ജൂലൈ 2018 


കോളോണ്‍ 
ആര്‍ച്ചുബിഷപ്‌ 
അത്യുന്നത കര്‍ദ്ദിനാള്‍ 
N eomm മരിയ വോള്‍കി തിരുമേനി 
| | മുഖ്യാതിഥി 


“> 
കാലം ശരിയെന്നുജ്തലിലിച്ച d» (ICQ 3 OT 
` 1 


pr 


©... പകരാന്‍ വില്വാഘവാസം 


ജൂലായ്‌ 2018 


കാഠാഹാളം 


വാല്യം 79 ലക്കം 7 


രക്ഷാധികാരി 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമീസ്‌ കാതോലിക്കാബാവ 


സഹരക്ഷാധികാരി 

ബിഷപ്പ്‌ സാമുവല്‍ mod ഐറേനിയോസ്‌ 
പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 

റൈറ്റ്‌ റവ. ജെയിംസ്‌ പാറവിള 

കോര്‍ എപ്പിസ്‌കോപ്പാ 
എഡിറ്റര്‍ 

റവ. ഫാ. ഷീന്‍ പാലക്കുഴി 
ചീഫ്‌ എഡിറ്റര്‍ 

റവ. ഫാ. ബോവസ്‌ മാത്യു 

ഫോണ്‍: 9447661943 

bovasmathew @ gmail.com 


പ്രതാധിപ സമിതി 
റവ. ഡോ, ജോണ്‍ പടിപ്പുരക്കല്‍ 
റവ. ഫാ ജോസഫ്‌ വള്ളിയാട്ട്‌ 
റവ. ഫാ. ജോസഫ്‌ പൂവത്തും തറയില്‍ 
റവ. ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ 
റവ. ഫാ. വര്‍ഗീസ്‌ വിനയാനന്‌ ഒ.ഐ.സി 
ഡോ. കെ. വി. തോമസ്കുട്ടി 
റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 
റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി. എം. 
ഡോ. ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌ 
ശ്രീ. രാജു മാത്യു 
ഉപദേശക സമിതി 
ശ്രീ. ജേക്കബ്‌ പുന്നുസ്‌ 
റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
റവ, ഫാ. തോമസ്‌ കയ്യാലക്കല്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
ശ്രീ. ബോബി എബ്രഹാം 
സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ 
9446703056 
മാര്‍ക്കറ്റിംഗ്‌ & അഡ്വര്‍ടൈസ്മെ് 
റവ. ഫാ. ആന്റണി മരിയഭവന്‍ 
കവര്‍ & ലേഓട്ട്‌ 
Fingraph - 9387811920 
fingraphtvm @ gmail.com 
ഫോദ്ദോഗ്രാഫ്‌സ്‌ 
തോമസ്‌ മാത്യു നെല്ലുവേലില്‍ 
പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം 
വിലാസം 
ക്രൈസ്തവ കാഹളം 
സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, പട്ടം, 
തിരുവനന്തപുരം-4 
Email:christavakahalam @ gmail.com 


എഡിറ്റോറിയല്‍ 4 


കവ൪ സ്റ്റോറി 


മലങ്കരസഭയുടെ ചരിത്രത്തെ 
നയിച്ച മഹാരഥന്‍ 
ഫാ. ചെറിയാന്‍ താഴമണ്‍ 


5 പിതൃമൊഴി 


എം.സി.വൈ.എം പ്രസ്ഥാനത്തെ 


വളര്‍ത്തിയ തീര്‍ത്ഥാടന പുണ്യപദയാത്ര 


ഫാ. സെബാസ്റ്റ്യന്‍ ജോണ്‍ കിഴക്കേതില്‍ 


14 


വര്‍ത്തമാന വിദ്യാഭ്യാസവും 
വിദ്യാഭ്യാസത്തിന്റെ വര്‍ത്തമാനവും 


ഡോ. തോമസുകുട്ടി കെ.വി 


18 


ജീവിത രേഖയുടെ നിര്‍മ്മിതി 
ഡോ. ഷേര്‍ളി NASS 


22 


പൊതു മേഖല ശാക്തീകരണം 


വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുന്നുണ്ടോ? 


ഡോ. മേരി റജീന 


24 


ഭീകരതയോട്‌ സന്ധിചെയ്താല്‍ 


ബോബി ഏ്രഹാം 


27 


യാക്കോബിന്റെ വഴി: തീര്‍ത്ഥാടനക്കുറിപ്പുകള്‍ (6) 30 


ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


“വെളിവുനിറഞ്ഞോരീശോ...”യും 
കുര്‍ബാനയും പഠനവും ധ്യാനവും 


റവ. ഡോ. കുര്യന്‍ വാലുപറമ്പില്‍ 


34 


ഗലീലിയോയെ കത്തോലിക്കാ സഭ 
പീഡിപ്പിച്ചിട്ടില്ല...തീ കൊളുത്തി കൊന്നിട്ടില്ല 


റവ. ഫാ. നോബിള്‍ തോമസ്‌ പാറക്കല്‍ 


54 


bovasmathew @ gmail.com 
9447661943 


ലെ 2018 
6: 


കാലം ശരിയെന്നു തെളിയിച്ച 
കര്‍മ്മയോഗി 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്‌ 65 വര്‍ഷങ്ങള്‍ 
പിന്നിടുന്നു. തിരുമേനിയെ നേരിട്ട്‌ കണ്ടവരുടേയും കേട്ടവരുടേയും തലമുറയുടെ എണ്ണം 
കുറഞ്ഞുവരുന്നു. അങ്ങനെയുള്ളവര്‍ തിരുമേനിയെക്കുറിച്ച്‌ പറഞ്ഞിരുന്നതിന്റെ 
പതിന്‍മടങ്ങ്‌ ആവേശത്തിലും തീക്ഷണതയിലുമാണ്‌ പുതിയ തലമുറ പറയുന്നത്‌. 
എന്താണിതിന്റെ കാരണം. തലമുറകള്‍ക്ക്‌ ആവേശമായി, ആത്മീയ സ്രോതസ്സായി മാര്‍ 
ഈവാനിയോസ്‌ എന്ന മഹാരഥന്‍ ഇന്നും നമ്മുടെ ഹൃദയങ്ങളില്‍ ജ്വലിക്കുന്നു, 
ജീവിക്കുന്നു. ഈ കാലവും വര്‍ത്തമാന കാല സംഭവങ്ങളും തിരുമേനിയുടെ പ്രസക്തി 
വര്‍ദ്ധിപ്പിക്കുന്നു, നിലപാടുകള്‍ ശരിവെയ്ക്കുന്നു. 1930-ല്‍ മലങ്കര പുനരൈക്യ 
പ്രസ്ഥാനത്തിന്‌ ആരംഭം കുറിക്കുമ്പോള്‍ അഞ്ചുപേര്‍ മാത്രമെ ഉണ്ടായിരുന്നുള്ളു. 
എന്നാല്‍ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച്‌ ആലോചിക്കുമ്പോള്‍ തിരുമേനിയോടൊപ്പം 
കുറേയേറെ ആളുകള്‍ ഉണ്ടായിരുന്നു. ഇതിനിടയില്‍ കിട്ടിയ ഒരു കോടതി വിധി 
അനുകൂലമായപ്പോള്‍ ഒപ്പം നിന്നവര്‍ പിന്മാറി. മുന്നിലുള്ള ദൈവകൃപയേക്കാള്‍ 
കോടതിവിധി കൊണ്ടുവരുന്ന ഭൌതീക നേട്ടങ്ങളുടെ കണക്കെടുപ്പു തുടങ്ങിയപ്പോള്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയോടൊപ്പം പോകാതിരിക്കുന്നതാണ്‌ നല്ലതെന്ന്‌ 
പലരും ചിന്തിച്ചു. മാര്‍ ഈവാനിയോസ്‌ തിരുമേനി ചെയ്തത്‌ ശരി ആയിരുന്നു എന്ന്‌ 
ചിന്തിച്ചവര്‍ കുറവായിരുന്നു. ഇന്നും പലര്‍ക്കും കോടതിവിധികള്‍ അനുകൂലമായി 
വരുന്നുണ്ട്‌. പലരും വിധിവാചകങ്ങളുടെ പിന്‍ബലത്തില്‍ ഒരു മലര്‍പ്പൊടിക്കാരനെപ്പോലെ 
വലിയ കണക്കുകൂട്ടലുകളിലാണ്‌. മനക്കണക്കുകള്‍ക്കപ്പുറം ആര്‍ക്കു ഒന്നും സ്വന്തമായില്ല. 
സമാധാനം കൊണ്ടുവന്നതുമില്ല. ഈ തിരിച്ചറിവാണ്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയെ 
സാര്‍വ്ൃത്രിക സഭാ കൂട്ടായ്മയിലേക്ക്‌ ചേര്‍ത്തത്‌. മലങ്കരയിലെ സഭ എന്തിനുവേണ്ടി കൂനന്‍ 
കുരിശിലെ ആലാത്തുകളില്‍ തുങ്ങിയോ അതെല്ലാം എര്രയോ ഇരട്ടിയായി മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ കരഗതമായിരിക്കുന്നു. അന്ത്യോക്യന്‍ സുറിയാനി 
ആരാധന്രകമം അതിന്റെ തനിമയില്‍ അനേകം ഭാഷകളില്‍ ഈ സഭയില്‍ 
അര്‍പ്പിക്കപ്പെടുന്നു. പൂര്‍ണ്ണ സ്വയാധികാരമുള്ള ഒരു വ്യക്തിഗത സഭയായി അത്‌ 
ഉയര്‍ത്തപ്പെട്ടിരിക്കുന്നു. ഭാരതമാകെ സുവിശേഷം പ്രസംഗിക്കുവാന്‍ നൈയാമികമായി 
അധികാരം ലഭിച്ചിരിക്കുന്നു. സഭാ തലവനെ വിശുദ്ധ പത്രോസിന്റെ പിന്‍ഗാമിയെ 
തെരഞ്ഞെടുക്കാനുള്ള കര്‍ദ്ദിനാള്‍ സമിതിയില്‍ ചേര്‍ത്തിരിക്കുന്നു. സാര്‍വത്രിക 
സഭാകൂട്ടായ്മയില്‍ നിന്നുകൊണ്ട്‌ ഇതെല്ലാം സംലഭ്യമായത്‌ മലങ്കരയിലെ സുറിയാനി 
കത്തോലിക്കാ സഭയ്ക്കുമാശ്രം. മാര്‍ ഈവാനിയോസ്‌ എന്ന കര്‍മ്മയോഗി എടുത്ത 
ഏറ്റവും ശരിയായ ചില തീരുമാനങ്ങളുടെ അനന്തര ഫലമാണിത്‌. ഈ പുണ്യ പിതാവിനെ 
നമുക്കു നല്‍കിയ ദൈവത്തിനു നന്ദി പറയാം. ഓര്‍മ്മപ്പെരുന്നാള്‍ നമുക്കെല്ലാവര്‍ക്കും 


അനുഗധ്രഹമാകട്ടെ. 
des 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍, 


ഏല്ലായിടത്തേക്കും പടരുന്ന 
മലമുകളിലെ വെളിച്ചം 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ 65-00 ഓര്‍മ്മപ്പെരുന്നാള്‍ സമാഗത 
മാകുന്നു. ഈ പുണ്യ ജീവിതത്തെ അടുത്തറിയാനും പിന്‍ചെല്ലാനും മലങ്കരയുടെ മക്കള്‍ 
നോമ്പുനോക്കി പ്രാര്‍ത്ഥിക്കുന്ന പുണ്യ കാലം. മലങ്കരയിലെ വിഭജനത്തിന്റെ 
മുറിവുണക്കാന്‍, നൂറ്റാണ്ടുകളുടെ വിഭജനത്തിന്റെ മതില്‍ക്കെട്ടുകള്‍ തകര്‍ക്കാന്‍ ദൈവം 
തെരഞ്ഞെടുത്തു നിയോഗിച്ച പുണ്യപുരുഷനായിരുന്നു മാര്‍ ഈവാനിയോസ്‌ തിരുമേനി. 
താന്‍ ജനിച്ചു വളര്‍ന്ന സമുദായത്തെ ദൈവോന്മുഖമാക്കി ആത്മീയതയുടെ അടിത്തറയില്‍ 
ബലപ്പെടുത്തി മുന്നോട്ടുപോകുവാന്‍ ആഗ്രഹിച്ച തിരുമേനി, ദൈവത്തില്‍ ആശ്രയിച്ച്‌ ആ 
ദൌത്യം പൂര്‍ത്തിയാക്കി. മലങ്കരയിലെ കാതോലിക്കേറ്റ്‌ സ്ഥാപനത്തിലും ബഥനിയുടെ 
സ്ഥാപനത്തിലും മലങ്കര പുനരൈക്യ (പസ്ഥാനത്തിന്റെ സ്ഥാപനത്തിലും മലങ്കര 
സുറിയാനി കത്തോലിക്കാ ഹൈരാര്‍ക്കി സ്ഥാപനത്തിലും മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയുടെ ആഴമായ ദൈവാശ്രയ ബോധമാണ്‌ നാം കാണുന്നത്‌. കൂനന്‍കുരിശു 
സതൃത്തിനുശേഷം മലങ്കരയിലുണ്ടായ വിഭജനത്തെ തുടര്‍ന്ന്‌ രൂപപ്പെട്ട മുറിവുകള്‍ 
പരിഹരിക്കുവാന്‍ മൂന്ന്‌ നൂറ്റാണ്ടുകളായി നടന്ന പരിശ്രമത്തിനാണ്‌ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനിയിലൂടെ ദൈവം പരിഹാരം കണ്ടത്‌. ഈ സഭയുടെ സ്വയംഭരണാവകാശവും 
ഉള്‍ഭരണ സ്വാതന്ത്ര്യവും ഭാരതം മുഴുവനും സുവിശേഷം (ഗപസംഗിക്കുവാനുള്ള 
അധികാരവും എന്നും മലങ്കര സഭയുടെ സ്വപ്നമായിരുന്നു. ഐക്യം പുനസ്ഥാപി 
ക്കുവാനുള്ള പരിശ്രമങ്ങളെല്ലാം പകുതിവഴിയില്‍ ഉപേക്ഷിക്കേണ്ടി വന്നത്‌ ഈ സ്വപ്നങ്ങള്‍ 
യാഥാര്‍ത്ഥ്യമാകില്ല എന്ന്‌ കണ്ടതുകൊണ്ടാണ്‌. 1930-ല്‍ മാര്‍ ഈവാനിയോസ്‌ 
മെത്രാപ്പോലീത്താ റോമിലെ തിരുസിംഹാസനവുമായി നടത്തിയ എഴുത്തുകുത്തുകളില്‍, 
ചില കാര്യങ്ങളില്‍ തിരുസിംഹാസനത്തില്‍ നിന്ന്‌ അനുകൂലമായ നടപടികള്‍ ഉണ്ടായി. 
അതേത്തുടര്‍ന്ന്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനി തന്റെ ബോധ്യങ്ങളും വിശ്വാസവും 
അനുസരിച്ച്‌ മുന്നോട്ടുപോയി. വട്ടിപ്പണക്കേസിന്റെ വിധി അനുകൂലമായപ്പോള്‍ 
ഒപ്പമായിരുന്നവര്‍ പിന്മാറി. അപ്പോഴും ലോകബന്ധങ്ങള്‍ നല്‍കുന്ന സ്ഥാനങ്ങളേയും 
സൌകര്യങ്ങളേയും കര്‍ത്താവിനോടുള്ള ആഴമായ പ്രത്യാശയില്‍ വേണ്ടെന്നു വച്ച്‌ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനി സാര്‍വ്രതിക സഭയുമായി പുനരൈക്യപ്പെട്ടു. നൂറ്റാണ്ടുകളായി 
വിഭജിതമായിരുന്ന ഒരു സഭാസമൂഹത്തില്‍ ഐക്യത്തിന്റെ വിത്തുകള്‍ പാകി. 1930-ല്‍ അഞ്ച്‌ 
ആളുകളുമായി ആരംഭിച്ച മലങ്കര പുനരൈക്യ പ്രസ്ഥാനം സാര്‍വൃത്ിക സഭാഗാത്രത്തിലെ 


ജൂലെ 2018 ~~ 


ഒരു വ്യക്തിഗതസഭയായി രൂപപ്പെട്ടതും വളര്‍ന്നതും 2005-ല്‍ പാത്രിയാര്‍ക്കിസിന്‌ 
തുല്യമായ അധികാരങ്ങളോടുകൂടിയ മേജര്‍ ആര്‍ച്ചു ബിഷപ്‌-കാതോലിക്കോസ്‌ 
തലവനായിട്ടുള്ളതും സുന്നഹദോസ്‌ സംവിധാനമുള്ളതുമായ ഒരു സ്വയാധികാര സഭയായി 
രൂപപ്പെട്ടതും സഭാതലവന്‍ വിശുദ്ധ പത്രോസിന്റെ പിന്‍ഗാമിയെ തെരഞ്ഞെടുക്കുന്ന 
കര്‍ദ്ദിനാള്‍ സംഘത്തില്‍ അംഗമായതുമെല്ലാം നാം കണ്ട ചരിത്രമാണ്‌. 


ദൈവം മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയേയും, തിരുമേനിയുടെ പ്രസ്ഥാനത്തേയും 
കൈവിട്ടില്ല. ഒരു വ്യക്തിയുടെ വിശുദ്ധിയുടെ അളവുകോലാണ്‌ ദൈവം ആ വ്യക്തിയെ 
എടുത്തുപയോഗിക്കുന്നത്‌. എളിയവരില്‍ എളിയവരായ മനുഷ്യരെ അസാധ്യകാര്യ 
ങ്ങള്‍ക്കായി എടുത്തുപയോഗിക്കുന്ന ദൈവം മലങ്കരയിലെ അതിപുരാതനമായ സഭാ 
സമൂഹത്തെ തന്റെ സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാന്‍ നിയോഗിച്ചു. കേരളത്തിന്റെ 
അതിര്‍ത്തികള്‍ക്കപ്പുറത്തേക്ക്‌ ഒരു സഭാ സമൂഹത്തെ ദൈവം അത്ഭുതകരമായ 
വഴികളിലൂടെ മുന്നോട്ടു കൊണ്ടുപോയി. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ 
കുഗ്രാമങ്ങളില്‍ പോലും തദ്ദേശിയ ഭാഷയില്‍ ആരാധന നടത്തുന്ന അനേകം മലങ്കര 
സുറിയാനി കത്തോലിക്കാ സഭാ സമൂഹങ്ങള്‍ രൂപപ്പെട്ടിരിക്കുന്നു. സഭയിലൂടെ സാമൂഹിക 
ശുശ്രൂഷകള്‍ ക്രമീകരിക്കപ്പെടുന്നു. 


മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ വിശുദ്ധിയുടെ നിദാനം ഈ നേര്‍ക്കാഴ്ചകള്‍ 
തന്നെയാണ്‌. തിരുമേനി തുടക്കമിട്ടതിനെയെല്ലാം കൈകളിലേറ്റി ദൈവം നെഞ്ചോടു 
ചേര്‍ത്ത്‌ അനുദിനം മുന്നോട്ടുകൊണ്ടുപോകുന്നു. ഫലത്തില്‍ നിന്ന്‌ വൃക്ഷത്തെ 
തിരിച്ചറിയാന്‍ കര്‍ത്താവ്‌ നമ്മെ പഠിപ്പിച്ചതുപോലെ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയില്‍ 
നിന്ന്‌ നമുക്ക്‌ ലഭിച്ചതെല്ലാം വൃക്ഷത്തിന്റെ വിശുദ്ധി വെളിവാക്കുന്ന സംശുദ്ധ 
ഫലങ്ങളായിരുന്നു. നമുക്ക്‌ തായ്ത്തടിയോട്‌ ചേര്‍ന്ന്‌ നില്‍ക്കാം. 


njerngns Denon], n 
MEL MM 
e. RAMA SER ON 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


THN ജുലൈ 2018 
MOIAOSE 


കവര്‍ സ്റ്റോറി 


മലങ്കരസഭയുടെ ചരിത്രത്തെ 
നയിച്ച മഹാരഥന്‍ 


മോണ്‍. ചെറിയാന്‍ താഴമണ്‍ 


ചീഫ്‌ വികാരി ജനറല്‍, തിരുവല്ല അതിഭ്രദാസനം 


ആമുഖം 

ഭാഗ്യസ്മരണാർഹനായ ദൈവദാസന്‍ ആര്‍ച്ച്ബിഷപ്പ്‌ 
മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്ത മലങ്കര സഭയുടെ 
ആധുനിക ചരിത്രഗതിയെ നയിച്ചിരുന്ന ചരിത്രപുരുഷനായി 
രുന്നു. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഭിന്നതയും മാത്സ 
ര്യവും നിമിത്തം ക്ഷയോന്മുഖമായിരുന്ന പുത്തന്‍കൂര്‍ സമു 
ദായത്തിന്റെ പുനരുദ്ധാരണത്തിനും ശാക്തീകരണത്തിനും 
ദൈവാത്മാവിനാല്‍ പ്രചോദിതനായി അദ്ദേഹം എടുത്ത നില 
പാടുകളും മുന്നോട്ടുവച്ച ആശയങ്ങളും ചെയ്തകാര്യങ്ങളും 
ശരിയായിരുന്നു. എന്ന്‌ മാത്രമല്ല, അതായിരുന്നു ശരി എന്ന്‌ 
ചരിത്രം സാക്ഷിക്കുന്നു. മലങ്കരയിലെ പൌരസ്ത്യ കാതോ 
ലിക്കാ സിംഹാസന പുനഃസ്ഥാപനം, ബഥനി സന്യാസ 
പ്രസ്ഥാനങ്ങളുടെയും ബഥനി പള്ളികളുടെയും തുടക്കം, ചരി 
ര്രപ്രസിദ്ധമായ മലങ്കര പുനഃരൈക്യം, മലങ്കര സുറിയാനി 
കത്തോലിക്കാ ഹയരാര്‍ക്കി സ്ഥാപനം തുടങ്ങിയ മലങ്കര 
സഭാചരിത്രത്തിലെ അതിപ്രധാനമായ സംഭവങ്ങളുടെയെല്ലാം 
മുഖ്യ സൂത്രധാരകനും ശക്തിഹേതുവും മാര്‍ ഈവാനി 
യോസ്‌ മെത്രാപ്പോലീത്താ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ദര്‍ശ 
നങ്ങളും നേതൃത്വവും പ്രവൃത്തികളും എപ്രകാരമാണ്‌ മല 
BO സഭയുടെ ആധുനികകാല ചരിത്രത്തെ സ്വാധീനിച്ചതെന്ന 
പരിശോധനയ്ക്കുള്ള ഒരു എളിയ ശ്രമമാണ്‌ ഈ ലേഖനം. 


ജുലൈ 2018 പാള 


1 


സറേറാറ 


LU] 


© 
c 
$ 


പശ്ചാത്തലവിവരണം 


മാര്‍ത്തോമ്മാ ശ്ലീഹായില്‍ നിന്നും ക്രൈസ്തവ വിശ്വാസം 
സ്വീകരിച്ച കേരളത്തിലെ ആദിമ സഭ ഏക വിശ്വാസവും ഏക 
ആരാധനാരിതിയും സ്വന്തമാക്കിയിരുന്നു. എന്നാല്‍ പതിനാറാം 
നൂറ്റാണ്ടില്‍ അവര്‍ രണ്ട്‌ ക്രൈസ്തവ സമൂഹങ്ങളായി വിഭ 
ജിക്കപ്പെടുകയും ഒരു കൂട്ടര്‍ ലത്തീന്‍ (പോര്‍ട്ടുഗീസ്‌) സഭാ 
ധികാരികള്‍ക്ക്‌ വിധേയമാവുകയും മറുകൂട്ടര്‍ അതിനു വിസ 
മ്മതിക്കുകയും ചെയ്തു. ഇപ്രകാരം കീഴ്പ്പെടുവാന്‍ വിസ 
മ്മതിച്ചവര്‍ തങ്ങളുടെ അനിശ്ചിതാവസ്ഥ തുടരാതെ സാധു 
വായ കൈവയ്പ്പ്‌ തേടി അന്ത്യോക്യാ യാക്കോബായ പാത്രി 
യര്‍ക്കീസിനോട കൂട്ടായ്മ പുലര്‍ത്തുന്ന ഒരു സ്വതന്ത്ര സഭ 
യായി പരിണമിക്കുകയും ചെയ്തു. ഈ വിഭാഗത്തെയാണ്‌ 
മലങ്കരസഭ എന്ന സംജ്ഞകൊണ്ട്‌ വിവക്ഷിക്കുന്നത്‌. ലത്തീന്‍ 
(പോര്‍ട്ടുഗീസ്‌) സഭാധികാരികള്‍ക്ക്‌ വിധേയപ്പെടുവാന്‍ വിസ 
മ്മതിക്കുകവഴി സാര്‍വ്വ്രതിക സഭാകൂട്ടായ്മയും അപ്പസ്തോല 
സംഘത്തിന്റെ തലവനായ വിശുദ്ധ പത്രോസിന്റെ പിന്‍ഗാമി 
യായ റോമാ മാര്‍പ്പാപ്പായുമായുള്ള സംസ്സൂര്‍ഗ്ഗവും നഷ്ടമായ 
മലങ്കര സഭ അവ വീണ്ടെടുത്ത്‌ പൂര്‍വൃസ്ഥിതിപ്രാപിക്കുവാ 
നുള്ള ആദ്യകാലശ്രമങ്ങള്‍ പരാജയപ്പെട്ടതുമൂലമുണ്ടായ അനി 
ശ്ചിതത്വത്തിനു പരിഹാരം തേടിയ (്രകിയയിലാണ്‌ 
അന്ത്യോക്യാ യാക്കോബാ പാത്രിയര്‍ക്കീസുമായുള്ള കൂട്ടാ 
യ്മയില്‍ എത്തിപ്പെട്ടത്‌. തുടര്‍ന്നും മലങ്കര സഭ റോമ്മാ മാർപ്പാ 
പ്ായുമായുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാന്‍ നിരന്തരം ശ്രമി 
ച്ചുകൊണ്ടാണിരുന്നത്‌. അനേക പരിശ്രമങ്ങള്‍ പലവിധകാര 
ണങ്ങളാല്‍ പരാജയപ്പെട്ടു എങ്കിലും 1926 ല്‍ മലങ്കര ഓര്‍ത്താ 
ഡോക്സ്‌ സുറിയാനി സഭയിലെ കാതോലിക്കാ ബാവായു 
ടേയും വട്ടശ്ശേരില്‍ തിരുമേനിയുടെയും മറ്റ്‌ മെത്രാപ്പോലീത്താ 
മാരുടെയും കൂട്ടായ തീരുമാനപ്രകാരം ബഥനിയുടെ മാര്‍ 
ഈവാനിയോസ്‌ മെത്രാപ്പോലീത്താ നടത്തിയ പരിശ്രമങ്ങള്‍ 
1930 സെപ്റ്റംബര്‍ 20 ന്‌ വിജയമണിഞ്ഞു. അതാണ്‌ ചരിത്ര 
പ്രസിദ്ധമായ മലങ്കര പുനഃരൈക്യം. അതിലൂടെ രൂപപ്പെട്ട 
സാര്‍വൃത്രിക സഭാകൂട്ടായ്മയില്‍ നവാഗതയായ വ്യക്തിഗത 
സഭയാണ്‌ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ. 1653 ല്‍ 
നഷ്ടപ്പെട്ട MIYO സഭാസംസര്‍ഗ്ഗം വീണ്ടെടുക്കുവാന്‍ 
ഒന്നാം മാര്‍ത്തോമ്മാ മുതല്‍ അനേകര്‍ നടത്തിയ പരിശ്രമ 
ങ്ങള്‍ അവസാനം 1930 ല്‍ മാര്‍ ഈവാനിയോസിലൂടെ സഫ 
ലമായി. 


ഏകമായിരുന്ന കേരളത്തിലെ ആദിമസഭയില്‍ അധീശത്വം 
സ്ഥാപിക്കുവാനുള്ള ലത്തീന്‍ (പോര്‍ട്ടുഗീസ്‌) സഭാധികാരി 
കളുടെ അതിരുവിട്ട ആവേശം സഭയില്‍ വിഭജനത്തി 
നിടയാക്കിയെന്നും ഭിന്നിച്ച സമൂഹം അന്ത്യോക്യാ യാക്കോ 
ബായ പാത്രിയര്‍ക്കീസിനോട്‌ കൂട്ടായ്മ പുലര്‍ത്തുന്ന സഭ 
യായി രൂപാന്തരപ്പെട്ടെന്നും നാം കണ്ടു. സംസര്‍ഗ്ഗത്തിനും 
കൂട്ടായ്മയ്ക്കുമപ്പുറം അന്ത്യോകൃ പാര്രിയര്‍ക്കീസിന്റെ 
അധീശത്ത്വം മലങ്കര സഭ ഒരിക്കലും ആവശ്യപ്പെടുകയോ 
അംഗീകരിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാല്‍ പ്രോട്ടസ്റ്റന്റ്‌ 
മിഷനറിമാരുടെ അധീശത്വത്തെ അതിജീവിക്കുവാനും പാല 
ക്കുന്നത്ത്‌ മാത്യൂസ്‌ മാര്‍ അത്തനാസിയോസിന്റെ അവകാശ 
വാദങ്ങളെ ഖണ്ഡിക്കുവാനുമുള്ള ആവേശത്തില്‍ താത്വിക 
മായി ആഗ്രഹിക്കാതെയാണെങ്കിലും പ്രായോഗികമായി 
അന്ത്യോക്യാ യാക്കോബായ പാത്രയര്‍ക്കീസിന്റെ നുകത്തിന്‍ 


50320021 2018 


കീഴില്‍ മലങ്കര സഭ ചെന്നുപെട്ടു. ലഭ്യമായ അവസരങ്ങള്‍ 
മുതലാക്കി അന്ത്യോക്യാ പാത്രിയര്‍ക്കീസും മലങ്കരയില്‍ അധി 
കാരം ഉറപ്പിക്കാന്‍ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അതുവഴി 
ഉണ്ടായ അസ്വസ്ഥതകളാണ്‌ മലങ്കര സഭയെ ഒഴിയാബാധ 
പ്പോലെ ആവാഹിച്ചിരിക്കുന്നത്‌. ലത്തീന്‍ (പോര്‍ട്ടുഗീസ്‌) ആധി 
പത്യം അംഗീകരിക്കാന്‍ വിസമ്മതിച്ചതുമൂലം ആഗ്രഹിക്കാതെ 
എങ്കിലും സാര്‍വ്വത്രിക സഭാ സംസര്‍ഗ്ഗവും പത്രോസിന്റെ 
പിന്‍ഗാമിയായ റോമ്മാ മാര്‍പ്പാപ്പായുമായുള്ള കൂട്ടായ്മയും 
നഷ്ടപ്പെട്ട മലങ്കര സമൂഹം വീണ്ടും ആഗ്രഹിക്കാതെതന്നെ 
അന്ത്യോക്യാ യാക്കോബായ പാത്രിയര്‍ക്കീസിന്റെ അധീശ്വ 
ത്തത്തിന്‍ കീഴില്‍ ചെന്നുപെട്ടു. ഇതുമൂലം ശാന്തമായ 
നദിപോലെ സ്വഛമായി ഒഴുകിക്കൊണ്ടിരുന്ന മലങ്കരയിലെ 
ക്രൈസ്തവസഭയില്‍ നിലയ്ക്കാത്ത പ്രവാഹങ്ങളും കോളി 
ളക്കങ്ങളും കൊടുങ്കാറ്റും നൂറ്റാണ്ടുകളായി തുടര്‍ന്ന പശ്ചാ 
ത്തലത്തില്‍ ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോ 
ലീത്തായിലൂടെ ദൈവാത്മാവ്‌ നടത്തിയ ചില ഇടപെടലുക 
ളാണ്‌ ഇവിടെ വിചിന്തന വിധേയമാക്കപ്പെടുന്നത്‌. 


മലങ്കരയില്‍ പൌരസ്ത്യ കാതോലിക്കേറ്റ്‌ സ്ഥാപനം. 


കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായ ഭിന്ന 
തയും അതിനെ തുടര്‍ന്ന്‌ ലത്തീന്‍ (പോര്‍ട്ടുഗിസ്‌) അധികാ 
രത്തെ അംഗീകരിക്കാന്‍ വിസമ്മതിച്ച വിഭാഗം അംഗീകൃത 
കൈവയ്പ്പിന്നായി ഗദ്യന്തരമില്ലാതെ അന്ത്യോക്യാ യാക്കോ 
ബായ പാത്രിയര്‍ക്കീസിന്റെ സംസര്‍ഗ്ഗത്തിലെത്തിപ്പെട്ടതും 
പാത്രയര്‍ക്കീസിന്‌ ആത്മീയ അധികാരം അംഗീകരിച്ചുകൊ 
ടുത്ത മലങ്കര സഭയില്‍ ഭാതിക അധികാരത്തിനായി അദ്ദേഹം 
ശ്രമിച്ചതും മലങ്കര സഭ അതിനെ പ്രതിരോധിക്കാന്‍ ശക്തി 


യുക്തം ശ്രമിക്കുന്നതും നാം നേരത്തെ കണ്ടിരുന്നു. 
അന്ത്യോക്യാ യാക്കോബായ പാത്രിയര്‍ക്കീസിന്റെ മേല്‍ക്കോ 
യ്മയില്‍ നിന്ന്‌ മോചനം നേടേണ്ടത്‌ മലങ്കര സഭയുടെ നില 
നില്പിനും വളര്‍ച്ചയ്ക്കും അനിവാര്യമാണന്ന്‌ തിരിച്ചറിഞ്ഞ 
പണിക്കരുവീട്ടില്‍ ഫാ. പി.റ്റി. ഗീവര്‍ഗീസ്‌ (മാര്‍ ഈവാനി 
യോസ്‌ മെത്രാപ്പോലീത്ത) വട്ടശ്ശേരില്‍ മാര്‍ ദിവന്നാസിയോസ്‌ 
മെത്രാപ്പോലീത്തായെയും സഭാ മാനേജിംഗ്‌ കമ്മറ്റിയെയും 
മലങ്കര അസോസിയേഷനെയും മറ്റ്‌ സഭാ നേതൃത്വത്തെയും 
ഇത്‌ ബോദ്ധ്യപ്പെടുത്തുകയും മോചനത്തിനുള്ള മാര്‍ഗ്ഗം 
കണ്ടെത്തി അവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. തിഗ്രീ 
സിലെ അന്യംനിന്നുപോയ കാതോലിക്കാ സിഹാസനം മല 
കരയിലേയ്ക്ക്‌ മാറ്റി സ്ഥാപിക്കുകയും മലങ്കരയില്‍ ഒരു 
കതോലിക്കായെ വാഴിക്കുകയും ചെയ്യുക എന്നതായിരുന്നു 
അദ്ദേഹം കണ്ടെത്തിയ മാര്‍ഗ്ഗം. അതിനുള്ള വഴിയും അദ്ദേഹം 
സഭാധികാരികളുടെ മുന്‍പില്‍ അവതരിപ്പിച്ചു. തുര്‍ക്കി 
സര്‍ക്കാര്‍ അധികാരത്തില്‍നിന്ന്‌ പുറത്താക്കിയിരുന്ന അന്ത്യോ 
ക്യായിലെ യാക്കോബായ പാത്രിയര്‍ക്കീസ്‌ അബ്ദല്‍ മിശി 
ഹായെ മലങ്കരയില്‍ എത്തിച്ച്‌ കാതോലിക്കാ സിംഹാസന 
സ്ഥാപനവും കതോലിക്കാ വാഴ്ചയും നടത്തുക. കൊല്ലവര്‍ഷം 
1086 മിഥുന മാസത്തില്‍ (1911) എം. ഡി. സെമിനാരിയില്‍ 
കൂടിയ മാനേജിംഗ്‌ കമ്മറ്റി അബ്ദല്‍ മിശിഹായുമായി ബന്ധ 
പ്പെടുവാന്‍ തീരുമാനിക്കുകയും മേല്‍ നടപടികള്‍ക്കായി ഫാ. 
പി. റ്റി. ഗീവര്‍ഗീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഫാ. 
പി. റ്റി ഗീവര്‍ഗീസാണ്‌ അബ്ദല്‍ മിശിഹായുമായി എഴുത്തു 
കുത്തുകള്‍ നടത്തി അദ്ദേഹത്തെ മലങ്കരയില്‍ എത്തിച്ചതെന്ന്‌ 
1094 കന്നിമാസം നാലാം തീയതി (1918 സെപ്റ്റംബര്‍ 20) വട്ടി 
പ്പണക്കേസില്‍ വട്ടശ്ശേരില്‍ മാര്‍ ദിവന്നാസിയോസ്‌ തിരുമേനി 
കൊടുത്ത മൊഴിയില്‍ വ്യക്തമാക്കുന്നുണ്ട്‌. (ഇസഡ്‌. എം. 
പാറേട്ട്‌. വട്ടശ്ശേരില്‍ മാര്‍ ദിവന്നാസിയോസ്‌, എം. ഓ. സി പബ്ജി 
ക്കേഷന്‍സ്‌, 2013 . പേജ്‌. 300- 303). ശതാബ്ദികൊണ്ടാ 
ടുന്ന കാതോലിക്കേറ്റിന്റെ കാലിക പ്രാധാന്യം എന്ന ഗ്രന്ഥ 
ത്തിന്റെ 14-00 പുറത്ത്‌ കാതോലിക്കേറ്റിന്റെ പിന്നില്‍ നിന്നവര്‍ 
എന്ന തലക്കെട്ടിനടിയിലും ഫാ. പി. റ്റി. ഗീവര്‍ഗീസിന്റെ (ആര്‍ച്ച്‌ 
ബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ ) ചിത്രവും പേരും നല്‍കിയിട്ടു 
ള്ളതും ശ്രദ്ധേയമാണ്‌. 


ഒരു കാതോലിക്കായുടെ കീഴില്‍ ഒരു സ്വയംഭരണസഭ 
യായിത്തീരുകയാണ്‌ മലങ്കര സഭയില്‍ സമാധാനം സ്ഥാപി 
ക്കുവാനുള്ള പ്രഥമ പടി എന്നുള്ള മാര്‍ ഈവാനിയോസ്‌ മെത്രാ 
പ്പോലീത്തായുടെ ബോദ്ധ്യമാണ്‌ മലങ്കരയില്‍ പൌരസ്ത്യ 
കാതോലിക്കേറ്റിന്റെ സ്ഥാപനത്തിന്‌ വഴിതെളിച്ചത്‌. 
അന്ത്യോക്യാ യാക്കോബായ പാത്രിയര്‍ക്കാസിംഹാസനത്തില്‍ 
അന്ന്‌ നിലനിന്നിരുന്ന അവസ്ഥാവിശേഷം പ്രയോജനപ്പെ 
ടുത്തി സര്‍ക്കാര്‍ അധികാരഭൃഷ്നാക്കിയിരുന്ന അബ്ദല്‍ മിശി 
ഹാപാത്രിയര്‍ക്കീസിനെ മലങ്കരയില്‍ എത്തിച്ച്‌ കാതോലിക്കാ 
വാഴ്ച നടത്തുക എന്ന അതിസാഹസികമായ കാര്യമാണ്‌ മാര്‍ 
ഈവാനിയോസ്‌ മെത്രാപ്പോലീത്ത നിര്‍വ്വഹിച്ചത്‌. മറ്റ്‌ പലരും 
അറച്ചുനിന്നിട്ടും പാത്രിയര്‍ക്കീസിനെ മലങ്കരയില്‍ എത്തിച്ചതും 
മലങ്കരയില്‍ എത്തിക്കഴിഞ്ഞിട്ട്‌ ഭയപ്പെട്ട പാത്രിയര്‍ക്കീസ്‌ 
കാതോലിക്കാ വാഴ്ചയില്‍ നിന്ന്‌ പിന്മാറാന്‍ പോയപ്പോള്‍ 
നേരില്‍കണ്ട്‌ ധൈര്യപ്പെടുത്തി കാതോലിക്കാ വാഴ്ച നടത്തി 
ച്ചതും മാര്‍ ഈവാനിയോസ്‌ മ്മെതാപ്പോലീത്തായുടെ 
ധൈര്യവും സമയോചിതമായ ഇടപെടലുകളുമായിരുന്നു 


എന്നത്‌ ചരിത്രസത്യമാണ്‌. മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീ 
ത്തായുടെ കത്തിടപാടുകള്‍ ആയിരുന്നു അബ്ദല്‍ മിശിഹാ പാ 
ത്രിയര്‍ക്കീസിന്റെ മലങ്കരയിലേക്കുള്ള വരവിനും കാതോലിക്കാ 
വാഴ്ചക്കും ഇടയാക്കിയത്‌ എന്ന്‌ വട്ടശ്ശേരില്‍ മാര്‍ ദിവന്നാസി 
യോസ്‌ മെത്രാപ്പോലീത്താ കുന്നംകുളം കേസില്‍ 1091 ഇടവ 
മാസം 13-00 തീയതി നല്കിയ മൊഴിയിലും വ്യക്തമാക്കുന്നുണ്ട്‌. 


ചോദ്യം: അബ്ദല്‍ മിശിഹായെ മലങ്കരയിലേയ്ക്കു ക്ഷണി 
ച്ചതാരാണ? 


വട്ടശ്ശേരില്‍ തിരുമേനിയുടെ ഉത്തരം : അദ്ദേഹത്തിന്റെ 
ആഗ്രഹം മൂലവും, അദ്ദേഹത്തെ വരുത്തണമെന്ന്‌ മലങ്കര 
യിലെ അനേകരുടെ ആഗ്രഹം ഫാ. ഗീവര്‍ഗീസ്‌ (മാര്‍ ഈവാ 
നിയോസ്‌)അദ്ദേഹത്തെ അറിയിച്ചതുമൂലവും അദ്ദേഹം വരാ 
മെന്ന്‌ സമ്മതിച്ചിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന കാലത്ത്‌ മാര്‍ 
ഈവാനിയോസ്‌ മെത്രാനെ(മുറിമറ്റത്തില്‍ മാര്‍ ഈവാനിയോ 
സ്‌) കാതോലിക്കാ ആയി വാഴിക്കയുണ്ടായിട്ടുണ്ട്‌........ (ഇസഡ്‌. 
എം. പാറേട്ട്‌; വട്ടശ്ശേരില്‍ മാര്‍ ദിവന്നാസിയോസ്‌, പേജ്‌. 304) 
താന്‍ അബ്ദല്‍ മിശിഹായിക്ക്‌ കത്തയച്ചിട്ടില്ലന്ന്‌ വട്ടാശ്ശേരില്‍ 
തിരുമേനി കോടതിയില്‍ മൊഴിനല്‍കുന്നുണ്ട്‌ (പേജ്‌ 305). 
അബ്ദല്‍ മിശിഹായ്ക്ക്‌ കാതോലിക്കാ വാഴ്ചപ്രമാണിച്ച്‌ മല 
ങ്കരയില്‍ വരാന്‍വേണ്ടി കത്തിടപാടുകള്‍ നടത്തിയതായി മാര്‍ 
ഈവാനിയോസ്‌ മെത്രാപ്പോലീത്താ (ഫാ. പി.റ്റി. ഗീവര്‍ഗീസ്‌) 
തന്റെ ആത്മകഥയായ ഗിരിദീപത്തില്‍ സാക്ഷ്യപ്പെടുത്തിയി 
ട്ടുള്ളതായി ഇസഡ്‌. എം. പാറേട്ട്‌ തന്റെ ഗ്രന്ഥത്തില്‍ രേഖ 
പ്പെടുത്തിയിട്ടുണ്ട്‌ (പേജ്‌. 304- 305). ബോംബെയില്‍ എത്തിയ 
പാത്രയര്‍ക്കീസിനെ സ്വീകരിച്ച്‌ മലങ്കരയില്‍ എത്തിക്കുവാനിയി 
ഫാ. പി. റ്റി ഗീവര്‍ഗീസിനെയാണ്‌ വട്ടശ്ശേരില്‍ തിരുമേനി നിയോ 
ഗിച്ചത്‌ (ഇസഡ്‌. എം. പറേട്ട. പേജ്‌. 306) ഗിരിദീപത്തില്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനിയും ഇത്‌ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 
ബാവാതിരുമനസുകൊണ്ട്‌ കപ്പല്‍ വഴി കറാച്ചിയില്‍ എത്തി. 
അവിടെ നിന്നും തീവണ്ടി മാര്‍ഗ്ഗം ബോംബെയിലെത്തി. ഈ 
വിവരത്തിനു കമ്പി കിട്ടിയപ്പോള്‍ നാം മിസ്റ്റര്‍ എന്‍. ഐ. 
പോത്തനെയും കൂട്ടി ബോംബെയില്‍ ചെന്ന്‌ ബാവാതിരുമേ 
നിയെ ഇങ്ങോട്ട കൊണ്ടുപോന്നു (പേജ്‌ 33). പാത്രിയര്‍ക്കീസിന്റെ 
വരവ്‌ സംബന്ധിച്ച അറിയിപ്പ്‌ ഫാ. പി. റ്റി ഗീവര്‍ഗീസിനാണ്‌ (മാര്‍ 
ഈവാനിയോസ്‌) ലഭിച്ചത്‌ എന്നതില്‍ നിന്ന്‌ മനസ്സിലാക്കേണ്ടത്‌ 
അദ്ദേഹത്തിന്റെ മലങ്കര സന്ദര്‍ശനത്തിന്‌ വേണ്ട കത്തിടപാടുകള്‍ 
നടത്തിയതും ക്രമീകരണങ്ങള്‍ ചെയ്തതും നേതൃത്വം നല്കി 
യതും ഫാ. പി. റ്റി. ഗീവര്‍ഗീസ്‌ ആയിരുന്നു എന്നല്ലാതെ മറ്റെ 
ന്താണ്‌. 1087 ഇടവം 19-00 തീയതി (1912 ജൂണ്‍ 1) മലയാള മ 
നോരമ പത്രത്തില്‍ വന്ന ഒരു വാര്‍ത്തയിലൂടെയാണ്‌ അബ്ദല്‍ 
മിശിഹാ ഇന്ത്യയില്‍ എത്തിയ വിവരം പൊതുജനങ്ങള്‍ അറി 
ഞ്ഞത്‌. പ്രസ്തുത വാര്‍ത്ത ഇപ്രകാരമായിരുന്നു: നി. വ. ദി.മ. 
ശ്രീ മോറാന്‍ മോര്‍ ഇഗ്നാത്തിയോസ്‌ അബ്ദല്‍ മിശിഹാ സീനി 
യര്‍ പാത്രിയര്‍ക്കീസ്‌ ബാവാ അവര്‍കള്‍ മലങ്കരയ്ക്ക്‌ വരുന്ന 
വഴി ബ്രസായില്‍ നിന്നു കപ്പല്‍ കയറി ഇന്നലെ (വെള്ളിയാ 
ഴ്ച) ഇന്‍ഡ്യയുടെ വടക്കു പടിഞ്ഞാററ്റത്തുള്ള കറാച്ചി എന്ന 
തുറമുഖത്ത്‌ എത്തിയിട്ടുള്ളതായി എം. ഡി. സെമിനാരി 
പ്രിന്‍സിപ്പല്‍ ഫാ. പി. റ്റി. ഗീവര്‍ഗീസ്‌ എം. എ. അവര്‍കള്‍ക്ക്‌ 
കമ്പി വന്നിരിക്കുന്നതായി അറിയുന്നു. ഇദ്ദേഹത്തെ സ്വീകരിച്ചു 
കൊണ്ട്‌ വരുന്നതിനായി ഇവിടെ നിന്നും ഏതാനും ആളുകള്‍ 
ഉടനെ ബോബെയ്ക്ക്‌ പുറപ്പെടുകയും ചെയ്തു 


ജൂലെ 2018 7 50083 


1 


സറേറാറ 


v 


കവര്‍ 


1 


സറേറാറ 


uv 


ടട 
d 
$ 


UVO കാതോലിക്കാ സിംഹാസനത്തിന്റെ മലങ്കര 
യിലെ പുനഃസ്ഥാപനമാണ്‌ മലങ്കര ഓര്‍ത്തഡോക്സ്‌ സുറി 
യാനി സഭയുടെ സ്വയംഭരണാവകാശം വീണ്ടെടുത്തതും ഇന്നു 
കാണുന്ന വളര്‍ച്ചയ്ക്ക്‌ വഴിതെളിച്ചതും. കാതോലിക്കാ 
സിംഹാസന സ്ഥാപനത്തിന്റെ പിന്നില്‍ പ്രവര്‍ത്തിച്ച 
ബുദ്ധിയും പ്രേരണയും നേതൃത്വവും പണിക്കരുവീട്ടില്‍ ഫാ. 
പി. റ്റി. ഗീവര്‍ഗീസിന്റെതായിരുന്നു (മാര്‍ ഈവാനിയോസ്‌). 
അദ്ദേഹത്തിന്റെ നടപടി സത്യവും ന്യായവും യുക്തവും ആയി 
രുന്നു. ഇതിന്‌ മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി സഭ മറ്റ്‌ 
ആരെക്കാള്‍ അധികമായി മാര്‍ ഈവാനിയോസ്‌ (ഫാ. afl. gl 
ഗീവര്‍ഗീസ്‌ ) മെത്രാപ്പോലീത്തായോട്‌ കടപ്പെട്ടിരിക്കുന്നു. മല 
അരയില്‍ കാതോലിക്കാ സിംഹാസനം സ്ഥാപിക്കാന്‍ അന്ത്യോ 
ക്യായിലെ ഒരു പാത്രിയര്‍ക്കീസും സന്നദ്ധമായിരുന്നില്ല. അബ്ദ 
ള്ളായും അബ്ദല്‍ മിശിഹായും തമ്മിലുള്ള അധികാരമത്സരം 
ഇല്ലായിരുന്നെങ്കില്‍ അബ്ദല്‍മിശിഹായും തയ്യാറാകുമായി 
രുന്നോ എന്ന്‌ സംശയമാണ്‌. മാത്രമല്ല, മാര്‍ ഈവാനിയോസ്‌ 
മെത്രാപ്പോലീത്തായുടെ അവിശ്രമപരിശ്രമമില്ലായിരുന്നെ 
ങ്കില്‍ അബ്ദല്‍ മിശിഹാ ഇതിനു സന്നദ്ധനാകുകയോ കേര 
ളത്തില്‍ ആഗതനാകുകയോ ചെയ്യുമായിരുന്നില്ല. കാതോ 
ലിക്കാ വാഴ്ചയ്ക്ക്‌ നേരിട്ട വിഘ്നങ്ങളെ വിജയപൂര്‍വ്വം 
തരണം ചെയ്തതും മാര്‍ ഈവാനിയോസ്‌ തന്നെ. കാതോ 
ലിക്കേറ്റിനു നേരിടേണ്ടി വന്ന അഗ്നിപരീക്ഷകളെ അതിജീ 
വിക്കാന്‍ സഹായിച്ചതും ആ വിദുരവീക്ഷകന്റെ പ്രവര്‍ത്ത 
നങ്ങളായിരുന്നു.(ഇള. ഫാ. വര്‍ഗ്ഗീസ്‌ കിളിച്ചിമല, «coo 
ലിക്കാ സപ്തതിയും വിസ്മരിക്കപ്പെടുന്ന ഒരു നഗ്ന 
യാഥാര്‍ത്ഥ്യവും. 1982, പേജ്‌ 4) 


ബഥനിയുടെ സ്ഥാപനം 


മലങ്കരസഭയുടെ തനിമയും സ്വയംഭരണവും സംരക്ഷിച്ചു 
കൊണ്ടുള്ള നവീകരണവും ഭാരതസുവിശേഷിീക 
രണവുമായിരുന്നു മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്താ 
യുടെ പ്രത്യേക താല്പര്യം. മലങ്കരസഭയുടെ സ്വത്വവും സ്വയം 
ഭരണവും നിലനിര്‍ത്തുവാനായി പൌരസ്ത്യ കാതോലിക്ക 
സിംഹാസനം മലങ്കരയില്‍ സ്ഥാപിക്കുവാന്‍ അദ്ദേഹം നട 
ത്തിയ പരിശ്രമങ്ങള്‍ മുന്‍താളുകളില്‍ നാംകണ്ടു. എന്നാല്‍ 
കാതോലിക്കാസിംഹാസന സ്ഥാപനവും ശാശ്വത സമാധാനം 
മലങ്കരയില്‍ സ്ഥാപിക്കുവാന്‍ പര്യാപ്തമാകുന്നില്ല എന്നു 
കണ്ടതില്‍ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. ഈ അസ്വസ്ഥത 
അദ്ദേഹത്തെ നിരാശയിലേക്കും നിഷ്ക്രിയത്തത്തിലേക്കുമല്ല 
കൂടുതല്‍ ദൈവാശ്രയത്തിലേക്കും ആലോചനയിലേക്കും 
്രവര്‍ത്തനത്തിലേക്കുമാണ്‌ തിരിച്ചത്‌. ഈ പശ്ചാത്തലത്തി 
ലാണ്‌ അദ്ദേഹം സെറാംമ്പൂരിലേ ശുശ്രൂഷ ഏറ്റെടുത്ത്‌ മല 
കരയില്‍ നിന്ന്‌ മാറി നിന്നത്‌. ആ സമയത്തെല്ലാം അദ്ദേഹ 
ത്തിന്റെ ചിന്ത മലങ്കരസഭയുടെ നവീകരണത്തെക്കുറിച്ചാ 
യിരുന്നു. അധികാരഘടനകൊണ്ടു മാത്രം സഭയില്‍ 
സമാധാനം കൈവരില്ല അതിന്‌ അറിവും ആഴമായ ആദ്ധ്യാ 
ത്മികതകൂടിയും ആവശ്യമാണെന്നദ്ദേഹം തിരിച്ചറിഞ്ഞു. 
വൈദികരുടെയും അല്മായരുടെയും വിദ്യാഭ്യാസത്തിലൂടെ 
സഭയെ നവീകരിക്കുക, സഭയുടെ പ്രേഷിത പ്രവര്‍ത്തനം 
ഈര്‍ജ്ജിതമാക്കാന്‍ ഒരു മിഷനറി സമൂഹം ആരംഭിക്കുക 
തുടങ്ങിയ ചിന്തകള്‍ അദ്ദേഹത്തെ ആകര്‍ഷിച്ചു. എന്നാല്‍ ഇവ 
യെക്കാള്‍ ഉപരിയായി സമ്പൂര്‍ണ്ണ സമര്‍പ്പണത്തിലൂടെ യേശു 


ജൂലൈ 2018 


വില്‍ വിലയം പ്രാപിക്കാന്‍ കഴിയുന്ന സന്യാസമാണ്‌ സഭയ്ക്ക്‌ 
ഇന്നാവശ്യം എന്ന്‌ അദ്ദേഹം മനസ്സിലാക്കി. അതിന്റെ ഫല 
മായാണ്‌ 1913 മുതല്‍ 1919 വരെ സെറാംമ്പൂരില്‍ ആയിരുന്ന 
കാലത്ത്‌ അദ്ദേഹം ബഥനി സന്യാസ പ്രസ്ഥാനം ആരംഭിച്ച 
ത്‌. അദ്ദേഹത്തെ ബഥനിയുടെ ശില്പി എന്നാണ്‌ ഇസഡ്‌. എം. 
പാറേട്ട്‌ തന്റെ ഗ്രന്ഥത്തില്‍ വിശേഷിപ്പിക്കുന്നത്‌ ( പേജ്‌. 361) 
സെറാംമ്പൂരില്‍ ഇരുന്നുകൊണ്ട്‌ അതിനുള്ള നടപടികള്‍ 
ആരംഭിച്ചിരുന്നതായും പാറേട്ട്‌ വ്യക്തമാക്കുന്നുണ്ട്‌(പേജ്‌. 362). 
സഭയുടെ നവീകരണവും പ്രേഷിത വേലയും എന്ന ലക്ഷ്യ 
ങ്ങള്‍ മുന്നില്‍ കണ്ടുകൊണ്ടാണ്‌ മാര്‍ ഈവാനിയോസ്‌ തിരു 
മേനി ബഥനി ആശ്രമം സ്ഥാപിച്ചത്‌. 1094 ഇടവമാസം 17-0൦ 
തീയതി (1919 മെയ്‌ 31) കൈപ്പട്ടൂര്‍ പള്ളിയില്‍ നിന്ന്‌ അഭി 
വന്ദ്യ വട്ടശ്ശേരില്‍ തിരുമേനി പുറപ്പെടുവിച്ച സര്‍ക്കുലറില്‍ 
നിന്ന്‌ ഇത്‌ വ്യക്തമാണ്‌. സഭയുടെ ശ്രദ്ധമുഴുവനും സുവി 
ശേഷവേലയില്‍ വയ്ക്കുന്നതിന്‌ സഹായിക്കുന്നതായ പല 
ഏര്‍പ്പാടുകളും താമസിയാതെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതി 
ലേയ്ക്ക്‌ പ്രാരംഭമായി നമ്മുടെ വാത്സല്ല്യപുശ്രന്‍ ഫാ. പി.റ്റി. 
ഗീവര്‍ഗീസ്‌ എം. എ. നമ്മുടെ ആജ്ഞാനുസരണവും അനുമ 
തിയോടുകൂടിയും പലശ്രമങ്ങള്‍ തുടങ്ങിയിട്ടുണ്ട്‌....... ഇപ്ര 
കാരമുള്ള ഉണര്‍ച്ചയും പ്രതിഷ്ഠയും നമ്മുടെ സമുദായത്തില്‍ 
ഉണ്ടാകുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമായി ബഥനിയെ 
സ്ഥാപിച്ചിരിക്കുന്നു. ബഥനിയും അതിനോടു ചേര്‍ന്നുള്ള 
സ്ഥാപനങ്ങളും വഴിയായി വേലചെയ്ത്‌ ഭക്തിമാര്‍ഗ്ഗത്തില്‍ 
നമ്മുടെ സഭയെ അഭിവൃദ്ധിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹ 
ത്തോടും സന്യാസനിഷ്ഠകളിലും സുവിശേഷവേലകളിലും 
ആയുസ്സിനെ വിനിയോഗിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട്‌ ദൈവാ 
ശ്രയത്തോടും അപ്പസ്തോലിക ആഗ്രഹത്തോടുംകൂടി ബഥനി 
ആശ്രമസ്ഥര്‍ പുറപ്പെട്ടിരിക്കുന്നു . 


(ഇസഡ്‌. എം. പാറേട്ട്‌ പേജ്‌ 369 -370). മാര്‍ ഈവാനി 
യോസ്‌ തിരുമേനി വട്ടശ്ശരില്‍ തിരുമേനിയുടെ മാനസപുത്രനും 
മനസ്സാക്ഷിസൂക്ഷിപ്പുകാരനുമായിരുന്നതായി പാറേട്ട്‌ പറയു 
ന്നു. വട്ടശ്ശേരിതിരുമേനി ഫാ. പി. റ്റി. ഗീവര്‍ഗീസിന്‌ എഴുതിയ 
ഒരു കത്തിലെ ഒരു വാചകം ശ്രദ്ധിക്കുക.......... നമുക്ക്‌ ഒരുവിശ്വ 
സ്തനും സത്യസ്നേഹിതനും ഉണ്ടെങ്കില്‍ അത്‌ താനാണെന്ന്‌ 
നാം അറിയാത്തവനല്ല. (ഇസഡ്‌. എം. പാറേട്ട്‌. പേജ്‌. 379) 
ബഥനി സ്ഥാപിച്ചതിന്റെ ഉദ്ദേശ്യം സഭാനവീകരണവും 
പ്രേഷിത തീഷ്ണതയുമായിരുന്നു എന്ന്‌ മാര്‍ ഈവാനിയോസ്‌ 
മെത്രാപ്പോലീത്താ (ഫാ. പി. റ്റി. ഗീവര്‍ഗീസ്‌) വട്ടശ്ശേരില്‍ തിരു 
മേനിക്ക്‌ എഴുതിയ ഒരു കത്തില്‍ നിന്ന്‌ വ്യക്തമാണ്‌........... 
പുറജാതികളുടെ ഇടയില്‍ ദൈവവേലയ്ക്ക്‌ പുറപ്പെടുന്നതിന്‌ 
ദയറാക്കാരായിത്തീരണമെന്നും അതിനുവേണ്ട വേലകളും ഒരു 
ക്കവുമാണ്‌ ബഥാനിയായില്‍ നടക്കേണ്ടതെന്നും ആഗ്രഹി 
ക്കുന്ന എനിക്കും മട്ടയ്ക്കല്‍ ശെമ്മാശ്ശനും അതിനുതക്ക 
എന്തെങ്കിലും വേഷവും കൂടെ കല്പിച്ചു തന്നാല്‍ കൊള്ളാ 
മെന്നപേക്ഷയുണ്ട്‌....... (വട്ടിപ്പണം. മൊഴി. പേജ്‌. 741. ഇസ 
ഡ്‌. എം. പാറേട്ട്‌ പേജ്‌. 377) 


ബഥനി ആശ്രമസ്ഥാപനത്തിനു പുറമേ സന്യാസിനീസ 
മൂഹം സ്ഥാപിക്കുവാന്‍ അദ്ദേഹം മുന്നിട്ടിറങ്ങി. സ്ത്രീകള്‍ക്ക്‌ 
വിദ്യാഭ്യാസം നല്കാന്‍ പ്രത്യേക സ്ക്കൂളും ആരംഭിക്കുവാന്‍ 
അദ്ദേഹം ശ്രദ്ധിച്ചു. സമുദായിക ഐശ്വര്യം ഏത്‌ സമുദായ 
ത്തിലുള്ള സ്ത്രീ ജനങ്ങളുടെ സ്വഭാവസംസ്കരണത്തെ ആശ്ര 


യിച്ചാണിരിക്കുന്നതെന്നദ്ദേഹത്തിന്‌ ബോദ്ധ്യമുണ്ടായിരുന്നു മല 
ങ്കരസഭയില്‍ കന്യകാമഠം പ്രസ്ഥാനത്തിനു സ്ഥാനമുണ്ടാ 
ക്കുക ആവശ്യമാണെന്നു നമുക്കുതോന്നി. സുവിശേഷപ്രചാര 
ണാര്‍ത്ഥം സന്യാസിമാരുടെ പ്രവേശനവും സഹകരണവും നിവ്യ 
ത്തിയില്ലാത്തേടത്ത്‌ സന്യാസിനികള്‍ക്ക്‌ സൌകര്യമുണ്ടായിരിക്കു 
മെന്നുള്ളതിനാല്‍ മാത്രമല്ല, ഒരു ഗൃഹത്തിന്റെയും വിശുദ്ധ സഭ 
യുടേയും ഉള്ളറയില്‍ ദൈവത്തിനുള്ള സ്ഥാനം സ്ത്രീജന 
ങ്ങളുടെ മനോഗതിയുടെ ആനുകുല്യമനുസരിച്ചാകയാല്‍, തങ്ങ 
ളെത്തന്നെ ദൈവത്തിനായി നല്‍കിയിട്ടുള്ള കന്യാസ്ത്രീകള്‍ 
ഉണ്ടായിരിക്കുന്നത്‌ മലങ്കര സഭയുടെ പുരോഗതിക്ക്‌ അത്യാ 
വശ്യമാണെന്നു നാം വിചാരിച്ചു . (ഗിരിദീപം. പേജ്‌. 65). 


ബഥനി ആശ്രമവും കന്യാസ്ത്രീമഠവും സ്ഥാപിച്ചതോ 
ടൊപ്പം ബഥനി പള്ളികളും സ്ഥാപിക്കുവാന്‍ അദ്ദേഹം 
നേതൃത്വം കൊടുത്തു. സഭയിലെ ഇടവകപള്ളികള്‍ ചിലകു 
ടുംബങ്ങളുടെയോ ഏതാനും വ്യക്തികളുടെയോ നിയന്ത്രിണ 
ത്തിലും നടത്തിപ്പിലുമാകയാല്‍ പലതരത്തിലുള്ള 
വൈഷമ്യങ്ങള്‍ സഭ അനുഭവിച്ചിരുന്നു. അതിനൊരു പരിഹാ 
രമായിട്ടായിരുന്നു അദ്ദേഹം ബഥനി പള്ളികള്‍ എന്ന ആശയം 
സഭയുടെ അംഗീകാരത്തോടെ നടപ്പിലാക്കിയത്‌. ബഥനി ആശ്ര 
മവും, കന്യസ്ത്രിമാവും ബഥനിപള്ളികളും മലങ്കര മെത്രാ 
പ്പോലീത്തായുടെ കീഴില്‍ ആയിരുന്നില്ല, മറിച്ച്‌ ബഥനിമെത്രാ 
പ്പോലീത്തായുടെ കീഴില്‍ ആയിരുന്നു എന്നതും, ബഥനിമെ 
ത്രാപ്പോലീത്ത തന്റെ മെത്രാഭിഷേക സമയത്ത്‌ മലങ്കരമെത്രാ 


= 
പ്പോലീത്തായ്ക്ക്‌ മറ്റ്‌ മ്രെതാലീത്താമാര്‍ ചെയ്യുന്നതുപോലെ S 
വിധേയത്വം വാഗ്ദാനം ചെയ്ത്‌ ഒപ്പിട്ട്‌ നല്കിയിരുന്നില്ലയിരുന്നു e 
എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്‌. കാരണം ബഥനി വേറിട്ട്‌ 


നിന്നിരുന്ന ഒരു സഭാസംവിധാനമായിരുന്നു, ഈ ക്രമീകര 
ണവും മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തായുടെ ദീര്‍ഘ 
ദൃഷ്ടിയുടെ ഫലമായിരുന്നു. സഭയില്‍ നിലനിന്നിരുന്ന കേസു 
കളില്‍ നിന്നും ഭിന്നതകളില്‍ നിന്നും മാറിനില്കേണ്ടത്‌ സഭ 
യുടെയും സമൂദായത്തിന്റെയും വളര്‍ച്ചയ്ക്കും ആത്മിക 
സുസ്ഥിതിയ്കും പ്രേഷിത മുന്നേറ്റത്തിനും അനിവാര്യമാണന്ന്‌ 
അദ്ദേഹം ഉറച്ച്‌ വിശ്വസിച്ചിരുന്നു. ബഥനിവഴിയായി സഭാമക്ക 
ളില്‍ ഉണ്ടായ ഉത്തേജനം വളരെ വലുതായിരുന്നു. ബഥനി 
യുടെ സ്ഥാപനത്തിനു ശേഷമുള്ള മലങ്കരസഭയുടെ ചരിത്രം 
പരിശോധിച്ചാല്‍ ഇത്‌ വ്യക്തമാണ്‌. ഇവിടെയും മാര്‍ ഈവാ 
നിയോസ്‌ മെത്രാപ്പോലീത്തായുടെ ദര്‍ശനവും പ്രവൃത്തികളും 
സത്യവും സമയോചിതവും ആയിരുന്നു എന്ന്‌ വ്യക്തം. 


കവര്‍ 


പുനഃരൈകൃത്തിന്റെ പ്രണേതാവ്‌ 


പൌരസ്ത്യ കാതോലിക്കാ സിംഹാസനം മലങ്കരയില്‍ 
സ്ഥാപിച്ച്‌ സഭയ്ക്ക്‌ ഭരണ സ്വാതന്ത്രവും സ്വയം ഭരണവും 
ഉറപ്പാക്കിയിട്ടും സഭാമക്കളുടെ ആത്മീകനവീകരണവും 
പ്രേഷിത തീഷ്ണതയും വര്‍ദ്ധിപ്പിക്കുവാന്‍ ബഥനി സമൂഹം 
സ്ഥാപിച്ചിട്ടും ഇടവകകളെ കുടുംബാധിപതൃത്തില്‍ നിന്നും 
വ്യക്തികളുടെ ആധിപതൃത്തില്‍ നിന്നും മോചിപ്പിക്കാനായി 
ബഥനി പള്ളികള്‍ സ്ഥാപിച്ചിട്ടും താന്‍ ആഗ്രഹിച്ച സമാധാ 
നവും ശാന്തതയും ആത്മിക ഉല്ക്കര്‍ഷവും സഭയ്ക്ക്‌ ലഭ്യമാ 
യില്ല. അതിന്റെ കാരണം തേടിയ അദ്ദേഹത്തിനു മനസ്സിലായി 
അപ്പസ്തോല സംഘത്തിന്റെ തലവനായ വിശുദ്ധ പത്രോ 
സിന്റെ പിന്‍ഗാമിയായ റോമാമാര്‍പാപ്പായുമായുള്ള സംസര്‍ഗ്ഗം 
സഭാപൂര്‍ണ്ണതയ്ക്ക്‌ അനിവാര്യമാണെന്നും അതിന്റെ അഭാവ 


ET Sees os 


1 


സറേറാറ 


LU] 


© 
c 
$ 


മാണ്‌ മലങ്കര സഭയിലെ അസമാധാനത്തിനു കാരണമെന്നും. 
ഈ സഭാദര്‍ശനം അദ്ദേഹം വട്ടശ്ശേരില്‍ തിരുമേനിയുമായിട്ടും 
മറ്റ്‌ മെത്രാപ്പോലീത്താമാരുമായിട്ടും പങ്കുവയ്ക്കുകയും റോമാ 
മാര്‍പ്പാപ്പായുമായി കൂട്ടായ്മ നേടുന്നതിനുള്ള കത്തിടപാടുകള്‍ 
നടത്തുവാന്‍ അവരുടെ അനുവാദം നേടുകയും ചെയ്തിരുന്നു. 
1926 -© മെത്രാന്‍ കക്ഷിയിലെ മെത്രാന്മാര്‍ സമ്മേളിച്ച്‌ ഐക്യ 
ത്തിനു വേണ്ടിയുള്ള അന്വോഷണങ്ങള്‍ നടത്തുവാന്‍ ബഥനി 
മെത്രാപ്പോലീത്തായായിരുന്ന മാര്‍ ഈവാനിയോസിനെ 
നിയോഗിച്ചു.(സിറില്‍ മാര്‍ ബസ്സേലിയോസ്‌ മെത്രാപ്പോലീത്താ 
പുനഃരൈക്യസുവര്‍ണ്ണ ജൂബിലിയും മലങ്കര സഭയും, കോട്ടയം, 
1980, പേജ്‌. 14). സകലവും ഉപേക്ഷിക്കേണ്ടി വന്നാലും - ആരില്‍ 
നിന്നെല്ലാം എതൃപ്പുകളെ അഭിമുഖീകരിക്കേണ്ടിവന്നാലും - 
റോമാമാര്‍പ്പാപ്പായുടെ ഭരണത്തിന്‍ കീഴില്‍ കത്തോലിക്കാ 
സഭയുമായി പുനഃരൈക്യം പ്രാപിച്ചാല്‍ മാത്രമേ ബാഹ്യവും 
ആഭ്യന്തരവുമായ അഭിവൃദ്ധി മലങ്കര സഭയ്ക്ക്‌ കൈവരു 
ത്തുവാൻ സാധിക്കുകയുള്ളവെന്നായിരുന്നു മാര്‍ ഈവാനി 
യോസ്‌ മെത്രാപ്പോലീത്തായുടെ സുദൃഡമായ അഭിപ്രായം 

(റവ. ഫാ. തോമസ്‌ ഇഞ്ചക്കലോടി. ആര്‍ച്ച്‌ ബിഷപ്പ്‌ മാര്‍ 
ഈവാനിയോസ്‌ ജീവചരിത്രം. ബഥനി പബ്ലിക്കേഷന്‍സ്‌, 
കോട്ടയം, 2012. പേജ്‌. 358) 1926 -ല്‍ പരുമലയില്‍ വച്ച്‌ സഭ 
യിലെ മെത്രാപ്പോലീത്താമാര്‍ ആലോചിച്ച്‌ ചുമതലപ്പെടുത്തി 
യതനുസരിച്ച്‌ റോമുമായുള്ള പുനഃരൈകൃത്തിനായി മാര്‍ 
ഈവാനിയോസ്‌ മെത്രാപ്പോലീത്ത കത്തിടപാടുകള്‍ ആരം 
ഭിച്ചിരുന്നു. ദീര്‍ഘനാളത്തെ പ്രാര്‍ത്ഥനയുടെയും കത്തിടപാ 
ടുകളുടെയും ഫലമായി 1930 - ല്‍ മാര്‍പാപ്പായില്‍ നിന്ന്‌ പുനഃ 
രൈകൃത്തിനുള്ള അനുവാദം ലഭിച്ചു. അങ്ങനെ 1653 ലെ ഭിന്ന 
തയെ തുടര്‍ന്ന്‌ വിഘടിച്ചുമാറിയ പുത്തന്‍കൂര്‍ സമൂഹം ഒന്നാം 
മാര്‍ത്തോമ്മായുടെ കാലം മുതല്‍ നടത്തിയിട്ടുള്ള പുനഃരൈ 
കൃശ്രമങ്ങള്‍ മാര്‍ ഈവാനിയോസിലൂടെ സഫലമായി. 
എന്നാല്‍ പുനഃരൈക്യത്തിനുവേണ്ടി താല്പര്യപൂര്‍വ്വം കത്തി 
ടപാടുകള്‍ നടത്തുവാന്‍ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീ 
ത്തായെ പ്രോത്സാഹിപ്പിച്ചിരുന്ന വട്ടശ്ശേരില്‍ തിരുമേനിയും മറ്റ്‌ 
മെത്രാപ്പോലീത്താമാരും പുനഃരൈകൃത്തില്‍നിന്നും പിന്മാറി 
യത്‌ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തായെ വേദനിപ്പിച്ചു. 
എന്നാലും സതൃസഭ പരിശുദ്ധ കത്തോലിക്കാ സഭയാ 
ണെന്നും സഭാപൂര്‍ണ്ണതയ്ക്ക്‌ മലങ്കരസഭയും പരിശുദ്ധ ക 
ത്തോലിക്കാ സഭാകൂട്ടായ്മയില്‍ പരിശുദ്ധ റോമാമാര്‍പാപ്പാ 
യുമായി സംസര്‍ഗ്ഗത്തില്‍ ആയിരിക്കണമെന്നും അതുകൊണ്ടു 
മാത്രമെ മലങ്കര സഭയില്‍ സമാധാനം സ്ഥാപിക്കാനും ഭിന്ന 
തകള്‍ അവസാനിപ്പിക്കാനും പ്രേഷിത മുന്നേറ്റം നടത്താനും 
സാധിക്കുകയുള്ളു എന്നുമുള്ള സത്യം ഗ്രഹിച്ചിരുന്ന മാര്‍ 
ഈവാനിയോസ്‌ മെത്രാപ്പോലീത്താ പുനഃരൈക്യവുമായി 
മുന്നോടുപോയി. വലിയ എതുപ്പുകളെയും ഭീഷണികളെയും 
തൃണവല്‍ഗണിച്ച്‌ സുവിശേഷത്തിലെ നിധികണ്ടെത്തിയ 
രത്നവ്യാപാരിയെപ്പോലെ സകലതും ഉപേക്ഷിച്ച്‌ മറ്റ്‌ നാല്‍ 
പോരോടൊപ്പം 1930 സെപ്റ്റംബര്‍ 20 ന്‌ പുനഃരൈക്യപ്പെട്ട്‌ പരി 
ശുദ്ധ കത്തോലിക്കാ സഭയില്‍ അംഗമായി. അതാണ്‌ ചരിത്ര 
പ്രസിദ്ധമായ മലങ്കര പുനഃരൈക്യത്തിന്റെ തുടക്കം. അനേ 
കായിരങ്ങള്‍ ആ വഴി തെരഞ്ഞെടുത്തു. 1932 - ല്‍ അത്‌ 
മലങ്കര സുറിയാനി കത്തോലിക്കാ ഹയരാര്‍ക്കി സ്ഥാപന 
ത്തിലും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭാ രൂപീകര 
ണത്തിലും എത്തി. നൂറ്റാണ്ടുകളായി മലങ്കര സഭാമക്കള്‍ ആഗ്ര 


ജൂലൈ 2018 
^: 


ഹിച്ചു സമാധാനം, ശാന്തത, ആദ്ധ്യാത്മിക നിറഞ്ഞ അന്ത 
രീക്ഷം, കോടതിയും വ്യവഹാരവും ഗോഗ്വാവിളികളുമില്ലാത്ത 
ഇടവകകള്‍, ഭരണ്ര്രമങ്ങള്‍ എല്ലാം നേടിയെടുത്ത 
പുനഃരൈക്യം! 


സാര്‍വ്ൃതികസഭയും മലങ്കരസഭയും തമ്മില്‍ അടുപ്പവും 
അന്യോന്യാംഗീകാരവും നേടിയെടുക്കുന്നതിന്‌ സുദീര്‍ഘവും 
ആയാസകരവുമായ സംവാദം ആവശ്യമായിരുന്നു. ്രമകര 
മായ ഈ ദാത്യമാണ്‌ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോ 
ലീത്താ നിറവേറ്റിയത്‌. മലങ്കര സഭ ഒന്നാകെ സാര്‍വ്വ്രതിക 
സഭാകൂട്ടായ്മയിലേയ്ക്ക്‌ സ്വാഗതം ചെയ്ത്‌ ഉള്‍ച്ചേര്‍ക്കപ്പെ 
ട്ടുകഴിഞ്ഞു എന്നതാണ്‌ യാഥാര്‍ത്ഥ്യം. റോമിലെ അപ്പസ്തോ 
ലിക സിംഹാസനം മലങ്കര സഭയെ ഒരു അപ്പസ്തോലിക 
പ്രാദേശിക സഭയായി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. 
എന്നാല്‍, മലങ്കരമക്കള്‍ എല്ലാവരും ഈ വസ്തുത തിരിച്ച 
റിഞ്ഞ്‌ ആ അനുഭവത്തിലേയ്ക്ക്‌ കടന്നുവന്നിട്ടില്ല. യേശുക്രി 
സ്തുവിന്റെ രക്ഷാകരവ്യാപാരങ്ങളിലൂടെ മനുഷ്യവര്‍ഗ്ഗം മുഴു 
വനും രക്ഷിക്കപ്പെട്ടു എന്നാല്‍, എല്ലാ മനുഷ്യരും ഈ സത്യം 
തിരിച്ചറിഞ്ഞ്‌ ആ അനുഭവത്തിലേയ്ക്ക്‌ എത്തിയിട്ടില്ല എന്ന 
തുപോലെ തന്നെ. എല്ലാമനുഷ്യരും യേശുവിലൂടെ കരഗത 
മായ രക്ഷയുടെ അനുഭവത്തിലേയ്ക്ക്‌ കടന്നുവന്നിട്ടില്ല എന്ന 
തുകൊണ്ട്‌ യേശുക്രിസ്തുവിന്റെ രക്ഷാകരകര്‍മ്മത്തിന്റെ 
മഹത്വം കുറയുന്നില്ല. അതുപോലെ തന്നെ മാര്‍ ഈവാനി 
യോസ്‌ മെത്രാപ്പോലീത്തായുടെ ശ്രമഫലമായി സാധിതമായ 
പുനഃരൈക്യത്തിന്റെ അനുഭവത്തിലേയ്ക്ക്‌ മലങ്കരമക്കള്‍ 
എല്ലാവരും കടന്നുവന്നിട്ടില്ല എന്നതുകൊണ്ട്‌ മാര്‍ ഈവാ 
നിയോസ്‌ മെത്രാപ്പോലീത്തായുടെ ശ്രമത്തിന്റെയോ 
അതിലൂടെ നേടിയെടുത്ത മലങ്കരസഭയുടെ സാര്‍വത്രിക സഭ 
യുമായുള്ളകൂട്ടായ്മയുടെയോ മഹത്വം കുറയുന്നില്ല. 
എല്ലാവരും ഈ കൂട്ടായ്മാനുഭവത്തിലേയ്ക്ക്‌ വരുവാനുള്ള 
പരിശ്രമങ്ങള്‍ തുടരേണ്ടതുണ്ടെന്നകാര്യം ഇവിടെ സ്മരണീയം. 


മലങ്കര സുറിയാനി കത്തോലിക്കാ ഹയരാര്‍ക്കി സ്ഥാപനം 


1930 സെപ്റ്റംബര്‍ 20 ലെ ചരിത്രപസിദ്ധമായ മാര്‍ ഈവാ 
നിയോസ്‌ മെത്രാപ്പോലീത്തായുടെയും മറ്റ്‌ നാല്പേരുടെയും 
പുനഃരൈകൃത്തെ തുടര്‍ന്ന്‌ പുനഃരൈക്യകാറ്റ്‌ മലങ്കരയിലാ 
കമാനം വ്യാപിച്ചു. പതിനായിരങ്ങള്‍ പുനഃരൈക്യത്തിലൂടെ 
സത്യസഭാമാതാവിന്റെ മടിയില്‍ അണഞ്ഞുകൊണ്ടിരുന്നു. 
ഈ സന്ദര്‍ഭത്തില്‍ പരിശുദ്ധ മാര്‍പാപ്പായെ സന്ദര്‍ശിക്കുന്ന 
തിനും പുനഃരൈക്യപ്പെടുന്നവര്‍ക്കായി മലങ്കരസുറിയാനിക 
ത്തോലിക്കാ ഹയരാര്‍ക്കി അംഗീകരിച്ചു കിട്ടുന്നതിനുമായി മാര്‍ 
ഈവാനിയോസ്‌ മെത്രാപ്പോലീത്ത 1932 ഏപ്രില്‍ 11-00 തീയതി 
റോമിലേക്ക്‌ പുറപ്പെട്ടു. ഏ്രില്‍ 12 മുതല്‍ ജൂലൈ 2 വരെ 
അദ്ദേഹം അവിടെ താമസിച്ചു. അതിനിടയില്‍ അഞ്ച്‌ പ്രാവശ്യം 
മാര്‍പ്പാപ്പായെ സന്ദര്‍ശിക്കുവാന്‍ അദ്ദേഹത്തിന്‌ അവസരം ലഭി 
ച്ചു. (ഏപ്രില്‍ 26, മെയ്‌2, മെയ്‌ 6, മെയ്‌ 1, ജൂണ്‍ 2) ഈ 
സന്ദര്‍ശനങ്ങളിലെല്ലാം അദ്ദേഹം മലങ്കര പുനഃരൈക്യത്തിന്റെ 
തല്‍സ്ഥിതിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും മാര്‍പ്പാപ്പായുമായി 
ചര്‍ച്ചകള്‍ നടത്തിയിരുന്നു. തന്റെ അവസാനത്തെ സന്ദര്‍ശന 
ത്തിന്റെ പത്താം ദിവസം മലങ്കര സുറിയാനി കത്തോലിക്കാ 
ഹയരാര്‍ക്കി സ്ഥാപിച്ചുകൊണ്ടുള്ള മാര്‍പാപ്പായുടെ കല്പന 
പുറത്തിറങ്ങി (ജൂണ്‍ 11). വത്തിക്കാനിലെ ഭരണകേന്ദ്രത്തെ 
അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ഇത്‌. സാധാര 


ണഗതിയില്‍ വളരെക്കാലത്തെ അന്വേഷണങ്ങള്‍ക്കും കത്തി 
ടപാടുകള്‍ക്കും നടപടികള്‍ക്കും ശേഷം മാത്രം സാധിക്കുന്ന 
ഒരു കാര്യം മാര്‍ ഈവാനിയോസ്‌ തിരുമേനി ഏതാനും ദിവ 
സങ്ങള്‍കൊണ്ട്‌ നേടിയെടുത്തു. മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിന്റെ വ്യക്തിപ്രാഭവവും ദൈവനടത്തിപ്പും എന്നല്ലാതെ എന്തു 
പറയാന്‍. സാര്‍വ്വത്രിക സഭാകൂട്ടായ്മയില്‍ ഒരു സഭകൂടി 
ചേര്‍ക്കപ്പെട്ടു. 


പലരും അന്ന്‌ കണക്കുകൂട്ടി ഈ സഭ താമസംവിന 
അന്യം നിന്നുപോകും. കാരണം ശത്രുക്കള്‍ അത്രയധികവും 
ശക്തരുമായിരുന്നു. എന്നാല്‍ ശക്തമായ അടിത്തറമേല്‍ മാര്‍ 
ഈവാനിയോസ്‌ തിരുമേനി ഉറപ്പിച്ച സഭ ഉത്തരോത്തരം 
വളര്‍ന്നു കൊണ്ടിരിക്കുന്നു. 1932-ല്‍ സ്ഥാപിതമായ ഹയ 
രാര്‍ക്കി പാര്രിയര്‍ക്കീസിനു തുല്യഅ ധികാരമുള്ള മേജര്‍ 
ആര്‍ച്ച്ബിഷപ്പ്‌ - കാതോലിക്കാ ബാവായാല്‍ നയിക്കപ്പെടുന്ന 
സ്വയം ഭരണാധികാരമുള്ള വ്യക്തിഗത സഭയായി 2005- ല്‍ 
കത്തോലിക്കാസഭയില്‍ ഉയര്‍ത്തപ്പെട്ടു. കത്തോലിക്കാ സഭാ 
കൂട്ടായ്മയിലെ ഏറ്റവും ഈര്‍ജ്ജസ്വലമായ സഭ എന്ന്‌ പരി 
ശുദ്ധ മാര്‍പ്പാപ്പായാല്‍ അഭിനന്ദിക്കപ്പെടുവാന്‍ തക്ക സജീവ 
ശുശ്രൂഷയാണ്‌ മലങ്കര സുറിയാനികത്തോലിക്കാ സഭ 
നിര്‍വ്ൃഹിക്കുന്നത്‌. സഭയുടെ തലവനും പിതാവുമായ കാതോ 
ലിക്കാബാവായെ കര്‍ദ്ദിനാള്‍ സ്ഥാനത്തേക്ക്‌ ഉയര്‍ത്തി വത്തി 
ക്കാന്റെ ഭരണകേന്ദ്രത്തില്‍ ഉള്‍ക്കൊള്ളിക്കുവാനും മാര്‍പാപ്പാ 
തിരുമനസ്സായി. ഭാരതമാസകലം സുവിശേഷ പ്രവര്‍ത്തനം 
നടത്തുവാനുള്ള അനുവാദവും മലങ്കര സഭ സാര്‍വ്വത്രിക 
സഭാ അധികാരികളില്‍ നിന്ന്‌ കരസ്ഥമാക്കി. വിശുദ്ധ 
പത്രോസ്‌ ശ്ലീഹായുടെ യഥാര്‍ത്ഥപിന്‍ഗാമി നേതൃത്വം 
നല്‍കുന്ന സാര്‍വ്ൃ്രിക സഭാകൂട്ടായ്മയില്‍ ഒരു സ്വതന്ത്രസ 
ഭയായി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ ഉയര്‍ത്തപ്പെ 
ട്ടപ്പോള്‍ 1653 മുതല്‍ പുനഃരൈകൃത്തിനുവേണ്ടി ആഗ്രഹിക്കു 
കയും ശ്രമിക്കുകയും ചെയ്ത മലങ്കര സഭാ നേതാക്കന്മാരുടെ 


ചിരകാലാഭിലാഷമാണ്‌ ഫലമണിഞ്ഞത്‌. 1912 ലെ പൌരസ്ത്യ 
കാതോലിക്കാ സിംഹാസനസ്ഥാപനം കൊണ്ട്‌ ആഗ്രഹിച്ച 
സ്വയം ഭരണാധികാരം ലഭ്യമായി, ബഥനി സ്ഥാപിക്കുക വഴി 
ലക്ഷ്യം വച്ച ഭാരത മാസകലമുള്ള സുവിശേഷ പ്രവര്‍ത്തന 
ത്തിനുള്ള അവകാശഅനുവാദങ്ങള്‍ ലഭ്യമായി, സഭയുടെ നവീ 
കരണമെന്ന മലങ്കരസഭയുടെ ആഗ്രഹവും സഫലയായി. മല 
HO സുറിയാനി കത്തോലിക്കാ ഹയരാര്‍ക്കി സ്ഥാപിച്ചുകിട്ടു 
ന്നതിനുള്ള പരിശ്രമങ്ങള്‍ നൂറുശതമാനവും മാര്‍ ഈവാനി 
യോസ്‌ മെത്രാപ്പോലീത്തായുടെതായിരുന്നു. അതുവഴി മല 
HO സഭയ്ക്കുലഭിച്ചിരിക്കുന്ന നന്മകള്‍ക്കെല്ലാം നാം അദ്ദേഹ 
ത്തോടാണ്‌ കടപ്പെട്ടിരിക്കുന്നത്‌. 


സമാപ്തി 


മലങ്കരയുടെ പുണ്യശ്ലോകനായ ദൈവദാസന്‍ 
ആര്‍ച്ച്ബിഷപ്പ്‌ മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തായുടെ 
സത്യാന്വേഷണം മലങ്കരസഭയുടെ ചരിര്രത്തില്‍ 
വളരെയധികം ഗുണപരമായ മാറ്റങ്ങളും നേട്ടങ്ങളും കൈവ 
രുത്തുവാന്‍ ഇടയാക്കിയതായി നാം കണ്ടു. അനിഷേദ്ധ്യവും 
പകരം വയ്ക്കാനില്ലാത്തതുമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃ 
ത്വം. ചരി്രപരമായും ആത്മീകമായും സഭാശാസ്ര്തപര 
മായും ദൈവശാസ്ത്രപരമായും ശരിയായിട്ടുള്ളതായിരുന്നു 
അദ്ദേഹത്തിന്റെ ഓരോ നടപടിയും, ഇടപെടലുകളും. മലങ്ക 
രസഭയുടെ സ്വയം ഭരണാവകാശം വീണ്ടെടുത്ത പരസ്ത്യ 
കാതോലിക്കേറ്റിന്റെ സ്ഥാപനവും ആത്മീകനവീകരണവും 
പ്രേഷിത ചൈതന്യവും വീണ്ടെടുത്ത ബഥനിയുടെ സ്ഥാപ 
നവും സാമൂദായിക മുന്നേറ്റത്തിനു വഴിതെളിച്ച സ്ത്രീകള്‍ക്കു 
വേണ്ടിയുള്ള വിദ്യാഭ്യാസസ്ഥാപനങ്ങളുടെ സ്ഥാപനവും 
സഭാപൂര്‍ണ്ണതയും സാര്‍വ്വത്രിക സഭാസംസര്‍ഗ്ഗവും വീണ്ടെ 
ടുത്ത പുനഃരൈക്യവും മലങ്കര അപ്പസ്തോലിക സഭയെ അപ്പ 
സ്തോല സംഘത്തലവന്‍ വിശുദ്ധ പത്രോസിന്റെ യഥാര്‍ത്ഥ 
പിന്‍ഗാമി റോമിലെ പരിശുദ്ധ മാര്‍പ്പാപ്പാനേതൃത്വം നല്കുന്ന 
അപ്പസ്തോലിക കൂട്ടായ്മയിലെത്തിച്ച്‌ സഭാപൂര്‍ണ്ണത വീണ്ടെ 
ടുത്ത മലങ്കര സുറിയാനി കത്തോലിക്കാ ഹയരാര്‍ക്കി സ്ഥാപ 
നവും എല്ലാം അദ്ദേഹത്തിന്റെ നടപടികളില്‍ ചിലതുമാത്ര 
മാണ്‌. അവയെല്ലാം ശരിയായിരുന്നു എന്ന്‌ ചരിത്രം സാക്ഷി 
ക്കുന്നു. ഫലത്തില്‍ നിന്നാണല്ലോ വ്യക്ഷത്തെ തിരിച്ചറിയു 
ക. മാര്‍ ഈവാനിയോസ്‌ മെത്രാപ്പോലീത്തയുടെ ഓരോ പ്രവ്യ 
ത്തിയുടെയും ഫലത്തിലേയ്ക്കുനോക്കുക അപ്പോള്‍ അദ്ദേ 
ഹത്തെ കൃത്യമായി തിരിച്ചറിയാനും മനസ്സിലാക്കാനും 
സാധിക്കും. അദ്ദേഹം ശരിയായിരുന്നു എന്നും അദ്ദേഹമായി 
രുന്നു ശരി എന്നും തിരിച്ചറിയുവാന്‍ സാധിക്കും, മുന്‍വിധിക 
ളില്ലാതെ തുറന്ന മനസ്സോടെ വീക്ഷിക്കണമെന്നു മാത്രം. 


> a 
ജൂല 2018 i boa O3 


1 


സറേറാറ 


uv 


© 
c 
$ 


14 


മലങ്കര സുറിയാനി കത്തോലിക്കാ que 
യുവജന കമ്മീഷന്‍ സെക്രട്ടറി 
എം.സി.വൈ.എം സഭാതല ഡയറക്ടര്‍ 


“പദയാത്രയിതാ തീര്‍ത്ഥാടനമല്ലോ 

പാടാം സ്തുതി നമ്മള്‍ താതന്‍ മാര്‍ ഈവ; 
പെരുനാട്ടില്‍ നിന്നും പട്ടം വരെ നമ്മള്‍ 
പോകുക ലക്ഷ്യം കബറിടമെന്നേ എന്നോര്‍ക്കൂ” 
(ഫാ.ജോണ്‍ കോന്നിയൂര്‍) 


ഒരു പദയാത്രക്കാലം കൂടി ആഗതമാകുന്നു... 


“ദൈവസേവനത്തേക്കാള്‍ അത്യുത്തമം ദൈവസമ്പാദനം” 
എന്ന്‌ പഠിപ്പിക്കുകയും സ്വജീവിതത്തിലൂടെ അത്‌ പ്രാവര്‍ത്തി 
കമാക്കി കാണിക്കുയും ചെയ്ത താപസ ശ്രേഷ്ഠന്‍ mod 
ഈവാനിയോസ്‌ പിതാവിന്റെ ഓര്‍മ്മ ആചരണത്തിന്റെ ഭാഗ 
മായി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയുടെ യുവജന 
പ്രസ്ഥാനമായ മലങ്കര കാത്തലിക്‌ യൂത്ത്‌ മൂവ്മെന്റ്‌ (എം. 
സി.വൈ.എം) നേതൃത്വം നല്‍കുന്ന തീര്‍ത്ഥാടന പുണ്യപദ 
യാത്ര സമാഗതമാകുന്നു. 


>l 603002 2018 


E 


í 


i 1) 
൮]0.൩ി.॥60.എ0 പ്രസ്ഥാനത്തെ 
വളര്‍ത്തിയ തീര്‍ത്ഥാടന gmj പദയാത്ര 


ഫാ. സെബാസ്റ്യന്‍ ജോണ്‍ കിഴക്കേതില്‍ 


എം.സി.വൈ.എം പ്രസ്ഥാനത്തിന്റെ തിരുവനന്തപുരം അതി 
ഭദ്രാസനത്തിലെ പ്രഥമ ഡയറക്ടര്‍ പുണ്യശ്ലോകനായ 
ഡൊമനിക്‌ സഖറിയ അച്ചന്റെ മനോമുകുരത്തില്‍ ഉദിച്ച ആശ 
യമായിരുന്നു പെരുനാട്ടില്‍ നിന്നും പട്ടം വരെയുള്ള തീര്‍ത്ഥാ 
ടന പദയാത്ര. പെരുനാടും പട്ടവും മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിന്റെ ജീവിതത്തില്‍ വളരെയധികം പ്രാധാന്യമര്‍ഹിക്കുന്ന 
രണ്ട്‌ സ്ഥലങ്ങളായതിനാലാണ്‌ ഇത്‌ രണ്ടും തെരഞ്ഞെടു 
ത്തത്‌. കക്ഷി വഴക്കുകളിലും കോടതി വ്യവഹാരങ്ങളിലും 
നട്ടം തിരിയുന്ന തന്റെ സഭയ്ക്ക്‌ (മലങ്കര ഓര്‍ത്തഡോക്‌സ്‌ 
സഭ) ആദ്ധ്യാത്മിക നവീകരണത്തിലൂടെ മാത്രമെ മാറ്റം വരു 
കയുള്ളൂ എന്ന ബോധ്യത്താല്‍ സെറാമ്പൂരിലെ പ്രൊഫസര്‍ 
ഉദ്യോഗത്തിന്റെ പകിട്ടില്‍ നിന്നും കല്‍ക്കട്ട നഗരത്തിന്റെ തിര 
ക്കില്‍ നിന്നും പി.ടി.ഗീവര്‍ഗീസ്‌ അച്ചന്‍ (മാര്‍ ഈവാനിയോസ്‌) 
തന്നെത്തന്നെ പറിച്ചു നട്ട്‌, മലങ്കരയിലെ ആദ്യ സന്യാസ 
പ്രസ്ഥാനത്തിന്‌ തുടക്കം കുറിച്ച ഇടമാണ്‌ റാന്നി-പെരുനാട്‌. 
ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭയ്ക്ക്‌ ക്രിസ്തു സ്നേഹം 


പകര്‍ന്നു നല്‍കാനാവില്ല എന്ന തിരിച്ചറിവില്‍ നിന്ന്‌ കാതോ 
ലികവും ശ്ശൈഹികവും ഏകവും വിശുദ്ധവുമായ കത്തോ 
ലിക്കാ സഭയെ പുല്‍കിയതിനുശേഷം മാര്‍ ഈവാനിയോസ്‌ 
പിതാവിന്റെ പ്രവര്‍ത്തനങ്ങള്‍ കേന്ദ്രീകരിച്ച സ്ഥലമാണ്‌ തിരു 
വനന്തപുരം പട്ടം. ഇഹലോകത്തില്‍ ദൈവം തന്നെ ഏല്‍പിച്ച 
കര്‍മ്മങ്ങളെല്ലാം പൂര്‍ത്തിയാക്കി ദൈവസന്നിധിയിലേക്കു 
യാത്രയായ അഭിവന്ദ്യ പിതാവിന്റെ ഭൌതിക ശരീരം സംസ്ക 
രിച്ചിരിക്കുന്നതും ഈ മണ്ണിലാണ്‌. 


പദയാത്രികരൊന്നാകെ വളളിക്കുരിശിന്‌ പിന്നാലെ ഒരുവ 
രിയായി അണിചേരുന്നു. ഭാരത അപ്പസ്തോലന്‍ മാര്‍തോമാ 
ശ്ലീഹായാല്‍ സ്ഥാപിതമായ ഏഴര പള്ളികളിലൊന്ന്‌ സ്ഥിതി 
ചെയ്യുന്ന നിലയ്ക്കല്‍ പ്രദേശത്തെ വനത്തില്‍ നിന്നും ലഭി 
ക്കുന്ന വള്ളികള്‍ ചേര്‍ത്ത്‌ തയ്യാറാക്കിയ കുരിശാണ്‌ പദയാ 
(MONG ഉപയോഗിക്കുക. ബഹു.ഫീലിപ്പോസ്‌ നടമല അച്ച 
നാണ്‌ പദയാത്ര തുടങ്ങിയ കാലം മുതല്‍ ഇന്നോളം വള്ളി 
ക്കുരിശ്‌ തയ്യാറാക്കി നല്‍കുന്നത്‌. 


ദൈവദാസന്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ബഥനി 
ആശ്രമം സ്ഥാപിച്ചപ്പോള്‍ ആശ്രമത്തിലെ അംഗങ്ങള്‍ക്കായി 
തെരഞ്ഞെടുത്തത്‌ കാവി വസ്ത്രമായിരുന്നു. ഭാരതത്തിലെ 
ഭൃഷിമാര്‍ ധരിച്ചിരുന്ന വസ്ത്രമാണ്‌ കാവി വസ്ത്രം. ഭാരതീയ 
തത്വചിന്തയോടും ആദ്ധ്യാത്മിക ശൈലിയോടും അനുരുപപ്പെ 
ടുന്നതിന്റെ അടയാളമായാണ്‌ മാര്‍ ഈവാനിയോസ്‌ കാവി 
വസ്ത്രത്തെ കണ്ടിരുന്നത്‌. അതിനാല്‍ തന്നെ പദയാത്രയിൽ 
കാവി വസ്ത്രധാരികളായി വിശ്വാസികള്‍ അണിചേരുന്നു. 


മലങ്കര കത്തോലിക്കാ സഭയെ കാലാകാലങ്ങളില്‍ നയിച്ച 
അഭിവന്ദ്യ പിതാക്കന്മാരുടെ പ്രോത്സാഹനവും പിന്തുണയും 
പദയാത്രികര്‍ക്കു നിര്‍ലോഭം ലഭിച്ചിട്ടുണ്ട്‌. ബനഡിക്ട്‌ മാര്‍ 
ഗ്രീഗോറിയോസ്‌ പിതാവാണ്‌ പദയാത്ര എന്ന ആശയം 
സാക്ഷാത്കരിക്കാന്‍ അനുമതി നല്‍കിയത്‌. പെരുനാട്‌ ദൈവാ 
ലയത്തില്‍ വിശുദ്ധ ബലിയര്‍പ്പിച്ച്‌ ആദ്യപദയാത്ര സംഘത്തെ 
ആശീര്‍വദിച്ച്‌ അനുഗ്രഹിച്ച്‌ യാത്രയാക്കിയത്‌ അഭിവന്ദ്യ പിതാ 
വായിരുന്നു. എം.സി.വൈ.എം പ്രസ്ഥാനത്തിന്റെ നേതൃത്വ 
ത്തില്‍ പദയാത്ര ആരംഭിക്കാന്‍ പ്രോത്സാഹനം നല്‍കിയതും 
പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും സഭയിലെ 
യുവത്വത്തെ വിശ്വസിക്കാനും പദയാത്ര യുവജന പ്രസ്ഥാന 
ത്തിന്റെ നേതൃത്വത്തില്‍ മാത്രമായിരിക്കുമെന്ന്‌ ഉറപ്പാക്കാനും 
അഭിവന്ദ്യ പിതാവ്‌ ശ്രദ്ധിച്ചു. 


സിറിള്‍ ബസേലിയോസ്‌ കാതോലിക്കാ ബാവയുടെ കാല 
ത്താണ്‌ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ വിശുദ്ധനായി 
്രഖ്യാപിക്കുന്നതിനു വേണ്ട കാനോനിക നടപടികള്‍ക്ക്‌ സഭ 
യില്‍ തുടക്കം കുറിച്ചത്‌. പദയാത്രികരുടെ എണ്ണം വര്‍ദ്ധിക്കു 
വാന്‍ ഇതും ഒരു കാരണമായി. വൈദീകജില്ലകളില്‍ നിന്നും 
വിവിധ ഭ്രദാസനങ്ങളില്‍ നിന്നുമുള്ള പദയാത്രികരോടൊപ്പം 
കേരളത്തിന്‌ പുറത്തു നിന്ന്‌ (ബാഹ്യ കേരള മിഷന്‍) പദയാ 
ര്രികര്‍ സംഘമായി എത്തിത്തുടങ്ങുന്നത്‌ ഈ കാലത്തിലാണ്‌. 
വിവിധ ഭദ്രാസനങ്ങളുടെ നേതൃത്വത്തില്‍ നടക്കുന്ന പദയാ 
ശ്രകളെ ഏകോപിപ്പിക്കുവാന്‍ എം.സി.വൈ.എം സഭാതല സമി 
തിയെ ചുമതലപ്പെടുത്തിയതും ഈ കാലഘട്ടത്തിലാണ്‌. 


മോറാന്‍ മോര്‍ ബസേലിയോസ്‌ കര്‍ദ്ദിനാള്‍ ക്ലിമ്മീസ്‌ 
കാതോലിക്കാബാവ 2007 ല്‍ പദയാര്രയില്‍ ആദ്യന്തം പങ്കു 
ചേര്‍ന്നു. പിന്നീട്‌ വിവിധ വര്‍ഷങ്ങളിലായി മുന്ന്‌ പ്രാവശ്യം 
കാതോലിക്കാബാവ പദയാത്രയിൽ പൂര്‍ണ്ണമായും പങ്കു 
ചേര്‍ന്നു. പദയാത്രയിൽ ഉടനീളം പങ്കുചേരുന്ന ആദ്യ മെത്രാ 
പ്പോലീത്താ എന്ന ബഹുമതിയും പിതാവിന്‌ സ്വന്തമാണ്‌. 
2007 ല്‍ മാര്‍ ഈവാനിയോസ്‌ പിതാവിനെ ദൈവദാസനായി 
പ്രഖ്യപിച്ചതിനുശേഷം പദയാത്രികരുടെ എണ്ണത്തില്‍ അഭൂ 
തപൂര്‍വ്വമായ വര്‍ദ്ധന ഉണ്ടായിട്ടുണ്ട്‌. പദയാത്ര സംഘം 15-90 
തീയതി രാവിലെ കബറില്‍ എത്തിച്ചേരുന്ന രീതി മാറ്റി 14-90 
തീയതി വൈകിട്ട്‌ കബറില്‍ എത്തി ചേരുകയും പിന്നീട്‌ 
സന്ധ്യാപ്രാര്‍ത്ഥനയ്ക്കുശേഷം മെഴുകുതിരി പ്രദക്ഷിണവും 
ജൂലൈ 15 ന്‌ വിശുദ്ധ കുര്‍ബാനയും കബറിങ്കല്‍ ധൂപ്രപാര്‍ത്ഥ 
നയും എന്ന ക്രമീകരണം നടത്തിയത്‌ അഭിവന്ദ്യ ബാവ തിരു 
മേനിയാണ്‌. ബാവ തിരുമേനി പദയാത്രികന്‍ ആയതിനുശേഷം 
പദയാത്രയിൽ പങ്കുചേരുന്ന പിതാക്കന്മാരുടെയും വൈദീക 
രുടെയും സന്യസ്തരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും 
പങ്കാളിത്തം വര്‍ദ്ധിച്ചു എന്നതും ചരിത്രമാണ്‌. 


ജൂലൈ മാസം 1-00 തീയതി മുതല്‍ മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയുടെ എല്ലാ ദൈവാലയങ്ങളിലും മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെ ഛായാചിത്രം അലങ്കരിക്കുകയും 
പ്രത്യേകം പ്രാര്‍ത്ഥനകളും ശുശ്രുഷകളും ആരംഭിക്കുകയും 
ചെയ്യുന്നു. എം.സി.വൈ.എം പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തില്‍ 
ഇടവക/ജില്ലാ/മേഖല തലങ്ങളില്‍ പദയാത്രയ്ക്ക്‌ ഒരുക്കമായി 
ഇവാനിയന്‍ ധ്യാനം ക്രമീകരിക്കുന്നു. പദയാത്രയിൽ പങ്കു 
ചേരുന്നവര്‍ ജൂലൈ 1 മുതല്‍ തന്നെ നോമ്പിലും (01090) 
ഷ്ഠാനങ്ങളിലും മുഴുകുന്നു. ജൂലൈ 9 ന്‌ വൈകിട്ട്‌ പെരുനാട്‌ 
കുരിശുമല ദൈവാലയത്തില്‍ കുരിശിന്റെ വഴിയും പദയാത്ര 
ഒരുക്കധ്യാനവും നടത്തുന്നു. 10 ന്‌ പ്രഭാത്പ്രാര്‍ത്ഥനയും അഭി 
വന്ദ്യ പിതാക്കന്മാരുടെ മുഖ്യകാര്‍മ്മികത്വത്തിലുള്ള വിശുദ്ധ 
കുര്‍ബാനയ്ക്കും ശേഷം പദയാത്ര ആരംഭിക്കുന്നു. ഈ 
വര്‍ഷം ജൂലൈ 15 ഞായറാഴ്ച ആയതിനാല്‍ ജൂലൈ 14 ന്‌ 
മാര്‍ ഈവാനിയോസ്‌ അനുസ്മരണം ക്രമീകരിച്ചിരിക്കുന്നതി 
നാല്‍ ജൂലൈ 8 ന്‌ പദയാത്ര ഒരുക്കധ്യാനവും തുടര്‍ന്ന്‌ ജൂലൈ 
9 ന്‌ പദയാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. 

മലങ്കരയുടെ കെടാവിളക്കായ മാര്‍ ഈവാനിയോസ്‌ പിതാ 
വിന്റെ ദീപ്തസ്മരണ നിലനിര്‍ത്തുക എന്ന ലക്ഷ്യത്തോടെ 
1978 ല്‍ ഒരു ചെറുസംഘം നടത്തിയ പദയാത്ര ഇന്ന്‌ പതിനാ 
യിരങ്ങളുടെ പങ്കാളിത്തത്തോടെ പട്ടം കത്തീഡ്രലിലെത്തു 
മ്പോള്‍ അതൊരു വലിയ വിശ്വാസപ്രഖ്യാപനം കൂടിയായി 


8036081 2018... 


1 


സറേറാറ 


v 


കവര്‍ 


മാറുന്നു. തിരുവല്ല, മാവേലിക്കര, മാര്‍ത്താണ്ഡം, ഗുഡ്ഗാവ്‌ 
എന്നീ ഭദ്രാസനങ്ങളില്‍ നിന്നും പൂനൈ-കട്കി എക്സാര്‍ക്കേ 
റ്റില്‍ നിന്നും ഭ്രദാസനത്തിനു പുറത്തുള്ള കേന്ദ്രങ്ങളില്‍ നിന്നും 
എത്തുന്ന പദയാത്രകള്‍ പ്രധാന പദയാത്രയോട്‌ ചേര്‍ന്ന്‌ പട്ടം 
കത്തീഡ്രലില്‍ എത്തിച്ചേരുന്നു. മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭ ഇന്ന്‌ കേരളത്തിന്റെ അതിര്‍ത്തികള്‍ വിട്ട്‌ തമി 
ഴ്നാട്ടിലേക്കും, കര്‍ണ്ണാടകയിലേക്കും, ആന്ധ്രയിലേക്കും, ഒറീ 
സ്സയിലേക്കും, സിക്കിമിലേക്കും, ്രിപുരയിലേക്കും, പഞ്ചാബി 
ലേക്കും മിഷന്‍ പ്രദേശങ്ങള്‍ വ്യാപിപ്പിച്ചുകൊണ്ട്‌ മാര്‍തോമാ 
ശ്ലീഹാ പകര്‍ന്നു നല്‍കിയ വിശ്വാസ ദീപശിഖ അനേകര്‍ക്ക്‌ 
കൈമാറുന്നു. വൃതൃസ്ത ദേശങ്ങളില്‍ നിന്നുള്ളവര്‍, 
വ്യത്യസ്ത ഭാഷകള്‍ സംസാരിക്കുന്നവര്‍, വ്യത്യസ്ത ഭക്ഷണ 
സംസ്കാരവും, വേഷവിധാനവുമുള്ളവര്‍ മാര്‍ ഈവാനിയോസ്‌ 
എന്ന പുണ്യപിതാവിന്റെ മാദ്ധ്യസ്ഥം തേടി പദയാത്രയിൽ പങ്കു 
ചേരുമ്പോള്‍ അത്‌ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ 
യുടെ ഒരു ചെറുപതിപ്പായി മാറുന്നു. വിദൂരദേശങ്ങളില്‍ നിന്ന്‌ 
കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും സഹിച്ച്‌ പദയാത്രയിൽ 
പങ്കുചേരുന്നവര്‍ തൊട്ടടുത്ത വര്‍ഷങ്ങളില്‍ അനേകരെ കൂട്ടി 
ക്കൊണ്ടു വരുകയും ചെയ്യുന്നു. 


മാര്‍ ഈവാനിയോസ്‌ പിതാവ്‌ ഒരത്ഭുതമാണ്‌. ഓരോ പദ 
യാത്രയും അത്ഭുതങ്ങളുടെ തുടര്‍ച്ചയും. തോരാമഴയിലും 
കത്തിക്കാളുന്ന വെയിലിലും ജപമാലയുടെ ഭക്തിയില്‍ പരി 
ശുദ്ധപിതാവിന്റെ മാദ്ധ്യസ്ഥം യാചിച്ച്‌ പതിനായിരങ്ങള്‍ ആ 
പുണ്യപിതാവിന്റെ കബറിടത്തിലെത്തുമ്പോള്‍ ലക്ഷ്യം ഒന്നു 
മാത്രം യേശുനാഥനോട്‌ കൂടുതല്‍ അടുക്കുക. നിരവധി നിയോ 
ഗങ്ങളുമായി യാത്രയ്ക്കിറങ്ങുന്നവരും, അനുഗ്രഹങ്ങളുടെ 
വലിയ കഥകള്‍ പറഞ്ഞ്‌ നന്ദിയോടെ യാത്രയുടെ ഭാഗമാകു 


5030021 2018 


ന്നവരും തങ്ങളുടെ സങ്കടക്കടലില്‍ നിന്ന്‌ മോചനമാഗ്രഹിച്ച്‌ 
പദയാത്രയുടെ ഭാഗമാകുന്നവരും നിരവധി. അതിനവരെ പ്രേരി 
പ്പിക്കുന്നതാകട്ടെ പിതാവിന്റെ മദ്ധ്യസ്ഥ ശക്തിയിലുള്ള ആഴ 
മേറിയ വിശ്വാസവും. ആ വിശ്വാസം അടുത്തു നിന്ന്‌ അറിയു 
മ്പോള്‍ ആ യുഗപുരുഷനെ വീണ്ടും വീണ്ടും അവര്‍ പ്രണമി 
ക്കുന്നു. നിരത്തുകളില്‍ നാം സാധാരണ കാണുന്ന നിരവധി 
പദയാത്രകളില്‍ നിന്ന്‌ ഈ തീര്‍ത്ഥാടന പദയാത്ര മാത്രം 
എന്തുകൊണ്ട്‌ വ്യത്യാസപ്പെടുന്നു ?. ഓരോ വര്‍ഷവും പദ 
യാത്രയില്‍ പങ്കെടുക്കാനെത്തുന്നവരുടെ എണ്ണം ഇരട്ടിയില 
ധികം. വീണ്ടും വീണ്ടും പങ്കെടുക്കാനും നടക്കാനും പ്രേരിപ്പി 
ക്കുന്ന എന്തോ ഒന്ന്‌ ഇതിലുണ്ടെന്നത്‌ അനുഭവിച്ചറിഞ്ഞ 
വാസ്തവം. യാര്രയിലൊക്കെയും എല്ലാം വിട്ടുപേക്ഷിച്ച്‌ 
സര്‍വ്വസംഗപരിത്യാഗിയായി എല്ലാം ദൈവത്തില്‍ ആശ്രയിച്ച്‌ 
ജീവിച്ച പിതാവ്‌ ഒപ്പം നടക്കുന്നത്‌ പദയാത്രികര്‍ അറിയുന്നു. 


കബറിങ്കലേക്കുള്ള പദയാത്ര മലങ്കര സഭാമക്കളെ സംബ 
ന്ധിച്ചിടത്തോളം വൈകാരിക അനുഭവം കൂടിയാണ്‌. സഭാ 
പിതാക്കന്മാരും വൈദീകരും വൈദികവിദ്യാര്‍ത്ഥികളും സന്യാ 
സിനികളും കുട്ടികളും യുവാക്കളും സ്ത്രീകളും വൃദ്ധരും 
ഉള്‍പ്പെടുന്ന പ്രാര്‍ത്ഥനാനിരതരായ ഒരു വലിയ സമൂഹ 
ത്തിന്റെ പ്രയാണം അങ്ങേയറ്റം ആത്മീയ ചൈതന്യത്തോടെ 
വിവിധ സമൂഹവിഭാഗങ്ങള്‍ വഴിവക്കില്‍ നിന്ന്‌ ആദരവോ 
ടെയും ഭക്തിയോടെയും അതിലേറെ അത്ഭുതത്തോടെയും 
നോക്കിക്കാണുന്നു. ഇരുപത്തിയഞ്ചു വര്‍ഷത്തിലേറെയായി 
തുടര്‍ച്ചയായി പദയാത്രയിൽ പങ്കെടുക്കുന്നവരും ഒരാഴ്ചക്കാലം 
തങ്ങളുടെ പഠനത്തിനും കലാലയത്തിനും ബൈ പറഞ്ഞ്‌ 
എത്തുന്ന വിദ്യാര്‍ത്ഥികളും, പദയാത്രയിൽ പങ്കെടുക്കുന്ന 
തിനും മാത്രം ലീവെടുത്ത്‌ നാട്ടില്‍ എത്തുന്ന പ്രവാസികളും 


നിത്യക്കാഴ്ചകള്‍. മക്കളില്ലാതെ സങ്കടക്കയത്തില്‍ ആയിരുന്ന 
ദമ്പതികള്‍ പദയാത്രയിൽ പങ്കെടുത്ത്‌ പ്രാര്‍ത്ഥിച്ചതിന്റെ ഫല 
മായി ദൈവം നല്‍കിയ മക്കളുമൊത്ത്‌ പദയാത്രയിൽ പങ്കു 
ചേര്‍ന്ന്‌ ദൈവത്തിന്‌ നന്ദിയര്‍പ്പിക്കുന്നു. 


ദുരിതങ്ങളും രോഗങ്ങളും നിരവധി ആകുലതകളും 
ജൂലൈ മാസത്തിലെ തോരാമഴയില്‍ ഒഴുക്കിക്കളഞ്ഞ്‌ 
സ്നേഹത്തോടെ, അലിവോടെ, നിറവോടെ ദൈവനാമം ഉച്ച 
രിക്കുന്ന തീര്‍ത്ഥാടകര്‍ പകര്‍ന്നു നല്‍കുന്ന പാഠങ്ങള്‍ നിരവ 
ധി. ജീവിതത്തിന്റെ തിരക്കുകളില്‍ നിന്നകന്ന്‌, പതിവുകാഴ്ച 
കളെ മാറ്റിവച്ച്‌ ആത്മീയതയുടെ ആകാശം പുല്‍കാനുള്ള 
വെമ്പല്‍ ഓരോ പദയാത്രികനിലും കാണാനാകും. വ്യാകുല 
തകള്‍ക്കും വിഹ്വലതകള്‍ക്കും അവധി നല്‍കി, പാതയോര 
ത്തുകൂടി ഗുരുവിനെ ധ്യാനിച്ച്‌ പോകുന്നവര്‍ അനുഭവിക്കുന്ന 
ആന്തരികസന്തോഷം വാക്കുകളില്‍ വിവരിക്കാനാകുന്നതുമ 
ല്ല. സ്നേഹത്തിലും ജീവിതവിശുദ്ധിയിലും സ്നാനം ചെയ്യാ 
നാഗ്രഹിക്കുന്നവര്‍ ദൈവത്തിന്റെ ഈര്‍ജ്ജപ്രവാഹങ്ങളെ 
ഏറ്റുവാങ്ങുവാന്‍ നഗ്രശിരസ്കരാകുന്നവര്‍... പദയാത്ര വിസ്മ 
യകരമായ ഒരനുഭവമാകുന്നു. ഏറ്റവും പ്രിയപ്പെട്ട മാസം 
ജൂലൈ ആണെന്ന സുഹൃത്തായ യുവാവിന്റെ വാക്കുകള്‍ 
അതിശയപ്പെടുത്തി, കാരണമായി അവന്‍ പറഞ്ഞത്‌ ജൂലൈ 
തീര്‍ത്ഥാടനപദയാത്രയുടെ കാലമാണെന്നായിരുന്നു. ലോക 
ത്തിന്റെയും ഭാരതത്തിന്റെയും കേരളത്തിന്റെയും വിവിധ ഭാഗ 
ങ്ങളില്‍ നിന്നെത്തുന്നവര്‍ വ്യത്യസ്ത വഴിയിലൂടെ ഒരേ ലക്ഷ്യ 
ത്തിലേക്ക്‌, വന്ദ്യഗുരുവിന്റെ കബറിടത്തിലേക്ക്‌. സ്വന്തം കൂടാ 
രത്തില്‍ നിന്ന്‌ ന്രസായന്റെ കൂടാരത്തിലേക്കുള്ള അകലമാണ്‌ 
ഓരോ പദയാത്രയും, ഒപ്പം ആന്തരികലോകത്തിലേക്കുള്ള 
സഞ്ചാരവും. വാക്കിനെയും ചിന്തയെയും ശുദ്ധീകരിക്കാനും 
അപരനു തുണയാകാനും ഈ പദയാത്ര നമ്മെ സഹായി 
ക്കുന്നു. 


വിവിധ കാലഘട്ടങ്ങളില്‍ എം.സി.വൈ.എം പ്രസ്ഥാന 
ത്തിന്‌ നേതൃത്വം കൊടുത്തിരുന്ന യുവജന നേതാക്കന്മാരും 
ഡയറക്ടര്‍ അച്ചന്മാരും പദയാത്രയെ ഇന്നത്തെ നിലയില്‍ രൂപ 
പ്പെടുത്തുന്നതില്‍ സുപ്രധാന പങ്കുവഹിച്ചവരാണ്‌. പദയാ 
ത്രയ്ക്ക്‌ ഒരുക്കമായി വിവിധ വൈദീകജില്ലകളില്‍ നടക്കുന്ന 
പദയാത്ര ഒരുക്ക ധ്യാനം, പദയാത്ര ക്രമീകരണത്തിനായി പദ 
യാത്ര ഫണ്ട്‌ രൂപീകരണം, പദയാത്രയുടെ ഏറ്റവും മുമ്പിലാ 
യി. മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ ഛായചിത്രം അലങ്ക 
രിച്ച വാഹനം, പദയാത്രികരുടെ ഉപയോഗത്തിനായി എഴുതി 
തയ്യാറാക്കിയ പദയാത്ര മഞ്ജരി, പദയാത്രികര്‍ അണിയുന്ന 
ബാഡ്ജ്‌, പദയാത്ര കടന്നു പോകുന്ന പ്രധാന സ്ഥലങ്ങളി 
ലുള്ള കവല പ്രസംഗങ്ങള്‍, പ്രധാന പദയാത്രയിൽ ഉള്‍പ്പെ 
ടുന്ന തരത്തില്‍ ജില്ലകളില്‍ നിന്നും ആരംഭിക്കുന്ന പദയാത്ര 
കള്‍, ഇവാനിയന്‍ പദയാത്ര അനുഭവക്കുറിപ്പുകള്‍ തുടങ്ങി 
ഒട്ടനവധി കാര്യങ്ങള്‍ പദയാത്രയ്ക്ക്‌ അനുഗുണമായി വന്നു 
ഭവിച്ചു. ഭാരതത്തിന്‌ അകത്തും പുറത്തും മലങ്കര സുറിയാനി 
കത്തോലിക്കാ സഭയിലെ മക്കള്‍ അധിവസിക്കുന്ന ഇടങ്ങളി 
ലെല്ലാം മാര്‍ ഈവാനിയോസ്‌ ദിനത്തോടനുബന്ധിച്ച്‌ പദ 
യാത്ര നടത്തപ്പെടുന്നു എന്നുള്ളത്‌ മലങ്കര സഭ മുഴുവന്‍ പദ 
യാത്രയെ ഹൃദയത്തിലേറ്റി എന്നുള്ളതിന്റെ മകുടോദാഹരണ 
മാണ്‌. മാര്‍ ഈവാനിയോസ്‌ പിതാവിന്റെ മധ്യസ്ഥതയില്‍ 
അഭയം തേടി പ്രാര്‍ത്ഥിച്ചപ്പോള്‍ ലഭിച്ച നന്മകളും ദൈവാനു 


ഗ്രഹങ്ങളും, വേണ്ടത്ര ഒരുക്കമില്ലാതെ പദയാത്രില്‍ പങ്കു 
ചേര്‍ന്നപ്പോള്‍ വന്നു ഭവിച്ച വൈഷമ്യങ്ങളും പങ്കുവയ്ക്കുന്ന 
അനുഭവസാക്ഷ്യവേദികള്‍ ആദ്യ കാലഘട്ടത്തില്‍ തന്നെ പദ 
യാത്രയില്‍ ഉണ്ടായി. പിതാവിന്റെ വിശുദ്ധിയെയും ദൈവാ 
(WO ബോധത്തെയും കുറിച്ചുള്ള പങ്കുവെക്കലായിരുന്നു 
ഓരോ അനുഭവസാക്ഷ്യങ്ങളും, പിതാവിന്റെ മധ്യസ്ഥതയില്‍ 
ശരണപ്പെടാന്‍ അനേകര്‍ക്ക്‌ ഇത്‌ പ്രേരക ശക്തിയായി മാറി. 


സുവര്‍ണ്ണജുബിലി നിറവിലായിരിക്കുന്ന എം.സി.വൈ.എം 
പ്രസ്ഥാനം വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും 
കൂടെയാണ്‌ ഓരോ വര്‍ഷവും പദയാത്രയ്ക്ക്‌ നേതൃത്വം 
കൊടുക്കുക. പദയാത്രയും എം.സി.വൈ.എം പ്രസ്ഥാനത്തിന്റെ 
വളര്‍ച്ചയും പരസ്പര പൂരകങ്ങളാണ്‌. പദയാത്രയ്ക്കു മുമ്പായി 
ഈവാനിയോസ്‌ പിതാവിന്റെ ദര്‍ശനങ്ങളും കാഴ്ചപ്പാടുകളും 
സഭയില്‍ സജീവ ശ്രദ്ധയോ പഠനവിഷയമോ ആയി രൂപപ്പെ 
ട്ടിരുന്നില്ല. ഇവാനിയന്‍ ആശയങ്ങളും ദര്‍ശനങ്ങളും മലങ്കര 
യില്‍ ആകമാനം അറിയുവാന്‍ പദയാത്ര ഒരു നിമിത്തമായെ 
ങ്കില്‍ എം.സി.വൈ.എം എന്നത്‌ വെറും ഒരു സംഘടന എന്ന 
തലം വിട്ട്‌ ആദ്ധ്യാത്മികതയ്ക്ക്‌ കൂടുതല്‍ പ്രാധാന്യം 
കൊടുക്കുന്ന യുവജന പ്രസ്ഥാനമായി മാറാന്‍ പദയാത്ര നിമി 
ത്തമായി. പദയാത്രയിൽ പങ്കുചേര്‍ന്ന്‌ ശുശ്രൂഷകളില്‍ പങ്കാ 
ളിയായി പിന്നീട്‌ എം.സി.വൈ.എം പ്രസ്ഥാനത്തിന്റെ നേതൃ 
നിരയിലേക്ക്‌ അനേകര്‍ കടന്നുവന്നു. യൂണിറ്റ്തലം മുതല്‍ ELBI 
സനതലം വരെയുള്ള എം.സി.വൈ.എം പ്രവര്‍ത്തനങ്ങള്‍ 
ശക്തിപ്പെടുത്തുന്നതിനും ബന്ധങ്ങള്‍ ഈഷ്മളമാകുന്നതിനും 
പദയാത്ര വേദിയായി. ആദ്യനാളുകളില്‍ പദയാത്രയ്ക്ക്‌ പുറം 
തിരിഞ്ഞു നിന്ന വ്യക്തികള്‍ അനേകരായിരുന്നു. പക്ഷേ ദൈവ 
പരിപാലനയില്‍ അതിനെയെല്ലാം അഭിമുഖീകരിച്ച്‌ മുന്നോട്ടു 
പോകാന്‍ പദയാത്രയ്ക്ക്‌ നേതൃത്വം വഹിക്കുന്ന യുവജന സഭ 
യുടെ നേതാക്കന്മാര്‍ക്കായി. ഇന്ന്‌ പദയാത്ര എം.സി.വൈ.എം 
്രസ്ഥാനത്തിന്റേതു മാത്രമല്ല. സഭയുടെ തലവനും പിതാവു 
മായ കാതോലിക്കാബാവയോട്‌ തോളോട്‌ തോള്‍ ചേര്‍ന്ന്‌ സഭാ 
മക്കള്‍ പങ്കെടുക്കുന്ന ഒരു വിശ്വാസ പ്രഘോഷണ സാക്ഷ്യ 
യാത്രയായി മാറി. അഭിവന്ദ്യ പിതാക്കന്മാരുടെ കരങ്ങള്‍ പിടി 
ച്ചുകൊണ്ട്‌ പദയാത്രയുടെ ഏറ്റവും മുമ്പിലായി നടക്കുന്ന 
കുഞ്ഞുകുട്ടികള്‍ വഴിവക്കില്‍ നിന്ന്‌ പദയാത്രയെ വീക്ഷിക്കു 
ന്നവര്‍ക്ക്‌ പോലും പ്രചോദനമായി മാറുന്നു. പദയാത്രയ്ക്ക്‌ 
തുടക്കം കുറിക്കാന്‍ ഒരു നിമിത്തമായതില്‍ എം.സി.വൈ.എം 
പ്രസ്ഥാനം അഭിമാനിക്കുന്നു. 


ജയ്‌ ജയ്‌ എം.സി.വൈ.എം 
ജയ്‌ ജയ്‌ മാര്‍ ഈവാനിയോസ്‌ 


ജൂലൈ 2018 — / 


1 


സറേറാറ 


LU 


കവര്‍ 


കേരളം അന്തര്‍ദ്ദേശീയതലത്തില്‍ ശ്രദ്ധിക്കപ്പെട്ടത്‌ 
പ്രധാനമായും വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ രംഗങ്ങളില്‍ 
കൈവരിക്കാനായ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്‌. ഈ 
മേഖലകളില്‍ കേരളം ആര്‍ജിച്ച പുരോഗതി 'കേരളാ 
മോഡല്‍” എന്നപേരില്‍ പരക്കെ അംഗീകരിക്കപ്പെട്ടു. 
വിവേചനങ്ങളോ വേര്‍തിരിവുകളോ ഇല്ലാതെ സമൂഹത്തിലെ 
എല്ലാ വിഭാഗങ്ങള്‍ക്കും പൊതു വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള 
സാധ്യതയും ആര്‍ജ്ജവവും ഫലപ്രദമായി ഉപയോഗിക്കാന്‍ 
കേരള സമുഹത്തിനു കഴിഞ്ഞതിനാല്‍, സാമൂഹിക വികസന 
സൂചികയില്‍ വികസിത രാജ്യങ്ങള്‍ക്കൊപ്പം നിലയുറപ്പിക്കാന്‍ 
കേരളത്തിന്‌ കഴിഞ്ഞു. ഉയര്‍ന്ന സാക്ഷരത, എല്ലാവിഭാഗ 
ങ്ങള്‍ക്കും ലഭ്യമായ സാര്‍വൃത്രിക വിദ്യാഭ്യാസം, കുറഞ്ഞ 
കൊഴിഞ്ഞുപോക്ക്‌, മെച്ചപ്പെട്ട പൊതു വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളും സൌകര്യങ്ങളും, തലയെടുപ്പുള്ള ഉന്നത 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ ഒക്കെക്കൂടി വിദ്യാഭ്യാസ 
മേഖലയില്‍ തനതായ ഓന്നത്യം സൂക്ഷിക്കുവാന്‍ 


5030021 2018 


ഡോ. തോമസുകുട്ടി കെ.വി 


Education is the 
key to success 


കേരളത്തിന്‌ കഴിഞ്ഞു. എന്നാല്‍ കഴിഞ്ഞ രണ്ടുപതിറ്റാ 
ണ്ടിലേറെയായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയില്‍ 
വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങള്‍ പ്രത്യേകിച്ച്‌ ഗുണനിലവാ 
രത്തില്‍ ഉണ്ടായ അപകടകരമായ തകര്‍ച്ചയും അഖിലേന്ത്യാ 
മത്സരപ്പരീക്ഷകളില്‍ നമ്മുടെ യുവജനങ്ങളുടെ പിന്തള്ള 
പ്പെടലും ആശങ്കയോടെ മാത്രമേ നോക്കി കാണാന്‍ കഴിയൂ. 
നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന 
മൂല്യത്തകര്‍ച്ചയും മറ്റുവീഴ്ചകളും നിസ്സംഗതയോടെ 
കണ്ടുനില്‍ക്കുന്നത്‌ നമ്മെ കൂടുതല്‍ അപകടങ്ങളിലേക്കു 
നയിക്കും. 


കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി നമ്മുടെ വിദ്യാഭ്യാസ 
രംഗത്ത്‌ സംഭവിച്ച വലിയ മാറ്റം അതിന്റെ എണ്ണത്തിലുള്ള 
വളര്‍ച്ചയാണ്‌. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം പല 
മടങ്ങായി വര്‍ധിച്ചു. പുതിയ ന്യൂ ജനറേഷന്‍ കോഴ്സുകളും 


സ്ഥാപനങ്ങളും രംഗപ്രവേശം ചെയ്തു. കോളേജുകളുടെയും, 
സര്‍വൃകലാശാലകളുടെയും സ്വയംഭരണ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളുടെയും എണ്ണത്തില്‍ വലിയ വര്‍ധനവുണ്ടായി. 
എന്നാല്‍ അടിസ്ഥാന വിദ്യാഭ്യാസ സംവിധാനം അതിന്റെ 
സ്വതസിദ്ധമായ ന്യൂനതകളോടെ നിലനിന്നു. പൊതു 
വിദ്യാഭ്യാസ സംവിധാനത്തെ കാലോചിതമായി പരിഷ്കരി 
ക്കാനുള്ള ശ്രമങ്ങള്‍ നടന്നില്ല എന്നല്ല, ആ പരിശ്രമങ്ങള്‍ 
ഗുണത്തേക്കാള്‍ ഏറെ ദോഷം ചെയ്തു എന്നതാണ്‌ സത്യം. 
ഗുണനിലവാരം, സാംഗത്യം, സര്‍ഗാത്മകത, നൈപുണ്യം, 
സാമുഹ്യനീതി, തൊഴില്‍ സാധ്യത എന്നിങ്ങനെ വിദ്യാഭ്യാസ 
സ്ര്രദായത്തില്‍ അനിവാര്യമായി ഉണ്ടാകേണ്ട സവിശേഷ 
തകള്‍ ഉറപ്പുവരുത്താന്‍ കഴിയാതെ വിദ്യാഭ്യാസ മേഖല 
പടര്‍ന്നുപന്തലിച്ചു. തല്‍ഫലമായി വളര്‍ച്ചക്ക്‌ ആനുപാതി 
കമായ ഗുണനിലവാരം നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്ക്‌ 
നഷ്ടമായി. കോളേജുകളില്‍നിന്നു പഠിച്ചിറങ്ങുന്ന യുവതീ 
യുവാക്കള്‍ക്ക്‌ വിദ്യാഭ്യാസ യോഗ്യതക്ക്‌ അനുയോജ്യമായ 
തൊഴില്‍ സാധ്യത ഇല്ലാതായി. പരമ്പരാഗത അടിസ്ഥാന 
വിഷയങ്ങളും മാനവീകവിഷയങ്ങളും പുതുതലമുറക്ക്‌ 
അനാകര്‍ഷകമായതും, അതിലേക്കു സമര്‍ഥരുടെ ഒഴുക്ക്‌ 
നിലച്ചതും നമ്മുടെ സാമൂഹൃ സാമ്പത്തിക രംഗങ്ങളില്‍ 
വരുത്താന്‍ പോകുന്ന തിരിച്ചടികള്‍ നിസ്സാരമാകില്ല. 


വിദ്യാഭ്യാസ വ്യാവസായിക ബന്ധവും 
തൊഴിലില്ലായ്മയും 


അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ ഏറ്റവും വലിയ 
പ്രശ്നം തൊഴിലില്ലായ്മയാണ്‌. ഭാരതത്തിലെ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍ കഷ്ലാര്‍ക്കന്മാരെ സൃഷ്ടിക്കാനുള്ള ഫാക്ടറികളാ 
ണെന്നു മഹാത്മാഗാന്ധി അഭിപ്രായപ്പെട്ടത്‌ ഈ മേഖലയില്‍ 
കാലോചിതമായ ഇടപെടലുകള്‍ ആവശ്യമാണെന്ന്‌ 
വ്യക്തമാക്കാനാണ്‌. എന്നാല്‍ ഇന്നത്തെ ബിരുദ-ബിരുദാനന്തര 
യോഗ്യതയുള്ള ഉദ്യോഗാര്‍ഥിക്കു മറ്റു പരിശീലനമോ തീവ്രമായ 
തയ്യാറെടുപ്പുകളോ കൂടാതെ ക്ലാര്‍ക്കുമാരുടെ പരീക്ഷയില്‍ 
പോലും കടന്നുകൂടാനാവില്ല. അഭ്യസ്തവിദ്യരായ യുവ 
ജനങ്ങള്‍ ഏതു രാജ്യത്തിന്റെയും വലിയ സമ്പാദ്യമാണ്‌. 
കാര്‍ഷിക വ്യാവസായിക, വാണിജ്യ, ശാസ്ത്ര സാങ്കേതിക 
മേഖലകളുടെ പരിപോഷണത്തിനും നവീകരണത്തിനും 
കാരണവും പ്രേരണയും വിദ്യാഭ്യാസ മേഖലയുടെ വളര്‍ച്ചയും 
വിദ്യാസമ്പന്നരുടെ വര്‍ദ്ധനയുമാണ്‌. ഏതു വികസിത 
രാജ്യത്തിന്റെയും സാമ്പത്തിക വളര്‍ച്ചയുടെ അടിത്തറ 
യാണിത്‌. വിദ്യാഭാസമേഖലയിലെ പഠനഗവേഷണ 
ങ്ങളുടെയും നവീനാശയ രൂപീകരണങ്ങളുടെയും പരിണിത 
ഫലമായി ഉത്പാദനമേഖലയിലെ വളര്‍ച്ചക്കും വികസന 
ത്തിനും ആവശ്യമായ സാങ്കേതികവിദ്യയും മാനവശേഷിയും 
ഗ്രദാനം ചെയ്യുവാനുള്ള ദയത്യമാണ്‌ വിദ്യാഭ്യാസ 


മേഖലക്കുള്ളത്‌. എന്നാല്‍ നമ്മുടെ വിദ്യാഭ്യാസ മേഖല 
പടര്‍ന്നുപന്തലിച്ചെങ്കിലും, ആ വളര്‍ച്ചക്ക്‌ ആനുപാതികമായ 
മുന്നേറ്റം വ്യവസായിക വാണിജ്യമേഖലകളില്‍ ഉണ്ടായില്ല. 
നാടിന്റെ ഉല്‍പാദന സേവനമേഖലകളും സാമ്പത്തികരംഗം 
പൊതുവെയും നേരിടുന്ന വെല്ലുവിളികള്‍ ഏറ്റെടുക്കുവാന്‍ 
പാകത്തില്‍ വിദ്യാഭ്യാസ മേഖലയെ പരിവര്‍ത്തനം ചെയ്യുവാന്‍ 
നമുക്ക്‌ കഴിഞ്ഞില്ല. വര്‍ഷങ്ങളുടെ പാരമ്പര്യവും തലയെടുപ്പും 
അവകാശപ്പെടുന്ന സ്ഥാപനങ്ങള്‍ പോലും കഴിഞ്ഞ രണ്ടു 
പതിറ്റാണ്ടിനുള്ളില്‍ സവിശേഷമായ നൈപുണ്യമോ 
ഉല്‍പാദന മേഖലകളെ ത്വരിതപ്പെടുത്തുവാന്‍ പര്യാപ്തമായ 
വിശേഷ സംഭാവനകളോ നല്‍കാന്‍കഴിയാതെ കേവലം 
“ നിലനില്‍ക്കുക” മാത്രം ചെയ്തു. നമ്മുടെ പൊതുവിദ്യാഭ്യാസ 
മേഖലയും ഉന്നതവിദ്യാഭാസ മേഖലയും ഇനിയും ഇതിനോട്‌ 
പ്രതികരിക്കുവാന്‍ അനുയോജ്യമായ 
കാലാവസ്ഥയിലല്ലതാനും. മറിച്ച്‌ വിദ്യാഭ്യാസം നേടി 
ഏതുതൊഴിലും മാന്യമായി കാണേണ്ടിടത്തു, “മാന്യമായ” 
തൊഴില്‍തേടി അലഞ്ഞു നിരാശരായി, ശാരീരികാ 
ധ്വാനത്തോടുള്ള വിരക്തി ബലപ്പെടുത്തി തൊഴിലന്വേഷ 


കരായി നിലകൊള്ളുന്ന ഇന്നത്തെ സാഹചര്യം നമ്മുടെതന്നെ 
സൃഷ്ടിയാണ്‌. 


ജൈവിക ബന്ധം നഷ്ടപ്പെട്ട ഗവേഷണവും പഠനവും 


ദേശീയ പ്രാധാന്യമുള്ള ഒരുപിടി ഗവേഷണ കേന്ദ്രങ്ങളും 
ദേശീയ പഠനകേന്ദങ്ങളും കേരളത്തിലുണ്ട്‌. കാസര്‍ 
ഗോഡുള്ള സെന്റ്രല്‍ പ്ലാന്റേഷന്‍ ക്രോപ്‌ റിസര്‍ച്ച്‌ 
ഇന്‍സ്റ്റിട്യൂട്ട്‌, ഇന്ത്യന്‍ ഇന്‍സ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ സ്പൈസസ്‌ റിസര്‍ച്ച്‌ 
കോഴിക്കോട്‌, സെന്‍ട്രല്‍ ട്യൂബര്‍ ക്രോപ്‌ റിസര്‍ച്ച്‌ ഇന്‍സ്റ്റിറ്ഡ്യൂട്ട 
എന്നിങ്ങനെ കാര്‍ഷികമേഖലയിലെ ഓരോവിളകള്‍ക്കും 
ഗവേഷണകേന്ദ്രങ്ങള്‍ ഇവിടു . അടുത്തകാലത്ത്‌ നിലവില്‍വന്ന 


ചില ദേശീയ പഠനകേന്ദ്രങ്ങളില്‍ പ്രധാനപ്പെട്ടവയാണ്‌ ഇന്ത്യന്‍ 


an 


കാഹളം 


4 
P 


ഇന്‍സ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ മാനേജ്മന്റ്‌ കോഴിക്കോട്‌, തിരുവനന്തപുരം 
ഐസെര്‍, ഇന്ത്യന്‍ ഇന്‍സ്ടിട്യൂറ്‌ ഓഫ്‌ സ്പേസ്‌ ടെക്നോളജി 
പാലക്കാട്‌, ഇന്ത്യന്‍ ഇന്‍൯സ്റ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ ടെക്നോളജി കണ്ണൂര്‍, 
നാഷണല്‍ ഇന്‍സ്റ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ ഡയറി ടെക്നോളജി, 
നാഷണല്‍ ഇന്‍സ്റിറ്റ്യൂട്ട്‌ ഓഫ്‌ ഫാഷന്‍ ടെക്നോളജി കണ്ണൂര്‍ 
മുതലായവ. എന്നാല്‍ ഈ ഗവേഷണകേന്ദ്രങ്ങളും നമ്മുടെ 
പൊതു വിദ്യാഭാസ സ്ഥാപനങ്ങളും തമ്മില്‍ ഒരു ജൈവിക 


ബന്ധം ഇനിയും ഉണ്ടായിട്ടില്ല. 
പൊതുവിദ്യാഭ്യാസ രംഗം 


ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനമാണ്‌ 
വിദ്യാഭാസം. ഈ രംഗത്ത്‌ വരുത്തുന്ന പരിഷ്കാരങ്ങളും 
നടപടികളും വളരെ ശ്രദ്ധയോടും ജമഠ്രഗതയോടും 
നടത്തേണ്ടതാണ്‌. ഗൌരവമായ ചിന്തയില്ലാതെ മാറിമാറിവരുന്ന 
സര്‍ക്കാരുകളും രാശ്ടരീയ നേതൃത്വവും നടത്തിയ പരിഷ്കാര 
ങ്ങളും നടപടികളും ഈ രംഗത്തെ വളര്‍ത്തിയില്ല എന്ന്‌ 
മാത്രമല്ല, അപകടകരമായ ഒട്ടേറെ പ്രശ്നങ്ങള്‍ സൃഷ്ടിക്കു 
കയും ചെയ്തു. സാര്‍വ്്രതിക വിദ്യാഭാസത്തിന്റെ പേരില്‍ 
പത്താംക്ലാസ്സുവരെ എല്ലാവരെയും വിജയിപ്പിക്കുവാനുള്ള 
തീരുമാനംപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുഴുവന്‍ 
പ്രതികൂലമായി ബാധിക്കുന്ന വളരെയധികം തീരുമാനങ്ങള്‍ 
ഉദാഹരണമായുണ്ട്‌. 


5 വയസ്സായ എല്ലാവരെയും സ്‌കൂളില്‍ എത്തിക്കാന്‍ 
കഴിഞ്ഞത്‌ നമ്മുടെ മികവാണ്‌, സംശയമില്ല. എന്നാല്‍ 
സ്കൂളില്‍ എത്തുന്ന എല്ലാവരെയും 18 വയസ്സില്‍ കോളേജില്‍ 
എത്തിക്കാനുള്ള പരിശ്രമം ഒരു വികസ്വര രാജ്യത്തിന്‌ 
അഭികാമ്യമല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയില്‍ മികവ്‌ 
പുലര്‍ത്താന്‍ കഴിയുന്നവര്‍ പഠന ഗവേഷണ പ്രവര്‍ത്തന 
ങ്ങളുമായി മുന്നോട്ടു പോകേണ്ടതുണ്ട്‌. എന്നാല്‍ വിവിധ 
മേഖലകളില്‍ സിദ്ധിയും, വാസനയുമുള്ള ധാരാളം 
യുവജനങ്ങള്‍ ഉന്നത വിദ്യാഭ്യാസ മേഖലയില്‍ അവരുടെ 
കഴിവ്‌ പ്രകടിപ്പിക്കുവാനോ, ആവശ്യമായ നൈപുണ്യം 
നേടാനോ ആവാതെ പിന്തള്ളപ്പെട്ടുപോകുന്ന കാഴ്ച ഇന്ന്‌ 
സര്‍വ്വസാധാരണമാണ്‌. ശാരീരികാദ്ധ്വാനമില്ലാത്ത ഒരു 
തൊഴില്‍ കിട്ടുംവരെ (പത്യേകിച്ചൊരു ലക്ഷ്യമില്ലാതെ 
പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവജനങ്ങള്‍ നല്ല സൂചനയല്ല 
നല്‍കുന്നത്‌. 


സ്കൂള്‍തലത്തില്‍ പ്രത്യേക തൊഴില്‍ നൈപുണ്യം 
നല്കുന്നതിനാരംഭിച്ച വി.എച്ച്‌.എസ്‌.ഇ ഇന്ന്‌ അത്ര മെച്ചമായ 
അവസ്ഥയിലല്ല. പത്താം ക്ലാസിനു ശേഷം വിദ്യാര്‍ഥികളെ 
അവരുടെ അഭിരുചിക്കനുസരിച്ചു വിവിധ തൊഴില്‍ 
മേഖലകളിലേക്ക്‌ തിരിച്ചുവിടുന്നതിനും, തെരഞ്ഞെടുക്കുന്ന 
മേഖലയില്‍ പരിശീലനവും തൊഴില്‍ നൈപുണ്യവും 
നല്‍കുന്നതിനുമാണ്‌ വി. എച്ച്‌. എസ്‌. ഇ ആരംഭിച്ചത്‌. 


503002] 2018 


തെരഞ്ഞെടുത്ത മേഖലയില്‍ തൊഴില്‍ നല്‍കി, 
ആ മേഖലയില്‍ തുടര്‍പഠനത്തിനും കൂടുതല്‍ വൈദഗ്ധ്യം 
നേടുന്നതിനുമുള്ള സൌകര്യം ഒരുക്കേണ്ടതിനു പകരം പ്ലസ്ടു 
സയന്‍സ്‌ സിലബസ്‌ കൂടി പഠിപ്പിച്ചു സര്‍വകലാശാല 
പഠനത്തിന്‌ വാതില്‍ തുറന്നു കൊടുത്തതിന്റെ അപകടം 
ഇനിയും നാം തിരിച്ചറിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുത്ത തൊഴില്‍ 
രംഗത്തു വിദഗ്ദ്ധ തൊഴിലാളി ആയില്ല എന്ന്‌ മാത്രമല്ല, 
ഉന്നതവിദ്യാഭ്യാസ മേഖലയില്‍ മികവ്‌ പുലര്‍ത്താനും 
ഇക്കൂട്ടര്‍ക്ക്‌ ആയില്ല. വേണ്ട്ര ആലോചനയില്ലാത്ത ഇത്തരം 
പരിഷ്കാരങ്ങള്‍ നമ്മുടെ വിദ്യാഭാസ മേഖലക്കുണ്ടാക്കിയ 
തിരിച്ചടികള്‍ ചില്ലറയല്ല. 


വിവര സാങ്കേതികതയുടെ മേഖലയില്‍ നമ്മുടെ 
പൊതുവിദ്യാഭ്യാസ മേഖല നടത്തിയ ഇടപെടലുകള്‍ വളരെ 
പ്രശംസാര്‍ഹമാണ്‌. ഐ സി ടി വിദ്യാഭ്യാസം കൊണ്ട്‌ ലോകം 
വിഭാവനചെയ്ത പ്രയോജനം നമ്മുടെ വിദ്യാര്‍ഥികള്‍ക്ക്‌ 
സമ്രഗമായി ലഭിച്ചില്ല എങ്കിലും ഇന്ത്യയിലെ ഇതര 
സംസ്ഥാനങ്ങളേക്കാള്‍ കേരളം ഏറെ മുന്നോട്ടു പോയി 
എന്നതില്‍ സംശയമില്ല. 


എന്‍ട്രന്‍സ്‌ ജ്വരം 


പഠനമികവിന്റെ അളവുകോല്‍ എഞ്ചിനീറിംഗിനോ, 
മെഡിസിനോ അഡ്മിഷന്‍ കിട്ടുന്നതാണെന്ന ചിന്തയാണ്‌ 
ഇന്ന്‌ പൊതുസമൂഹത്തിനുള്ളത്‌. മികവുള്ളവര്‍ക്കു അതിനുള്ള 
അവസരവുമുണ്ട്‌. എന്നാല്‍ പ്ലസ്‌ ടു പഠിക്കുന്ന മുഴുവന്‍പേരും 
ഭീമമായ പണംമുടക്കിയായാലും ഡോക്ടറാവാനുള്ള പരിശ്രമ 
ത്തിലാണ്‌. സമൂഹത്തിന്റെ ചിന്തയും, മാതാപിതാക്കളുടെ 
നിര്‍ബന്ധവും ഈ വഴിക്കാണ്‌. ഒരു ന്യൂനപക്ഷം വിജയിക്കു 
മ്പോള്‍ ഭൂരിഭാഗം പേരും പരാജിതരായി പിന്മാറുന്നു. 
സാഹിത്യത്തിലും, അടിസ്ഥാന ശാസ്ത്ര മാനവീക വിഷയ 
ങ്ങളിലും ഒരുപക്ഷെ വിജയം കൈവരിക്കാന്‍ കഴിവുള്ള 
കുട്ടികളായിട്ടും പരാജിതരെപോലെ ജീവിക്കാന്‍ നിര്‍ബന്ധി 
തരായ ധാരാളം കുട്ടികളെ വിദ്യാഭാസത്തിന്റെ ഇടവഴികളില്‍ 
കണ്ടുമുട്ടാനാകും. 


ഉന്നതവിദ്യാഭ്യാസ രംഗം 


നമ്മുടെ സര്‍വ്വകലാശാലകള്‍ രാഷ്രീയ പടലപ്പിണക്ക 
ങ്ങളുടെയും പ്രതികാര പരിഷ്കാരങ്ങളുടെയും കേന്ദ്രമായി. 
അക്കാഡമിക്‌ വിദഗ്ധരുടെ അഭിപ്രായങ്ങളേക്കാള്‍ രാഷ്ടീയ 
കക്ഷികളുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കാ 
നുള്ള വേദിയായാണ്‌ ഇന്നു മിക്ക അക്കാഡമിക്‌ കമ്മിറ്റികളും. 
സര്‍വകലാശാല സെനറ്റും സിന്‍ഡിക്കേറ്റും രാഷ്രീയ 
നിലപാടുകള്‍ക്കനുസരിച്ചാണ്‌ തീരുമാനങ്ങള്‍ കൈക്കൊ 
ള്ളുക. അപൂര്‍വ്ൃവമായിപോലും സര്‍വകലാശാലയുടെ 
ഗുണനിലവാരം വര്‍ധിപ്പിക്കുവാനുള്ള ചര്‍ച്ചുകള്‍ ഉണ്ടാവാറില്ല, 
അത്തരം ചര്‍ച്ചകള്‍ ഉണ്ടാവാത്തത്‌ ആരെയും അലോസര 


പ്പെടുത്തുന്നുമില്ല. അടുത്തകാലത്ത്‌ കേരള ടെക്നിക്കല്‍ 
യൂണിവേഴ്‌ സിറ്റിയില്‍ എഞ്ചിനീയറിംഗ്‌ വിദ്യാര്‍ഥികള്‍ 
സമരംചെയ്‌ തത്‌, നിശ്ചിത നിലവാരമില്ലാത്തവരെയും 
വിജയിപ്പിക്കണം എന്ന ആവശ്യത്തിന്മേലാണ്‌. സര്‍വകലാശാ 
ലയുടെ നിലവാരം ഉയര്‍ത്തുന്നതായിരുന്നില്ല ആരുടേയും 
മുന്തിയ പരിഗണന. അടുത്തകാലത്ത്‌ നടന്ന ഒരു പഠനം 
വെളിപ്പെടുത്തുന്നത്‌ കോളേജുകളില്‍ പ്രവേശനം നേടുന്ന 
വിദ്യാര്‍ത്ഥികളില്‍ നാല്‍പതു ശതമാനത്തോളം കുട്ടികള്‍ 
ഉന്നതവിദ്യാഭാസത്തോടു താല്പര്യം ഉള്ളവരോ പ്രേത്യേക 
ലക്ഷ്യമുള്ളവരോ അല്ല എന്നാണ്‌. അറിവുനേടുന്നതല്ലാതെ 
മറ്റു പല പരിഗണനകളില്‍ കലാശാലാപഠനരംഗത്തു 
വരുന്നവര്‍ കോളേജുകള്‍ തച്ചുടക്കുന്ന, പ്രിന്‍സിപ്പലിനെ 
അധിക്ഷേപിക്കുന്നു, അധ്യാപകരോട്‌ കയര്‍ക്കുന്നു, 
തമ്മില്‍ത്തല്ലി തലകീറി ക്യാമ്പസുകളെ കലാപശാല 
യാക്കുന്നു. നിരവധി കോടതിവിധികള്‍ ഉണ്ടായിട്ടും, 
ക്യാമ്പുസുകളില്‍ സമാധാനം പുലരാത്തതു രാഷ്ട്രീയ 
നിലപാടുകള്‍മൂലമാണ്‌. 


ശാസ്ത്ര സാങ്കേതിക വ്യാവസായിക മേഖലകളിലെ 
പ്രഗല്‍ഭരെ നിശ്ചിത ഇടവേളകളില്‍ ഗസ്റ്റ്‌ ആയി വിളിച്ചു 
അവരുടെ പഠനവിഷയങ്ങളും ഗവേഷണ നേട്ടങ്ങളും 
പുതുതലമുറക്ക്‌ പരിചയപെടുത്തുന്നതിനും, ഉത്തേജിപ്പിക്കു 
ന്നതിനും സര്‍വകലാശാലകളിലും, ഗവേഷണകേന്ദ്രങ്ങളിലും 
പ്രഭാഷണങ്ങള്‍ നടത്താറുണ്ട്‌. ബിരുദാനന്തര, ഗവേഷണ 
വിദ്യാര്‍ഥികള്‍ക്കു പുതു ദര്‍ശനം നല്‍കുന്നതിനാണ്‌ ഇത്തരം 
(ഗസ്റ്റ്‌ ലെക്ചർ) പ്രഭാഷണങ്ങള്‍ നടത്തുക. നമ്മുടെ 
കോളേജുകളില്‍ കഴിഞ്ഞ രണ്ടുപതിറ്റാണ്ടായി, സ്ഥിരം 
അധ്യാപകരേക്കാള്‍ യോഗ്യത കുറഞ്ഞ ഗസ്റ്റ്‌ അധ്യാപകര്‍ 
വര്‍ഷത്തില്‍ നൂറ്റമ്പതു ദിവസത്തില്‍ കൂടുതല്‍ പഠിപ്പിക്കുന്നു 
എന്നത്‌, ഉന്നത ആശയങ്ങള്‍ ALAL അപകടകര 
മാംവിധം മലിനമാക്കാം എന്നതിനുദാഹരണമാണ്‌. 


മാറ്റങ്ങള്‍ തിരിച്ചറിയണം 


കാലാകാലങ്ങളിലുണ്ടാവുന്ന ശാസ്ത്ര സാങ്കേതിക 
മേഖലയിലെ മാറ്റങ്ങളും പുരോഗതിയും നമ്മുടെ 
സര്‍വകലാശാലകളുടെ സിലബസില്‍ എത്രയോ കാലം 
കഴിഞ്ഞാണ്‌ ഇടംപിടിക്കുക. ആല്‍വിന്‍ ടോഫര്‍ (അഹംശി 
ഠീള്ളല്യ) 1980-ല്‍ “ദ്‌ തേര്‍ഡ്‌ വേവ്‌” എന്ന പുസ്തകത്തിലൂടെ 
ലോകത്തെ നിയ്യന്ത്രിക്കാന്‍ പോകുന്ന പുതിയസാങ്കേതിക 
മികവിന്റെ സാധ്യതകള്‍ ചൂണ്ടിക്കാട്ടി. വിവിവരസാങ്കേ 
തികതയുടെ സാധ്യത ഫലപ്രദമായി ഉപയോഗിക്കാത്ത 
സമൂഹം പിന്തള്ളപ്പെടുമെന്ന്‌ അദ്ദേഹം സമര്‍ത്ഥിച്ചു. 
കൃഷിയുടെ ആരംഭത്തോടെ മാനവചരിത്രത്തില്‍ ഉണ്ടായ 
സമൂലപരിവര്‍ത്തനത്തെ അദ്ദേഹം ഒന്നാമത്തെ തിരയായി 
കണ്ടു. തുടര്‍ന്ന്‌ രൂപപ്പെട്ടതാണ്‌ വ്യാവസായിക വിപ്ലവത്തി 
ലൂടെയുണ്ടായ സമഗ്രമാറ്റങ്ങളുടെ കാലം. വിവരസാങ്കേതി 


കതയുടെ ശക്തമായ തിരമാല ആഞ്ഞടിക്കുന്ന മുന്നാമത്തെ 
കാലഘട്ടം വന്നെത്തിയെന്നു മൂന്നരപതിറ്റാണ്ടു മുമ്പ്‌ അദ്ദേഹം 
ചുണ്ടിക്കാട്ടി. പുതിയ അറിവില്‍ നൈപുണ്യം നേടാത്ത 
ഏതുസമൂഹവും ശാസ്ത്രസാങ്കേതികതയുടെ അതിശക്ത 
മായ അടിയൊഴുക്കില്‍ നഷ്ടപ്പെട്ടുപോകുമെന്ന അപകടമാണ്‌ 
ആല്‍വിന്‍ ടോഫര്‍ പ്രവചിച്ചത്‌. ഇന്ന്‌ മുന്നും നാലും ഘട്ടം 
കടന്നു നാം അഞ്ചാമത്‌ ഘട്ടത്തിലേക്ക്‌ കടന്നിരിക്കുന്നു; 
എന്നാല്‍ അതെന്താണെന്നുപോലും നാമറിഞ്ഞിട്ടില്ല. 
കമ്പ്യൂട്ടറും മൊബൈലും ഇന്റര്‍നെറ്റും ഒക്കെ ഉപയോഗി 
ക്കുന്ന നാം വിവരസാങ്കേതികത മുഴുവന്‍ കൈപ്പിടിയില്‍ 
ഒതുങ്ങി എന്നു വിശ്വസിക്കുമ്പോഴും മനുഷ്യര്‍ ഇന്നുവരെ 
സങ്കല്‍പിച്ചതിന്റെ ഒക്കെ അപ്പുറത്താണ്‌ അതിന്റെ വിജ്ഞാന 
സംഭരണശേഷിയും വിതരണസ്വഭാവവും എന്ന സത്യം 
തിരിച്ചറിയാതെ പോകുന്നു. വൈജ്ഞാനികമായ ഈ 
കുതിച്ചുചാട്ടത്തെ (പയോജനപ്പെടുത്താന്‍ നമ്മുടെ 
അക്കാഡമിക്‌ സമൂഹങ്ങള്‍ക്കുപോലും കഴിയുന്നില്ല എന്ന്‌ 
തിരിച്ചറിയുമ്പോഴാണ്‌ നാം എത്ര പുറകിലാണ്‌ യാത 
ചെയ്യുന്നത്‌ എന്ന്‌ ബോധ്യമാവുക. ലോകത്തു സംഭവിക്കുന്ന 
പുതിയ പുതിയ മാറ്റങ്ങള്‍ അപ്പപ്പോള്‍ തിരിച്ചറിയാനും 
സാംശീകരിക്കാനും ആ മേഖലകളില്‍ കൂടുതല്‍ മുന്നേറ്റ 
മുണ്ടാക്കാനും നമ്മുടെ പഠനഗവേഷണരംഗങ്ങള്‍ quem 
മാകണം; നേടുന്ന അറിവുകള്‍ ക്യാമ്പുസുകളിലൂടെ 
കൈമാറ്റപ്പെടുകയും വേണം. വിവരസാങ്കേതികതയുടെ കാലം 
കഴിഞ്ഞിട്ടും നമ്മുടെ സര്‍വുകലാശാലകളുടെ പാഠ്യപദ്ധതി 
യില്‍ ഇനിയും അതുള്‍പ്പെട്ടിട്ടില്ല എന്ന തിരിച്ചറിവ്‌ നമ്മെ 
ആശങ്കപ്പെടുത്തണം. കമ്പ്യൂട്ടര്‍ സാക്ഷരതപോലും ഇല്ലാതെ 
ബി.കോം പഠിച്ചിറങ്ങാം എന്നതുപോലെ ഒട്ടേറെ 
ഉദാഹരണങ്ങള്‍ ഇക്കാരൃത്തില്‍ നമ്മുടെ മുമ്പിലുണ്ട്‌. 
ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ നടുവിലും നമ്മുടെ 
സര്‍വകലാശാലകളിലെ സയന്‍സ്‌ വിദ്യാര്‍ഥികളുടെ 
പഠനസമയത്തിന്റെ സിംഹഭാഗവും അപഹരിക്കുന്ന 
്രാക്ടിക്കല്‍ റെക്കോര്‍ഡ്‌ എഴുത്തു കാലഹരണപ്പെട്ട 
അധ്യയനരീതിയാണെന്ന്‌ തിരിച്ചറിയാന്‍ ഇനി എത്രകാലം 
എടുക്കും. വര്‍ഷങ്ങളായി പരിഷ്കരിക്കാത്ത പാഠ്യപദ്ധതി 
യുമായാണ്‌ ആധുനിക വിദ്യാഭാസത്തിന്റെ വക്താക്കളായി 
നാം നിലകൊള്ളുന്നത്‌. നമ്മുടെ സര്‍വ്വകലാശാലകള്‍ 
കാലോചിതമായി സിലബസ്‌ പരിഷ്കരിക്കാനും പുതിയ 
പുതിയ അറിവുകള്‍ അപ്പപ്പോള്‍ത്തന്നെ സിലബസിന്റെ 
ഭാഗമാക്കാനും നൂതന അറിവിന്റെ പ്രഭവകേന്ദ്രമാകുവാനും 
നിതാന്ത ജാഗ്രത പുലര്‍ത്തേണ്ടതുണ്ട്‌. 


കേരളം വിദ്യാഭ്യാസ മേഖലയില്‍ കൈവരിച്ച നേട്ടങ്ങള്‍ 
വളരെയാണ്‌. നവോത്ഥാന നായകന്മാരുടെ ശക്തമായ 
ഇടപെടലുകളും നിശ്ചയദാര്‍ഡ്യവും അനുകൂല ബൌദ്ധിക 
ഭനതിക സാഹചര്യങ്ങളും പൊതുവിദ്യാഭാസത്തെ ശക്തി 
പ്പെടുത്തി. എന്നാല്‍ സവിശേഷ അറിവിന്റെയും നൈപു 


ആ 
കാഹളം 


Ml 


[1 71511 


മലി 


jooyurs 


സ്പഷ്ടവും നിശ്ചിതവുമായ ലക്ഷ്യങ്ങള്‍ എത്തിപ്പിടിക്കാന്‍ 
ഉതകുന്ന വെളിച്ചവും ഈര്‍ജ്ജവും ആകണം വിദ്യാഭ്യാസം. 
കലാപ കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിനു 
കുളിര്‍മയുടേയും ആശ്വാസത്തിന്റേയും നറുമഴ പൊഴിയിച്ച്‌ 
വരണ്ട പാറയായി മാറിയേക്കാവുന്ന മണ്ണിനെ നനവുറ്റതും 
ഫലഭുയിഷ്ഠവുമാക്കി ഹരിതാഭമാക്കുന്ന വിദ്യാഭ്യാസ സ്രമ്പ 
ദായമാണ്‌ഇന്നിന്റെആവശ്യം. 


പാരടിച്ചു നശിക്കാന്‍ എന്തുക്രൂരതയും കാട്ടി സമ്പത്തു 
സമാഹരിക്കാന്‍, ഭൂമി വെട്ടിപ്പിടിക്കാന്‍, പ്രകൃതിയെ ക്രൂരമായി 
പിച്ചിച്ചീന്താന്‍, അക്രൈസ്തവ മാര്‍ഗ്ഗങ്ങളിലൂടെ അധികാരം 
കൈവശമാക്കാന്‍, അല്‍പം മാത്രമുള്ള നമ്മുടെ ആയുസ്സിനെ 
അര്‍ത്ഥമില്ലാതാക്കിക്കളയുന്ന ഒരു തലമുറ വളര്‍ന്നുവരുന്നത്‌ 
ഭയപ്പാടോടെ മാത്രമെ നോക്കിക്കാണാവൂ. ഒരു കുട്ടിയുടെ മന 
സ്സിന്റേയും അവന്റെ പെരുമാറ്റത്തിന്റേയും നിലവാരത്തില്‍ 


a av 

൭൮ € As ve Ac 
ഡോ. ഷേര്‍ളി സ്റ്യൂവര്‍ട്ട 
മാര്‍ ഇവാനിയോസ്‌ കോളേജ്‌ 


തിരുവനന്തപുരം 


ഉന്നതി ഉണ്ടാക്കുക എന്നതാണ്‌ വിദ്യാഭ്യാസത്തിന്റെ മൌലിക 
കര്‍ത്തവ്യം. 


വിദ്യാഭ്യാസ വിചഷകനായിരുന്ന ഡോക്ടര്‍ രാധാക്യ 
ഷ്ണൻ വിദ്യാഭ്യാസത്തെ ഒരു വ്യക്തിയുടെ ദ്വിതീയ ജന്മ 
മെന്നു വിശേഷിപ്പിക്കുയുണ്ടായി. എല്ലാ ജന്തുക്കളെയും 
പോലെ മനുഷ്യനും ജൈവിക വളര്‍ച്ച നേടുന്നു. വിദ്യാഭ്യാസം 
ഇല്ലെങ്കിലും എന്നാല്‍ വിദ്യാഭ്യാസം അവനിലെ നൂതന മനു 
ഷ്യനെ വളര്‍ത്തുന്നു. ആ പരിണാമത്തില്‍ മനസ്സിനും 
ബുദ്ധിക്കും പരിവര്‍ത്തനം നടക്കുകയുംപക്വത കൈവരിച്ച്‌ 
തന്നെക്കുറിച്ചുതന്നെ നൂതനമായ അവബോധം ഉണ്ടാവു 
കയുംചെയ്യുന്നു. 

നളന്ദ തക്ഷശില പോലുള്ള സര്‍വ്വകലാശാലകളുടെ ഈറ്റി 
ല്ലമായിരുന്ന ഭാരതത്തില്‍ നിലനിന്നിരുന്ന ഗുരുകുല സ്രമ്പ 
ദായം വിജ്ഞാനശേഖരത്തെക്കാള്‍ സ്വഭാവസംസ്കരണത്തി 


ണൃത്തിന്റെയും കാലത്തു നമ്മുടെ അവസ്ഥ ദയനീയമാണ്‌. 
ഒരു വലിയ മാറ്റത്തിന്‌ നാമാകെ മാറണം. മികവുറ്റ 
അധ്യാപകര്‍ വേണം, പ്രവര്‍ത്തന സ്വാതന്ത്യം വേണം, 
രാഷ്ട്രീയ നേതൃത്വത്തിന്‌ പരീക്ഷിക്കാനും, ര്പതിഷേധി 
ക്കാനും, നിയന്ത്രിക്കാനും, സ്വാധീനിക്കാനും, വികലമാക്കാനും 
സാധിക്കുന്ന പൊതുസ്ഥലം എന്നതില്‍ നിന്നും ഗൌരവമായ 
പഠനത്തിനും, ഗവേഷണത്തിനും, സ്വതന്ത്ര സംവാദങ്ങ 
ള്‍ക്കും, പുതിയ പുതിയ കണ്ടെത്തലുകള്‍ക്കും ഇടമുള്ള 
സ്വതന്ത്ര ബൌദ്ധിക ക്രേന്ദ്രങ്ങളാകണം നമ്മുടെ വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങള്‍. ആഗോളതലത്തില്‍ സംഭവിച്ചുകൊണ്ടിരി 
ക്കുന്ന വലിയ മാറ്റങ്ങളെ ഉള്‍ക്കൊണ്ട്‌ മികവിന്റെ കേന്ദ്ര 


50320021 2018 


ങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങളും കലാശാലകളും മാറണം. 
കാലഹരണപ്പെട്ട പഠന ക്രമത്തില്‍ നിന്നും നമ്മുടെ ഉന്നത 
വിദ്യാഭ്യാസ മേഖല സ്വതന്ത്രമാകണം. ഭതിക സൌകര്യ 
ങ്ങളും സ്മാര്‍ട്ട്‌ ക്ലാസും നിലവാരം ഉയര്‍ത്തും എന്ന 
തെറ്റിധാരണയിലാണ്‌ നാം ജീവിക്കുന്നത്‌. സ്വാര്‍ത്ഥതാല്പര്യ 
മില്ലാതെ പൊതുനന്മ മാത്രം ലാക്കാക്കി ജീവിതം സമര്‍പ്പിച്ച, 
ഇന്ന്‌ നാം അഭിമാനിക്കുന്ന നേട്ടങ്ങള്‍ക്ക്‌ കാരണക്കാരായ 
മഹാരഥന്മാരുടെ സംഭാവനകള്‍ക്കു മുമ്പില്‍ തലകുനിക്കാം. 
വരുംനാളുകളില്‍ അത്തരം ഒരു നേതൃത്വം രൂപപ്പെടട്ടെ എന്ന്‌ 
പ്രത്യാശിക്കാം. 


ATION 


നാണ്‌ പ്രാധിനിത്യം നല്‍കിയിരുന്നത്‌. മഹാഭാരതത്തിലെ 
സാന്ദീപനി മഹര്‍ഷി കൃഷ്ണനേയും സുദാമാവിനേയും ഒന്നി 
ച്ചാണ്‌ വിദ്യ അഭ്യസിപ്പിച്ചത്‌. ഇവിടെ വിദ്യാര്‍ത്ഥികള്‍ തമ്മി 
ലുള്ള താരതമ്യ ഭാവം ഇല്ലാതാക്കി ഓരോ കുട്ടിയുടേയും 
സ്വഭാവത്തെ സാത്വിക പ്രാധാന്യമാക്കി എല്ലാവരും തുല്യരാ 
ണെന്ന പാരസ്പര്യം വളര്‍ത്തുക എന്നത്‌ ഗുരുകുല വിദ്യാ 
ഭ്യാസത്തിന്റെ മാലികതയായിരുന്നു. 


90% മാര്‍ക്കുവാങ്ങിയ കുട്ടികള്‍പോലും ഉന്നത വിദ്യാഭ്യാസ 
സ്ഥാപനങ്ങളില്‍ പ്രവേശനം തരപ്പെടുത്താന്‍ കഴിയാതെ അപ്പ 
നമ്മമാര്‍ മന്ത്രിമാരുടെ മുതല്‍ കോളേജിന്റെ പ്യൂണിന്റെ വരെ 
കാലുപിടിക്കുന്നു. ഒരു ഇരുപത്‌ വര്‍ഷം കഴിഞ്ഞ്‌ മക്കളുടെ 
കഴുത്തില്‍ സ്തെതസ്കോപ്പ്‌ തൂങ്ങിക്കിടക്കുന്ന സ്വപ്നങ്ങളു 
മായി രണ്ടരവയസ്സായ കുഞ്ഞിന്റെ കൈയും പിടിച്ച്‌ എല്‍. കെ. 
ജി അന്വേഷിച്ചുനടക്കുന്ന മാതാപിതാക്കള്‍ ആയിരങ്ങളും 
ലക്ഷങ്ങളും കൊടുത്ത്‌ പ്രവേശനം സാധിച്ചു കഴിഞ്ഞാല്‍ 
പിന്നെ മക്കള്‍ക്കു റാങ്കു വാങ്ങിക്കൊടുക്കാനുള്ള ജ്വരമാണ്‌. 
പിന്നെ ട്യൂഷന്‍ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടു 
സിനിമാശാലകളിലും മറ്റ്‌ ഇടങ്ങളിലും സമയം ചിലവിട്ടു നശി 
ക്കുന്ന മക്കള്‍. അനവധി മൂല്യബോധം നശിച്ച സമൂഹവും 
വിദ്യ അഭ്യാസമാക്കുന്ന അദ്ധ്യാപന പ്രകിയയും ഒത്തുചേര്‍ന്ന 
പ്പോള്‍ ധാര്‍മിക മൂല്യങ്ങള്‍ തകര്‍ന്നു. 


വിദ്യാഭ്യാസം വിദ്യാര്‍ത്ഥിയുടെ സമ്പൂര്‍ണ്ണ വികസനമാണ്‌. 
അറിവുകളുടെ ഒരു വലിയ ഭാണ്ഡം മാത്രമല്ല വിദ്യാഭ്യാസം. 
ആ ഭാണ്ഡം മനസ്സില്ലാമനസ്സോടെ ചുമക്കുന്നവനല്ല ഒരു 
യഥാര്‍ത്ഥ വിദ്യാര്‍ത്ഥി. ആധ്യാത്മികതയുടെ വികസനവും 
വിദ്യാഭ്യാസത്തിന്റെ അഭിഭാജ്യഘടകമാകുന്നു. പെരുമാറ്റ 
ത്തിന്റെ ശ്രേഷ്ഠമാണ്‌ സാധാരണക്കാരോടും ആഭിമുഖ്യം 
പുലര്‍ത്തുന്നവരും സാഹോദര്യത്തില്‍ വിശ്വാസമര്‍പ്പിച്ചവരും 
സ്വാതന്ത്രയത്തോടും സമാധാനത്തോടും സ്നേഹമുള്ളവരും 
നീതിയോടുറെ നിയമത്തോടും വിധേയത്വമുള്ള പരന്മാരാണ്‌ 


ഒരു രാജ്യത്തെ മഹത്വപൂര്‍ണ്ണമാക്കുന്നത്‌ (ഡോ. രാധാകൃ 
ഷ്ണൻ) ഇത്തരം ജനതയെ വാര്‍ത്തെടുക്കുന്നതാവണം 
ആത്യന്തികമായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. 


ഇത്തരണത്തില്‍ അപ്പനമ്മമാരോട്‌, അധ്യാപകരോട്‌, സമൂ 
ഹത്തോട്‌ ഒരുവാക്ക്‌ വക്രതയും അപകടവും നിറഞ്ഞ ഒരു 
വന്യജീവി സങ്കേതത്തിലേക്കാണ്‌ നമ്മുടെ മക്കള്‍ എടുത്തെ 
റിയപ്പെടുന്നത്‌. പരുക്കേല്‍പ്പിക്കാതെ മടങ്ങിയെത്തുന്നവര്‍ വള 
രെയൊന്നുമില്ല. നിരാശരായി സ്വപ്നങ്ങള്‍ തകര്‍ന്നവരായി 
നമ്മുടെ മക്കള്‍ മടങ്ങി വരാതിരിക്കണമെങ്കില്‍ നമ്മില്‍ അടി 
സ്ഥാനപരമായ പരിവര്‍ത്തനങ്ങളുണ്ടാകണം. പുതിയ ദര്‍ശ 
നങ്ങളും മുല്യബോധവും ഉണ്ടാവണം. കുടുംബങ്ങളില്‍ അതു 
തുടങ്ങണം. സമൂഹത്തെ സ്വാധീനിക്കാനും തിരുത്തുവാനും 
മാനസാന്തരപ്പെടുത്തുവാനും ഭൂമിയിലാക്കി വയ്ക്കപ്പെട്ടിരി 
ക്കുന്ന നമ്മുടെ സഭകളിലൂടെ അത്‌ സമൂഹമമദ്ധ്യത്തിലെത്ത 
ണം. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ അക്കാര്യത്തില്‍ 
മാതൃകയാകണം. മത്സരമല്ല, പാരസ്പര്യമാണ്‌ ക്രൈസ്തവ 
ദര്‍ശനത്തിന്റെ കാതലെന്നു നമ്മുടെ മക്കള്‍ അറിയണം. മത്സ 
രത്തിന്റേയും, വെറുപ്പിന്റേയും വെല്ലുവിളികളുടേയും 
സമ്മര്‍ദ്ദത്തിനു വിട്ടുകൊടുക്കാതെ ദൈവസ്നേഹത്തിന്റെ 
സമാധാനത്തില്‍ അവരെ കാക്കണം. ദൈവകാരുണ്യം അവ 
രുടെ ജീവിതങ്ങള്‍ക്കു കവചം ആകുമ്പോള്‍ ശാശ്വതമായ 
വിജയം അവര്‍ കൈവരിക്കും. 


IL 


ag 


/ 


അപ്പോള്‍ മണലാരണ്യങ്ങളെ പൂചൂടിക്കുന്ന മനോഹരജീ 
വിതങ്ങള്‍ സ്വായത്തമാകും. കൃപയുടേയും, കരുണയുടേയും 
നദികളൊഴുകുന്ന ജീവിതങ്ങളുടെ ഉറവിടമാകുമ്പോള്‍ കാല്‍വ 
രിയില്‍ നിന്നൊഴുകിയിറങ്ങിയ രക്തത്തിന്റെ വിലയെന്തെന്ന്‌ 
വാക്കുകളിലൂടെ, കര്‍മ്മങ്ങളിലൂടെ, നിര്‍വ്യാജ സ്നേഹത്തി 
ലൂടെ അനുഭവവേദ്യമാകുമ്പോള്‍ മനുഷ്യപുത്രന്മാരായി മാറും. 
അതാവട്ടെ നമ്മുടെ വിദ്യാഭ്യാസം. 


ഓൂലൈ 2018 


പൊതു മേഖല 
ശാക്തികരണം 


വിദ്യാഭ്യാസത്തെ 
മെച്ചപ്പെടുത്തുന്നുണ്ടോ? 


ഡോ. മേരി റജീന 


ഈയടുത്ത്‌ പ്രസിദ്ധപ്പെടുത്തിയ പത്താം തരം (S.S.L.C) 
പരീക്ഷാഫലം ഞെട്ടിച്ചു. കേരളത്തില്‍ പരീക്ഷ 
എഴുതിയതില്‍ 97.84 ശതമാനം കുട്ടികളും വിജയിച്ചിരിക്കുന്നു. 
ഒരര്‍ത്ഥത്തില്‍ പരീക്ഷ എഴുതിയവരെല്ലാം ജയിച്ചിരിക്കുന്നു. 
ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവര്‍ത്തന പരിചയം വച്ച്‌ 
വിശ്വസിക്കാന്‍ സാധിക്കാത്ത ഒരു മികവാണിത്‌. ഒരൊറ്റ 
പരീക്ഷയല്ല പത്താം ക്ലാസ്സില്‍ ഉള്ളത്‌. പത്ത്‌ വിഷയങ്ങള്‍ 
പഠിച്ച്‌ ജയിക്കണം. നമ്മുടെ സ്കൂളുകളും അദ്ധ്യാപകരും, 
വിദ്യര്‍ത്ഥികളും എത മിടുക്കരാണ്‌. ഇതേ കുട്ടികള്‍ 
എന്‍ജിനിയറിംഗ്‌ കോളേജുകളില്‍ എത്തുമ്പോള്‍ വിജയ 
ശതമാനം 140 കോളേജുകളില്‍ 50 ശതമാനത്തില്‍ താഴെ 
എത്തുന്നത്‌ എന്തുകൊണ്ടാണ്‌. അദ്ധ്യാപകരാണോ 
കുട്ടിളാണോ മോശമാകുന്നത്‌. നൈപുണ്യ വികസന 
മേഖലയിലെ കേരളത്തിന്റെ ഏറ്റവും വലിയ 
മുന്നേറ്റമായിരുന്നു ഈ എന്‍ജിനിയറിംഗ്‌ മേഖല. 
സംസ്ഥാനത്തിന്റെ പൊതു വിദ്യാഭ്യാസത്തിന്റെ വിഹിതം 
മൊത്തം പദ്ധതി വിഹിതത്തിന്റെ 80% ആയിരിക്കെയാണ്‌. ഈ 
തരത്തിലുള്ള ഫലങ്ങളെല്ലാം പുറത്തു വരുന്നത്‌. 
ഇതിനിടയില്‍ ശ്രദ്ധയില്‍പ്പെട്ട ഒരു റിപ്പോര്‍ട്ടിന്റെ പ്രസക്ത 
ഭാഗങ്ങള്‍ ഇവിടെ ഉള്‍ക്കൊള്ളിക്കുന്നു. കേരളത്തില്‍ 
എറണാകുളം ജില്ലയില്‍ നടത്തിയ സര്‍വ്വേയെ 
അടിസ്ഥാനപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്ഥിതിവിവര 
കണക്കാണിത്‌. 


503002] 2018 


Tablel. % youth at different arithmetic levels (age 14-18) 


Arithmetic level All Male Female 
Division 67.4 64.6 70.0 
Subtraction 17.6 18.9 16.5 
Number recognition 

(10-99) or below 15.0 16.5 13.6 
Total 100 100 100 


ഇക്കഴിഞ്ഞ എസ്‌.എസ്‌.എല്‍.സി പരീക്ഷയില്‍ 99.1 
%വിജയം നേടി സംസ്ഥാനത്തെ ഏറ്റവും മുന്നില്‍ നില്‍ക്കുന്ന 
ജില്ലയാണ്‌ എറണാകുളം. ഇവിടെ 99.63% കുട്ടികളും 
കണക്കില്‍ വിജയിച്ചിട്ടുമുണ്ട്‌. ഇതേ എറണാകുളം ജില്ലയില്‍ 
ആകെ 64.7% കുട്ടികള്‍ക്കേ ഹരിക്കാനറിയാവു എന്നത്‌ An- 
nual Status of Education Report 2017(ASER 2017) പറയുമ്പോള്‍ 
ഈ 99.63% എന്താണ്‌, എങ്ങനെയാണ്‌ എന്നൊരു സംശയം 
മാത്രമല്ല ആരെയാണ്‌ വിശ്വസിക്കേണ്ടത്‌ എന്ന ആശങ്കയും 
ഉടലെടുക്കുന്നു. ഒരു വിദ്യാര്‍ത്ഥിയുടെ യോഗ്യത 
നിശ്ചയിക്കപ്പെടുന്നത്‌ കൈവശമുള്ള സര്‍ട്ടിഫിക്കറ്റുകള്‍ 
കൊണ്ടു മാത്രമാണ്‌ എന്ന ധാരണയിലാണ്‌ ഈ മാര്‍ക്ക്ദാനം 
എന്നാല്‍ ആഗോളവത്ക്കരിക്കപ്പെട്ട ഒരു ലോകത്തില്‍ 
വൈദഗ്ദ്യമാണ്‌ ജീവിത വിജയത്തിനുള്ള അളവുകോല്‍ 


& 


എന്നിരിക്കെ ASER 2017 നമ്മുടെ കണ്ണുകള്‍ തുറപ്പിക്കേണ്ട 
താണ്‌. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ അവസ്ഥ വളരെ 
ശ്രദ്ധേയമാണെങ്കിലും നിലവാരത്തില്‍ വലിയ പ്രശ്നങ്ങള്‍ 
നിലനില്‍ക്കുന്നു. 


കേരളത്തില്‍ വിദ്യാഭ്യാസം എല്ലാ വിഭാഗങ്ങളിലേയും 
്പദേശങ്ങളിലെയും ജനങ്ങളെ ഉള്‍പ്പെടുത്തിയുള്ളതും 
ഏവര്‍ക്കും ഗ്രാപ്യവുമാണ്‌. വളരെ ഉയര്‍ന്ന സാക്ഷരതാ 
നിരക്കുള്ള കേരളത്തില്‍ മറ്റ്‌ സംസ്ഥാനങ്ങളില്‍ നിന്ന്‌ 
വ്യത്യസ്തമായി 18 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികളേയും 
ഉള്‍ക്കൊള്ളാന്‍ സാധിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ 
സംവിധാനം ഉണ്ട്‌. അക്കാദമിക മികവും എല്ലാവരെയും 
ഉള്‍പ്പെടുത്തലും പദ്ധതികളുടെ പ്രാഥമിക കര്‍ത്തവ്യമായി 
കരുതുമ്പോള്‍ തന്നെ ഉല്‍പ്പാദന ഉന്നത വിദ്യാഭ്യാസ 
മേഖലയുടെയും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെയും 
ആവശ്യങ്ങള്‍ മുന്‍ക്കൂട്ടി മനസ്സിലാക്കി പ്രവര്‍ത്തിക്കേണ്ട 
താണ്‌. 2016-08 ആരംഭിച്ച നവകേരള മിഷന്റെ ഘടകങ്ങളില്‍ 
ഒന്നാണ്‌ വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ 
യജ്ഞം ശാക്തീകരിക്കുന്നതിനു വേണ്ടി 


പാഠ്യപദ്ധതികളും ക്ലാസ്സ്‌ മുറികളും നവീകരിക്കുന്നതിന്‌ 
തുക വകയിരുത്തിയിട്ടുണ്ട്‌. പൊതുവിദ്യാഭ്യാസ നവീകരണ 
പ്രവര്‍ത്തനങ്ങള്‍ താഴെപ്പറയുന്നവയെന്ന്‌ സര്‍ക്കാര്‍ പറയുന്നു. 


1 1000 വിദ്യായലയങ്ങളെ മികവിന്റെ ക്രേന്ദങ്ങളാക്കി 
ഉയര്‍ത്തുക. 


2. 9 തൊട്ട്‌ 12 വരെയുള്ള എല്ലാ ക്ലാസ്സ്‌ മുറികളെയും നൂതന 
സാങ്കേതിക വിദ്യയുപയോഗിക്കുന്ന ക്ലാസ്സ്‌ മുറികളാക്കി 


മാറ്റുക. 


3. 1000 ല്‍ കൂടുതല്‍ വിദ്യാര്‍ത്ഥികള്‍ പഠിക്കുന്ന 
സകൂളുകളില്‍ അടിസ്ഥാന സൌകര്യ വികസനം 
മെച്ചപ്പെടുത്തുക. 


4. പ്രൈമറി സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യ 
വികസനം മെച്ചപ്പെടുത്തുക. 


5. ഇംഗ്ലീഷ്‌ ഭാഷാ പാടവത്തെ പ്രോത്സാഹിപ്പിക്കുക. 


6. 50-90 100-ഉം വര്‍ഷങ്ങള്‍ പൂര്‍ത്തിയാക്കിയ സ്കൂളു 
കളുടെ നവീകരണത്തിനുള്ള പ്രത്യേക പാക്കേജുകള്‍, 
അങ്ങനെ ഈ കേരളത്തിലെ 4695(36.17%) സര്‍ക്കാര്‍ 
സ്കൂളുകളിലും 7220(55.62%) എയ്ഡഡ്‌ സ്‌കൂളുകളിലും 
1066(8.2%) അണ്‍ എയ്ഡഡ്‌ സ്കൂളുകളിലും സ്മാര്‍ട്ട്‌ 
ക്ലാസ്സ്‌ റൂമുകള്‍ വന്നാല്‍ ഹരിക്കാനറിയുന്ന 14-18 
വയസ്സുകാരുടെ ശതമാനം 67 ല്‍ നിന്ന്‌ 100 ലേക്ക്‌ 
ഉയരുമോ? 


കേരളത്തിലെ വികസന തലസ്ഥാനമായ എറണാകുള 
ത്താണ്‌ മുന്നിലൊന്ന്‌ യുവതയ്ക്ക്‌ ഗുണിക്കാനും ഹരിക്കാനും 
അറിയതെ വളരുന്നത്‌. അപ്പോള്‍ മറ്റു ജില്ലകളുടെ നിലവാരം 
എന്തായിരിക്കും? ഇത്തരം കൂട്ടികളോട്‌ സംവദിക്കുമ്പോള്‍ 
മനസ്സിലാക്കുന്നത്‌ അവര്‍ക്ക്‌ പഠിക്കുവാന്‍ താല്‍പ്പര്യ 
ക്കുറവുണ്ട്‌ എന്നാണ്‌. ഈ താല്‍പര്യക്കുറവ്‌ എങ്ങനെ 
ഉണ്ടാകുന്നു എന്ന്‌ ഗൌരവമായി പരിശോധിക്കേണ്ടതാണ്‌. 
എല്ലാവരുടെയും വിരലുകള്‍ ഈയവസരത്തില്‍ അധ്യാപ 
കര്‍ക്കു നേരയായിരിക്കും. അധ്യാപകരുടെ കഴിവും അവര്‍ക്കു 
ലഭിക്കുന്ന സമയവും ജോലിഭാരവുമൊക്കെ പരിശോധിക്ക 
പ്പെടണം. ഇന്ന്‌ സ്കൂള്‍ അദ്ധ്യാപകരാകാനുള്ള പരിശീലന 
ത്തിന്‌ ചേരുന്നവരുടെ നിലവാരം മ്രതമല്ല അവരുടെ 
തൊഴിലിനോടുള്ള ആത്മാര്‍ത്ഥതയും പ്രസക്തമാണ്‌. 
സര്‍ക്കാര്‍ ഓഫീസിലെ ഫയലുകള്‍ കൈകാര്യം 
ചെയ്യപ്പെടുന്നതുപോലെ നിസ്സംഗതയോടെ ഇടപെടാന്‍ 
സാധിക്കുന്ന ഒന്നല്ലല്ലോ കുഞ്ഞു മനസ്സുകള്‍. സര്‍ക്കാര്‍ 
നിര്‍ദേശിക്കുന്ന സിലബസ്സും പാഠ്യേതര പ്രവര്‍ത്തനങ്ങളും 
മികച്ച രീതിയില്‍ പൂര്‍ത്തിയാക്കപ്പെടുമ്പോള്‍ ഒരധ്യാപകന്‍ 
തന്റെ ക്ലാസ്സിലെ മികച്ച വിദ്യാര്‍ത്ഥികളെ ANDAM 
തൃപ്തിപ്പെടുത്തി കാണാന്‍ വഴിയുള്ളു. പിന്നാക്കംപോയ 
ഭൂരിപക്ഷത്തെ ശ്രദ്ധിക്കാന്‍ സാധാരണ ഗതിയില്‍ 
അധ്യാപകന്‍ സാധിച്ചെന്ന്‌ വരില്ല. അവര്‍ക്ക്‌ നല്‍കേണ്ട 
പ്രത്യേക കോച്ചിംഗിന്‌ സമയം കണ്ടെത്തണമെങ്കില്‍ സ്കൂള്‍ 
സമയത്തിന്‌ പുറത്ത്‌ അധ്യാപകര്‍ യത്നിക്കേണ്ടി വരും. 
അങ്ങനെയുള്ള അധ്യാപകരും, വിദ്യാലയങ്ങളും അവര്‍ക്ക്‌ 
പ്രോത്സാഹനവും പിന്തുണയുമേകുന്ന രക്ഷാകര്‍ത്തുക്കളും 
ഇന്ന്‌ വര്‍ദ്ധിച്ച്‌ വരുന്നു എന്നത്‌ ആശ്വാസം. പക്ഷേ പ്രവൃത്തി 
സമയത്തിന്‌ പുറമെയുള്ള പദ്ധതികളാണോ ഈ പ്രശ്നത്തിന്‌ 
ശാശ്വത പരിഹാരം? അങ്ങനെ ചെയ്യാന്‍ സാഹചര്യമില്ലാത്ത 
ഇടങ്ങളിലെ കുട്ടികള്‍ എന്താണ്‌ ചെയ്യുന്നത്‌? വീടുകളില്‍ 
അവരെ സഹായിക്കാന്‍ മാതാപിതാക്കളോ, മുതിർന്നവരോ 
ഉണ്ടാകണം. അല്ലെങ്കില്‍ സ്വകാര്യ ട്യൂഷനു പോകാനുള്ള 
സാമ്പത്തിക ഭദ്രത യുണ്ടാകണം. സ്‌കൂളുകളെക്കാള്‍ 
കൂടുതല്‍ സ്വകാര്യ ട്യൂഷന്‍ സ്ഥാപനങ്ങള്‍ കേരളത്തില്‍ ഉണ്ട്‌ 
എന്നത്‌ തലയ്ക്കടിയ്ക്കുന്ന ഒരു യാഥാര്‍ത്ഥ്യം കൂടിയാണ്‌. 
വിജയ ശതമാനത്തിന്റെ ക്രെഡിറ്റ്‌ മുഴുവനായും കുഗ്രാമ 
ങ്ങളില്‍ പോലും ഇത്തരം സ്ഥാപനങ്ങള്‍ പരസ്യമായി 
അവകാശപ്പെടുന്നുമുണ്ട്‌. ഇതിന്‌ സാധിക്കാത്ത വിദ്യാര്‍ത്ഥി 
കളാണ്‌ ഗുണിക്കാനും ഹരിക്കാനുമറിയാതെ തെറ്റു കൂടാതെ 
എഴുതാനും വായിക്കാനും അറിയാതെ മുന്നോട്ടു പോകുന്നത്‌. 
ഈ പ്രശ്നത്തിന്‌ ആക്കം കൂട്ടുന്നതാണ്‌ വിദ്യാഭ്യാസ 
അവകാശ നിയമത്തിലെ ക്ലാസ്കയറ്റത്തിനുള്ള നിബന്ധന. 
പണ്ടൊക്കെ ഒരു ക്ലാസ്സിലെ തോല്‍വി വിദ്യാര്‍ത്ഥിക്കും, 
മാതാപിതാക്കള്‍ക്കും അധ്യാപകര്‍ക്കുമുള്ള ഒരു മുന്നറിയിപ്പും 


| dm 


താക്കീതുമായിരുന്നു. ഇന്ന്‌ എട്ടാം തരം വരെ കുട്ടികള്‍ 
കയറിപ്പോകുമ്പോള്‍ ആശ്വസിക്കുന്നത്‌ ആരൊക്കെ 
യാണ്‌? ഇക്കാര്യത്തില്‍ അല്‍പം കാര്‍ക്കശ്യം കാണിക്കുന്ന 
സ്വകാര്യ മേഖലയോട്‌ അതിശക്തമായ പ്രതിഷേധം 
കാണിക്കുന്ന പൊതു സമൂഹത്തിന്‌ മുന്നില്‍ ഒരു കണക്കു 
കൂടി വയ്ക്കുന്നു. 


2018 മാര്‍ച്ചില്‍ പരീക്ഷയ്ക്കിരുന്ന എസ്‌.എസ്‌.എല്‍.സി 
ക്കാരുടെ A+ നിലവാരം ഒരു കൌതുകത്തിന്‌ നോക്കുക 
യുണ്ടായി. 


പരീക്ഷാര്‍ത്ഥികള്‍ 
മൂഴുവന്‍ A+ 
ഇംഗ്ലീഷ്‌ A+ 
ഫിസിക്സ്‌ 
കെമിസ്ട്രി 


കണക്ക്‌ 


സര്‍ക്കാര്‍ (m) 
145,773 
89335(6.12) 
31,238(21) 
33,774(23) 
26,744(18) 


14849(10) 


എയ്ഡഡ്‌ (%) 
2,63,962 
20,537(7.7) 
78,809(229) 
69337(26) 
56020(21) 
33323(12.6) 


പ്രൈവറ്റ്‌(%) 
30,944 
4841(5) 
19327(62) 
13931(45) 
12400(40) 
7310(23) 


തീര്‍ച്ചയായും സ്വകാര്യ വിദ്യാലയങ്ങളില്‍ പഠിക്കുവാന്‍ 
(പാപ്തിയുള്ള കുട്ടികള്‍ വളരെ കുറവാണ്‌ അവര്‍ക്ക്‌ 
സാമ്പത്തിക നിലയും മാതാപിതാക്കളുടെ പിന്തുണയും 
മെച്ചപ്പെട്ടതും മികച്ചതുമാണെന്ന്‌ അനുമാനിക്കാം. എന്നാല്‍ 
അവരെ പഠിപ്പിക്കുന്ന അധ്യാപകര്‍ എല്ലാവരും സര്‍ക്കാര്‍, 
എയ്ഡഡ്‌ മേഖലയിലെക്കാള്‍ മികച്ചവര്‍ എന്നു പറയാന്‍ 
സാധിക്കുകയില്ല. സര്‍ക്കാര്‍ വിദ്യാലയങ്ങളിലെ അധ്യാപകര്‍ 
പി.എസ്‌.സി പരീക്ഷ പാസ്സായി വന്ന എല്ലാ യോഗ്യതയോടും 
കൂടിയവരാണ്‌. ക്ലാസ്സ്‌ മുറികളിലെ സാകര്യത്തിന്റെ 
വ്യത്യാസം കൊണ്ട്‌ മാത്രം 4+ശതമാനത്തില്‍ ഇരട്ടിയുടെ 
വ്യത്യാസം വരേണ്ട ആവശ്യമുണ്ടോ? സാധാരണക്കാരുടെ 
മക്കള്‍ക്ക്‌ ബുദ്ധിശക്തി കുറവാണെന്നുണ്ടോ? ഒന്നാം തരം 
മുതല്‍ സാധാരണക്കാരുടെ മക്കളെ കൈകാര്യം ചെയ്യുന്ന 
തിലുള്ള അപാകതയാണ്‌ ഇത്തരത്തിലുള്ള ഒരു ഫലം 
സൂചിപ്പിക്കുന്നത്‌. 


പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലുള്‍ 
പ്പെടുത്തി കംപ്യൂട്ടറുകളും, കംഫര്‍ട്ട്‌ സ്റ്റേഷനുകളും, 
പ്രൊജക്ടറുകളും കൂട്ടിയതുകൊണ്ട്‌ തീരുന്ന പ്രശ്‌നമല്ല 
നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളത്‌. പ്രശ്നം 
സമൂഹത്തിന്റേതാണ്‌, കുടുംബങ്ങളുടേതാണ്‌, അധ്യാപകരു 
ടേതാണ്‌, കുട്ടികളുടെയല്ല. സാമൂഹ്യ സുരക്ഷ നിയമങ്ങളും 
പദ്ധതികളും കുട്ടികള്‍ക്കാവശ്യമായ സുരക്ഷയും സൌകര്യ 
ങ്ങളും ഒരുക്കേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കളും മതവും 
പാര്‍ട്ടികളുമെല്ലാം പ്രോത്സാഹനവും പിന്തുണയുമായി ഒപ്പം 
നടക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കില്‍ വികസനത്തിലേയ്ക്ക്‌ 


503002] 2018 


കുതിച്ചുപായുന്ന ഒരു യുഗത്തില്‍ പാര്‍ശ്വവത്ക്കരിക്കപ്പെട്ടവര്‍ 
എന്ന്‌ ഒരു സമൂഹം ഉണ്ടാകും. അവര്‍ ചൂഷണത്തിന്‌ 
ഇരയാകും. സാമൂഹ്യ പ്രശ്നങ്ങളും അരാജകത്വവും പെട്ടെന്ന്‌ 
ഉടലെടുക്കും. വിലമതിക്കാനാവാത്ത ഈര്‍ജ്ജമാണ്‌ നമ്മുടെ 
യുവതയിലുളളത്‌. ഇവരുടെ കഴിവുകളെ ഗുണകരമായ 
ഉത്പാദന പ്രകിയയ്ക്കായി ഉപയോഗപ്പെടുത്താന്‍ സമൂഹം 
ഒന്നിച്ചാണ്‌ പരിശ്രമിക്കേണ്ടത്‌. 


തിരുവനന്തപുരത്തെ സൈനിക സ്കൂളിലെ പൂര്‍വ്വ 
വിദ്യാര്‍ത്ഥികള്‍ അട്ടപ്പാടിയിലെ ആദിവാസി ഈരുകളിലെ 
കുട്ടികളുടെ പഠനത്തിനായി ആവിഷിക്കരിച്ചിട്ടുളള നവീന 
പദ്ധതികള്‍ ഏറെ ശ്രദ്ധയാകര്‍ഷിച്ചതാണ്‌. ഇത്തരം 
സംരംഭങ്ങള്‍ കൂടുതലായി ഉണ്ടാകാത്തത്‌ എന്തുകൊണ്ടാണ്‌.? 
സമയവും പണവും അദ്ധ്വാനവുമെല്ലാം അവരും അവരുടെ 
കുടുംബങ്ങളും ഈ കുട്ടികള്‍ക്കായി ചിലവഴിക്കുന്നു. 
തങ്ങളെക്കാള്‍ നടപ്പിലും ഉടുപ്പിലും നോട്ടത്തില്‍പ്പോലും 
വ്യത്യസ്ഥതയുള്ളവരോടൊപ്പം മടികൂടാതെ ഇടപഴകുന്ന 
രിന്റെ മക്കള്‍ നാളെ അവരുടെ സമൂഹത്തിന്റെ 
ദീപസ്തംഭങ്ങളാകും. കത്തോലിക്കാ സഭയുടെ സാമൂഹ്യ 
ക്ഷേമ വീക്ഷണത്തിനും മാറ്റമുണ്ടാകണം എന്നു കരുതുന്നു. 
പള്ളിക്കൂടങ്ങളുടെയും, അധ്യാപനം ഒരു (വതമായെടുത്ത 
അധ്യാപകരുടെയും കാലം കഴിഞ്ഞു തുടങ്ങുന്നു. സ്വകാര്യ 
സ്കൂളുകളല്ല അതിനൊരു പരിഹാരം. എയ്ഡഡ്‌ മേഖലയിലെ 
നമ്മുടെ വിദ്യാലയങ്ങള്‍ക്ക്‌ സര്‍ക്കാര്‍ ആനുകൂല്യങ്ങള്‍ 
വാങ്ങിയെടുത്ത്‌ വിദ്യാര്‍ത്ഥികളോടും അവരുടെ മാതാപിതാ 
ക്കളോടുമൊപ്പം നടന്ന്‌ നാളെയ്ക്കാവശ്യമായ അറിവും 
നൈപുണ്യവും അവരില്‍ നിറയ്ക്കാനാണ്‌ നാം ശ്രമിക്കേണ്ടത്‌. 
നൂറുശതമാനം വിജയം നല്‍കുകയും അതു കൊട്ടി 
ഘോഷിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ നയം തെറ്റാണെന്ന്‌ 
ആര്‍ജ്ജവത്തോടെ വിളിച്ചു പറയാനുള്ള ധൈര്യം 
നമുക്കുണ്ടാകണം. വിദ്യാഭ്യാസ വിചക്ഷണനായ ശ്രീ മാധവ്‌ 
ചവാന്‍ പറയുന്നതുപോലെ രാജാവ്‌ നഗ്നനാണ്‌. 
അദ്ദേഹത്തിന്‌ പുതുവസ്ത്രം നല്‍കേണ്ടതുണ്ട്‌. അതിനുള്ള 
ചങ്കൂറ്റം ആര്‍ക്കുണ്ട്‌? പരിശുദ്ധ ഫ്രാന്‍സിസ്‌ പാപ്പ പറയുന്നത്‌ 
“വിശ്വാസം എന്നത്‌ ധൈര്യം ആണെന്നാണ്‌”. തെറ്റും ശരിയും 
വേര്‍തിരിച്ചറിഞ്ഞ്‌ തെറ്റായ വ്യവസ്ഥയ്ക്കെതിരെ ഉളള 
യുദ്ധമാണ്‌ കത്തോലിക്കന്റെ ജീവിതമെന്ന്‌ അദ്ദേഹം സ്വപ്നം 
കാണുന്നു. ഈ വിശുദ്ധ പോരാട്ടത്തിന്‌ നേതൃത്വം 
കൊടുക്കാന്‍ കേരളത്തിലെ കത്തോലിക്കാ സഭ പ്രാപ്ത 
യാണ്‌. ഉണര്‍വ്വോടെ ഈര്‍ജ്ജസ്വലതയോടെ നമുക്ക്‌ 
മുന്നിട്ടിറങ്ങാം. 


i aad 


rir Sf P T 


കശ്മീര്‍ ജനത പാക്കിസ്ഥാനോട്‌ ചേരാനല്ല, സ്വാതന്ത്ര്യ 
മാണ്‌ ആഗ്രഹിക്കുന്നത്‌, എന്ന്‌ പാക്കിസ്ഥാന്‍ മുന്‍ പ്രസിഡന്റ്‌ 
പര്‍വേള്‍്‌ മുഷറഫിന്റെ അഭിപ്രായം തന്നെയാണ്‌ തന്റേതെന്നും 
പറഞ്ഞു കൊണ്ട്‌ കോണ്‍ഗ്രസ്‌ നേതാവ്‌ സെയ്ഫുദീന്‍ 
സോസിന്റെ രംഗ്രപവേശവും റൈസിങ്‌ കശ്മീര്‍ പത്രത്തിന്റെ 
എഡിറ്റര്‍ ഷുജാത്‌ ബുഖാരിയുടെ കൊലപാതകവും പിഡിപി 
സര്‍ക്കാരിനുള്ള പിന്തുണ പിന്‍വലിച്ച ബിജെപി നീക്കവും 
കശ്മീരിനെ പെട്ടെന്ന്‌ ലോകശ്രദ്ധയിലേക്കു തിരികെ കൊണ്ടു 
വന്നു. ഇതില്‍ അവസാനം പറഞ്ഞ കാര്യം ആണ്‌ ഏറ്റവും 
ശ്രദ്ധേയം. മൂന്നുവര്‍ഷം മുമ്പ്‌ നടന്ന നിയമസഭാ തിരഞ്ഞെടു 
പ്പിൽ പിഡിപിക്കോ നാഷനല്‍ കോണ്‍ഫറന്‍സിനോ ബിജെ 
പിക്കോ ജമ്മു കശ്മീര്‍ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയിരു 
ന്നില്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്‌ ബിജെപിയും 
പിഡിപിയും കൂട്ടുചേരുന്നതാണ്‌ പിന്നെ കണ്ടത്‌. അതുവരെ 
ബിജെപിക്ക്‌ പിഡിപി വിഘടനവാദികളായിരുന്നെങ്കില്‍ നേരം 
ഇരുട്ടിവെളുത്തപ്പോഴേക്കും സ്ഥിതി മാറി. എന്നാല്‍ കശ്മീര്‍കാ 
ര്യങ്ങള്‍ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആര്‍ക്കും വ്യക്തമായി 
രുന്നു കാര്യങ്ങള്‍. ഭരണം മൂന്നുവര്‍ഷം എങ്ങനെ നീണ്ടു 
പോയി എന്നതു മാത്രമായിരുന്നു അത്ഭുതം. 


കശ്മീരില്‍ ശക്തമായ ഭരണം കാഴ്ചവച്ച്‌ ഭീകരരെ 
ഒതുക്കാമെന്നായിരുന്നു ബിജെപി നേതൃത്വത്തിന്റെ പ്രതീക്ഷ 
എന്നു തോന്നുന്നു. എന്നാല്‍ അത്‌ മലര്‍പ്പൊടിക്കാരന്റെ 
സ്വപ്നംപോലെ ആകാന്‍ അധികകാലം ഒന്നും വേണ്ടിവന്നില്ല. 
കോണ്‍ഗ്രസിന്റെ കശ്മീര്‍ നയം പൂര്‍ണപരാജയം ആണെന്നു 
പറഞ്ഞുകൊണ്ടിരുന്ന ബിജെപിക്ക്‌ പറഞ്ഞതെല്ലാം വിഴുങ്ങേ 
ണ്ടിവന്നു. യുപിഎ ഭരണകാലത്ത്‌ നഷ്ടമായതിനേക്കാള്‍ 
എത്രയോ മടങ്ങ്‌ സൈനികരെയാണ്‌ കഴിഞ്ഞ നാലുവര്‍ഷം 
കൊണ്ട്‌ കശ്മീരില്‍ നഷ്ടമായത്‌. സര്‍ജിക്കല്‍ സ്ട്രൈക്ക്‌ 
നടത്തി എന്നൊക്കെ മേനി നടിച്ചിട്ടും ഭീകരരെ നിയന്ത്രിക്കാ 
നായില്ല. തോക്കിന്‍മുനയിലൂടെയല്ല പരിഹാരം എന്നായിരുന്നു 
എക്കാലത്തും പിഡിപി നിലപാട്‌. അതിനു ബിജെപിക്കു വഴ 


ഭീകരതയോട്‌ 
സസ്ധിചെയ്താല്‍ 


ങ്ങണ്ടിവന്നു. എന്നാല്‍ അനുരഞ്ജന മാര്‍ഗം ഒന്നും ഫലം 
കണ്ടുമില്ല. നോട്ടു നിരോധിച്ചപ്പോള്‍ കശ്മീരില്‍ കല്ലേറ്‌ കുറ 
ഞ്ഞെന്ന്‌ ആശ്വാസം കൊണ്ടിരുന്നപ്പോള്‍ ഭീകരര്‍ സൈനികരെ 
തന്നെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്ന സ്ഥിതിയി 
ലേക്ക്‌ കാര്യങ്ങള്‍ നീങ്ങി. ഒടുവില്‍ സംഗതി കൈവിട്ടുപോ 
കുമെന്ന ഘട്ടത്തിലാണ്‌ ബിജെപി - പിഡിപി ബന്ധം വിച്ഛേദി 
ക്കപ്പെട്ടത്‌. ഈ ബന്ധം വിശദീകരിക്കാന്‍ ആദ്യം തന്നെ ബുദ്ധി 
മുട്ടിയ ബിജെപിക്ക്‌ ലോക്സഭാ തിരഞ്ഞെടുപ്പ്‌ വേളയില്‍ പിടി 
ച്ചുനില്‍ക്കാന്‍ ഏറെ പണിപ്പെടേണ്ടിവരുമായിരുന്നു. 


സത്യത്തില്‍ കശ്മീരില്‍ ഇപ്പോള്‍ എന്താണ്‌ സംഭവിക്കു 
ന്നത്‌? തീവ്രവാദികള്‍ വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നു. 
അവരെ പാക്കിസ്ഥാന്‍ പരസ്യമായി പിന്തുണയ്ക്കുന്നു. മോദി 
യുടെ കശ്മീര്‍, പാക്കിസ്ഥാന്‍ നയതന്ത്രം അന്വേ പരാജ 
യപ്പെട്ടു. സൈനികര്‍ പോലും തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു. 
മുമ്പ്‌ ശ്രീനഗറില്‍ തീവ്രവാദികള്‍ക്ക്‌ അത്ര എളുപ്പം വന്ന്‌ 
ആക്രമണം നടത്തി രക്ഷപ്പെടാനാവുമായിരുന്നില്ല. ഇപ്പോള്‍ 
ആ സ്ഥിതിയും മാറി. തീവ്രവാദികള്‍ ഇപ്പോള്‍ മിതവാദികളെ 
പ്പോലും വെറുതേ വിടുന്നില്ല. കശ്മീര്‍ പ്രശ്നത്തില്‍ മധ്യ 
മാര്‍ഗം സ്വീകരിച്ചിരുന്ന പ്രത്രപവര്‍ത്തകന്‍ ഷുജാത്‌ ബുഖാ 
രിയുടെ മരണം അതാണ്‌ വ്യക്തമാക്കുന്നത്‌. 


ഒരു കാര്യം ഉറപ്പാണ്‌. ഭൂപടത്തില്‍ ഇന്ത്യയുടെ തലപോലെ 
കാണുന്ന ഈ ഭൂവിഭാഗം ഇന്ത്യക്ക്‌ നഷ്ടപ്പെടാന്‍ ആവില്ല. 
കാരണം അത്‌ പാക്കിസ്ഥാനും ചൈനയ്ക്കും ഇടയിലാണ്‌. 
ഇപ്പോള്‍ തന്നെ പാക്ക്‌ അധിനിവേശ കശ്മീരില്‍ ചൈനയുടെ 
സാന്നിധ്യം പ്രകടമാണ്‌. അവര്‍ അവിടെക്കൂടി ഒരു വാണിജ്യ 
പാതയും ഒരുക്കുന്നു. ഭാവിയില്‍ ഇന്ത്യയുടെ സുരക്ഷയെ 
തന്നെ അതു ബാധിക്കും. അതുകൊണ്ടു തന്നെ കശ്മീര്‍ 
വിട്ടൊരു കളി ഇന്ത്ക്കില്ല. സ്വാതന്ത്യം ആണ്‌ കശ്മിരി 
കള്‍ക്കിഷ്ടം എന്നു തന്റെ പുസ്തകമായ കശ്മീര്‍: ഗ്ലിംപ്സസ്‌ 
ഓഫ്‌ ഹിസ്റ്ററി എന്ന പുസ്തകത്തില്‍ പറയുന്ന സെയ്ഫുദീന്‍ 
സോസും അതു നടപ്പുള്ള കാര്യമല്ലെന്നു തുടര്‍ന്നു പറയു 


ജൂലൈ 2018 —. 


ന്നുണ്ട്‌. കശ്മീരില്‍ ഒരു തവണ പോയവര്‍ക്ക്‌ സെയ്ഫുദിന്‍ 
പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാകും. കാരണം കശ്മീരികളില്‍ 
ഒരു വിഭാഗം സ്വതന്ത്ര കശ്മീര്‍ ആഗ്രഹിക്കുന്നു. ഇന്നും രാജ്യ 
ത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരെ ഇന്ത്യക്കാര്‍ എന്നു വിളിക്കു 
ന്നവരാണവരില്‍ ഒരു വിഭഗം. എന്നാല്‍ ഇന്ത്യയോടു ചേര്‍ന്നു 
നില്‍ക്കുന്നതാണ്‌ നല്ലത്‌ എന്നു കരുതുന്ന വലിയൊരു വിഭാ 
ഗവും അവിടെയുണ്ട്‌. പാക്ക്‌ അധീന കശ്മീരില്‍ ജനം ദുരിതം 
അനുഭവിക്കുമ്പോള്‍ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 
പാക്ക്‌ അധിനിവേശ കശ്മീരില്‍ പാക്കിസ്ഥാന്റെ റിമോട്ട്‌ 
കണ്‍ട്രോള്‍ ഭരണം നടക്കുമ്പോള്‍ ഇവിടെ അവര്‍ക്ക്‌ സ്വന്തം 
ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്‌. 
മാത്രമല്ല, അവരുടെ ക്ഷേമം കാംക്ഷിക്കുന്ന ഒരു കേന്ദ്ര ഭര 
ണകൂടവുമുണ്ട്‌. അത്‌ ബിജെപിയായാലും കോണ്‍ഗ്രസാ 
യാലും വ്യത്യാസമില്ല. 


രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കശ്മീര്‍ വിലപ്പെട്ട, 
ത്ര്ത്രപ്രധാന മേഖലയാണ്‌. അതുകൊണ്ടുതന്നെ അവിടെ കളി 
മാറുകയാണ്‌. ഇനി ഗവര്‍ണര്‍ ഭരണം എന്ന പേരില്‍ അറിയ 
പ്പെടുന്ന കേന്ദരഭരരണമാണ്‌ അവിടെ നടക്കുക. ഭീകരര്‍ക്കുമേല്‍ 
ആഞ്ഞടിക്കാന്‍ തടസ്സമായി നിന്ന സംസ്ഥാന ഭരണകൂടം 
അവിടെ ഇപ്പോഴില്ല. ഇനി അവരെ പഴിപറഞ്ഞ്‌ രക്ഷപ്പെടാനും 
ആവില്ല. അതുകൊണ്ടുതന്നെ ഭീകരര്‍ക്കെതിരെ ശക്തമായ നട 
പടി ഇനി പ്രതീക്ഷിക്കാം. വീരപ്പന്‍ വേട്ടയിലൂടെ പ്രസിദ്ധനായ 
പൊലീസ്‌ ഓഫിസര്‍ കെ. വിജയകുമാര്‍ ആണ്‌ ഗവര്‍ണറുടെ 
ഉപദേഷ്ടാവായി എത്തുക. ഗവര്‍ണര്‍ എന്‍.എന്‍. വോറ മാറി 
ക്കഴിഞ്ഞാല്‍ തുടര്‍ന്നെത്തുക സുരക്ഷാകാര്യങ്ങളില്‍ പ്രാവീ 
ണ്യമുള്ള ഒരാളായിരിക്കും എന്നതും ഉറപ്പാണ്‌. 


മാത്രമല്ല, കശ്മീരിലേക്ക്‌ നാഷനല്‍ സെക്യൂരിറ്റി ഗാര്‍ഡ്‌ 
(എന്‍എസ്ജി) കമാൻഡോകളെ നിയോഗിച്ചിരിക്കുകയുമാണ്‌. 
എന്താണ്‌ ഇവരുടെ ചുമതല എന്ന്‌ വ്യക്തമായിട്ടില്ലെങ്കിലും 
സൂചന വ്യക്തമാണ്‌. കശ്മീരില്‍ ഇനി തിരിച്ചടിയുടെയും രക്ത 
ച്ചൊരിച്ചിലിന്റെയും നാളുകളാണ്‌. അത്‌ ഒരു യുദ്ധത്തില്‍ കലാ 
ശിച്ചാലും അത്ഭുതമില്ല. ഒരു യുദ്ധം ജയിക്കാന്‍ ബിജെപി 


5030021 2018 


മറ്റൊരു യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടാവും എന്നത്‌ മറ്റൊരു 
അപ്രിയ സത്യം. കശ്മീരില്‍ കളം പെട്ടെന്നു മാറുകയാണ്‌. 
എന്താവും അന്തിമഫലം എന്നറിയാന്‍ കാത്തിരിക്കുകയേ 
മാര്‍ഗമുള്ളു. 


പേടിസ്വപ്നങ്ങളിലൂടെ കേരളവും 


കശ്മീരില്‍ പേടിസ്വപ്നങ്ങളുടെ രാപകലുകള്‍ ആണെ 
ങ്കില്‍ ഇങ്ങു തെക്കേ അറ്റത്ത്‌ കേരളവും കടന്നുപോയത്‌ ചില 
ഇരുണ്ട ദിനങ്ങളിലൂടെയാണ്‌. കോഴിക്കോട്‌ നിപ്പ ദുരന്തമായും 
്രകൃതിക്ഷോഭമായും ദുരിതം വിരുന്നുവന്നു. കേരളം ഇതു 
വരെ അറിഞ്ഞിട്ടാല്ലാത്ത ഭീകര വൈറസാണ്‌ കോഴിക്കോട്ട്‌ 
മരണം വിതച്ചത്‌. വവ്വാലുകളില്‍ നിന്ന്‌ പകര്‍ന്നതെന്നു വിശ്വ 
സിക്കുന്ന (എന്നാല്‍ ഇനിയും സ്ഥിരീകരണമില്ല) Ma] 
വൈറസ്‌ ആണ്‌ പെട്ടെന്ന്‌ സജീവമായത്‌. എങ്ങനെ, എന്തു 
കൊണ്ട്‌, ആദ്യം ആരില്‍ എന്നൊന്നും ഇനിയും വ്യക്തതയില്ല. 
എന്നാല്‍ തുടക്കത്തില്‍ തന്നെ വൈറസ്‌ ഏതെന്ന്‌ തിരിച്ചറി 
യാനായത്‌ രക്ഷയായി. അല്ലെങ്കില്‍ മരണം ഇപ്പോഴത്തേതിന്റെ 
പല മടങ്ങാകുമായിരുന്നു. 17 പേരില്‍ മരണം ഒതുങ്ങി. മാത്ര 
മല്ല, കോഴിക്കോടിനു പുറത്തേക്കുള്ള വ്യാപനം തടയാനുമായി. 
എങ്കിലും ഈ വൈറസ്‌ എവിടെ നിന്നു വന്നു എന്നു സ്ഥിരീ 
കരിക്കാനാവാത്തിടത്തോളം കാലം കേരളം അപകടഭീതിയില്‍ 
തന്നെയാണ്‌. 


ആദ്യം മരിച്ച യുവാവ്‌ മലേഷ്യയില്‍ പോയിരുന്നുവെന്നും 
മറ്റും വാര്‍ത്ത പടച്ചുണ്ടാക്കി മുതലെടുക്കാനും ഇതിനിടയില്‍ 
ശ്രമം നടന്നു. മരണദൂതന്‍ പറന്നുനടക്കുമ്പോള്‍ വാര്‍ത്തയി 
ലൂടെ ദുരന്തം വിതയ്ക്കാന്‍ മറ്റൊരു ശ്രമം. ക്ഷീരമുള്ളോ 
രകിടിന്‍ ചുവട്ടിലും ചോര തന്നെ കൊതുകിനു കൌതുകം 
എന്ന കവിവാക്യം അക്ഷരംപ്രതി ശരിയാണെന്നു തോന്നിപ്പി 
ക്കുന്ന രീതി. എന്തായാലും നിപ്പ വൈറസിനൊപ്പം ആ ക്ഷുദ്ര 
വൈറസിനെയും കേരളം പ്രതിരോധിച്ചു. 


നമ്മുടെ ആരോഗ്യമേഖലയുടെ യശസ്‌ ഉയര്‍ത്തിയ മാസം 
ആണ്‌ കടന്നുപോയത്‌. കൃത്യമായ രോഗനിര്‍ണയം, ബോധ 


വത്കരണം എന്നിവയിലൂടെ അവര്‍ രോഗത്തെ നിയന്ത്രിച്ചു 
നിര്‍ത്തി. അജ്ഞാത രോഗം ഒരു മേഖലയിലെ ജനജീവി 
തത്തെ എങ്ങനെ ബാധിക്കും എന്നും ഇതിലൂടെ തിരിച്ചറിയാ 
നായി. ഭാവിയില്‍ ചില അവസരങ്ങളില്‍ ജനം പുറത്തിറങ്ങാ 
തിരിക്കാന്‍ ഈ രീതി സ്വീകരിക്കാമെന്ന്‌ ചില ഭരണകൂടങ്ങ 
ളെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഓരോ സംഭവവും ഓരോ പാഠ 
ങ്ങളാണല്ലോ. 


നിപ്പയില്‍ നിന്ന്‌ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം തീരും 
മുമ്പാണ്‌ കോഴിക്കോട്‌ ജില്ലയില്‍ തന്നെ ഉരുള്‍പൊട്ടലില്‍ 14 
പേര്‍ മരിച്ചത്‌. നിപ്പ വൈറസിന്റെ ഉറവിടം അജ്ഞാതമാണെ 
ങ്കില്‍ കോഴിക്കോട്‌ സംഭവിച്ച പ്രകൃതിദുരന്തത്തിന്റെ ഉറവിടം 
മനുഷ്യന്റെ അത്യാഗ്രഹം മാത്രമാണെന്നും വെളിവായി. പശ്ചി 


മഘട്ടം കേരളത്തിന്റെ നട്ടെല്ലാണ്‌. ആ നട്ടെല്ലില്‍ നിന്ന്‌ അനി 
യന്ത്രിതമായി പാറ പൊട്ടിച്ചുകടത്തുകയാണ്‌ കേരളത്തിലെ 
പ്രധാന വ്യവസായം. അതോടെ ദുര്‍ബലമാകുന്ന മലയോര 
ങ്ങള്‍ക്ക്‌ വെള്ളത്തെ പിടിച്ചുനിര്‍ത്താനുളള ശേഷി നഷ്ടമാ 
കുന്നു. ഉരുള്‍പൊട്ടല്‍ നടന്ന സ്ഥലത്ത്‌ മലമുകളില്‍ ഒരു ജല 
സംഭരണിയില്‍ ലക്ഷക്കണക്കിന്‌ ലീറ്റര്‍ വെള്ളം ശേഖരിച്ചി 
രുന്നു എന്നും പറയുന്നുണ്ട്‌. ഇതൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗ 
qund അറിഞ്ഞുതന്നെയാണ്‌ നടക്കുന്നത്‌. പണത്തിനു മീതെ 
പരുന്തും പറക്കില്ല. കോഴിക്കോട്‌ ജില്ലയില്‍ തന്നെ പി.പി. 
അന്‍വര്‍ എംഎല്‍എയുടെ ഉടമസ്ഥതയിലുള്ള വാട്ടര്‍ തീം 
പാര്‍ക്കിനു സമീപത്തായി എട്ടിടത്ത്‌ ഉരുള്‍പൊട്ടലുണ്ടായതായി 
സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്‌. കുന്നിന്‍ചെരുവിലെ ഈ 
റിസോര്‍ട്ടിനെ സംബന്ധിച്ച്‌ നേരത്തേതന്നെ പരാതിയുള്ളതാ 
ണെങ്കിലും ഒരു പ്രശ്നവുമില്ലെന്ന്‌ ന്യായീകരിച്ച പഞ്ചായത്ത്‌ 
ഭരണനേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും ഉദ്യോ 


ഗസ്ഥ മേധാവികളും പ്രകൃതിദുരന്തത്തിന്റെ പശ്ചാത്തല 
ത്തില്‍ അല്‍പം ഭയന്നിട്ടുണ്ട. അതുകൊണ്ടാണല്ലോ പാര്‍ക്ക്‌ 
അടച്ചിടാന്‍ പറഞ്ഞതും അവിടുത്തെ തടയണകളിലെ 
വെള്ളം വറ്റിച്ചതും. അതു ശാശ്വതമാണെന്നൊന്നും പറയാന്‍ 
പറ്റില്ല. വിവാദം ഒടുങ്ങുമ്പോള്‍ എല്ലാം മറക്കുകയാണല്ലോ 
നമ്മുടെ രീതി. 


മേമ്പൊടി 


പൊലീസിലെ അടിമപ്പണിയാണ്‌ ഇപ്പോഴത്തെ പ്രധാന 
വാര്‍ത്ത. പലരുടെയും പ്രതികരണം കണ്ടാല്‍ ഇതുവരെ 
ഒന്നും അറിഞ്ഞിരുന്നില്ലെന്നു തോന്നും. പുറമേ മനുഷ്യാവ 
കാശവും സ്ഥിതിസമത്വവും ഒക്കെ പ്രസംഗിക്കുന്ന പല ഐപി 
എസ്‌ മുഖങ്ങളും അടിമപ്പണിക്കാരെ നിലനിര്‍ത്തിയവരാണ്‌. 


സര്‍ക്കാര്‍ ചെലവില്‍ കിട്ടുന്ന അടിമകളെ എന്തിനു വേണ്ടെ 
ന്നുവയ്ക്കണം. രക്തസാക്ഷി മണ്ഡപം ഉയര്‍ത്താനും മുദ്രാ 
വാക്യം വിളിക്കാനും ഉത്സാഹം കാട്ടുന്ന പൊലീസ്‌ അസോ 
സിയേഷന്‍കാര്‍ ഒന്നും അറിയാറില്ല. പിന്നെ, ഇത്തരം ദാസ്യ 
പ്പണിയില്‍ സന്തോഷം കണ്ടെത്തുന്നവരുമുണ്ട്‌. അതിന്‌ അതി 
ന്റേതായ കാരണവും കാണുമായിരിക്കും. ഏതായാലും ദാസ്യ 
പ്പണി നിര്‍ത്താനുള്ള സര്‍ക്കാര്‍ നീക്കം പാതിവഴിയില്‍ ഉപേ 
ക്ഷിക്കാതിരിക്കട്ടെ. 


ഓൂലൈ 2018 


30 


die oes വഴി 


തീ൪ത്ഥാടനക്കുറിപ്പുകള്‍ (6) 


ഫാ. NIM} ചാര്‍ത്താക്കുഴിയില്‍ 


“നാളെ രാവിലെ വീണ്ടും കാണാം” എന്നു പറഞ്ഞു 
ക്കൊണ്ട്‌ തന്റെ രാത്രി വിശ്രമത്തിനായി സൂര്യന്‍ പടിഞ്ഞാറെ 
ച്രകവാളത്തിന്റെ പടികള്‍ ഇറങ്ങാന്‍ ആരംഭിച്ചപ്പോള്‍ നടന്നു 
തളര്‍ന്ന്‌ ജാംപൌളോയും ഞാനും ടൊസാന്റോസ്‌ (Tosantos) 
എന്ന ഗ്രാമത്തില്‍ എത്തിയിരുന്നു. വി. ഫ്രാന്‍സിസ്‌ അസീ 
സിയുടെ നാമത്തിലുള്ള സ്രതത്തിലായിരുന്നു അന്നു 
ഞങ്ങള്‍ക്ക്‌ അന്തിയുറങ്ങേണ്ടിയിരുന്നത്‌. കഴിഞ്ഞ ലക്ക 
ത്തില്‍ വിവരിച്ച നിക്കോളോസ്‌ പര്‍ണ്ണശാലയ്ക്ക്‌ സമാനമായ 
ആത്മീയ അനുഭവം ഇവിടെ നിന്നും ഞങ്ങള്‍ക്കു ലഭിച്ചു. 
്ഥാന്‍സിസ്കന്‍ മുൂന്നാംസഭയിലെ അംഗങ്ങളായ 
ബ്ര. മാര്‍ക്കോയും, ബ്ര. ഫാബിയനുമായിരുന്നു സാന്‍ 
ഫ്രാന്‍സിസ്‌കോ ദി അസീസ്സി സ്ത്രത്തിന്‍െറ (San Francisco De 
Asis Albergue) അനുദിന പ്രവര്‍ത്തനങ്ങള്‍ തടസ്സം കൂടാതെ മുന്നോട്ടു 
കൊണ്ടുപോയിരുന്നത്‌. തീര്‍ത്ഥാടകര്‍ നല്‍കുന്ന ചെറിയ സംഭാ 
വനകള്‍ കൊണ്ടായിരുന്നു അവര്‍ അതിന്റെ പ്രവര്‍ത്തനങ്ങള്‍ 
വലിയ കുറവുകള്‍ കൂടാതെ നടത്തിയിരുന്നത്‌. 


ഈ പഴയ ഭവനത്തിന്റെ ചെറിയ മുറ്റത്തെ മനോഹരമാക്കി 
സൂക്ഷിച്ചിരുന്നത്‌ അസീസിയില്‍ നിന്നും കൊണ്ടു വന്ന 
റോസാച്ചെടികളായിരുന്നു. വി. (ഫ്രാന്‍സിസ്‌ തനിക്കുണ്ടായ 
പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനുവേണ്ടി ആശ്രമത്തോടു 
ചേര്‍ന്നുള്ള മുള്ളുനിറഞ്ഞ പനിനീര്‍ച്ചെടികള്‍ക്കിടയില്‍ കിട 
ന്നുരുണ്ടു എന്നു അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തില്‍ രേഖപ്പെ 
ടുത്തിയിട്ടുണ്ട്‌. അന്നു മുതല്‍ വിശുദ്ധനായ ഫ്രാന്‍സിസിന്റെ 
സ്പര്‍ശനമേറ്റ റോസാച്ചെടികള്‍ മുള്ളുകള്‍ മുളപ്പിക്കാതായി. 
ഇന്നും ഇറ്റലിയിലെ അസീസിയിലുള്ള ഫ്രാന്‍സിസ്‌കന്‍ ആശ്ര 
മത്തിലെ റോസാച്ചെടികള്‍ പൂക്കള്‍ മാത്രമെ മറ്റുള്ളവര്‍ക്കു 
നല്‍കാറുള്ളൂ. ആരും കാണാതെ ടൊസാന്റോസിലെ സ്ത്ര 
മുറ്റത്തുള ചെടികള്‍ക്കിടയില്‍ കിടന്നൊന്നു ഉരുണ്ടാലോ എന്നു 
എനിക്കും തോന്നാതിരുന്നില്ല. പക്ഷേ പൂക്കള്‍ മാത്രമുണ്ടായി 


E A 
SCY 609902) 2018 
DIa 


രുന്ന അവിടുത്തെ ചെടികള്‍ എങ്ങനെ മുള്ളുകളും മുളപ്പിക്കാന്‍ 
തുടങ്ങി എന്നു മറ്റൊരു കഥ എഴുതപ്പെടാനുള്ള സാദ്ധ്യത 
മുന്നില്‍ കണ്ട്‌ ആ ഉദ്യമത്തില്‍ നിന്നും ഞാന്‍ പിന്മാറി. 


സ്രതത്തില്‍ കുര്‍ബാന അര്‍പ്പിക്കുന്നതിനുള്ള 
സൌകര്യങ്ങള്‍ ഉണ്ടായിരുന്നെങ്കിലും, അതിനൊരു തീര്‍ത്ഥാ 
ടക വൈദികന്‍ വിരളമായേ അതുവഴി വന്നിരുന്നുള്ളൂ. അന്ന 
വിടെയുണ്ടായിരുന്ന 26 തീര്‍ത്ഥാടകരില്‍ കത്തോലിക്കരല്ലാ 
ത്ത കുറേപ്പേരും കൂടി കുര്‍ബാനയിലും തുടര്‍ന്നുനടന്ന 
പ്രാര്‍ത്ഥനയിലും സംബന്ധിച്ചു, വിവിധ ഭാഷകള്‍ സംസാരി 
ക്കുന്നവരുടെ ഇത്തരം സംഗമങ്ങള്‍ “ബാബേലി” നേക്കാള്‍ 
“പെന്തിക്കോസ്തി”യുടെ അനുഭവമായിരുന്നു മിക്കപ്പോഴും 
പ്രദാനം ചെയ്തിരുന്നത്‌. മുകളിലത്തെ നിലയിലുള്ള തടിയില്‍ 
നിര്‍മ്മിച്ച തറയിലിരുന്നു കുര്‍ബാനയ്ക്കുശേഷം വിവിധ ഭാഷ 
കളില്‍ ഞങ്ങള്‍ പ്രാര്‍ത്ഥിച്ചു. (601 ഫാബിയന്‍ ഒരു കൂടയു 
മായി ഞങ്ങളുടെ അടുത്തു വന്നു. കാണിക്കയെടുക്കുന്ന സമ 
യമാണെന്നു കരുതി പള്ളിയില്‍ പോകുന്ന ഒരു വിശ്വാസി കുരെ 
നാണയങ്ങള്‍ അതില്‍ നിക്ഷേപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളില്‍ 
അവിടെ താമസിച്ച തീര്‍ത്ഥാടകര്‍ എഴുതിവച്ച പ്രാര്‍ത്ഥനാനി 
യോഗങ്ങളായിരുന്നു അതില്‍. ഓരോ പ്രാര്‍ത്ഥനാനിയോഗ 
ങ്ങളും ഉറക്കെ വായിച്ചതിനു ശേഷം എല്ലാവരും ഒരുമിച്ചു ആ 
നിയോഗത്തിനുവേണ്ടി പ്രാര്‍ത്ഥിക്കുന്നതിനുവേണ്ടിയായിരുന്നു 
അത്‌. മകന്‍ കാറപകടത്തില്‍ മരിച്ചതിന്റെ ദുഃഖം മറക്കുന്ന 
തിനുവേണ്ടി തീര്‍ത്ഥാടനം നടത്തുന്ന ഒരു പിതാവിന്റെ കുറി 
പ്പായിരുന്നു എനിക്കു കിട്ടിയത്‌. ഞാന്‍ വായിച്ചതു കേട്ടപ്പോള്‍ 
എന്റെ അടുത്തിരുന്ന മദ്ധ്യവയസ്കരായ സ്ത്രീ താനും അത്ത 
രത്തിലുള്ള ഒരു നിയോഗത്തോടെയാണ്‌ തീര്‍ത്ഥാടനം നട 
ത്തുന്നതെന്ന്‌ സങ്കടത്തോടെ എന്നോടു പറഞ്ഞു. 


പേരുവയ്ക്കാതെ ഞങ്ങളുടെ പ്രാര്‍ത്ഥനാനിയോഗങ്ങളും 
തുടര്‍ന്നു വരുന്നവര്‍ക്കു പ്രാര്‍ത്ഥിക്കുന്നതിനായി ഞങ്ങളും 


എഴുതി നല്കി. ഈ നിയോഗങ്ങള്‍ 20 ദിവസം വരെ സൂക്ഷി 
ച്ചുവെയ്ക്കുകയും , ഒരു പ്രാവശ്യമെങ്കിലും അതു വച്ച്‌ 
പ്രാര്‍ത്ഥിച്ചതിനുശേഷം കത്തിച്ചുകളയുകയും ചെയ്യുകയാണ്‌ 
പതിവ്‌. അതുവഴി കടന്നുപോകുന്ന തീര്‍ത്ഥാടകര്‍ 20 ദിവസ 
ത്തിനകം സാന്റിയാഗോയില്‍ എത്തിച്ചേരുമെന്നാണ്‌ കരുത 
പ്പെടുന്നത്‌. പ്രാര്‍ത്ഥനയ്ക്കു ശേഷം എല്ലാവരും ഒരുമിച്ചാണ്‌ 
ഭക്ഷണം തയ്യാറാക്കിയത്‌. ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യ 
ത്തില്‍ പിന്നിലായിരുന്നെങ്കിലും കഴിക്കുന്ന കാര്യത്തില്‍ 
ആരെയും തോലിപ്പിക്കുന്നതിനു ഞാന്‍ തയ്യാറായിരുന്നു. 
എങ്കിലും പാത്രം കഴുകാനും, മേശ വൃത്തിയാക്കാനും ആവ 
ശൃപ്പെടാതെ തന്നെ ഞാനും സഹായിച്ചു. 


നുറ്റാണ്ടുകള്‍ പഴക്കമുള്ള, രണ്ടു ലക്ഷത്തിലധികം ജന 
ങ്ങള്‍ അധിവസിക്കുന്ന ബുര്‍ഗോസ്‌ (Burgoes) എന്ന പട്ടണ 
ത്തില്‍ കൂടിയായിരുന്നു ഫ്രഞ്ചു തീര്‍ത്ഥാടന പാത കടന്നു 
പോയിരുന്നത്‌. ചരിത്ര പ്രാധാന്യമുള്ള മനോഹരമായ കത്തീ 
(WE ദൈവാലയമായിരുന്നു ആ നഗരത്തിലെ ഏറ്റവും വലിയ 
ആകര്‍ഷണം. നാല്പത്‌ വര്‍ഷങ്ങള്‍ കൊണ്ടു പൂര്‍ത്തിയാ 
ക്കിയ ഈ കത്തീഡ്രല്‍ 1260ല്‍ കൂദാശ ചെയ്ത്‌ ആരാധന 
യ്ക്കായി ഉപയോഗിച്ചു തുടങ്ങി. ഫ്രഞ്ചു ഗോത്തിക്ക്‌ (gothic) 
ശൈലിയില്‍ പണിതിരിക്കുന്ന ഈ ദൈവാലയത്തിനുള്ളില്‍ 
13 ചെറിയ ചാപ്പലുകളും ഉണ്ട്‌. 


സൂര്യന്‍ തലയ്ക്കു മുകളില്‍ വന്നു നില്‍ക്കുന്ന സമയമാ 
യപ്പോഴാണ്‌ ഞങ്ങള്‍ കത്തീഡ്രല്‍ ദൈവാലയത്തിലെത്തിയ 
ത്‌. അതിനടുത്തുള്ള ചെറിയ കൃത്രിമക്കുളത്തില്‍ കിളിക്കൂട്ട 
ങ്ങള്‍ അവധിക്കാലത്തു ആറ്റില്‍ചാടി നീന്തിക്കളിക്കുന്ന 
നീന്തല്‍ പരിശീലനത്തിലായിരിക്കുന്ന കുട്ടികളെപോലെ 
വെള്ളത്തില്‍ തുള്ളിച്ചാടികളിക്കുകയായിരുന്നു. മദ്ധ്യാന 
സൂര്യന്റെ ചൂടില്‍ നിന്നകന്ന്‌, അല്പം ആത്മീയ വെളിച്ചം 
പ്രാപിക്കാനായി ഒരു മണിക്കൂര്‍ ദൈവാലയത്തില്‍ ചിലവഴി 
ക്കാന്‍ ജാംപനളോയും ഞാനും തീരുമാനിച്ചു. ചരിശ്രമ്യൂസി 
യങ്ങളെല്ലാം ഉള്‍പ്പെടുന്ന കത്തീ്രല്‍ ദൈവാലയം കാണാ 
നെത്തുന്നവര്‍ ചെറിയൊരു ഫീസടച്ച്‌ ടിക്കറ്റെടുക്കണമായിരു 
ന്നു. തീര്‍ത്ഥാടകര്‍ക്ക്‌ ചില പ്രത്യേക ഇളവുകള്‍ അനുവദിച്ച 
രുന്നു. വൈദികന്റെ തിരിച്ചറിയല്‍ കാര്‍ഡു കാണിച്ചപ്പോള്‍ 
ടിക്കറ്റെടുക്കാതെ തന്നെ സന്തോഷത്തോടെ എനിക്കു പ്രവേ 
ശനാനുമതി ലഭിച്ചു. വേര്‍പിരിയുന്ന സ്ഥലത്തു തന്നെ വീണ്ടും 
കണ്ടുമുട്ടാം എന്ന തീരുമാനത്തോടെ ഞങ്ങള്‍ പള്ളിയുടെ 
രണ്ടു ദിശയിലേയ്ക്കുപോയി. 


കത്തീഡ്രലിനകത്തുള്ള വി. തെക്ളായുടെ (St. Thecla) ചാപ്പ 
ലില്‍ നിന്ന്‌ കുര്‍ബാന കഴിഞ്ഞു പ്രായമായ കുറച്ചുപേര്‍ പുറ 
ത്തിറങ്ങുന്നതു കണ്ടപ്പോള്‍ ഞാന്‍ അവിടെ കയറി. ആരുമില്ലാ 
തിരുന്ന അവിടെയിരുന്നു അല്പസമയം പ്രാര്‍ത്ഥിക്കുകയും 
വിശ്രമിക്കുകയുമായിരുന്നു എന്റെ ലക്ഷ്യം. പള്ളിയിലെ അവ 
സാനത്തെ ഇരിപ്പിടം തിരഞ്ഞെടുക്കാനായി ആദ്യമെത്തുന്ന 
വിശ്വാസിയുടെ തീക്ഷണതയോടെ ചാപ്പലിന്റെ പിറകിലുള്ള 
ഭിത്തിയോടു ചേര്‍ന്നിരിക്കുന്ന ബഞ്ചില്‍ എന്റെ ഭാണ്ഡം ഇറ 
ക്കിവച്ച്‌ ഞാനിരുന്നു. എന്നെ കാത്തിരിക്കുന്നതുപോലെ, ശുശ്രൂ 
ഷകന്‍ അണയ്ക്കാന്‍ മറന്നുപോയ അല്‍ത്താരയിലെ ഒരു മെഴു 
കുതിരി അപ്പോഴും കത്തിക്കൊണ്ടിരുന്നു. 


സെന്റ്‌ തെക്ളായുടെ ചിത്രത്തില്‍ കാണപ്പെട്ട സിംഹ 
ങ്ങല്‍ എന്നില്‍ വിശുദ്ധയെക്കുറിച്ചു കൂടുതല്‍ അറിയാനുള്ള 
കൌതുകം ഉണര്‍ത്തി. പാരമ്പര്യം സാക്ഷിക്കുന്നത്‌ വി. പൌലോ 
സ്‌ ശ്ലീഹായുടെ പ്രസംഗങ്ങളില്‍ ആകൃഷ്ടയായി സകലതും 


ത്യജിച്ച്‌ ദൈവത്തെ പ്രാപിക്കാന്‍ പരിശ്രമിച്ചവളാണ്‌ തെക്ള 
എന്നാണ്‌. അവളുടെ മാനസാന്തരത്തില്‍ കലിപുണ്ട ഒരു കൂട്ടം 
ആളുകള്‍ തെക്ളായെ ജീവനോടെ കത്തിക്കാന്‍ ശ്രമിച്ചു. 
അങ്ങനെ അവര്‍ അഗ്നിയൊരുക്കിയിരിക്കുമ്പോള്‍ അവിടെ 
വലുതായ കാറ്റുംമഴയും ഉണ്ടാവുകയും തെക്ളാ അത്ഭുതക 
രമായി രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട്‌ പലോസ്‌ 
ശ്ലീഹായെ അനുധാവനം ചെയ്ത്‌ അന്തോകൃയില്‍ എത്തിയ 
പ്പോള്‍ അവിടെയുള്ള ഒരു പ്രഭുവിനു അവളോടു ആകര്‍ഷണം 
തോന്നി തന്റെ അവിഹിത ഇംഗിതങ്ങള്‍ക്ക്‌ വഴങ്ങാന്‍ അവളെ 
പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രലോഭനങ്ങളെ നിരസിച്ച 
തെക്ളായോടു അയാള്‍ പ്രതികാര മനോഭാവത്തോടെ പെരു 
മാറി, കള്ളക്കേസില്‍ കുടുക്കി വന്യമൃഗങ്ങള്‍ക്കു എറിഞ്ഞു 
കൊടുക്കാനുള്ള വിധി സമ്പാദിച്ചു. അവിടെ വച്ച്‌ താന്‍ ഉടന്‍ 
മരിക്കുമെന്നു കരുതി അവള്‍ തന്നെതന്നെ മാമോദീസാമുക്കി. 
എന്നാല്‍ അത്ഭുതകരമായി അക്രമണകാരികളായ ആണ്‍സിം 
ഹങ്ങളില്‍ നിന്നും പെണ്‍സിംഹങ്ങള്‍ അവളെ രക്ഷിച്ചു. 
പിന്നീട്‌ വലിയ താപസജീവിതം നയിച്ച തെക്ളാ, ആദിമക്രൈ 
MOA സഭയിലെ സ്ത്രീകള്‍ക്കെല്ലാം വലിയ പ്രചോദനവും 
മാതൃകയും ആയിത്തീര്‍ന്നു. ഈയടുത്ത കാലത്ത്‌ തീരവവാ 
ദികള്‍ സിറിയായിലുള്ള വി. തെക്ളായുടെ കബറിടം പങ്കില 
മാക്കാന്‍ ശ്രമിച്ചതായി പ്രതവാര്‍ത്തകള്‍ ഉണ്ടായിരുന്നു. 


ചാപ്പലിന്റെ ഭിത്തിയില്‍ നിന്നും ഈര്‍ന്നിറങ്ങിയ ഈര്‍പ്പം 
എന്റെ ശരീരത്തിലേയ്ക്കും പ്രവേശിക്കാന്‍ തുടങ്ങിയിരുന്നു. 
ബാഹ്യനയനങ്ങള്‍ ഞാനറിയാതെ അടയുവാന്‍ തുടങ്ങിയ 
പ്പോള്‍ എന്റെ മുന്നില്‍ കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരിയെ 
ഞാന്‍ ആര്‍ദ്രതയോടെ നോക്കി. എന്റെ ആന്തരീക നയന 
ങ്ങള്‍ക്കു മുമ്പില്‍ തെളിഞ്ഞു നിന്ന മെഴുകുതിരി അവാച്യ 
മായ ഒരു ദര്‍ശനസനഭാഗ്യത്തിലേയ്ക്ക്‌ ഞാനറിയാതെ എന്നെ 
കൂട്ടിക്കൊണ്ടുപോയി. ““ഒരുപാടുനാളായി , ആരും കാണാതെ 
ഈ അള്‍ത്താരയിലിരുന്നു കത്തുന്ന തിരിയാണു ഞാന്‍”. 
ആരുടെ മുന്നിലും ഇതുവരെയും തുറക്കാത്ത ആത്മകഥയുടെ 
പുസ്തകത്താളുകള്‍ മെഴുകുതിരി എന്റെ മുന്നില്‍ മറിച്ചുക്കൊ 
ണ്ടേയിരുന്നു. “പ്രകാശത്തിലൂടെ ഒരുപാടു നന്മകള്‍ പ്രസരി 
പ്പിക്കുകയാണ്‌ എന്റെ ലക്ഷ്യം. ഈ അല്‍ത്താരയിലിരുന്നു 
കത്തുന്നതിനുള്ള വലിയ ഭാഗ്യമാണ്‌ എനിക്കു ലഭിച്ചിരിക്കു 
ന്നത്‌. കത്തുമ്പോള്‍ എനിക്കു വേദനിക്കാറുണ്ട്‌, പക്ഷേ ഈ 
സഹനമില്ലാതെ എന്നിലെ പ്രകാശം പരക്കുകയില്ല.” “ഈ 
പകല്‍ വെളിച്ചത്തിനിടയിലും, നീ എന്തിനാണു കത്തുന്നത്‌”. 
ഞാനറിയാതെ ചോദിച്ചു പോയി. മെഴുകുതിരി തുടര്‍ന്നു: 
“മാലാഖയുടെ മുഖവും, പിശാചിന്റെ മനസുമായി എന്റെ മുന്നി 
ലെത്തുന്ന മനുഷ്യജന്മങ്ങളുടെ അന്ധകാരജീവിതത്തി 
ലേയ്ക്കു അല്പം വെളിച്ചം കടത്തിവിടുകയാണെന്റെ ലക്ഷ്യം. 
അനേകര്‍ അന്ധകാരത്തില്‍ ജീവിക്കുന്നതിനെക്കാള്‍ 
അവര്‍ക്കൊക്കെ പ്രകാശം പരത്തി ഞാന്‍ മരിക്കുന്നതാണെ 
നിക്കിഷ്ടം”. “മരിക്കുന്നതിനു നിനക്കു ഭയമില്ല”? ഞാന്‍ 
ചോദിച്ചു. “മനുഷ്യന്‍ ഏറ്റം ഭയക്കുന്നത്‌ മരണത്തെയാണ്‌”. 
മെഴുകുതിരിക്കു വിടാനുള്ള ഭാവമുണ്ടായിരുന്നില്ല. “എന്നാല്‍ 
മരണത്തെ ഭയമില്ലാത്ത മനുഷ്യരെ മരണത്തിനു ഭയമാണ്‌. 
ഈ അള്‍ത്താരയില്‍ എല്ലാ ദിവസവും മുറിക്കപ്പെടുന്ന അപ്പ 
ത്തിന്റെ അതിവേദന അടുത്തുനിന്നു ഞാന്‍ കാണുന്നുണ്ട്‌. 
കാല്‍വരിയില്‍ നുറുങ്ങി വീണ “ജീവന്റെ അപ്പത്തിന്റെ” 
വേദന വലിയ ജീവനായി ഇവിടെ പരിണമിക്കുന്നു. സ്വയം 
മുറിയാതെ അപ്പമാവില്ല, സ്വയം മരിക്കാതെ ജീവന്‍ നല്കാ 
നുമാവില്ല, സ്വയം കത്താതെ പ്രകാശം നലകുന്ന മെഴുകുതി 


a 
ജൂലൈ 2018 .. Yat 


രിയുമാവില്ല. ഈ വലിയ രഹസ്യത്തെക്കുറിച്ചുള്ള അറിവാണ്‌ 
നിനക്കുണ്ടാകേണ്ടത്‌. നിന്റെ തീര്‍ത്ഥാടനത്തിന്റെ ലക്ഷ്യവും 
അതു തന്നെ”. 


എന്റെ തീര്‍ത്ഥാടന ലക്ഷ്യം മെഴുകുതിരി കണ്ടെത്തിയത്‌ 
എന്നെ അസ്വസ്ഥനാക്കി. “സന്തോഷത്തിന്റെയും വേദനയു 
ടെയും ഒരുപാട്‌ കണ്ണീര്‍വീണു കുതിര്‍ന്ന ബഞ്ചിലാണ്‌ നീ 
ഇരിക്കുന്നത്‌”. മെഴുകുതിരി കൂടുതല്‍ വാചാലയാവുകയായി 
രുന്നു. “തന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന്‌ ഇവിടിരുന്ന്‌ 
പ്രാര്‍ത്ഥിച്ച അമ്മയുടെ കണ്ണീരിനോട്‌ ചേര്‍ത്ത്‌ എന്റെ മെഴു 
കുതുള്ളികളും ഞാന്‍ സമര്‍പ്പിച്ചിട്ടുണ്ട്‌. ജീവിത തീര്‍ത്ഥാടന 
ത്തില്‍ തളര്‍ന്നവര്‍ക്ക്‌ ്രകാശത്തിലൂടെ ശക്തി പകരാന്‍ 
ഞാനും പരിശ്രമിച്ചിട്ടുണ്ട്‌. കത്തുന്ന തിരിയുടെ പ്രകാശത്തിനു 
മരണമില്ല. അതു നിത്യതയില്‍ ലയിച്ച്‌ അനന്തമായി ജീവി 
ക്കുന്നു. ഞാനൊന്ന്‌ ചോദിക്കട്ടെ? ഇനിയും വരുന്ന ഇരുണ്ട 
രാത്രികളില്‍ നിലാവായുദിക്കാന്‍ നിനക്കും കഴിയില്ലേ? അന്ധ 
കാരത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യജന്മങ്ങളില്‍ പ്രകാശമായി 
പ്രസരിക്കാന്‍ നീയും വരില്ലേ? കാണുന്നതെല്ലാം ഇരുട്ടെന്ന്‌ 
വെറുതെ പഴിക്കാതെ അനേക ജീവിതങ്ങളില്‍ വെള്ളി വെളി 
ച്ചമായി നീയും പടരില്ലേ?” 


ജാംപനളോ ദീര്‍ഘനേരത്തെ അന്വേഷണത്തിന്‌ ശേഷ 
മാണ്‌ എല്ലാം മറന്നു പള്ളിയിലിരുന്നു സുഖമായുറങ്ങുന്ന 
എന്നെ കണ്ടെത്തിയത്‌. അപ്പോള്‍ തന്നെ യാത്ര ഞങ്ങള്‍ ഉദ്ദേ 
ശിച്ചതിലും അരമണിക്കൂര്‍ വൈകിയിരുന്നു. ആ ഉറക്കം 
നല്കിയ ഉന്മേഷം പിന്നീട്‌ ഉറക്കം വരാതിരുന്ന, അന്ധകാരം 
പടരാമായിരുന്ന ഒരുപാട്‌ രാത്രികളില്‍ അനുഗ്രഹമായ്‌ എനിക്കു 
ഭവിച്ചിട്ടുണ്ട്‌. 


ശാരീരിക പ്രയാസങ്ങളും, അപകടങ്ങളും, രോഗങ്ങളു 
മൊക്കെ തീര്‍ത്ഥാടനത്തിന്റെ ഭാഗമാണ്‌. ഞങ്ങളുടെ കൂടെ 
തീര്‍ത്ഥാടനം ആരംഭിച്ച ഇറ്റലിക്കാരിയായ ദാനിയേല ശാരീ 
രിക പ്രയാസങ്ങള്‍ കാരണം രണ്ടാം ദിവസം തന്നെ യാത്ര 
അവസാനിപ്പിച്ച കാര്യം ഞാന്‍ മുന്‍പ്‌ പറഞ്ഞിരുന്നു. എന്റെ 
സഹയാത്രികനായ ജാംപനളോ രണ്ട്‌ യാത്രകളിലും ചില ദിവ 
സങ്ങളില്‍ നടക്കാന്‍ സാധിക്കാതെ ബസില്‍ താമസസ്ഥല 
ത്തെത്തിയിട്ടുണ്ട്‌. ശാരീരിക പ്രയാസങ്ങളില്‍ നിന്നും ഞാനും 
പൂര്‍ണ്ണമായും മുക്തനായിരുന്നില്ല. എന്നാല്‍ ഇതിന്റെ പേരില്‍ 
ഒരിക്കലും എനിക്ക്‌ യാത്ര മുടക്കേണ്ടി വന്നിട്ടില്ല. അതിന്റെ 
പ്രധാന കാരണം ഈ അവസരങ്ങളിലൊക്കെ എന്നെ സഹാ 
യിക്കാനായി 222001690 കൂടെയുണ്ടായിരുന്നുവെന്നതാണ്‌. 
നല്ല സൌഹൃദങ്ങള്‍ നമ്മിലുള്ള സുകൃതങ്ങളെയും കുറവുക 
ളെയും അംഗീകരിക്കുകയും, വേദനകളിലും താങ്ങുംതണ 
ലുമായി കുടെ നില്‍ക്കുന്നതുമായിരിക്കും. ജാംപനളോ അറി 
വുള്ള ഒരു ഭിഷഗ്വരനെപ്പോലെ തന്റെ പ്രായോഗിക പരി 
ജ്ഞാനം എന്നെ സുഖപ്പെടുത്തുന്നതിനു വേണ്ടി പല 
പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്‌. ഞങ്ങളുടെ രണ്ടാമത്തെ തീര്‍ത്ഥ 
യാത്രയില്‍ എന്റെ വലതുകാലിന്റെ പെരുവിരല്‍ നഖം, ധരി 
ച്ചിരുന്ന ഷ്യൂവില്‍ ഉരഞ്ഞ്‌ രക്തം കട്ടപിടിച്ച്‌ പൂര്‍ണ്ണമായും 
പറിച്ചു കളയേണ്ടി വന്നു. ആദ്യയാത്രയുടെ രണ്ടാം ആഴ്ച 
യില്‍ എന്റെ ഇടതുപാദത്തില്‍ വലിയ വേദന അനുഭവപ്പെട്ടു. 
തീപ്പൊള്ളല്‍ ഏറ്റതുപോലെ അവിടെ കുമിളകള്‍ (blisters) രൂപ 
പ്പെട്ടിരുന്നു. ജാംപൌളോ തന്റെ മരുന്നുശേഖരത്തില്‍ നിന്ന്‌ 
എന്നെ ശുശ്രൂഷിക്കാനായി ആദ്യം ഒരു സൂചിയും നൂലും പുറ 
ത്തെടുത്തു. പനിക്കു കുത്തിവയ്പ്പെടുക്കാന്‍ വരുന്ന നഴ്സിന്റെ 
കൈയിലെ സൂചി കണ്ടു അമ്മയെ കെട്ടിപിടിച്ചു നിലവിളി 


5030021 2018 


ക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയിലായിരുന്നു ഞാന്‍. 
ജാംപനളോ സൂചിയെടുത്തു തന്റെ കൈയിലുണ്ടായിരുന്ന 
ലൈറ്റര്‍ (lighter) കത്തിച്ചു സൂചി അതില്‍ വച്ചു ചൂടാക്കി 
കാലിലെ കുമിളകള്‍ ഓരോന്നായി കുത്തിപ്പൊട്ടിച്ചു. അതിനു 
ശേഷം അദ്ദേഹം നൂലെടുത്തു തന്റെ കൈയിലുണ്ടായിരുന്ന 
കുപ്പിയിലെ മരുന്നു ലായനിയില്‍ മുക്കി സൂചി ഉപയോഗിച്ച്‌ 
നൂല്‍ കുമിളകളുടെ രണ്ട്‌ വശങ്ങളിലായി കുത്തിയിറക്കി. ആദ്യ 
ദിവസം നഴ്‌സറി സ്കൂളില്‍ പോകുന്ന കുട്ടി വാശി പിടിച്ചു 
കരയുന്നതുപോലെ ഞാന്‍ ഉറക്കെ നിലവിളിച്ചു. ജാംപനളോ 
കാര്യങ്ങള്‍ എനിക്ക്‌ വിശദീകരിച്ചു തന്നു. മരുന്ന്‌ മുറിവുണ 
ക്കുകയും, മുറിവിനകത്തിരിക്കുന്ന നൂല്‍ പൊള്ളിയ ഭാഗത്തു 
കൂടി വരുന്ന വെള്ളം അവിടെ തങ്ങി നില്ക്കാതെ പുറത്തുക 
ളയുകയും ചെയ്യും. നന്നായി പെട്ടെന്ന്‌ കരിഞ്ഞില്ലായെങ്കില്‍ 
വീണ്ടും നടക്കുമ്പോള്‍ മുറിവ്‌ വലുതാവുകയും പിന്നീട്‌ 
നടത്തം സാധിക്കാതാവുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ഈ 
കണ്ടുപിടിത്തത്തിനു ഒരു പേറ്റന്റിനു (Patent) അപേക്ഷിക്കാ 
നും, ഏതെങ്കിലും ഒരു സര്‍വ്വകലാശാലയില്‍ നിന്നും ഒരു ഓണ 
ററി (honorary) ബിരുദം വാങ്ങി നല്കാനും സഹായിക്കാമെന്നും 
അദ്ദേഹത്തോടു ഞാന്‍ പറഞ്ഞു. 


ഫ്രഞ്ച്‌ തീര്‍ത്ഥാടനപാതയിലെ രണ്ടാഴ്ചത്തെ യാത്ര കഴി 
ഞ്ഞപ്പോഴാണ്‌ പ്യൂന്റേ ദി ഒര്‍ബിഗോ (Peunte de Orbigo) എന്ന 
ഗ്രാമത്തില്‍ ഞങ്ങള്‍ എത്തിച്ചേര്‍ന്നത്‌. ഒര്‍ബിഗോ നദിക്കു 
കുറുകെ നിര്‍മ്മിചിരിക്കുന്ന ഒരു പാലമാണ്‌ ഈ ഗ്രാമത്തെ 
വളരെ മനോഹരമാക്കുന്നത്‌. 16-90 നൂറ്റാണ്ടില്‍ സാന്റിയാഗോ 
തീര്‍ത്ഥാടകരെ ശുശ്രൂഷിക്കുന്നതിനായി നിര്‍മ്മിച്ച ഒരു ആശു 
പ്രതിയും ഈ നദികരയിലുണ്ട്‌. ഇന്ന്‌ ഏകദേശം ആയിരത്തി 
ലധികം ആളുകള്‍ മാത്രം താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമ 
മാണത്‌. അവിടുത്തെ ഇടവക ദൈവാലയം മുന്‍കൈയെടുത്തു 
നടത്തുന്ന ഒരു തീര്‍ത്ഥാടന സത്രം ധാരാളം തീര്‍ത്ഥാടകരെ 
ഒരു രാത്രി അവിടെ തങ്ങുന്നതിനു പ്രചോദിപ്പിക്കാറുണ്ട്‌. 
ജാംപനളോ എന്നേക്കാള്‍ ഒരു മണിക്കൂര്‍ മുന്‍പേ ആ സത്ര 
ത്തിലെത്തി തന്റെ പിന്നാലെ തന്നെക്കാള്‍ അവശനായി ഒരു 
വൈദികന്‍കൂടി വരുന്നുണ്ടെന്നു അറിയിച്ചിരുന്നു. ഞാനെത്തി 
യപ്പോള്‍ എന്നെക്കാത്ത്‌ കൈയില്‍ ഒരു ഗ്ലാസ്‌ തണുത്ത 
വെള്ളവും, മുഖത്തു ചെറുപുഞ്ചിരിയുമായി സത്രം നടത്തപ്പു 
കാരി നില്‍പ്പുണ്ടായിരുന്നു. വരണ്ടുണങ്ങിയ മരുഭൂമിയില്‍ 
വീഴുന്ന മഴത്തുള്ളികള്‍ പോലെ അവര്‍ തന്ന ദാഹജലം 
ആര്‍ത്തിയോടെ ഞാന്‍ കുടിച്ചു. പട്ടിണികിടക്കുന്ന വീട്ടിലെ 
കുട്ടിയെ പലഹാരക്കടയില്‍ കയറ്റിയതുപോലെ ഞാന്‍ വെള്ളം 
വീണ്ടും വീണ്ടും കുടിക്കുന്നത്‌ സംതൃപ്തിയോടെ അവര്‍ 
നോക്കി നിന്നു. പച്ചവെള്ളത്തിന്റെ പറഞ്ഞറിയിക്കാന്‍ പറ്റാത്ത 
സ്വാദനുഭവിക്കാനുണ്ടായ ഒരു ജീവിതാനുഭവമായിരുന്നു അത്‌. 


വൈകുന്നേരം അടുത്തുള്ള ഇടവകപള്ളിയിലെ കൂര്‍ബ്ബാ 
നയ്ക്കു ഞങ്ങളും കൂടി. കുര്‍ബ്ബാന തുടങ്ങി അല്‍പം കഴി 
ഞ്ഞപ്പോള്‍ കണ്ണില്‍ ഇരുട്ടുകയറുന്നതായും, എല്ലാം കീഴ്മേല്‍ 
മറിയുന്നതായും എനിക്കുതോന്നി. സംഗതി പന്തിയല്ല എന്നു 
മനസ്സിലാക്കിയ ഉടന്‍ തന്നെ ഞാന്‍ പള്ളിയിലെ സാക്രിസ്റ്റി 
യിലെ കസേരയെ അല്‍പനേരത്തേക്കു അഭയം (പാപിച്ചു. 
ഒന്നു വിയര്‍ത്തുകഴിഞ്ഞപ്പോള്‍ സംഗതികളെല്ലാം പഴയതുപോ 
ലെയായി. ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാന്‍ തിരികെ 
വന്നു കുര്‍ബ്ബാനയില്‍ പങ്കുചേരുകയും ചെയ്തു. 


മിക്ക ദിവസങ്ങളിലും ഇടവക വികാരി സത്രത്തില്‍ വന്ന്‌ 
തീര്‍ത്ഥാടകരോടൊരുമിച്ച്‌ പ്രാര്‍ത്ഥന നടത്തിയിരുന്നു. അച്ചന്റെ 


ഹംഗറിക്കാരായ സുഹൃത്തുക്കള്‍ എല്ലാ വര്‍ഷവും വേനല്‍ 
അവധിക്കാലത്ത്‌ ഇവിടെ വന്ന്‌ സഹായിക്കുമായിരുന്നു. മറ്റു 
ള്ളവരെ പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുന്ന 
തില്‍ അവര്‍ വളരെ ആത്മസംതൃപ്തി കണ്ടെത്തിയിരുന്നു എന്ന്‌ 
അവരുടെ പെരുമാറ്റത്തില്‍ നിന്ന്‌ തിരിച്ചറിയാന്‍ സാധിക്കുമാ 
യിരുന്നു. വൈകുന്നേരത്തെ പ്രാര്‍ത്ഥനയ്ക്കു താല്‍പര്യം ഉള്ള 
വര്‍ മാത്രം വന്നാല്‍ മതിയാവും, എന്നാല്‍ വരുന്നവര്‍ അച്ചന്‍ 
പറയുന്ന ചിട്ടവട്ടങ്ങള്‍ പാലിക്കാന്‍ തയ്യാറായിരിക്കണം. ഏക 
ദേശം 12 പേരോളം അന്നത്തെ പ്രാര്‍ത്ഥനയ്ക്കുണ്ടായിരുന്നു. 


ചില പതിവു പ്രാര്‍ത്ഥനകള്‍ക്കുശേഷം മുറിയിലുണ്ടായിരുന്ന 
വെളിച്ചമെല്ലാം അണച്ചു ഒരു മെഴുകുതിരി മാത്രം കത്തിച്ചു വച്ചു. 
അള്‍ത്താരകളില്‍ എരിയുന്ന തിരികള്‍പോലെ ഇതിനും കുറെ 
കഥകള്‍ പറയാനുണ്ടാവുമെന്നു ഞാന്‍ ചിന്തിച്ചു. തുടക്കത്തില്‍ 
അച്ചന്‍ തന്റെ ചില ജീവിതാനുഭവങ്ങള്‍ ഞങ്ങളുമായി പങ്കുവ 
ച്ചു. പ്രായത്തിന്റെ അവശതകള്‍ അദ്ദേഹത്തിന്റെ ശരീത്തില്‍ 
പ്രകടമായിരുന്നെങ്കിലും വാക്കുകള്‍ക്കതീതമായ ചില ജ്വലി 
ക്കുന്ന, തീക്ഷണമായ ഓര്‍മ്മകള്‍ ആ കണ്ണുകളില്‍ മിന്നിമറ 
യുന്നത്‌ അരണ്ടമെഴുകുതിരി വെളിച്ചത്തിലും ഞാന്‍ കണ്ടു. 
ഒരു വൈദികനു മറ്റൊരു വൈദികനെ എളുപ്പം വായിച്ചെടുക്കാ 
നാവും. അദ്ദേഹം അടുത്തിരുന്ന ആളിനു മെഴുകുതിരി കൈമാ 
റുമ്പോള്‍ വാങ്ങിയ ആളിന്റെ വിറയാര്‍ന്ന കരങ്ങള്‍ രണ്ടുതുള്ളി 
ഉരുകിയ മെഴുകുതിരി തന്റേതന്നെ ദേഹത്തു വീഴിച്ചു. അതു 
അറിയാത്ത ഭാവത്തില്‍ അദ്ദേഹം സംസാരം ആരംഭിച്ചു. ഇങ്ങ 
നെയുള്ള ഒരു കൂട്ടായ്മയില്‍ പലരും വെളിപ്പെടുത്താന്‍ മടി 
ക്കുന്ന കാര്യങ്ങള്‍ അദ്ദേഹം യാതൊരുഭാവഭേതവും കൂടാതെ 
വിവരിച്ചു. ആരെയും അമ്പരപ്പിക്കുന്ന ആത്മധൈര്യത്തോടെ 
തന്റെ കുത്തഴിഞ്ഞുപോയ ജീവിതത്തെ തുന്നിക്കെട്ടാന്‍ 
അദ്ദേഹം നടത്തുന്ന പരിശ്രമങ്ങള്‍ ഞങ്ങള്‍ക്കു പറഞ്ഞു തന്നു. 
എടുത്തണിയുന്ന പൊയ്മുഖങ്ങളാല്‍ ജീവിതത്തില്‍ ഒന്നും 
സംഭവിച്ചിട്ടില്ലായെന്നു കരുതി മുന്നോട്ടു പോകുന്ന മനുഷ്യരെ 
ക്കാള്‍ ഇത്തരത്തിലുള്ള മനുഷ്യരെയാണ്‌ ആളുകള്‍ ഇഷ്ടപ്പെ 
ടുന്നത്‌. തെറ്റ്‌ ചെയ്യാതെ സഹനമേറ്റെടുത്ത്‌ പുണ്യം സമ്പാദി 
ക്കുന്ന ഒരുപാട്‌ ആളുകള്‍ അധിവസിക്കുന്ന ഈ ലോകത്തില്‍, 
അറിഞ്ഞുകൊണ്ടു ചെയ്ത തെറ്റിന്‌ പരിഹാരം ചെയ്യുന്നതും 
നന്മ ഉരുവാക്കുമെന്ന്‌ അദ്ദേഹം ഞങ്ങള്‍ക്കു പറഞ്ഞു തന്നു. 
അടുത്ത ആളിനു മെഴുകുതിരി കൈമാറിയപ്പോള്‍ ഉരുകി 
യൊലിക്കുന്ന മെഴുകു തൂകിപ്പോകാതിരിക്കാന്‍ അദ്ദേഹം 
പ്രത്യേകം ശ്രദ്ധിച്ചു. 


വളരെ ആയാസപ്പെട്ടു തനിക്കറിയാവുന്ന രീതിയില്‍ 
ഇംഗ്ലീഷ്‌ ഭാഷയില്‍ പോളണ്ടുകാരനായ ഏകദേശം 60 വയസ്സു 
തോന്നിക്കുന്ന മനുഷ്യന്‍ തന്റെ അനുഭവങ്ങള്‍ പങ്കുവച്ചു. 
കുറെ വര്‍ഷങ്ങളായി അദ്ദേഹവും ഭാര്യയും സാന്റിയാഗോ 
തീര്‍ത്ഥാടനം നടത്തണമെന്നു ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 
വര്‍ഷം പോകാന്‍ ഉറപ്പിച്ചു ഒരുക്കങ്ങള്‍ നടത്തുന്നതിനിടെ 
അദ്ദേഹത്തിന്റെ ഭാര്യ പെട്ടെന്നു മരിക്കുന്നു. ഇപ്പോള്‍ 
വൈറുതെ നിര്‍വികാരനായി അദ്ദേഹം നടക്കുകയാണ്‌. സാന്റി 
യാഗോയില്‍ ചെല്ലണമെന്നു നിര്‍ബന്ധമൊന്നുമില്ല - സാധി 
ക്കുന്നതുവരെ നടക്കുക. അദ്ദേഹം ഒന്നും മിണ്ടാതെ തിരി 
കൈയില്‍ പിടിച്ചു വെറുതെ കുറേ നേരം ഇരുന്നു. അല്പസ 
മയത്തിനുശേഷം അച്ചന്‍ ആ തിരി വാങ്ങി അടുത്തിരുന്ന മദ്ധ്യ 
വയസ്കകയായ സ്ത്രീക്ക്‌ നല്കി. നെതര്‍ലണ്ടുകാരിയായ 
അവന്‍ രണ്ടാഴ്ചയായി തീര്‍ത്ഥാടനത്തിലാണ്‌. അവര്‍ക്ക്‌ 20ഉം 
22ഉം വയസ്സുള്ള രണ്ടു ആണ്‍മക്കളുണ്ട്‌. ഭര്‍ത്താവ്‌ മരിച്ചിട്ട്‌ 
ഏറെ നാളായെങ്കിലും രണ്ടു മക്കളെയും അവര്‍ നല്ലതുപോലെ 
സ്നേഹിച്ചു വളര്‍ത്തി. 6 മാസം മുന്‍പ്‌ മൂത്ത മകന്‍ ആരോടും 
പറയാതെ എവിടേയ്ക്കോ പൊയ്ക്കളഞ്ഞു. ഇപ്പോള്‍ അവന്‍ 
എവിടെ പോയെന്നോ, എന്തു ചെയ്യുന്നുവെന്നോ യാതൊരു 
അറിവുമില്ല. അവര്‍ കണ്ഠമിടറിപറഞ്ഞ കഥ ഞങ്ങളുടെ ഹൃദ 
യത്തെയും വേദനിപ്പിച്ചു. പുതിയ നിയമത്തിലെ ധൂര്‍ത്തപു 
LOA കഥയിലെ പിതാവിന്റെ മനോഭാവത്തോടെ അവിടിരുന്നു 
ഹൃദയമുരുകി തന്റെ ജീവിതകഥ പറഞ്ഞ അവരുടെ കണ്ണില്‍ 
നിന്നും വീണ ഒരു തുള്ളി കണ്ണീര്‍ ഉരുകുന്ന മെഴുകില്‍ അലി 
യാതെ അങ്ങനെ കിടന്നു. സാന്റിയാഗോ തീര്‍ത്ഥാടനം അവ 
സാനിക്കുന്നതിനു മുന്‍പേ മകനെ കുറിച്ചുള്ള എന്തെങ്കിലും 
വിവരം ലഭിക്കണമേയെന്നതാണ്‌ അവരുടെ നിത്യവുമുള്ള 
പ്രാര്‍ത്ഥന. അവരുടെ മകനെ കണ്ടെത്തി കൊടുക്കണേയെന്നു 
അവിടിരുന്നു ദൈവത്തോടു പ്രാര്‍ത്ഥിച്ചു കൊണ്ടു ഒരുപാടു 
നാളുകള്‍ക്കിടയില്‍ ഞാന്‍ എനിക്കുവേണ്ടിയും പ്രാര്‍ത്ഥിച്ചു: 
“എന്റെ യേശുവേ, ഞാന്‍ ഒരു അല്‍ത്താരബാലനായി നിഷ്ക 
ളങ്കതയോടെ നടന്ന സമയത്തു നീയെന്റെ ഹൃദയം കവര്‍ന്നു. 
ഇന്നു എനിക്കു നിന്റെ ഹൃദയം കവര്‍ന്നു നിന്നില്‍ പറ്റിച്ചേര്‍ന്നു 
ഒരിക്കലും നഷ്ടപ്പെടാതെ അവിടെയിരിക്കാനുള്ള ഭാഗ്യം തര 
ണമേ.” 


ആമുഖക്കുറിപ്പ്‌ 


'െളിവുനിറഞ്ഞോരീദശോ.. യം 
കുര്‍ബാനമ്മും 
പഠനവും ധ്യാനവും 


റവ. ഡോം കുര്യന്‍ വാലുപറമ്പില്‍ 


ക്രൈസ്തവ കാഹളത്തിന്റെ അനുവാചകരിലനേകര്‍ക്ക്‌ അത്രയ്ക്കങ്ങു പരിചയമില്ലാത്ത ഒരു പഠന, 
ധ്യാനവഴിയിലുള്ള ഒരു യാത്രയാണ്‌ ഈ ലേഖനപരമ്പര. കേരളത്തില്‍ വചനപ്രഘോഷണ, 
ധ്യാനകേന്ദ്രങ്ങളുടെ സമൃദ്ധിയുണ്ട്‌. ദൈവവചനവര്‍ഷം അനുസ്യൂതം സമൃദ്ധമായി ചൊരിയപ്പെടുന്നു. 
അതൊരനുഗ്രഹമാരിയാണ്‌. അവയില്‍ പല കേന്ദ്രങ്ങളിലും ലഭിക്കുന്നതില്‍നിന്ന്‌ തെല്ലു വൃതൃസ്ത 
മായൊരു ധ്യാനയാത്രയാണ്‌ നാമിതില്‍ നടത്തുന്നത്‌. ആരംഭമായി മലങ്കര സുറിയാനി സഭയുടെ 
കുര്‍ബാനയാഘോഷത്തിന്റെ പാരമ്പര്യമായുള്ള ആരംഭഗാനത്തിന്റെ ആരംഭത്തെക്കുറിച്ചുള്ളത്‌: 
““വെളിവു നിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു ...” 


ആരാധനക്രമം ദൈവവചനപൂര്‍ണതയുടെ പ്രകാശനം 


ദൈവവചനം ബൈബിളില്‍ മാത്രമല്ല ഉള്ളത്‌. ബൈബിള്‍ 
ദൈവവചനത്തിന്റെ എഴുതപ്പെട്ട രൂപമാണ്‌. അത്‌ 
കാലപൂര്‍ണതയില്‍ വെളിപ്പെട്ട ദൈവവചനത്തിന്റെ ഒരു ഭാഗം 
മാര്രമത്രേ. ദൈവ വചനം വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ 
പാരമ്പര്യത്തിലും നല്കപ്പെട്ടിട്ടുണ്ട്‌ എന്നാണ്‌ സഭയുട പ്രബോ 
ധനം. ബൈബിള്‍ മാത്രമാസ്പദമാക്കിയുള്ള ദൈവവചന 
്രഘോഷണം ഭാഗികമാണ്‌. ബൈബിളും വിശുദ്ധ 
പാരമ്പര്യവും ഒരുപോലെ ഭക്തി,സ്നേഹ,ബഹുമാനങ്ങളോടെ 
സ്വീകരിക്കുകയും ആദരിക്കു കയും ചെയ്യണമെന്നും സഭ 
നിഷ്കര്‍ഷിക്കുന്നു. സഭയെന്ന തിരുവഞ്ചിയില്‍ വിശുദ്ധ 
ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും സമ്മേളിക്കുന്നു. സഭയുടെ 
ആരാധന്രകമത്തിലാണ്‌ ബൈബിളിലെയും വിശുദ്ധ 
പാരമ്പര്യത്തിലെയും ദൈവവചനം അതിന്റെ പൂര്‍ണതയില്‍ 
്രകാശിതമാകുന്നത്‌. ഈ വസ്തുതകള്‍ രണ്ടാം 
വത്തിക്കാന്‍ കൌണ്‍സിലിന്റെ ദൈവവചനം (ദെയ? 
വെരീങ്ചും)എന്ന പ്രമാണ രേഖ നമ്പര്‍ 9-ല്‍ സ്പഷ്ടമായി 
നല്കിയിട്ടുണ്ട്‌ 


4 ക 


മലങ്കര സുറിയാനി സഭയ്ക്കു ലഭിച്ച ആരാധനക്രമപാര 
മ്പര്യത്തില്‍നിന്ന്‌ 


ബ്‌നുഹ്ഥൊക്‌ ഹോസേനാന്‍ നുഹ്‌റൊ...എന്ന്‌ 
കുര്‍ബാനയുടെ കാഴ്ചവയ്പു സമയത്ത്‌ പാടിയാരംഭിക്കുന്ന 
പാരമ്പര്യം അന്ത്യോക്യന്‍ സുറിയാനി ആരാധന്ക്രമത്തില്‍ 
മലങ്കര സുറിയാനി സഭയ്ക്കു ലഭിച്ചതാണ്‌. കുര്‍ബാനയാഘോ 
ഷത്തെക്കുറിച്ചു പരിശുദ്ധ ബനഡിക്ട്‌ പാപ്പായും അദ്ദേഹത്തെ 
പിന്തുടര്‍ന്ന്‌ കാര്‍ഡിനല്‍ റോബര്‍ട്ട്‌ സാറായും എഴുതിയിട്ടു 
ള്ളത്‌ വായിച്ചു തള്ളാവുന്ന വാക്കുകളല്ല. ചുരുക്കമിതാണ്‌: 
കുര്‍ബാന നാമുണ്ടാക്കുന്ന എന്തോ ഒന്നല്ല; നമുക്കു നല്കപ്പെ 
ടടതാണ്‌. നല്കപ്പെട്ടതിനോടു നമ്മെത്തന്നെ ചേര്‍ത്തര്‍പ്പിക്കുക 
എന്നതാണ്‌ പ്രധാനം. 


കാല്വറിയിലെ ബലിയുടെ പുരോഹിതനും ബലിവ 
സ്തുവുമായ യേശുക്രിസ്തുതന്നാണ്‌ സെഹിയോന്‍ മാളിക 
യിലെയും എമ്മാവുസിലെയും (ഉഥാനാന്തരശിഷ്യ 
സംഘത്തിന്റെയും) അപ്പംമുറിക്കലുകളുടേത്‌. ഈ വിശ്വാ 
സദര്‍ശനം ഏറ്റവും സ്പഷ്ടവും പൂര്‍ണവുമായി ആദിമ 


സഭയ്ക്കു ലഭ്യമാക്കിയിയിട്ടുള്ളത്‌ പുതിയ നിയമ ഗ്രന്ഥകാ 
രന്മാരില്‍ സിറിയന്‍ അന്ത്യോക്ൃയക്കാരനായ ലൂക്കായാണ്‌. 
“കര്‍ത്താവായ യേശുവിന്റെ ഓര്‍മയാചരണം' എന്ന്‌ പൌലോസ്‌ 
കുര്‍ബാനയെക്കുറിച്ചു പഠിപ്പിക്കുന്നുണ്ട്‌ (1 കോറി 1123-25). 
കുര്‍ബാന “നമ്മുടെ കര്‍ത്താവേശുമിശിഹായുടെയും അവന്റെ 
രക്ഷാകരവ്യാപാരമാ കെയുടെയും ഓര്‍മയാചരണ”മത്രേ. 
“..ഓര്‍മയാചരണം” എന്ന്‌ കുര്‍ബാനയെക്കുറിച്ചുളള ധാരണ 
കര്‍ത്താവായ യേശു താന്‍ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയില്‍ 
അപ്പവും പാനപാത്രവുംകൊണ്ടു ചെയതതിന്റെയും സഭയുടെ 
മേശയിലെ ബലിയുടെയും ബലിവസ്തുവും പുരോഹിതനും 
ഒരാള്‍ തന്നെന്ന്‌ - യേശുക്രിസ്തു തന്നെന്ന്‌ - ഗ്രഹിക്കാന്‍ 
സഹായകമായുണ്ട്‌. സിറിയന്‍ അന്ത്യോക്യന്‍ പാരമ്പര്യമാണ 
ല്ലോ പൌലോസും ലൂക്കായും പങ്കുവച്ചിട്ടുള്ളത്‌. ലൂക്കാ പൌലോ 
സിനെക്കാള്‍ രണ്ടു പടികൂടി കടന്ന്‌, സെഹിയോന്‍ മാളികയി 
ലെയും കാല്‍വറിയിലെയും എമ്മാവുസിലെയും ബലിയുടെ 
പുരോഹിതനും ബലിവസ്തുവും യേശുക്രിസ്തുതന്നെന്നു 
സ്പഷ്ടമാക്കി. യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിനു 
മുമ്പും പിമ്പുമുള്ള രണ്ട്‌ അപ്പംമുറിക്കലുകള്‍ക്കിടയില്‍ കുരി 
ശിലെ ബലി ക്രമീകരിച്ചുകൊണ്ടുള്ള വിവരണത്തിലെ (ലൂക്കാ 
22,14-21 || 23,44-49 || 24,28-32) സിറിയന്‍ അന്ത്യോക്യന്‍ 
കുര്‍ബാനശാസ്ത്രം! കൂടാതെ, ഉഥാനാന്തര ഘട്ടത്തിലും 
ഉഥിതനായ യേശുക്രിസ്തു സംസാരിക്കുന്ന വചനശു 
ശ്രൂഷയെ തുടര്‍ന്നാണ്‌ അപ്പംമുറിക്കലെന്നും (ലൂക്കാ 
24,13-27.32). ലൂക്കായ്ക്കു പ്രിയപ്പെട്ടൊരു സാഹിതീതന്ത്രമായ 
സമാന്തരതയും. 


യേശുമിശിഹായുടെ രക്ഷാകരശുശ്രൂഷയെ “ നമ്മുടെ 
ദൈവത്തിന്റെ ആര്‍ദ്രമായ കരുണയാല്‍ ഉന്നതത്തില്‍നിന്നുള്ള 
ഉദയസൂര്യന്റെ സന്ദര്‍ശനം” എന്ന്‌ ലൂക്കാ വിവരണത്തിന്റെ 
ആരംഭത്തില്‍ (ലൂക്കാ 1,78) അവതിരിപ്പിക്കുന്നതും ഇവിടെ 
പ്രസക്തമത്രേ. ഇപ്പറഞ്ഞ കുര്‍ബാനശാസ്ത്രത്തിന്റെ വെളി 
ച്ചത്തില്‍ക്കൂടിയാവണം ബ്നുഹ്‌റൊക്‌ ഹോസേന്ാന്‍ 
നുഹ്റൊ...കൊണ്ട്‌ കുര്‍ബാനയിലെ ആദ്യകാഴ്ചവയ്പുഗാനം 
പുരോഹിതജനം ആലപിക്കാന്‍ സിറിയന്‍ അന്തോകൃയന്‍ സുറി 
യാനി സഭ സമയമായപ്പോള്‍ സമാരംഭിച്ചത്‌. 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭയില്‍ തുടര്‍ന്നിരുന്നത്‌ 


ഈ ലേഖകന്റെ 420090080 വരെയും ഓര്‍ത്തഡോക്സ്‌ 
സഭയില്‍ പരിശീലിപ്പിക്കപ്പെട്ടതനുസരിച്ചും, ഞങ്ങളുടെ 
കുടുംബം മലങ്കര കത്തോലിക്കാ സഭയില്‍ പുനരൈക്യപ്പെട്ട 
തു മുതല്‍ ഈ സഭയില്‍ ഇക്കഴിഞ്ഞ ഏതാനും വര്‍ഷം 
മുമ്പുവരെയും അനുവര്‍ത്തിച്ചുപോന്നിരുന്നതിന്റെ ബലംകൊ 
ണ്ടുമാണ്‌ ഇവിടെ “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളി 
വാല്‍...” എന്ന ഗാനം പഠന, ധ്യാന വിഷയമാക്കുന്നത്‌. 
കുര്‍ബാനയുടെ കാഴ്ചവയ്പുസമയത്ത്‌ ദൈവജനം പാടുന്ന 
ഗാനം “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍...”കൊണ്ട്‌ 
ആരംഭിക്കുന്ന പാരമ്പര്യമാണ്‌ ഇപ്പോഴും കേരളത്തിലെ 
ഓര്‍ത്ത ഡോക്സ്‌ സഭകളില്‍ അനുവര്‍ത്തിക്കുന്നതും. 


D ത്രോണോസില്‍ അപ്പം ഒരുക്കാനാരംഭിക്കുമ്പോള്‍ 
ശുശ്രൂഷി ബലിപീഠത്തില്‍ ഇടതുവശത്തെ തിരി (= തന്റെ ആരാ 
ധകസംഘത്തെ അഭിമുഖീകരിച്ചുനില്ക്കുന്ന സ്ലീബായുടെ - 


ച ¢¢ 


ക്രൂശിതന്റെ - വലതുവശത്തെ തിരി) കത്തിച്ചുകൊണ്ട്‌ “വെളി 


9 


വുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍...” പാടാനാരംഭിക്കുന്നു. 
അത്‌ ജനം ഏറ്റെടുക്കുന്നു. ഈ ഗാനപാദത്തിന്റെ ചെറിയൊ 
രംശം നമ്മുടെ വിശുദ്ധീകരണത്തോടു ബന്ധപ്പെടുത്തി 
നമ്മുടെ ധ്യാനവിഷയമാക്കുകയാണ്‌. 


ഈലേഖകനോര്‍ക്കുന്നു, 1961ല്‍ ഞങ്ങളുടെ കുടുംബം 
കത്തോലിക്കാസഭയിലേക്ക്‌ പുനരൈക്യപ്പെടുമ്പോള്‍ ഞങ്ങ 
ളുടെ പള്ളിയില്‍ ചെയ്തിരുന്നത്‌ ഇപ്രകാരമാണ്‌: തീക്ഷ്ണ 
മിഷനറിയായിരുന്ന പരേതനായ ബഹു. സാമുവല്‍ തെങ്ങു 
വിളയിലച്ചന്‍ മദ്ബഹായില്‍ തിരുവസ്ത്രങ്ങളണിഞ്ഞ്‌ ബലി 
പീഠത്തില്‍ അപ്പം ഒരുക്കാന്‍ കൈയിലെടുക്കുമ്പോള്‍ ശുശ്രൂ 
ഷകന്‍ - റാന്നി പൂഴിക്കുന്ന്‌ ഇടവകയില്‍നിന്ന്‌ അവിടത്തെ 
കപ്യാരായിരുന്ന, പീന്നീട്‌ വയ്യാറ്റുപുഴ താമസമാക്കിയിരുന്ന, 
പരേതനായ തുണ്ടിയില്‍ ശ്രീമാന്‍ ഉണ്ണൂണ്ണി - “വെളിവുനിറ 
ഞ്ഞോരീശോ നിന്‍ വെളിവാല്‍...”” ആരംഭിച്ചുകൊണ്ട്‌, ബലി 
പീഠത്തിലെ സ്ലീബായുടെ മുമ്പില്‍ കത്തിനില്ക്കുന്ന തിരി 
യില്‍നിന്നു ചെറിയ തിരിയില്‍ തീ പകര്‍ന്ന്‌ വടക്കുവശത്തെ 
തിരി കത്തിക്കുന്നു. തന്നോടുചേര്‍ന്നു സ്വയം ബലിയര്‍പ്പിച്ചു 
കൊണ്ടു നില്ക്കുന്ന, ആരാധകസംഘത്തെ അഭിമുഖീകരിച്ചു 
നില്ക്കുന്ന, ക്രൂശിതന്റെ - സ്ലീബായുടെ - വലത്തുവശമാണ്‌ 
നാം ആദ്യം തിരി കത്തിക്കുന്ന വടക്കുവശം. ““വെളിവിന്‍ തട്ടില്‍ 
വസിക്കും പുണ്യനിധേ ..”” ചൊല്ലി ബലിപീഠത്തില്‍ തെക്കുവ 
ശത്തെ തിരി കത്തിക്കുന്നു. ശുശ്രൂഷകന്‍ ആരംഭിച്ച പാദങ്ങള്‍ 
ജനം ഏറ്റെടുത്തു പാടിയിരുന്നു. തുടര്‍ന്ന്‌, അതാതു ദിവസത്തിന്റെ 
പ്രത്യേകതയ്ക്കനുസരിച്ച പാദവും മറ്റു പാദങ്ങളും. 


1967ല്‍ ലിറ്റര്‍ജിക്കല്‍ കമ്മറ്റി തിരുവല്ലായില്‍നിന്നു പ്രസി 
ദ്ധീകരിച്ച മലങ്കര സുറിയാനി കത്തോലിക്കാസഭയി൭ല 
വിശുദ്ധ ശുശ്രുഷകളുടെ അനുഷ്ഠാന്രകമം പുറം 18 നമ്പര്‍ 
5300 ഇങ്ങനെയാണ്‌: “... അപ്പോള്‍ ശുശ്രൂഷകന്‍ താണസ്വ 
രത്തില്‍ “വെളിവുനിറഞ്ഞോരീശോ ...” ഇത്യാദി ചൊല്ലി 
വടക്കുവശത്തെ തിരി കത്തിക്കുന്നു. “വെളിവിന്‍ തട്ടില്‍ 
വസിക്കും പുണ്യനിധേ ...” ചൊല്ലി തെക്കുവശത്തെ തിരി 
കത്തിക്കുന്നു.” പക്ഷേ, ശുശ്രൂഷകന്‍ ഒരിക്കലും താണസ്വ 
രത്തിലല്ല, മുന്‍പറഞ്ഞപോലെ ഉയര്‍ന്ന സ്വരത്തിലാണ്‌ ആരം 
ഭിച്ചിരുന്നത്‌. ജനം ഏറ്റെടുത്തു പാടിയിരുന്നതും. ഇങ്ങനെ 
യായിരുന്നു 1990കളുടെ മധ്യംവരെയും തിരുവനന്തപുരം 
അതിരൂപതയില്‍. ഈയുള്ളവന്‍ സെന്റ്‌ അലോഷ്യസ്‌ 
മൈനര്‍ സെമിനാരിയില്‍ അഭ്യസനം നടത്തിക്കൊണ്ടിരുന്ന 
പ്പോഴും പുരോഹിതശുശ്രൂഷ ആരംഭിച്ചപ്പോഴും തുടര്‍ന്നും 
അങ്ങനെയായിരുന്നു. 


” 


“വെളിവുനിറഞ്ഞോരീശോ ...” എന്ന ഗാനം ബലിപീഠ 
ത്തിലെ തിരി കത്തിക്കുന്ന സമയത്തേക്കുള്ള താണെന്ന്‌ 
യാക്കോബിന്റെ അനാഫുറാ ഒരു പഠനം എന്ന ഗ്രന്ഥത്തില്‍ 
(1976) ബഹു. ഡോ. ലൂയിസ്‌ മൂലവീട്ടില്‍ ഒ.ഐ.സി രേഖപ്പെ 
ടുത്തിയിട്ടുണ്ട്‌. (പുറം 70. “ഓര്‍ത്തഡോക്‌സ്‌ സുറിയാനി പാര 
മ്പര്യത്തില്‍ ഇത്‌ വൈദികന്‍തന്നെ ചെയ്യണമെന്നാണ്‌ 
നിയമം” എന്നും ബഹു. മൂലവീട്ടിലച്ചന്‍ രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌. “ഞ്നുഹറൊക്‌ ഹോസേന്നാല്‍ .." എന്ന പാദം വടക്കേ 
തിരി കത്തിക്കുമ്പോഴും “ഹസ്ധിയെ 93100009 ...” എന്ന പാദം 
തെക്കെ തിരി കത്തിക്കുമ്പോഴും ചൊല്ലണമെന്നു ക്രമത്തില്‍ 
കാണുന്നു; എങ്കിലും, നമസ്കാരസമയം മുതല്‍ ആ തിരി 
കത്തിനിന്നതുകൊണ്ട്‌ ഈ സമയം വേറെ തിരി കത്തിക്കേണ്ട 


i 
ജൂലെ 2018 ~~ / AOS 


ആവശ്യമില്ല. എങ്കിലും ആ പ്രാര്‍ഥന ചൊല്ലണം” എന്ന്‌ 
ഓര്‍ത്തഡോക്സ്‌ സുറിയാനിസഭയുടെ ശുശ്രുഷാസംവിധാ 
നം, പുറം 160 നിര്‍ദേശിക്കുന്നു). അപ്പവും വീഞ്ഞും ഒരുക്കി 
കാഴ്ചവയ്ക്കുമ്പോള്‍ മുകളില്‍ പറഞ്ഞപ്രകാരം തിരി കത്തി 
ച്ചുകൊണ്ട്‌ “വെളിവുനിറഞ്ഞോരീശോ ...” പാടുന്നതിന്റെ 
താത്പര്യത്തെക്കുറിച്ച്‌ ബഹു. മൂലവീട്ടിലച്ചന്‍ ലളിതമായി 
വിശദീകരിക്കുന്നു: “വൈദികന്റെ കയ്യിലിരിക്കുന്ന അപ്പം 
സര്‍വ്വലോകത്തിന്റെയും പ്രകാശമായ ക്രിസ്തുവിന്റെ പ്രതീ 
കമാണെന്നും ഈ പ്രകാശത്തില്‍നിന്നു വേണം നാം വെളിച്ചം 
ഉള്‍ക്കൊള്ളാന്‍ എന്നുമാണ്‌ ...” (യാക്കോബിന്റെ അനാഫുറാ 
ഒരു ചഠനം, 70). ഈ വസ്തുത കൂടുതല്‍ വ്യക്തമാകേണ്ടതു 
ണ്ട്‌. “വെളിവുനിറ ഞ്ഞോരീശോ” കൊണ്ടു തുടങ്ങാന്‍ 
കുര്‍ബാനശാസ്ത്രപരവും ക്രിസ്തുശാസ്തപരവും രക്ഷാശാ 
സ്ത്രപരവുമായ സമ്പന്നതയുണ്ട്‌. 


““വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു” 
വെന്നതും വിശുദ്ധ കുര്‍ബാനയും തമ്മിലുള്ള ബന്ധം - പഴയ 
നിയമ വെളിച്ചം: 


പ്രകാശവും സത്യവും ബലിപീഠവും ദൈവവും രക്ഷാകര 
അനുഭവവും (സങ്കീ 43,3) 


പഴയ നിയമത്തില്‍ത്തന്നെ ദൈവത്തിന്റെ പ്രകാശവും അവി 
ടുത്തെ ബലിപീഠവും തമ്മില്‍ ബന്ധപ്പെട്ടുണ്ട്‌. സങ്കീ 43,3-408 
സങ്കീര്‍ത്തകന്‍ ആലപിക്കുന്നു: 
(ദൈവമേ,) അവിടുത്തെ പ്രകാശവും സത്യവും അയ 
യ്ക്കണമെ! 
അവ എന്നെ നയിക്കട്ടെ. 
അവിടുത്തെ വിശുദ്ധ ഗിരിയിലേക്കും നിവാസത്തി 
ലേക്കും 
അവ എന്നെ കൊണ്ടെത്തിക്കട്ടെ 
അപ്പോള്‍ ഞാന്‍ ദൈവത്തിന്റെ ബലിപീഠത്തിലേക്കു 
ചെല്ലും, 
എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്കുതന്നെ; 
ദൈവമേ, എന്റെ ദൈവമേ, കിന്നരംകൊണ്ടു 
ഞാന്‍ അവിടുത്തെ സ്തുതിക്കും. 


സങ്കീ 43 ഒരു പ്രത്യാശാകീര്‍ത്തനമാണ്‌. (സങ്കീ 42-43 
ഒരു ഏകകമാണെന്നത്രേ വിദഗ്ധരുടെ അഭിമതം. ഇതിന്റെ 
രചനയുടെ ചരിത്രപശ്ചാത്തലം കൃത്യമേതെന്നത്‌ നമുക്കി 
വിടെ പ്രശ്നമല്ല). സെല്യൂസിഡ്‌-പ്തോളമിമാരുടെ യുദ്ധകാ 
ലത്ത്‌ സിറിയായുടെ പരിസരപ്രദേശത്ത്‌ ബന്ദിയാക്കപ്പെട്ട ഒരു 
പുരോഹിതന്റെ പ്രാര്‍ഥനയായിരിക്കാനുള്ള സാധ്യതയു 
ണ്ടെന്ന്‌ ശക്തമായ അനുമാനമുണ്ട്‌. അധര്‍മികളും കരുണയും 
സഹോദരസ്നേഹവുമില്ലാത്ത ജനതയില്‍നിന്നുള്ള - വിജാ 
തീയരില്‍നിന്നുള്ള - മോചനത്തിന്‌ തന്റെ “അഭയത്തിന്റെ 
ദൈവത്തില്‍ (സങ്കീ 43,2 ഹീബ്രു പാഠമനുസരിച്ച്‌) ആശ്രയി 
ക്കുന്നു സങ്കീര്‍ത്തകന്‍. ശ്രതുവിന്റെ പിഡനംമുലം എനിക്കു 
വിലചിക്കേണ്ടിവന്നതും എന്തുകൊമണ്ടന്നും അവിടുത്തോടു 
ചോദിക്കുന്നുണ്ട്‌ (വാക്യം 2). തന്റെ അഭയത്തിന്റെ ദൈവത്തി 
ലേക്ക്‌, അവിടുത്തെ വിശുദ്ധ ഗിരിയിലേക്കും നിവാസത്തി 
ലേക്കും, തന്നെ കൊണ്ടെത്തിക്കാന്‍ അവിടുത്തെ (പകാശവ്ധയും 
സത്യവ്യം അയയ്ക്കണമെന്ന്‌ അപേക്ഷിക്കുകയും ചെയ്യുന്നു. 
തന്റെ അഭയത്തിന്റെ ദൈവം അവിടുത്തെ പ്രകാശവും 
സത്യവും അയയ്ക്കുമ്പോള്‍ താന്‍ ദൈവത്തിന്റെ ബലിപീഠ 


5030021 2018 


ത്തിലേക്കു ചെല്ലുമെന്ന്‌ അര്‍ഥിക്ക്‌ ഉറപ്പുണ്ട്‌. ദൈവത്തിന്റെ 
ബലിപീഠത്തിലേക്ക്‌ എത്തുകയെന്നു പറഞ്ഞാല്‍ “എന്റെ പര 
മാനന്ദമായ ദൈവത്തിലേക്കു” തന്നെയെന്നര്‍ഥം. 


തന്റെ ഇരുള്‍മൂടിയ മുഖം പ്രകാശിക്കാന്‍ ദൈവം തന്റെ 
(പകാശവ്യം സത്യവും അയയ്ക്കണമെ ന്നര്‍ഥിക്കുന്നു സങ്കീ 
ര്‍ത്തകന്‍. സത്യത്തെ (എമെത്ത്‌-നെ) കൃപയോടൊത്താണ്‌ 
(ഹെസെദ്‌ )സങ്കീര്‍ത്തനങ്ങളിലും പഴയ നിയമത്തിലും 
പൊതുവെ ചേര്‍ത്തുകാണാറുള്ളത്‌. സങ്കീ 43,3-ലാകട്ടെ പ്രകാ 
ശത്തോടൊത്ത്‌ (ജോഷി മയ്യാറ്റില്‍, സങ്കീര്‍ത്തനസപര്യ, കെ. 
സി.ബി.എസ്‌, പാലാരിവട്ടം, 2013, 147). ഹെസപെദ്‌ ഉടമ്പടിപ്ര 
കാരമുള്ള കൃപ / കരുണ അത്രേ. ഇവിടെയാകട്ടെ സങ്കീര്‍ത്ത 
കന്‍ പ്രത്യാശിക്കുന്നത്‌ തന്റെ അഭയമായ ദൈവത്തിന്റെ പ്രകാ 
ശവും സത്യവും തന്നെ. അവിടുത്തെ വിശുദ്ധ ഗിരിയിലേക്കും 
(= ജറുസലേമിലേക്കും) അവിടെയുള്ള കര്‍ത്ത്യനിവാസമായ 
ദേവാലയത്തിലേക്കും ബലിപീഠത്തിലേക്കും അവിടുന്നിലേക്കു 
തന്നെയും നയിക്കട്ടെ എന്നാണ്‌. “നയിക്കുക എന്നതിന്‌ 
ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ഹീബ്രു ക്രിയാപദം നഹാ ഏറിയ 
കൂറും സൂചിപ്പിക്കുന്നത്‌ ഇടയന്‍ ചെയ്യുന്ന പ്രവൃത്തിയെയത്രേ 
(സങ്കീ 23,2). ഈ ക്രിയാപദം ദൈവത്തോടു ബന്ധപ്പെടുത്തി 
അനേകം പ്രാവശ്യം പ്രയോഗിച്ചിട്ടുള്ളത്‌ പുറപ്പാടിന്റെ പശ്ചാ 
ത്തലത്തിലാണ്‌. (ഉദാ: പുറ 13,17.21,; 15,13; 32,34, മയ്യാറ്റില്‍, 
അതേ കൃതി). ദൈവത്തിന്റെ വിശുദ്ധ ഗിരിയിലേക്കും അവി 
ടെയുള്ള ദേവാലയത്തിലേക്കും ബലിപീഠത്തിലേക്കും അങ്ങനെ 
ദൈവത്തിലേക്കുതന്നെയും ദൈവത്താല്‍ ആനയിക്കപ്പെടുന്നത്‌ 
പുതിയൊരു പുറപ്പാടനുഭവമാണ്‌ - വിമോചനത്തിന്റെ, 
രക്ഷയുടെ, അനുഭവമാണ്‌ - സങ്കീര്‍ത്തകന്‍. 


സങ്കീര്‍ത്തകന്‍ “(പകാശം' എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്‌ 
തിരുഗ്രന്ഥം പലപ്പോഴും പ്രകാശത്തെ മുഖത്തോടു (പാനം) 
ബന്ധപ്പെടുത്തിയിട്ടുള്ളതിന്റെ പ്രകാശത്തില്‍ക്കൂടി കാണണം. 
അഹറോന്‍ ഇ്രായേൽജനത്തെ അനുഗ്രഹിക്കുന്നത്‌ സംഖ്യ 
6,225500 രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അനുഗ്രഹവചസ്സുകള്‍ 
അക്ഷരാര്‍ഥത്തില്‍ വിവര്‍ത്തനം ചെയ്താല്‍ ഇപ്രകാരമാണ്‌: 
കര്ത്താവു തന്റെ മുഖാ നിങ്ങളുടെത്‌ (പകാശിച്ഛിക്കക്ടെ. 
എന്തെന്നാല്‍, അവിടുമത്ത നോക്കിയവര്‍ ചകാശിതരായ; 
അവര്‍ ലജ്ജിതരാകുകയില്ല. (സങ്കീ 34,5). സങ്കീര്‍ത്തകന്റെ 
ഈ പ്രാര്‍ഥനയും നമുക്കനുസ്മരിക്കാം: സൈന്യങ്ങളുടെ 
ദൈവമായ കര്‍ത്താവേ, ഞങ്ങളെ പുനരുദധരിക്കണമേ! അങ്ങ 
യുടെ മുഖാ പ്രകാശിക്കുകയും ഞങ്ങള്‍ രക്ഷപ്പെടുകയും 
ചെയ്യടെ! (സങ്കീ 80,7). 


ക്രൈസ്തവവിശ്വാസികള്‍ക്ക്‌ യേശു പ്രകാശവും (യോഹ 
8,12) സത്യവുമാണ്‌ (യോഹ 14,6) - തങ്ങളെ പാപത്തിന്റെ അടി 
മത്തത്തില്‍നിന്നു സ്വതന്ത്രരാക്കുന്ന സത്യം (യോഹ 8,31-38). 
പ്രകാശംതന്നെ സത്യവും. ഈ ക്രിസ്തുരഹസ്യം അറിഞ്ഞ 
ധന്യവിജ്ഞാനിയാണ്‌ /ധന്യവിജ്ഞാനികളാണ്‌ കുര്‍ബാനയപ്പ 
ത്തിന്റെ കാഴ്ചവയ്പുസമയത്ത്‌ ““വെളിവുനിറഞ്ഞോരേശൂ നിന്‍ 
വെളിവാല്‍ കാണു ന്നു...” എന്നു പാടിക്കൊണ്ട്‌ വിശ്വാസിസംഘ 


ത്തിന്റെ സജീവഭാഗഭാഗത്തം ഉറപ്പാക്കാന്‍ ക്രമീകരിച്ചത്‌. 
ഇരുണ്ട മുഖങ്ങളെ പ്രകാശമാനമാക്കാന്‍ 


സങ്കീര്‍ത്തകന്റെ മുഖം മങ്ങിയിരിക്കുന്നത്‌ ശത്രുവിന്റെ 
അടിമത്തത്തിലായതിനാലത്രേ. കുര്‍ബാനയില്‍ സംബന്ധിക്കു 


ന്നവരുടെ മുഖം മങ്ങിയിരിക്കുന്നത്‌ ശ്രതുവായ പിശാചിന്റെ 
അടിമത്തം അനുഭവിക്കുന്നതുകൊണ്ടാണ്‌. അതേ, പാപത്തി 
ന്നിരുള്‍മൂടിയിരിക്കുന്നതിനാല്‍. ഈ ഇരുണ്ട മുഖങ്ങളെ പ്രകാ 
ശമാനമാക്കാന്‍ ്രകാശപൂരിതനായ യേശുവിന്‌ - വെളിവു 
നിറഞ്ഞോരേശുവിന്‌ - സാധിക്കും; ഈ അനുതാപികള്‍ക്കു 
റപ്പാണ്‌. അനുതാപത്താല്‍ തങ്ങളിലെ പാപാന്ധകാരത്തെ 
ദൈവത്തിന്റെ മുഖ്രപകാശമായ യേശുവിനാൽ നീക്കപ്പെടുന്ന 
അനുഭവത്തിന്റെയും പ്രത്യാശാപൂര്‍ണതയുടെയും ഉണര്‍വു 
പാട്ടാണ്‌ “വെളിവുനിറഞ്ഞോരേശൂ നിന്‍ വെളിവാല്‍ 
കാണുന്നു...” 


ക്രിസ്തുക്രേന്ദീകൃതത്വത്തിന്റെ ഏറ്റുപാട്ട 


ക്രൈസ്തവ വെളിപാടിന്റെയും ക്രൈസ്തവരക്ഷാശാ 
സ്ര്രത്തിന്റെയും ക്രൈസ്‌ തവരക്ഷാ നുഭവത്തിന്റെയും 
ക്രിസ്തുക്രേന്ദീകൃതത്വത്തിന്റെയും ക്രൈസ്തവപ്രത്യാശയു 
ടെയും ഒരു ആഘോഷഗാനമാണ്‌ “വെളിവുനിറഞ്ഞോരീശോ 
നിന്‍ വെളിവാല്‍...”” ഈ ജ്ഞാനബോധത്തോടെയാണ്‌ സഭ 
““വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു...” 
പാടുന്നതെന്ന്‌ ശ്ഹ?മൊനമസ്കാരം വ്യാഴം രാത്രി ഒന്നാം 
കമാ ശുങ്/ഹെ ഭാഗം കോഥെ രണ്ടാം പാദം അവസാന 


വരികള്‍ നമ്മെ ഓര്‍മിപ്പിക്കുന്നു: 


സൃഷ്ടിയെയെല്ലാം ദ്യോതിപ്പിക്കും 
താതന്‍ തന്റെ രശ്മിയതത്രെ നീ 
ഹാലേലുയ്യാ 

സ്തുത്യം നിന്‍ പ്രഭ ഞ-ങ്ങള്‍ രക്ഷ- 
യ്ക്കങ്ങെയയച്ച താതനുമാരാധ്യന്‍. 


ഈ വാക്കുകളില്‍ തെളിയുന്നത്‌, സര്‍വ സൃഷ്ടികളെയും 
പ്രകാശിപ്പിക്കുന്ന പിതാവിന്റെ രശ്മിയാണ്‌ യേശു എന്നും, 
ഈ രശ്മിയുടെ പ്രഭയാണ്‌ അവന്റെ വെളിച്ചം (പ്രകാശം) 
എന്നുമാണല്ലോ. “വെളിവുനിറഞ്ഞോരേശൂ നിന്‍ വെളിവാല്‍ 
കാണുന്നു ...” ഇതൊരു ക്രിസ്തുവിശ്വാസപ്രഖ്യാപനവുമാ 
ണ്‌. അതിന്റെ സാക്ഷ്യം സര്‍വ സൃഷ്ടികളെയും പ്രകാശിപ്പി 
ക്കുന്ന പിതാവിന്റെ രശ്മിയായ യേശുവിന്റെ പ്രഭയാണ്‌ 
അവന്റെ പ്രകാശം അഥവാ വെളിവ്‌ എന്നത്രേ. 


ആരാധനക്രമവര്‍ഷ്രകമത്തോടു ചേര്‍ത്ത്‌ 


അനേകം സ്മര്യസംഭവങ്ങളും പാദങ്ങളുമുള്ള സുദീര്‍ഘ 
മായൊരു ഗാനത്തിന്റെ ഇടയ്ക്കുള്ള ഒരു പാദമാണ്‌ “വെളി 
വുനിറഞ്ഞോരേശൂ നിന്‍ വെളിവാല്‍ കാണുന്നു” എന്നാരംഭി 
ക്കുന്നത്‌. ഇതു പാടിക്കൊണ്ട്‌, ചില വിശേഷാല്‍ സ്മരണദി 
നങ്ങളൊഴികെ, എല്ലാ കുര്‍ബാനയാഘോഷത്തിലും ദൈവജ 
നത്തിന്റെ സജീവഭാഗഭാഗിത്തം സമാരംഭിക്കണമെന്ന പാര 
മ്പര്യം അന്ത്യോക്യന്‍ സുറിയാനിസഭയും തദനുസാരിയായി 
മലങ്കര കത്തോലിക്കാ സുറിയാനിസഭയും അനുവര്‍ത്തി 
ച്ചുപോന്നിരുന്നു. ഈ പാരമ്പര്യത്തിന്റെ പിന്നിലെ വിശ്വാസവും 
ക്രിസ്തുശാസ്ത്രവും കുര്‍ബാനശാസ്ത്രവും ഓര്‍മിക്കേണ്ടത്‌ 
ആവശ്യമായിരിക്കുന്നു. 


പിതാവിന്റെ രശ്മിയുടെ പ്രഭയാണ്‌ യേശു എന്ന്‌ ഏറ്റുപാ 
ടുന്നതിനോടു ചേര്‍ത്തുതന്നെ അന്ത്യോക്യന്‍ സുറിയായനി 
സഭയുടെയും ലത്തീന്‍സഭയുടെയുമുള്‍പ്പടെ പുരാതനസഭക 
ളുടെ ആരാധന്രകമപാരമ്പര്യത്തില്‍ ആരാധനക്രമ 


വര്‍ഷത്തിന്റെ, സഭാവര്‍ഷത്തിന്റെ, ക്രമീകരണവും ശ്രദ്ധിക്ക 
ണം. അത്‌ നീതിസൂര്യനായ യേശുക്രിസ്തുവിനെ, അവന്റെ 
പെസഹാരഹസ്യത്തെ, പ്രത്യേകിച്ച്‌ പ്രകാശത്തിന്റെ വസ 
ന്തോത്സവമായ ഉയിര്‍പ്പുതിരുനാളിനെ, കേന്ദ്രീകരിച്ചാണ്‌. അത്‌ 
വസന്തകാലത്ത്‌ സൂര്യന്‍ ഭൂമധ്യരേഖയില്‍ വരുന്ന ദിവസത്തി 
നുശേഷമുള്ള പൂര്‍ണചന്ദ്രനെ ആശ്രയിച്ചാണുതാനും. ഉയിര്‍പ്പു 
തിരുനാള്‍ പെസഹാച്ചന്ദ്രനുശേഷം വരുന്ന ആദ്യഞായറാഴ്ച 
യാണെന്നു തീരുമാനിച്ചത്‌ നിഖ്യാസൂനഹദോസാണല്ലോ. 


പൌരസ്ത്യസഭകള്‍ ഉയിര്‍പ്പുപ്രകാശത്തിനാണ്‌ കേന്ദ്ര 
സ്ഥാനം നല്‍കിയിട്ടുള്ളത്‌. ഓരോ ഞായറും സഭയ്ക്ക്‌ ഉയിര്‍പ്പു 
ഞായറാണ്‌. വാര്‍ഷിക്രകമം കൂടാതെ ആഴ്ചക്രമവും ദിവസ 
ക്രമവുമുണ്ട്‌ അന്ത്യോക്യന്‍ സുറിയാനി ആരാധനാക്രമീകര 
ണത്തില്‍. കുര്‍ബാന ദൈവം യേശുമിശിഹായില്‍ പൂര്‍ത്തി 
യാക്കിയ “രക്ഷാകരവ്യാപാരമാകെയുടെയും'' (വദ്ഖുമ്ലെ 
“മ്ദബ്റുതേ ദ്പോറുഖൊയ്തൊ) ഉച്ചകോടിയാണ്‌ - ഉള്‍പ്പെട്ടി 
ട്ടുള്ള സകല സംഭവങ്ങളും, അവന്റെ പുനരാഗമനമുള്‍പ്പടെ - 
വ്യക്തികളുമെല്ലാം സമ്മേളിക്കുന്ന ഉച്ചകോടി. ഇത്‌ കുര്‍ബാ 
നയില്‍ സംഭവിക്കുന്നത്‌ അവന്റെ മഹത്വപൂര്‍ണമായ പെസ 
ഹായുടെ - കടന്നുപോക്കിന്റെ - സ്മാരകവും അനുസ്മരണ 
വുമായാണ്‌. ക്രിസ്തുവിന്റെ പെസഹാ - കടന്നുപോക്ക്‌ - എന്ന 
തുകൊണ്ടു സഭ അര്‍ഥമാക്കുന്നത്‌ പെസഹാവ്യാ 
ദിവസത്തിലെ “കടന്നുപോക്കു” മാത്രമല്ല. ഓരോ കുര്‍ബാ 
നയര്‍പ്പണവും നമ്മെപ്രതിയുള്ള അവന്റെ രക്ഷാകരമായ “കട 
ന്നുപോക്ക്‌” ആകുന്നു. തിരുസഭയെക്കുറിച്ചുള്ള ജനതകളുടെ 
(പ്രകാശം എന്ന പ്രമാണരേഖയില്‍ നമ്പര്‍ 3-ല്‍ തിരുസഭ നമ്മെ 
ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നുണ്ടല്ലോ: “നമ്മുടെ പെസഹാ 
യായ ക്രിസ്തു ത്രോണോസില്‍ ബലിയര്‍പ്പിക്കപ്പെടുമ്പോഴെ 
ല്ലാം നമ്മുടെ രക്ഷാകരകര്‍മം നിര്‍വഹിക്കപ്പെടുകയത്രേ.” ഈ 
വിശ്വാസ, ജ്ഞാന പ്രഖ്യാപനങ്ങളൊന്നും വത്തിക്കാന്‍ 
കൌണ്‍സിലിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളല്ല. ആദി 
സഭയില്‍നിന്നു പരമ്പരാഗതമായി പരിശുദ്ധാത്മനിറവാല്‍ സഭ 
അനുഭവിച്ചും പകര്‍ന്നും പോന്നിരുന്ന ജഞാനപ്രകാശരശ്മി 
കളാണ്‌. 


തദനുസാരമാണ്‌ ആഴ്ചയിലെ എല്ലാ ദിവസവും വിശുദ്ധ 
കുര്‍ബാന അര്‍പ്പിക്കുന്ന ക്രമം സ്വീകരിച്ചപ്പോഴും മലങ്കര സഭ, 
കുര്‍ബാനയിലെ കാഴ്ചവയ്പില്‍ ദൈവജനത്തിന്റെ സജീവ 
ഭാഗഭാഗിത്വത്തിന്റെ രണ്ടാം പാദം വയ്ക്കുന്നത്‌. പിതാവിന്റെ 
രശ്മിയായ യേശുവിന്റെ പ്രഭയാകുന്ന പ്രകാശത്താല്‍ കാഴ്ച 
യുള്ളവരായിത്തീരാന്‍, പിതൃരശ്മിയാല്‍ പ്രഭാപൂരിതനായ 
നീതിസൂര്യനേശുവിന്റെ പ്രകാശത്തില്‍ അവനെയും തങ്ങളെ 
ത്തന്നെയും ദര്‍ശിച്ചു കൊണ്ട്‌. ജറുസലേമിലെ ആദിസഭ 
യില്‍നിന്ന്‌ സിറിയായിലെ അന്ത്യോക്യന്‍ സുറിയാനി സഭയുടെ 
ആരാധന്രകമപാരമ്പര്യത്തിലൂടെ പകര്‍ന്നു നല്കപ്പെട്ടുപോന്ന 
കുര്‍ബാനജ്ഞാനം മലങ്കരസഭയിലെ വിശ്വാസിസംഘത്തിനും 
വ്യക്തികള്‍ക്കുമുണ്ടായിരുന്നു: ഓരോ കുര്‍ബാനയര്‍പ്പണവും 
അനസ്തമന നീതിസൂര്യനായ ഉഥിതനേശുവിന്റെ പ്രകാശര 
ശ്മിയാണെന്ന്‌. ഓരോ കുര്‍ബാനയുടെയും ആരംഭത്തില്‍ 
അവര്‍ ഹൃദയവും അധരങ്ങളും തുറന്ന്‌ ഏറ്റുപാടിപ്പോന്നു: 
്രകാശപൂരിതനായ യേശുവേ, നിന്റെ ദാസരായ ഞങ്ങ 
ളുടെയും അഖിലത്തിന്റെയും (സര്‍വതിന്റെയും) ആധാരമായ 
പ്രകാശം നീയാകുന്നു എന്നു ഞങ്ങള്‍ നിന്റെ പ്രകാശത്താല്‍ 


. 
മൂല 2018 e , ct Y 


കാണുന്നു. .. “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ 
കാണുന്നു ..." 


ജ്ഞാനസ്നാനപ്രകാശത്തിന്റെ പുനരനുഭവത്തില്‍ 


വാസ്തവത്തില്‍, “ വെളിവുനിറഞ്ഞോരേശു നിന്‍ വെളി 
വാല്‍ കാണുന്നു .." എന്ന ഉദ്ഘോഷണം ആദിമസഭയില്‍, 
ആദ്യകാലസുറിയാനിപിതാക്കന്മാരുടെ കാലത്തും, ജ്ഞാന 
സ്നാനം സ്വീകരിച്ചവരുടെ യേശുവനുഭവത്തില്‍ ലഭ്യമായ 
ജ്ഞാന ബോധത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുമാണ്‌. ഒരാള്‍ 
ആദ്യമായി യേശുവെന്ന പ്രകാശം ദര്‍ശിക്കുന്നത്‌, പ്രകാശത്തി 
ലേക്കു വരാന്‍ ഇടയാകുന്നത്‌, വിശ്വാസത്തിന്റെ ആദ്യകൂദാ 
ശയായ ജ്ഞാനസ്നാനത്തോടെയാണ്‌. ഞങ്ങള്‍ക്കു വിശ്വാ 
സമെന്ന പ്രകാശ ത്താല്‍ യേശുവെന്ന അഖിലലോക്രപകാശം 
ലഭിച്ചിരിക്കുന്നു! ഞങ്ങള്‍ക്കു പുതിയ പ്രകാശം പ്രദാനം ചെയ്യ 
പെട്ടിരിക്കുന്നു - യേശുവെന്ന പ്രകാശം. ഈ പ്രകാശത്തി 
ലാണ്‌ ഞങ്ങളിനിയും കാണുന്നത്‌. യോഹന്നാന്റെ സുവി 
ശേഷം 9-00 അധ്യായത്തിലെ ആ ജന്മാന്ധന്‌ യേശു 
വില്‍നിന്നു കാഴ്ച ലഭിച്ചപ്പോഴത്തെ അനുഭവം! ഈ അനുഭ 
വത്തോടെയാണ്‌, ഈ അനുഭവമുളളവരുടെ ആനന്ദമാണ്‌, 
കുര്‍ബാനയില്‍ പങ്കെടുത്ത്‌ പ്രകാശത്തെ ആഘോഷിക്കുക 
എന്നത്‌. “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു 
= എന്ന ഗാനം നമ്മില്‍ മാമോദീസാത്തൊട്ടിയെപ്രതി ഗൃഹാ 
തുരത്വം ഉളവാക്കുന്നതത്രേ (രഫാന്‍സിസ്‌ പാപ്പാ 
കുര്‍ബാനയ്ക്കു കത്തിക്കുന്ന തിരിയെക്കുറിച്ചു). 


അറിവെന്ന ആദ്യബലി 


കുര്‍ബാനയ്ക്ക്‌ ആദ്യം അര്‍പ്പിക്കേണ്ടത്‌ “അറിവ്‌” എന്ന 
ബലിയാണെന്നുള്ള ആദിസഭയുടെ - വിശുദ്ധ ഇറെനെ 
യൂസിനു മുമ്പുവരെയുള്ള - ബലിബോധം ഇന്നും തെല്ലും 
കുറവില്ലാതെ സ്പഷ്ട മായി പുലര്‍ത്തുന്ന അനുഷ്ഠാന 
ക്രമമാണ്‌ അന്ത്യോക്യന്‍ സുറിയാനി ആരാധനക്രമത്തിന്റേത്‌. 
ഞാന്‍ / ഞങ്ങള്‍ പാപികളാണെന്ന അറിവും അനുതാപവു 
മാണ്‌ ബലിയര്‍പ്പകര്‍ ആദ്യം അര്‍പ്പിക്കേണ്ട ബലി. അതിന്റെ 
വിപുലമാക്കപ്പെട്ട ര്രമമാണ്‌ അന്ത്യോക്യന്‍ (മലങ്കര) 
സുറിയാനി കുര്‍ബാനത്തക്സാ യില്‍ പുരോഹിതന്‍ 
നിര്‍വഹിക്കാന്‍ നല്കിയിട്ടുള്ള 51-90 സങ്കീര്‍ത്തന 
മുള്‍പ്പടെയുള്ള ആദ്യ ഒരുക്കപാര്‍ഥനകള്‍. അതര്‍പ്പിക്കാതെ 
ബലിയര്‍പ്പകര്‍ പിതാവിന്റെ അറിവായ പുഴ്രന്റെ ബലിയപ്പി 
ക്കരുത്‌. ഇതര്‍പ്പിക്കാന്‍ മനുഷ്യര്‍ അര്‍ഹരാകുന്നത്‌ 
അയോഗ്യതാബോധവും അനുതാപവുംവഴിയത്രേ. ഇതിന്റെ 
യും പ്രകാശനവുമാണ്‌ ““വെളിവുനിറഞ്ഞോരേശൂ നിന്‍ വെളി 
വാല്‍ കാണുന്നു ...” 


ശ്രിസ്തുകേന്ദ്രീകൃതത്വത്തിന്റെ ഉണര്‍വ്‌ 


ക്രൈസ്തവ വെളിപാടിന്റെയും ക്രൈസ്തവരക്ഷാശാസ്ത്ര 
ത്തിന്റെയും ക്രൈസ്തവരക്ഷാനുഭവത്തിന്റെയും ക്രിസ്തുകേ 
ന്ദ്രീകൃതത്വത്തിന്റെയും ക്രൈസ്തവപ്രത്യാശയുടെയും ഒരു 
ആഘോഷഗാനമാണ്‌ “ വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളി 
വാല്‍...” ഈ ജ്ഞാനബോധത്തോടെയാണ്‌ സഭ “വെളിവു 
നിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു...” പാടുന്ന 
തെന്ന്‌ ശ്ഹീമൊനമസ്കാരം വ്യാഴം രാത്രി ഒന്നാം കമാ 


ശുങ്ഥഹെ ഭാഗം കോലൊ രണ്ടാം പാദം അവസാനവരികള്‍ 


5030021 2018 


നമ്മെ ഓര്‍മിപ്പിക്കുന്നു: 


സൃഷ്ടിയെയെല്ലാം ദ്യോതിപ്പിക്കും 

താതന്‍ തന്റെ രശ്മിയതത്രെ നീ 
ഹാലേലുയ്യാ 

സ്തുത്യം നിന്‍ പ്രഭ ഞ-ങ്ങള്‍ രക്ഷ- 

യ്ക്കങ്ങെയയച്ച താതനുമാരാധ്യന്‍. 


ഈ വാക്കുകളില്‍ തെളിയുന്നത്‌, സര്‍വ സൃഷ്ടികളെയും 
പ്രകാശിപ്പിക്കുന്ന പിതാവിന്റെ രശ്മിയാണ്‌ യേശു; ഈ രശ്മി 
യുടെ പ്രഭയാണ്‌ അവന്റെ വെളിച്ചം (പ്രകാശം) എന്നാണല്ലോ. 
““വെളിവുനിറഞ്ഞോരേശൂ നിന്‍ വെളിവാല്‍ കാണുന്നു ...” 
ഇതൊരു ക്രിസ്തുവിശ്വാസ്രപഖ്യാപനവുമാണ്‌. അതിന്റെ 
സാക്ഷ്യം സര്‍വ സൃഷ്ടികളെയും (പകാശിപ്പിക്കുന്ന 
പിതാവിന്റെ രശ്മിയായ യേശുവിന്റെ പ്രഭയാണ്‌ അവന്റെ പ്ര 
കാശം അഥവാ വെളിവ്‌ എന്നത്രേ. 


ആരാധനക്രമവര്‍ഷക്രമത്തോടു ചേര്‍ത്ത്‌ 


പിതാവിന്റെ രശ്മിയുടെ പ്രഭയാണ്‌ യേശു എന്ന്‌ ഏറ്റുപാ 
ടുന്നതിനോടു ചേര്‍ത്തുതന്നെ ആരാധനക്രമവര്‍ഷത്തിന്റെ, 
സഭാവര്‍ഷത്തിന്റെ, ്രമീകരണവും ശ്രദ്ധിക്കണം. അത്‌ 
അന്ത്യോക്യന്‍ സുറിയായനി സഭയുടെയും ലത്തീന്‍സഭയു 
ടെയുമുള്‍പ്പടെ പുരാതനസഭകളുടെ ആരാധന്ക്രമപാരമ്പ 
ര്യങ്ങളില്‍ നീതിസൂര്യനായ യേശുക്രിസ്തുവിനെ, അവന്റെ 
പെസഹാരഹസ്യത്തെ, പ്രതേകിച്ച്‌ പ്രകാശത്തിന്റെ വസ 
ന്തോത്സവമായ ഉയിര്‍പ്പുതിരുനാളിനെ, കേന്ദ്രീകരിച്ചാണ്‌. വസ 
ന്തകാലത്ത്‌ സുര്യന്‍ ഭൂമധ്യരേഖയില്‍ വരുന്ന ദിവസത്തിനു 
ശേഷമുള്ള പൂര്‍ണചന്ദ്രനെ ആശ്രയിച്ചാണുതാനും. ഉയിര്‍പ്പു 
തിരുനാള്‍ പെസഫഹാച്ചന്ദ്രനുശേഷം വരുന്ന ആദ്യഞായറാഴ്ച 
യാണെന്നു തീരുമാനിച്ചത്‌ നിഖ്യാസൂനഹദോസാണല്ല്ലോ. 


ഉയിര്‍പ്പുഗ്പകാശത്തിന്‌ കേന്ദ്രസ്ഥാനം 


പനരസ്ത്യസഭകള്‍ ഉയിര്‍പ്പുഗ്രകാശത്തിനാണ്‌ കേന്ദ്ര 
സ്ഥാനം നല്‍കിയിട്ടുള്ളത്‌. ഓരോ ഞായറും സഭയ്ക്ക്‌ ഉയിര്‍പ്പു 
ഞായറാണ്‌. വാര്‍ഷിക്രകമം കൂടാതെ ആഴ്ച്രകമവും ദിവസ 
ക്രമവുമുണ്ട്‌ അന്ത്യോക്യന്‍ സുറിയാനി ആരാധനാക്രമീകര 
ണത്തില്‍. പൊതുവെ പറഞ്ഞാല്‍, അന്ത്യോക്യന്‍ സുറിയാനി 
ആരാധനക്രമം പ്രകാശം എന്ന പ്രതീകത്തിന്‌ യാമപ്രാര്‍ഥന 
കളിലും ശ്രദ്ധാര്‍ഹമായ സ്ഥാനം നല്‍കിയിട്ടുണ്ട്‌. “വെളിവു 
നിറഞ്ഞോരീശോ” എന്ന പാദങ്ങളും തിങ്കളാഴ്ചത്തെ പ്രഭാ 
തനമസ്കാരത്തില്‍നിന്നുള്ളതാണ്‌. പ്രഭാതത്തില്‍ സൂര്യനമ 
സ്കാരം ചെയ്ത്‌ ഈശ്വരവന്ദനം അനുഷ്ഠിക്കുന്നവരുടെ 
അയല്‍ക്കാരാണല്ലോ മലങ്കര സുറിയാനി സഭാംഗങ്ങള്‍. 


കുര്‍ബാന ദൈവം യേശുമിശിഹായില്‍ പൂര്‍ത്തിയാക്കിയ 
സകല രക്ഷാകരവ്യാപാരമാകുടെയും ഉച്ചകോടിയാണ്‌ - 
ഉള്‍പ്പെട്ടിട്ടുള്ള സകല സംഭവങ്ങളും, അവന്റെ പുനരാഗമന 
മുള്‍പ്പടെ - വ്യക്തികളുമെല്ലാം സമ്മേളിക്കുന്ന ഉച്ചകോടി. ഇത്‌ 
കുര്‍ബാനയില്‍ സംഭവിക്കുന്നത്‌ അവന്റെ മഹത്വപൂര്‍ണമായ 
പെസഹായുടെ - കടന്നുപോക്കിന്റെ - സ്മാരകവും അനുസ്മ 
രണവുമായാണ്‌. ക്രിസ്തുവിന്റെ പെസഹാ - കടന്നുപോക്ക്‌ 
- എന്നതുകൊണ്ടു സഭ അര്‍ഥമാക്കുന്നത്‌ പെസഹാവ്യാ 
ഴദിവസത്തിലെ “കടന്നുപോക്കു' മാത്രമല്ല. ഓരോ കുര്‍ബാ 
നയര്‍പ്പണവും നമ്മെപ്രതിയുള്ള അവന്റെ രക്ഷാകരമായ 


“കടന്നുപോക്ക്‌' ആകുന്നു. തിരുസഭയെക്കുറിച്ചുളള ജനതക 
ളുടെ ഗ്കാശം എന്ന പ്രമാണരേഖയില്‍ നമ്പര്‍ 308 തിരുസഭ 
നമ്മെ ഇപ്രകാരം ്രബോധിപ്പിക്കുന്നുണ്ടല്ലോ: “നമ്മുടെ പെസ 
ഹായായ ക്രിസ്തു ത്രോണോസില്‍ ബലിയര്‍പ്പിക്കപ്പെടുമ്പോ 
ഴെല്ലാം നമ്മുടെ രക്ഷാകരകര്‍മം നിര്‍വഹിക്കപ്പെടുകയത്രേ.” 
ഈ വിശ്വാസ,ജ്ഞാനപ്രഖ്യാപനങ്ങളൊന്നും വത്തിക്കാന്‍ 
കൌണ്‍സിലിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളല്ല. ആദി 
സഭയില്‍നിന്നു പരമ്പരാഗതമായി പരിശുദ്ധാത്മനിറവാല്‍ അനു 
ഭവിച്ചും പകന്നും പോന്നിരുന്ന ജ്ഞാനപ്രകാശരശ്മികളാണ്‌. 


തദനുസാരമാണ്‌ ആഴ്ചയിലെ എല്ലാ ദിവസവും വിശുദ്ധ 
കുര്‍ബാന അര്‍പ്പിക്കുന്ന ക്രമം സ്വീകരിച്ചപ്പോഴും മലങ്കര സഭ, 
കുര്‍ബാനയിലെ കാഴ്ചവയ്പില്‍ ദൈവജനത്തിന്റെ സജീവ 
ഭാഗഭാഗിത്വ ത്തിന്റെ രണ്ടാം പാദം വയ്ക്കുന്നത്‌. പിതാവിന്റെ 
രശ്മിയായ യേശുവിന്റെ പ്രഭയാകുന്ന പ്രകാശത്താല്‍ കാഴ്ച 
യുള്ളവരായിത്തീരുന്നതിന്‌, പിതൃരശ്മിയാല്‍ പ്രഭാപൂരിതനായ 
നീതിസുര്യനേശുവിന്റെ പ്രകാശത്തില്‍ അവനെയും തങ്ങളെ 
ത്തന്നെയും ദര്‍ശിച്ചുകൊണ്ട്‌. കര്‍ത്താവിമന്റ്‌ ജനത്തിനു പാപ 
മോചനത്താലുള്ള അറിവു നല്കാനും, ഇരുളിലും മരണ 
ത്തിന്റെ നിഴലിലും ഇരിക്കുന്നവര്‍ക്കു (പകാശം വീശാനും 
സമാധാനത്തിമന്റ്‌ മാര്‍ഗത്തിലേക്കു നമ്മുടെ പാദങ്ങളെ നേര്‍ന 
യിക്കാനും നമ്മുടെ ദൈവത്തിന്റെ ആരദമായ കരുണയാല്‍ 
ഉന്നതത്തിതല്‍്നിന്നുള്ള ഉദയസുര്യല്‍ നമ്മെ സന്ദര്‍ശിക്കുന്നു 
(ലൂക്കാ 178-79). അത്‌ അവന്റെ ജനത്തിന്‌ പാചമോചനത്തെ 
ക്കുറിച്ചുള്ളരക്ഷയെക്കുറിച്ച്‌ അറിവു നല്കാനദ്ത (ലൂക്കാ 
1,77). ജറുസലേമിലെ ആദിസഭയില്‍നിന്ന്‌ സിറിയായിലെ 
അന്ത്യോക്യന്‍ സുറിയാനി സഭയുടെ ആരാധന്ര്രമപാരമ്പര്യ 
ത്തിലൂടെ പകര്‍ന്നുനല്കപ്പെട്ടുപോന്ന കുര്‍ബാനജ്ഞാനം മല 
ങ്കസഭയിലെ വിശ്വാസിസംഘത്തിനും വ്യക്തികള്‍ക്കുമുണ്ടായി 
രുന്നു: ഓരോ കുര്‍ബാനയര്‍പ്പണവും അനസ്തമന നീതിസൂ 
ര്യനായ ഉഥിതനേശുരവിന്റെ പ്രകാശരശ്മിയാണെന്ന്‌. ഓരോ 
കുര്‍ബാനയുടെയും ആരംഭത്തില്‍ അവര്‍ ഹൃദയവും അധര 
ങ്ങളും തുറന്ന്‌ ഏറ്റുപാടിപ്പോന്നു: പ്രകാശപൂരിതനായ യേശു 
വേ, നിന്റെ പ്രകാശത്താല്‍ നിന്റെ ദാസരായ ഞങ്ങളുടെയും 
അഖിലത്തിന്റെയും (സര്‍വതിന്റെയും) ആധാത്മായ പ്രകാശം 
നീയാകുന്നു എന്നു ഞങ്ങള്‍ നിന്റെ (പ്രകാശത്താല്‍ 
കാണുന്നു... “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ 
കാണുന്നു...” 


ഇപ്രകാരം രക്ഷാകരങ്ങളായ ന്യായങ്ങളാല്‍ കാഴ്ചവയ്പു 
സമയത്തെ ഗാനം “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളി 
വാല്‍...” കൊണ്ട്‌ ആരംഭിക്കുന്നതാണ്‌ ന്യായവും യുക്തവും. 
ഈ രക്ഷാകരരഹസ്യത്തിന്റെ അനുസ്മരണത്തിനു പിന്നില്‍ 
മാത്രമേ ആബേല്‍, നോഹ, അബ്രാഹം എന്നീവരുടെ കാഴ്ച 
സ്വീകരണത്തെക്കുറിച്ചുള്ള ഓര്‍മയ്ക്ക്‌ കുര്‍ബാനയുടെ കാഴ്ച 
വയ്പില്‍ സ്ഥാനമുള്ളു. യേശുക്രിസ്തുവിന്റെ പ്രകാശത്തി 
ലാണ്‌ അവനു മുമ്പും പിമ്പുമുള്ള സകല സ്വീകൃതബലികളും 
ക്രൈസ്തവപാരമ്പര്യം കാണുന്നത്‌. രക്ഷാകരചരിത്രത്തിലെ 
സംഭവങ്ങളുടെ മുന്‍-പിന്‍സ്ഥാനം നോക്കിയല്ല. ്രിസ്തുകേ 
ന്രീകൃതമായ ഈ ക്രമത്തിനുള്ളിലാണ്‌ പരിശുദ്ധ ദൈവമാ 
താവിന്റെയും സഹദേന്മാരുടെയും മറ്റും ഓര്‍മനാളുകളിലും 
തദനുസൃതമായ അനുസ്മരണാപാദങ്ങള്‍കൊണ്ട്‌ കുര്‍ബാന 
യിലെ ദൈവജനപങ്കാളിത്തം ആരംഭിക്കേണ്ടത്‌. 


ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ യേശുവനുഭവസാക്ഷ്യം 


വാസ്തവത്തില്‍, “വെളിവുനിറഞ്ഞോരേശൂ നിന്‍ വെളി 
വാല്‍ കാണുന്നു ..”” എന്ന ഉദ്ഘോഷണം ആദിമസഭയില്‍, 
ആദ്യകാലസുറിയാനിപിതാക്കന്മാരുടെ കാലത്തും, ജ്ഞാന 
സ്നാനം സ്വീകരിച്ചവരുടെ യേശുവനുഭവത്തില്‍ ലഭ്യമായ 
ജ്ഞാന ബോധത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുമാണ്‌. ഒരാള്‍ 
ആദ്യമായി യേശുവെന്ന പ്രകാശം ദര്‍ശിക്കുന്നത്‌, പ്രകാശത്തി 
ലേക്കു വരാന്‍ ഇടയാകുന്നത്‌, വിശ്വാസത്തിന്റെ ആദ്യകൂദാ 
ശയായ ജ്ഞാനസ്നാനത്തോടെയാണ്‌. ഞങ്ങള്‍ക്കു വിശ്വാ 
സമെന്ന പ്രകാശ ത്താല്‍ യേശുവെന്ന അഖിലലോക്രപകാശം 
ലഭിച്ചിരിക്കുന്നു! ഞങ്ങള്‍ക്കു പുതിയ പ്രകാശം പ്രദാനം ചെയ്യ 
പ്പെട്ടിരിക്കുന്നു - യേശുവെന്ന പ്രകാശം. അവനെന്ന പ്രകാശ 
ത്തിലാണ്‌ ഞങ്ങളിനിയും കാണുന്നത്‌. യോഹന്നാന്റെ സുവി 
ശേഷം 9-00 അധ്യായത്തിലെ ആ ജന്മാന്ധനന്‍ യേശു 
വില്‍നിന്നു കാഴ്ച ലഭിച്ചപ്പോഴത്തെ അനുഭവം! ഈ അനുഭ 
വത്തോടെയാണ്‌, ഈ അനുഭവമുള്ളവരുടെ ആനന്ദമാണ്‌, 
കുര്‍ബാനയില്‍ പങ്കെടുത്ത്‌ പ്രകാശത്തെ ആഘോഷിക്കുക 
എന്നത്‌. “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു 
.. എന്ന ഗാനം നമ്മില്‍ മാമോദീസാത്തൊട്ടിയെപ്രതി ഗൃഹാ 
തുരത്വം ഉളവാക്കുന്നതുമത്രേ. 


്രകാശരഹസ്യങ്ങള്‍ തേടിയുള്ള മനുഷ്യയാത്രയ്ക്കുള്ള 
ആത്മീയ മറുപടി 


ആധ്യാത്മിക മേഖലയില്‍ പ്രകാശരഹസ്യങ്ങള്‍ തേടി 
യുള്ള മനുഷ്യന്റെ യാത്രകള്‍ക്കും സഹ്രസാബ്ദങ്ങളുടെ ചരി 
ര്രമുണ്ട്‌. ഇന്ത്യയുടെ ആര്‍ഷസംസ്കൃതിയുടെ അത്യാകര്‍ഷ 
ണീയവും അത്യുദാത്തവുമായൊരു പ്രാര്‍ഥനയാണല്ലോ “ 
തമസോ മാ ജ്യോതിര്‍ ഗമയ.” ഇതിന്‌ യേശുക്രിസ്തു 
വില്‍നിന്നുള്ള ലഭിച്ച മറുപടി സ്വീകരിച്ചവരാണ്‌ ഇന്ത്യയിലെ 
ക്രൈസ്തവര്‍. “ഞാന്‍ ലോകത്തിന്റെ പ്രകാശമാകുന്നു.” ഈ 
ദാനം ഏറ്റവും ശ്രേഷ്ഠമായി ആഘോഷിക്കാനുള്ള സന്ദര്‍ഭവു 
മാണ്‌ വിശുദ്ധ കുര്‍ബാനയുടെ ഒരുക്കമായുള്ള “വെളിവുനി 
റഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു” എന്ന തുടക്കം. 
അതിന്റെ തുടര്‍ച്ചയില്‍, ““വെളിച്ചത്തിനെന്തു വെളിച്ചം! അല്ലേ?” 
എന്ന്‌ വൈക്കം മുഹമ്മദു ബഷീര്‍ വിസ്മയിച്ചിട്ടുള്ളത്‌ യേശു 
ക്രിസ്തുവിനെ നോക്കി പറയാന്‍ ഞാന്‍ പ്രാപ്തനാകുമ്പോള്‍ 
ക്രൈസ്തവനായ എന്റെ ആത്മാവിന്റെ ക്രൈസ്തവത്വം പ്രകാ 
ശനം ചെയ്യപ്പെടുകയാണ്‌. അത്‌ എന്റെ ക്രിസ്തുവി 
ശ്വാസസാക്ഷ്യവും പ്രഘോഷണവുമാകുന്നു. അത്‌ പ്രകാശ 
പൂര്‍ണതയായ അവനിലേക്കുതന്നെയുള്ള പുതിയ പുറപ്പാടു 
മാകുന്നു. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പ്രവേശിപ്പിച്ച്‌ എന്റെ 
ജീവിതത്തിലെ ഇരുള്‍ക്കുഴികളെ മൂടാന്‍. ക്രൈസ്തവജീവി 
തത്തിന്റെ വെല്ലുവിളികളെ പരിഹരിക്കാനും ക്രൈസ്തവമായ 
സുസ്ഥിരവികസനവും പ്രകാശ്ൃതയും ഉറപ്പാക്കാനും. 


പ്രകാശ വിസ്മയങ്ങളെക്കുറിച്ചുള്ള ശാസ്ര്രത്തിന്റെ 
വിസ്മയവും 


“വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ 
കാണുന്ന്‌'തിനെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനത്തില്‍ പ്രകാശ 
വിസ്മയങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ വിസ്മയവും 
ഉചിതമാണെന്നു കരുതുന്നു. ഈ സമീപനം ക്രൈസ്തവ 
ജീവിതത്തിന്റെ (്രകാശത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാന 


8036981 2018 . 


ത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്‌ അവസരോചിതമായ ഒരു 
ഉണര്‍വിന്‌ ഉപകരിക്കുമെന്നും കരുതുന്നു. എക്കാലത്തും മനു 
ഷ്യന്‍ പ്രകാശം ഒരു വിസ്മയമാണ്‌. അതല്ലേ “വെളിച്ചത്തി 
നെന്തു വെളിച്ചം! അല്ലേ?” എന്ന്‌ വൈക്കം മുഹമ്മുദു ബഷീര്‍ 
പറഞ്ഞിട്ടുള്ളത്‌! പ്രകാശരഹസ്യങ്ങള്‍ തേടിയുള്ള മനുഷ്യന്റെ 
യാത്രകള്‍ ആരംഭിച്ചത്‌ ഇന്നോ ഇന്നലെയോ അല്ല. സഹ്രസാ 
ബ്ദങ്ങള്‍ക്കു മുമ്പേ ആരംഭിച്ചതാണ്‌. ഒന്നോര്‍ത്തു നോക്കൂ: 
എന്തെന്തു വിസ്മയക്കാഴ്ചകളിലൂടെയാണ്‌ പ്രകാശം നമ്മുടെ 
ജീവിതത്തില്‍ വെളിച്ചം വിതറുന്നത്‌! പൂക്കളുടെ കൊതിപ്പി 
ക്കുന്ന നിറഭേദങ്ങളിലൂടെ. മഴവില്ലിന്റെ സപ്തവര്‍ണങ്ങളിലൂ 
ടെ. ആകാശത്തിന്റെ ഭാവ,വര്‍ണ വ്യത്യാസങ്ങളിലൂടെ. കട 
ലാഴിയുടെ വിഭിന്ന ഭാവങ്ങളിലൂടെ. പ്രകൃതിയുടെ നൂറായിരം 
വര്‍ണങ്ങളിലൂടെ. 


പ്രകാശത്തിന്റെ പ്രയോജനത്തെപ്പറ്റി പറഞ്ഞാലോ? ഭൂമി 
യില്‍ ജീവന്‍ നിലനില്ക്കുന്നതിന്റെ ഒരു അടിസ്ഥാനംതന്നെ 
സുര്യ്രകാശമാണല്ലോ. (പകാശമില്ലാതെ ഹരിതസസ്യ 
ങ്ങള്‍ക്ക്‌ പ്രകാശസംശ്ലേഷണം സാധ്യമല്ല. ഭൂമിയില്‍ പച്ചപ്പ്‌ 
നിലനില്‍ക്കുന്നതും സൂര്യപകാശത്താലാണല്ല്ലോ. 


ഇക്കാലത്ത്‌ പ്രകാശവും പ്രകാശാധിഷ്ഠിതങ്ങളായ സാങ്കേ 
തിക വിദ്യകളും മനുഷ്യരാശിക്ക്‌ ഏറെ സുപ്രധാനമാണ്‌. 
പ്രകാശ സാങ്കേതിക വിദ്യകളുടെ എണ്ണമറ്റ ഉപയോഗങ്ങളുടെ 
ഉപഭോക്താവുമാണ്‌ ഇന്നത്തെ മനുഷ്യസമൂഹം. ഫൈബര്‍ 
ഒപ്റ്റിക്സിലെ മുന്നേറ്റമാണല്ലോ ഇന്റര്‍നെറ്റിലൂടെ രാജ്യാന്തര 
സമൂഹത്തിന്റെ സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മേഖ 
ലകളെ ബന്ധിപ്പിക്കുന്നതില്‍ മുഖ്യ പങ്കു വഹിക്കുന്നത്‌. ലേസ 
റിന്റെ കണ്ടെത്തല്‍ പല മേഖലകളില്‍ വിസ്മയങ്ങള്‍ 
ഉണ്ടാക്കി. നാനോ ടെക്നോളജിയിലെ പ്രകാശസാങ്കേതിക 
വിദ്യകളുടെ പ്രയോഗം, ക്വാണ്ടംകമ്പ്യൂട്ടിംഗ്‌ മുതലായ മേഖ 
AIAG കുതിച്ചുചാട്ടത്തിനു മുന്‍കാല്‍ പൊക്കി നില്പല്ലേ! 


അതേസയംതന്നെ പ്രകാശത്തിന്റെ ദുരുപയോഗവുമേറു 
ന്നു. ഇക്കൂട്ടത്തില്‍പ്പെടുന്നവയാണ്‌ രാത്രിയില്‍ ഭൂമിയെ അമി 
തവും അനാവശ്യവുമായവിധം വൈദ്യുതദീപ്രപകാശത്തില്‍ 
കുളിപ്പിക്കുന്നതും, ഇലക്ട്രോണിക്‌ മാലിന്യങ്ങളും. ഇവ 
മണ്ണിനും മനുഷ്യരാശിക്കും പക്ഷികള്‍ക്കുമൊക്കെ ഏറിയും 
കുറഞ്ഞും നാശകരമാണെന്നുള്ള സൂചനകള്‍ നല്‍കുന്ന പഠ 
നങ്ങളുണ്ട്‌. അവ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ലെന്നത്‌ അപ 
കടകരമല്ലേ? ഹൈമാസ്റ്റ്‌ ബള്‍ബുകളുടെ പ്രകാശധോരണി 
നിമിത്തം രാര്രിയില്‍ ദീര്‍ഘദൂരം പറക്കുന്ന പക്ഷികള്‍ക്ക്‌ 
കണ്ണഞ്ചുകയും ഉയരങ്ങളില്‍ വലിച്ചിട്ടുള്ള ഇലക്ട്രിക്ക്‌ 
കമ്പിയില്‍ കുരുങ്ങി ചാകുകയും ചെയ്യുന്നതിനെക്കുറിച്ച്‌ സുഗ 
തകുമാരിടീച്ചര്‍ ഒരു സമ്മേളനത്തില്‍ പറഞ്ഞതിന്റെ ടി.വി. 
ക്ഷേപണം ഈയുള്ളവന്‍ കാണാനിടയായത്‌ ഓര്‍മിക്കുന്നു. 
ഇത്തരം പ്രശ്നങ്ങളൊക്കെ പ്രകാശത്തിന്റെയും മണ്ണിന്റെയും 
രാജ്യാന്തര വര്‍ഷമായ 2015ല്‍ ശ്രദ്ധിക്കപ്പെടുമെന്നാശിച്ചതു 
മിച്ചം! കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, ഈര്‍ജം മുതലായ 
മേഖലകളില്‍ രാജ്യാന്തരതലത്തിലെ വെല്ലുവിളികളെ പരിഹ 
രിക്കാനും സുസ്ഥിരവികസനം ഉറപ്പാക്കാനും പ്രകാശ സാങ്കേ 
തിക വിദ്യകള്‍ പ്രയോജനപ്പെടുത്തുക എന്നത്‌ പ്രകാശ 
ത്തിന്റെയും മണ്ണിന്റെയും രാജ്യാന്തരാചരണങ്ങളുടെ ലക്ഷ്യ 
ങ്ങളില്‍പ്പെടുന്നതാണല്ലോ. മണ്ണിനും മനുഷ്യരാശിക്കും പക്ഷി 


5030021 2018 


കള്‍ക്കും പ്രയോജനകരവും ആരോഗ്യകരവുമായ ആഭിമുഖ്യ 
ങ്ങള്‍ ഉണ്ടാക്കപ്പെടുമെന്നു പ്രതീക്ഷിക്കാം. 


രക്ഷയുടെ സംഘാത സാക്ഷ്യം 


ദൈവത്തിന്റെ പ്രകാശം അവിടന്നു ഭക്തനു നലകുന്ന രക്ഷ 
യാണല്ലോ (സങ്കീ 4,6;89,15; ഏശ 60,19); കര്‍ത്താവ്‌ എന്റെ കാ 
ശവ്യം രക്ഷയുമാകുന്നു (സങ്കീ 27,1). രക്ഷ കര്‍ത്താവില്‍നിന്നു 
വരുന്ന ജീവനുമാണ്‌ (സങ്കീ 36,9ുജറെ 2,13; 17,13). ദുഷ്ടതയുടെ 
ആഘാതം ദൈവഭക്തനെ തളര്‍ത്തിയപ്പോള്‍ ദൈവം രക്ഷ 
നല്കി മോചിപ്പിച്ചു. ഭക്തന്‍ ദൈവകാരുണ്യത്തില്‍ പങ്കുപറ്റി (അ 
ബ്രഹാം പേഴുങ്കാട്ടില്‍, സങ്കീര്‍ത്തനങ്ങള്‍, 219 ). ജറുസലേം ദേവാ 
ലയത്തിലെ ശിമയോന്‍ ശിശുവായ യേശുവിനെ കൈയിലെ 
ടുത്തു പാടി: സകല ജനതകള്‍ക്കുംവേണ്ടി ന? ഒരുക്കിയിരിക്കുന്ന 
MOG രക്ഷ എന്റെ കണ്ണുകശി കണ്ടുകഴിഞ്ഞു. അതു വിജാത? 
യര്‍ക്കു വെളിപാടിന്റെ പകാശവ്യം നിന്റെ ജനമായ ഇരസ്ഥയ 
ലിന്റെ മഹത്ത്വവുമാണ്‌ (ലൂക്കാ 2,31-32. യേശുവെന്ന രക്ഷ പ്രകാ 
ശവും മഹത്ത്വവുമാണ്‌. വിശുദ്ധ കുര്‍ബാനയ്ക്കു സമ്മേളിച്ചിരി 
ക്കുന്ന ദൈവജനം ആര്‍ത്തുപാടുന്നു: പ്രകാശപൂരിതനായ 
യേശുവേ, നിന്റെ പ്രകാശത്താല്‍ ഞങ്ങള്‍ പ്രകാശം കാണുന്നു. 


“വെളിവു നിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ 
കാണുന്നു...” എന്ന്‌ വി. കുര്‍ബാനയുടെ രഹസ്യാ രംഭ 
ത്തില്‍ത്തന്നെ കാഴ്ചവയ്പുസമയത്ത്‌ പാടിയാരംഭിക്കുന്നത്‌ 
ആരാധകസംഘത്തിന്‌ യേശുക്രിസ്തുവഴി സംലഭ്യമാ 
യിക്കഴിഞ്ഞിരിക്കുന്ന രക്ഷയുടെ സംഘാതമായൊരു സാക്ഷ്യ 
മാണ്‌. സംഘാതമായതെന്നു പറയുമ്പോള്‍ സഭയായിരിക്കു 
മ്പോളത്തെ, സഭയിലായിരിക്കുമ്പോളത്തെ, കാഴ്ചയെന്നു 
തന്നെ പ്രഥമധ്വനി. ഈ ആരാധകര്‍ക്ക്‌ യേശുക്രിസ്തുവഴി 
വെളിപ്പെട്ട ദൈവവും ദൈവികതയും അവന്‍ മുഖാന്തരം സംല 
ഭ്യമായിരിക്കുന്ന രക്ഷയുടെ മഹാദാനത്തിന്റെ അനുഭവവും 
സഭയിലാണ്‌, സഭയിലായിരിക്കുന്നതിനാലാണ്‌ ആരാധനയില്‍ 
ലഭിക്കുന്നത്‌. പ്രകാശമായ ദൈവത്തിന്റെ പ്രകാശമായ 
ക്രിസ്തുവിന്റെ പ്രകാശത്താല്‍ പ്രകാശിക്കുന്ന (സൂര്യനായ 
ക്രിസ്തുവിന്റെ ചന്ദ്രനായ) സഭയിലാണ്‌, സഭയിലായിരിക്കു 
ന്നതിനാലാണ്‌ ഞങ്ങള്‍ക്ക്‌ ഈ ആരാധനയില്‍ പ്രകാശപൂരി 
തനായ യേശുക്രിസ്തുവിനെ കാണാനാകുന്നത്‌. ഈ മാലി 
കദിവ്യസത്യം - കുര്‍ബാനയുടെ ഈ രഹസ്യക്കാഴ്ചയര്‍പ്പ 
ണസമയത്തുതന്നെ - ഈ ആരാധകര്‍ അനുസ്മരിച്ച്‌ പാടി 
സ്തുതിക്കുന്നു. 


യേശുവേ, നീ “പ്രകാശവും സൂര്യനും ശോഭയും, എഴുത 
പ്പെട്ടിരിക്കുന്നതുപോലെ നക്ഷ്ത്രവുമാകുന്നു (സംഖ്യ 24:17; 
മേര്‍വിലെ ഈശോദാദ്‌, സുവിശേഷഭാഷ്യം, വിവ: ജി ചേടിയ 
ത്ത്‌, തിരുവനന്തപുരം, 1997, 237). (പചകാശചുതിതനായ യേശു 
വേ, നിന്റെ പകാശത്താല്‍്‌ ഞങ്ങള്‍ ഗപകാശം കാണുന്നു 
എന്നു പാടി ഞങ്ങള്‍ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ രക്ഷയായ 
യേശുവേ, നിന്നില്‍ ഞങ്ങള്‍ രക്ഷയനുഭവിക്കുന്നു. വിശുദ്ധ 
കുര്‍ബാന സകല ജനതകള്‍ക്കുമുള്ള ദൈവത്തിന്റെ രക്ഷ 
യാകുന്നു. ഞങ്ങള്‍ രക്ഷ കാണുന്നതിന്റെ ഉത്സവമാകുന്നു. 
പ്രകാശത്തില്‍നിന്നുള്ള പ്രകാശം ലോകത്തില്‍ പ്രകാശിക്കു 
ന്നതിന്റെ ഉത്സവമാകുന്നു. വിശുദ്ധ കുര്‍ബാന പ്രകാശത്തിന്റെ 
ഉത്സവമാകുന്നു. വിശുദ്ധ കുര്‍ബാന പ്രകാശദര്‍ശനത്തിന്റെ 
ഉത്സവമാകുന്നു. രക്ഷാസ്വീകരണത്തിന്റെ, രക്ഷാനുഭവത്തിന്റെ, 
ഉത്സവമാകുന്നു; ജീവന്‍ പ്രാപിക്കുന്നതിന്റെ ഉത്സവമാകുന്നു. 


(a1500001) 01000000». യേശുവേ, MOG (പകാശത്താല്‍ത്‌ 
ഞങ്ങള്‍ പ്രകാശം കാണുന്നു എന്നു പാടി കത്തിക്കുന്ന തിരി 
യുടെ പ്രകാശം നിന്റെ ജനനത്താലുണ്ടായ പ്രകാശത്തെയും 
(- രക്ഷയെയും) സൂചിപ്പിക്കുന്നെന്നു പരിശുദ്ധാത്മാവിന്റെ 
വീണയായ അപ്രേം പറഞ്ഞുതന്നിട്ടുണ്ടല്ലോ. എലിസബത്ത്‌ 
ഗര്‍ഭിണിയായ മാസ,തീയതികളും സഖറിയായ്ക്ക്‌ അറിയിപ്പു 
ണ്ടായ. മാസ,തീയതികളും മറിയാ മിനോടുള്ള വചനിപ്പാല്‍ 
യേശു അവളുടെ ഉദരത്തില്‍ ജനിച്ച മാസ,തീയതികളും ഈ 
ലോകത്തില്‍ (ദൃശ്യമായി) ജനിച്ചു മാസ,തീയതികളും കണ 
ക്കുകൂട്ടി അപ്രേം ഇപ്രകാരം എഴുതുന്നു: 


ആറെഗ്‌ മാസം പത്താം തീയതിയാണ്‌ മറിയത്തോടുള്ള 
മംലവാര്‍ത്ത ഉണ്ടായത്‌... എന്നാല്‍ ആറെഗ്‌ മാസം പത്താം 
തീയതി പെസഹാക്കുഞ്ഞാടിനെ കരുതിവയ്ക്കണം എന്നു 
നിയമം അനുശാസിക്കുന്നു (പുറ 12,3). അതേ കണക്കു കൂട്ടല്‍ 
അനുസരിച്ച്‌ പ്രകാശം ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്‌ കന്യക 
യുടെ ഉദരത്തില്‍ സത്യകുഞ്ഞാട്‌ അടയ്ക്കപ്പെട്ടത്‌. ആദത്തിന്റെ 
നഗ്നത മറയ്ക്കാനാണ്‌ താന്‍ വന്നതെന്ന്‌ ഈ രീതിയില്‍ അവി 
ടന്നു കാണിച്ചു. ഗ്രീക്ക്‌ കണക്കുകൂട്ടലനുസരിച്ച്‌, (പ്രകാശം കീഴ 
ടക്കാന്‍ തുടങ്ങിയ സമയത്ത്‌, കാലോക്‌ മാസം, ആറാം തീയ 
തിയാണ്‌ അവന്‍ ജനിച്ചത്‌. അത്‌, സാത്താന്‍ വിധിക്കപ്പെട്ടെന്നും 
എല്ലാറ്റിനെയും കീഴടക്കുന്നവനില്‍ ആദം കീഴടക്കിയെന്നും 
കാണിക്കാനായിരുന്നു. (അപ്രേം, സ്ുുവിശേഷഭാഷ്യം (ദിയതെ 
സ്സാറോണ്‍്‌ ഭാഷ്യം) നമ്പര്‍ 1,29; (വിവ: ജി. ചേടിയത്ത്‌) കോട്ട 
യം, 2003, 22-23). 


ഇപ്പറഞ്ഞതു സൂചിപ്പിക്കാനാണ്‌ ഇടത്തുവശത്തെ തിരി 
കത്തിച്ചുകൊണ്ടു “വെളിവു നിറഞ്ഞോരീശോ... “ പാടു 
ന്നതെന്നു പരമ്പരാഗതജ്ഞാനം നിര്‍ദ്ദേശിച്ചും ചെയ്തും വന്നി 
രുന്നതെന്ന്‌ അറിയായ്കയാല്‍ ഞങ്ങള്‍ക്കിന്ന്‌ കുര്‍ബാനയുടെ 
ഒരുക്കശുശ്രൂഷയ്ക്കിടെ എപ്പോള്‍ തിരി കത്തിക്കുന്നെന്നതു 
വിഷയമല്ല. അതിനാല്‍ ഇപ്പോള്‍ കുര്‍ബാന്രകമത്തില്‍ 
നിര്‍ദ്ദേശിക്കുന്നുമില്ല! 


വെളിച്ചവും ഇരുട്ടും പ്രതീകങ്ങളുടെ താക്കോല്‍ 


“വെളിവ്‌” വെളിച്ചം ആണെന്ന്‌ വെളിവുള്ളവര്‍ക്കെല്ലാം 
അറിയാം. “വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസ്സല്ലോ ജീവിതം” 
എന്ന അക്കിത്തംകവിത കേള്‍ക്കാത്തവരോ അനുഭവിക്കാത്ത 
വരോ വിരളമായിരിക്കുമല്ലോ മലയാളമണ്ണില്‍. ഒരു സമ്മേള 
നത്തില്‍ ആദരണീയനായ കല്‍പറ്റ നാരായണന്‍ വെളിച്ച 
ത്തെയും ഇരുട്ടിനെയുംപറ്റി പറഞ്ഞത്‌ മലയാള മനോരമ 
ദിനപ്പത്രം 2018 ഫെബ്രു. 18 പേജ്‌ 1308 റിപ്പോര്‍ട്ടു ചെയ്തിരു 
ന്നത്‌ ഇങ്ങനെ: “വെളിച്ചംപോലെ പ്രതീകാത്മകമായ മറ്റൊരു 
വാക്കാണ്‌ ഇരുട്ട. കുഞ്ഞുങ്ങളെ പ്രതീകങ്ങളെക്കുറിച്ചൊക്കെ 
മനസ്സിലാക്കിക്കൊടുക്കാന്‍ ഈ രണ്ടു വാക്കകുകള്‍ മനസ്സി 
ലാക്കിയാല്‍ മാത്രം മതി. ഇത്രമേല്‍ ഏതുകാലവും ഉപയോ 
ഗിക്കാവുന്ന പ്രതീകങ്ങള്‍ ഭാഷയില്‍ അധികമില്ല.” 


ഈ രണ്ടു വാക്കുകളുടെയും പ്രതീകാത്മകത ഏറ്റവും 
നന്നായി അറിയാവുന്നവരാണ്‌ ക്രൈൈസ്തവക്കുഞ്ഞുങ്ങള്‍. 
അവരുടെ ശ്വാസ്വോച്ഛാസത്തിന്റെ താളത്തില്‍ മുഴങ്ങുന്നത്‌ 
ഞാനാണ്‌ ലോകത്തിന്റെ വെളിച്ചം എന്ന യേശുച്ചൊല്ലല്ലോ. 
“വെളിച്ചം ദുഃഖമാണുണ്ണീ, തമസ്സല്ലോ ജീവിതം” എന്ന അക്കി 
ത്തംകവിതയിലും ക്രൈസ്തവര്‍ക്ക്‌ തങ്ങളുടേതായ ഒരു വായ 


നയുദിക്കും: യേശുവെന്ന വെളിച്ചം തങ്ങളിലേക്കു വീശുകയും 
ആ വെളിച്ചത്തില്‍ അവര്‍ തങ്ങളെത്തന്നെ കാണുകയും ചെയ്യു 
ന്നു. അപ്പോള്‍ അവര്‍ തങ്ങളില്‍ അന്ധകാരത്തിന്റെ, ഇരുട്ടിന്റെ 
ആത്മാവിന്റെ, പൈശാചിക ശക്തിയുടെ, കത്തിപ്രയോഗങ്ങളും 
കുത്തിവരകളും വെട്ടുകളും പാടുകളും കാണുന്നു. ഈ കാഴ്ച 
യില്‍ അവരുടെ ഹൃദയം ദുഃഖത്തിന്റെ, അനുതാപത്തിന്റെ, 
സുഗന്ധതൈലം നിറഞ്ഞ വെണ്‍കല്ഭരണിയായി രൂപാന്തര 
പ്പെടുന്നു. വെളിച്ചമുതിര്‍ക്കുന്ന ്രകാശക്കതിരുകളാല്‍ അവര്‍ 
പ്രശോഭിതരാകുന്നു; പ്രകാശക്കാഴ്ചകള്‍ നുണയുന്നു. 
ഇതാണ്‌ “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍...” എന്ന 
ഗാനത്തിന്റെ ആത്മാവ്‌. 


ആധ്യാത്മിക മേഖലയിലും പ്രകാശരഹസ്യങ്ങള്‍ തേടി 
യുള്ള മനുഷ്യന്റെ യാത്രകള്‍ക്കും സഹ്രസാബ്ദങ്ങളുടെ ചരി 
ശ്രമുണ്ട്‌. ഇന്ത്യയുടെ ആര്‍ഷസംസ്കൃതിയുടെ അത്യാകര്‍ഷ 
ണീയവും അത്യുദാത്തവുമായൊരു പ്രാര്‍ഥനയാണല്ലോ "' 
തമസോ മാ ജ്യോതിര്‍ ഗമയ.” ഇതിന്‌ യേശുക്രിസ്തുവില്‍നിന്നു 
ലഭിച്ച മറുപടി സ്വീകരിച്ചവരാണ്‌ ഇന്ത്യയിലെ ക്രൈസ്തവര്‍. 
ഈ ദാനം ഏറ്റവും ശ്രേഷ്ഠ മായി ആഘോഷിക്കാനുള്ള 
സന്ദര്‍ഭവുമാണ്‌ വിശുദ്ധ കുര്‍ബാനയുടെ ഒരുക്കമായുള്ള 
““വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു” എന്ന 
തുടക്കം. അതിന്റെ തുടര്‍ച്ചയില്‍, “വെളിച്ചത്തിനെന്തു വെളിച്ചം! 
അല്ലേ?” എന്ന്‌ വൈക്കം മുഹമ്മദു ബഷീര്‍ വിസ്മയിച്ചിട്ടുള്ളത്‌ 
യേശുക്രിസ്തുവിനെ നോക്കി പറയാന്‍ ഞാന്‍ പ്രാപ്തനാകു 
മ്പോള്‍ ക്രൈസ്തവനായ എന്റെ ആത്മാവിന്റെ ക്രൈസ്തവ 
ത്വം പ്രകാശനം ചെയ്യപ്പെടുകയാണ്‌. അത്‌ എന്റെ ക്രിസ്തുവി 
ശ്വാസസാക്ഷ്യവും പ്രഘോഷണവുമാകുന്നു. അത്‌ പ്രകാശ 
പൂര്‍ണതയായ അവനിലേക്കുതന്നെയുള്ള പുതിയ പുറപ്പാടു 
മാകുന്നു. ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പ്രവേശിപ്പിച്ച്‌ എന്റെ 
ജീവിതത്തിലെ ഇരുള്‍ക്കുഴികളെ മൂടാന്‍. ക്രൈസ്തവജീവി 
തത്തിന്റെ വെല്ലുവിളികളെ പരിഹരിക്കാനും സുസ്ഥിരവിക 
സനവും പ്രകാശ്യതയും ഉറപ്പാക്കാനും. 


വിശ്വാസക്കാഴ്ചയുടെ സാക്ഷ്യം 


““വെളിവു നിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു ...” 
എന്ന്‌ വിശുദ്ധ കുര്‍ബാനയുടെ രഹസ്യാരംഭത്തില്‍ത്തന്നെ 
കാഴ്ചവയ്പുസമയത്തെ സ്തുതിപ്പ്‌ ആരാധകസംഘത്തിന്‌ 
യേശുക്രിസ്തുവഴി സംലഭ്യമായിക്കഴിഞ്ഞിരിക്കുന്ന രക്ഷയുടെ 
സംഘാതമായൊരു സാക്ഷ്യവുമത്രേ. സംഘാതമായതെന്നു 
പറയുമ്പോള്‍ സഭയായിരിക്കുമ്പോളത്തെ, സഭയിലായിരിക്കു 
മ്പോളത്തെ കാഴ്ചയെന്നുതന്നെ പ്രഥമ ധ്വനി. ഇതു 
വിശ്വാസക്കാഴ്ചയാണ്‌. വിശ്വാസം ബന്ധമാണ്‌. യേശുക്രിസ്തു 
വിനോടുള്ള ഹൃദയബന്ധം. അവനുമായി ഉത്കടമായ 
ഹൃദയബന്ധം. ബന്ധമാണല്ലോ നമ്മെ ഓരോരു ത്തരെയും 
സംബന്ധിച്ച്‌ അപരര്‍ക്കു വ്യക്തിത്വവും സ്വീകാര്യതയും 
നല്കുന്നത്‌. സഭാംഗങ്ങളായ ആരാധകര്‍ക്ക്‌ യേശുക്രിസ്തു 
വഴി വെളിപ്പെട്ട ദൈവവും ദൈവികതയും, അവന്‍ മുഖാന്തരം 
സംലഭ്യമായിരിക്കുന്ന രക്ഷയുടെ മഹാദാനത്തിന്റെ അനുഭ 
വവും, സഭയിലാണ്‌, സഭയിലായിരിക്കുന്നതിനാലാണ്‌ നമുക്ക്‌ 
ഈ ആരാധനയില്‍ ലഭിക്കുന്നത്‌. പ്രകാശമായ ദൈവത്തിന്റെ 
പ്രകാശമായ ക്രിസ്തുവിന്റെ പ്രകാശത്താല്‍ പ്രകാശിക്കുന്ന 
(സൂര്യനായ ക്രിസ്തുവിന്റെ) ചന്ദ്രനായ സഭയിലാണ്‌, സഭ 
യിലായിരിക്കുന്നതിനാലാണ്‌ ഞങ്ങള്‍ക്ക്‌ ഈ ആരാധനയില്‍ 


ഓൂലൈ 2018 n 


42 


്രകാശപൂരിതനായ യേശുക്രിസ്തുവിനെ കാണാനാകുന്നത്‌. 
ഈ മലികദിവ്യസത്യം - കുര്‍ബാനയുടെ ഈ രഹസ്യക്കാ 
ഴ്ചയര്‍പ്പണസമയത്തുതന്നെ - ഈ ആരാധകര്‍ അനുസ്മരി 
aj പാടി സ്തുതിക്കുന്നു: “വെളിവു നിറഞ്ഞോരീശോ നിന്‍ 
വെളിവാല്‍ കാണുന്നു ...” 


വെളിച്ചം ദൈവത്തിന്റെ ആദ്യസൃഷ്ടി 


കര്‍ത്താവ്‌ (ചകാശമാണ്‌ (സങ്കീ 27,1, ഏശ 60,19) ദൈവം 
(്രകാശമാണ്‌ (1 യോഹ 15); അപ്രാപ്യമായ പ്രകാശത്തില്‍ 
വസിക്കുന്നു. അപ്രാപ്യമായ പ്രകാശത്തില്‍ വസിക്കുന്ന 
ദൈവത്തെ മനുഷ്യരാരും കണ്ടിട്ടില്ല; കാണുക സാധ്യവുമല്ല 
(1 തീമോ 116). ദൈവത്തിന്റെ സാക്ഷാല്‍ സ്വഭാവം വെളിച്ച 
മായിരിക്കുകയാണ്‌. വെളിച്ചമാണ്‌ ദൈവത്തിന്റെ ആദ്യത്തെ 
സൃഷ്ടി (ഉത്പ 1,3-4). 


ദൈവമേ, നീ സ്വയം വെളിപ്പെടുത്തുന്നവനല്ലോ. നിന്റെ 
സ്വയാവിഷ്കരണങ്ങളാണ്‌ നിന്നെക്കുറിച്ചു മനുഷ്യന്‌ അറിവു 
നല്കുന്നത്‌. പ്രപഞ്ചസൃഷ്ടിമുതല്‍ ചരിത്രത്തില്‍ ദൈവമേ, നീ 
നിനക്കു പുറത്തേക്കു നിന്നെ പല വിധങ്ങളിൽ വെളിപ്പെടുത്തി 
ക്കൊണ്ടിരുന്നു. അവിടുന്ന സ്വയം മോശയ്ക്ക്‌ ആദ്യം വെളിപ്പെ 
ടുത്തിയത്‌ കത്തിജ്വലിക്കുന്നവനായാണല്ലോ. അതായത്‌, പ്രകാ 
ശമായും അശുദ്ധിയെ എരിയിച്ചുകളയുകയും ശുദ്ധിയെ ജ്വലി 
പ്പിച്ച്‌ ഉജ്ജ്വലമാക്കുകയും ചെയ്യുന്നവനെന്നും സ്വയം പ്രകാശി 
പ്പിച്ചുകൊണ്ട്‌. മനുഷ്യനാകട്ടെ ആ പ്രകാശത്തിലേക്കു നോക്കു 
വാന്‍ ആദരവിന്റെ ആധിക്യത്താല്‍ ഭയക്കുന്നവനും! അതേസ 
മയംതന്നെ കത്തുന്ന മുള്‍പ്പടര്‍പ്പില്‍ നിന്നെ കാണാനും നിന്റെ 
സ്വരം ശ്രവിക്കാനും നിന്നാല്‍ വിളിക്കപ്പെടുകയും പ്രാപ്തനാക്ക 
പ്പെടുകയും ചെയ്തവനും! (പുറ 3,1 - 4,17). 


ഈജിപ്തിലാരംഭിച്ച പുറപ്പാടുസംഭവത്തിലും യാത്രയിലും 
ദൈവമേ, നീതന്നെ പ്രകാശസ്തംഭമായി മാര്‍ഗദര്‍ശനം നലകി 
ക്കൊണ്ടിരുന്നു (പുറ 13,21). പ്രകാശമായി നീ പ്രത്യക്ഷികര 
ണങ്ങള്‍ ഞങ്ങളുടെ വംശത്തിനു നല്കിക്കൊണ്ടിരുന്നു (ഉത്പ 
15,17; പുറ 19,18; സങ്കീ 104,2; എസെ 1,4). പ്രകാശംപോലെ 
ദൈവപ്രമാണങ്ങള്‍ ഞങ്ങള്‍ക്കു നല്കി (സുഭാ 6,23; ജ്ഞാനം 
18,4). ഈ അവസാന കാലത്ത്‌ നീ നിന്നെത്തന്നെയും നിന്റെ 
സകല പ്രമാണങ്ങളും നിന്റെ പുത്രനില്‍ സ്വയം വെളിപ്പെടു 
ത്തി. ആ പുത്രന്‍ പറഞ്ഞു: ഞാന്‍ ലോകത്തിന്റെ (പകാ 
ശമാണ്‌. അതിനാല്‍, ഇനിമേല്‍ ഞാന്‍ രക്ഷ പ്രാപിക്കുന്നത്‌ 
പത്തു പ്രമാണങ്ങളും സഭയുടെ പ്രമാണങ്ങളും ഒരു നിയമ 
പണ്ഡിതനെപ്പോലെ പഠിച്ചും ഒരു നിയമഭക്തനെപ്പോലെ 
പാലിച്ചും ജീവിച്ചുമല്ല; പിന്നെയോ, ദൈവപുത്രനായ യേശു 
ക്രിസ്തുവാകുന്ന പ്രകാശത്തില്‍ ചരിക്കുകയും വ്യാപരി 
ക്കുകയും ചെയ്യുമ്പോഴത്രേ. സൂരൃനെ ഇരുളാക്കിയ 
ഗോല്ഗോഥായിലെ പ്രകാശമേ, നീയായിരിക്കട്ട എന്റെ 
ഹൃദയദേവാലയത്തിലെ നിത്യസൂര്യനും നീതിസുര്യനും! 


ഓ, ദൈവമേ, നിന്റെ മഹാകരുണയാല്‍ നിന്റെ പ്രഭാമുഖം 
പൂര്‍ണമായി നിന്റെ പുര്രനായ യേശുക്രിസ്‌ തുവില്‍ 
ഞങ്ങള്‍ക്കു കാണുമാറാക്കി! പ്രകാശമായ നിന്റെ മഹത്ത്വം 
സൃഷ്ടിയില്‍ത്തന്നെ - വിശേഷിച്ച്‌ മനുഷ്യനില്‍ - കാണാന്‍ 
ഞങ്ങളെ പ്രാപ്തരാക്കുന്ന രണ്ടാം ദിവസത്തെ പ്രകാശത്തി 
ന്റെയും, കര്‍ത്താവിന്റെ ഉയിര്‍പ്പില്‍ പ്രകാശിച്ചതും, “പുതിയ 
ആകാശത്തിലും പുതിയ ഭൂമിയിലും” സര്‍വശോഭയോടും 


EX. 
F-to}:  . XU 


ര്രകാശിക്കാനിരിക്കുന്നതുമായ എട്ടാം ദിവസത്തെ പ്രകാ 
ശത്തിന്റെയും സമ്മേളനം യേശുവില്‍ സമ്പുര്‍ണതയെ പ്രാപി 
ച്ചു (പരിശുദ്ധ ഫ്രാന്‍സിസ്‌ പാപ്പായോടു കടപ്പാട്‌). അതിനാല്‍, 
ഇനിമേല്‍ ഞാന്‍ രക്ഷ പ്രാപിക്കുന്നത്‌ പത്തു പ്രമാണങ്ങളും 
സഭയുടെ പ്രമാണങ്ങളും ഒരു നിയമപണ്ഡിതനെപ്പോലെ 
പഠിച്ചും ഒരു നിയമഭക്തനെപ്പോലെ പാലിച്ചും ജീവിച്ചുമല്ല; 
പിന്നെയോ, ദൈവപുത്രനായ യേശുക്രിസ്തുവാകുന്ന പ്രകാ 
MOOG ഈ ഭൂമിയില്‍ ചരിക്കുകയും വ്യാപരിക്കുകയും 
ചെയ്യുമ്പോഴത്രേ. 


ദൈവത്ത?ത്‌ തെല്ലും അന്ധകാരമില്ല (1 യോഹ 1,5). പ്രകാ 
ശത്തിന്റെ വിരുദ്ധതയാണ്‌ അന്ധകാരം. വെളിപ്പെടുത്താനാവാ 
ത്തതൊന്നുമില്ല ദൈവത്തില്‍. മൂടിവയ്ക്കേണ്ടതൊന്നുമില്ല. 
സത്യംതന്നായ അവിടുന്നില്‍ സത്യമല്ലാത്തതൊന്നുമില്ല. 
തിന്മയായതോ നിഷിദ്ധമായതോ ഒന്നുമില്ല ദൈവത്തില്‍. യേശു 
വിലൂടെയുള്ള ദൈവികവെളിപാട്‌ സ്വീകരിക്കുന്ന മനുഷ്യന്‍ 
യേശു വെളിച്ചമാകുന്നു. അങ്ങനെ അന്ധകാരത്തെ അധീന 
പ്പെടുത്തുന്നു. വെളിച്ചം അഥവാ പ്രകാശം ക്രൈസ്തവ ദര്‍ശ 
നത്തില്‍ രക്ഷകനായ യേശുവിനെയും അവന്‍ മുഖാന്തരമുള്ള 
ദൈവിക വെളിപാടിനെയും രക്ഷയെയും സൂചിപ്പിക്കുന്നു. 


യേശുക്രിസ്തുവില്‍ ്രിത്വൈകദൈവത്തിന്റെ 
പ്രകാശപൂര്‍ണത 


ക്രൈസ്തവദര്‍ശനത്തില്‍ സകല വെളിപാടുകളും യേശു 
മിശിഹായെ ലക്ഷ്യമാക്കിയവയാണ്‌. അവനാണ്‌ സകല ദൈവി 
ക വെളിപാടുകളുടെയും സംഗമസ്ഥാനവും കേന്ദ്രവും പരമാ 
വിഷ്കരണവും. അവന്‍വഴി സാക്ഷാത്കൃതമായ രക്ഷയുടെ 
ആഘോഷമാണ്‌ വി. കുര്‍ബാന. ഇവിടെ വെളിപാടിന്റെയും 
രക്ഷയുടെയും സമഗ്രതയും കേന്ദ്രീയതയും സ്വാഭാവികമായ 
രഹസ്യാത്മകതയോടുകൂടെ വെളിച്ചംകൊണ്ടുതന്നെ ആഘോ 
ഷിക്കപ്പെടുന്നു. ഇനിമേല്‍ എനിക്കു രക്ഷാമാര്‍ഗം കല്പല 
കകളില്‍ എഴുത്തപ്പെട്ടു കിട്ടിയ പത്തു കല്പനകളുടെ കര്‍ക്ക 
ശപാലനംകൊണ്ടല്ല; കല്പനകളുടെ കല്വെളിച്ചം 
കൊണ്ടുമാത്രം ജീവിക്കുമ്പോഴല്ല, ജീവന്റെ പ്രകാശമായ 
യേശുക്രിസ്തുവെന്ന ജീവത്പ്രകാശത്തില്‍ ജീവിക്കുമ്പോഴ 
ത്രേ. ആമ്മേന്‍, ഹല്ലേലുയ്യാ, സ്തോത്രം കര്‍ത്താവേ! 


വിശുദ്ധ കുര്‍ബാനയിലെ അപ്പവീഞ്ഞുകളുടെ ഒരു 
ക്കത്തിന്റെ ആരംഭത്തില്‍, മുകളില്‍ വിവരിച്ചതുപോലെ, 
““വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍...” കൊണ്ട്‌ ഗാനം 
ആരംഭിക്കുന്ന ക്രമത്തില്‍ ക്രിസ്തീയ വെളിപാടിന്റെയും 
ശ്ലൈഹിക വിശ്വാസത്തിന്റെയും ക്രിസ്തുകേന്ദ്രീയത പ്രകാ 
ശിതമാകുന്നു. “പുത്രനെന്നു പറഞ്ഞാല്‍ പിതാവും പരിശു 
ദ്ധാത്മാവും അവന്‍ മുഖാന്തരം അറിയപ്പെടുന്നു” (മലങ്കര 
കത്തോലിക്കാ സഭയുടെ ആരാധനക്രമം, 1993, പെന്തിക്കൊ 
സ്തി, ഒന്നാം ശുശ്രൂഷ, പ്രുമിയോന്‍). പിതാവിന്റെ വചനമായ 
പുത്രന്‍ “സാരാംശത്തില്‍ ഭേദംവരാതെ മനുഷ്യനായിത്തീര്‍ന്ന്‌ 
ദൈവത്വത്തിന്റെ അഗ്രാഹ്യാവസ്ഥയെ തെളിവായി അറിയി 
ക്കുകയും ഞങ്ങള്‍ക്കു വ്യഖ്യാനിച്ചുതരികയും ചെയ്തു. 
നിന്നെക്കുറിച്ചും .. ദൈവത്തിലെ മൂന്നാമത്തെ പ്രകാശത്തെ 
ക്കുറച്ചും അവന്‍ ഞങ്ങളെ പഠിപ്പിച്ചു.” (മലങ്കര കത്തോലിക്കാ 
സഭയുടെ ആരാധനക്രമം, 1993, പെന്തിക്കൊസ്തി, ഒന്നാം 
ശുശ്രൂഷ, സെദറാ) “വെളിവു നിറഞ്ഞോരീശോ,”” നീ രുപരഹി 
തപ്രകാശമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രകാശമാകുന്നു. 


പിതാവ്‌ ഒന്നാമത്തെ പ്രകാശവും പുരതന്‍ രണ്ടാമത്തെ 
പ്രകാശവുമാണ്‌. പുത്രന്‍ “ പ്രകാശത്തില്‍നിന്നുള്ള പ്രകാശ്‌” 
മാണ്‌ - “സത്യദൈവത്തില്‍നിന്നുള്ള സത്യദൈവം.” (വിശ്വാ 
സ്രപമാണം). താതന്റെ കിരണമാണ്‌ ദൈവമായ യേശു. ഇതു 
സൂചിപ്പിക്കുകയാണല്ലോ സ്ലീബായുടെ മുമ്പില്‍ 
കത്തിനില്‍ക്കുന്ന തിരിയില്‍നിന്ന്‌ പ്രകാശം പകര്‍ന്ന്‌ വടക്കും 
തെക്കുമുള്ള തിരികള്‍ കത്തിക്കുന്നത്‌. കര്‍ത്താവിന്റെ ദിവസം 
യോഹന്നാന്‍ പത്മോസില്‍വച്ചു കണ്ടു: സ്വര്‍ഗത്തില്‍ ഉപവി 
ഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പില്‍ തിരികള്‍ കത്തി 
ച്ചുവച്ചിരിക്കുന്നു (വെളി 1,12-13.20). പ്രകാശത്തിന്റെ പിതാവാ 
ണ്‌ ദൈവം (യാക്കോ 1,17). 


ക്രൈസ്തവ സഭയുടെ സത്യവിശ്വാസം ്രിത്വൈദൈ 
വവിശ്വാസത്തില്‍ അടിസ്ഥിതമാണ്‌. ത്രിത്വൈക ദൈവവി 
ശ്വാസം സഭയുടെ അടിസ്ഥാനവിശ്വാസമാണ്‌. അതേ സമയം 
അത്‌ ക്രിസ്തു മുഖാന്തരം വെളിപ്പെട്ടതെന്ന അര്‍ഥത്തില്‍ അത്‌ 
ക്രിസ്തുകേന്ദ്രീകൃതമാണ്‌ - പൌരസ്ത്യ ക്രിസ്തുശാസ്ത്രം 
റൂഹാത്മകമാണെങ്കിലും. കുര്‍ബാനയിലെ ദൈവികവെളിപാ 
ടിന്റെയും രക്ഷാകര്രപവര്‍ത്തനത്തിന്റെയും ക്രിസ്തുകേന്ദ്രീ 
കൃതത്വത്തിന്റെ സുദൃഡമായ സാക്ഷ്യങ്ങള്‍ 
കുര്‍ബാനയില്‍ത്തന്നെ യുണ്ട്‌. അങ്ങനെ, മെല്ക്കിസെദെ 
ക്കിന്റെ ക്രമത്തില്‍ കര്‍മി അപ്പവും വീഞ്ഞും ഒരുക്കുമ്പോഴും 
അവ തിരുപ്പാത്രങ്ങളില്‍ വയ്ക്കുമ്പോഴും ചൊല്ലുന്ന പ്രാര്‍ഥ 
നകളുണ്ട്‌. “അഹറോന്റെ ക്രമ' ത്തില്‍ കര്‍മി അപ്പ,വീഞ്ഞു 
കള്‍ യഥാവിധി കൈകളിലെടുത്തു ചൊല്ലുന്ന “പൊതുവായ 
അനുസ്മരണ പ്രാര്‍ഥനകളുണ്ട്‌. എല്ലാ കുര്‍ബാനയിലും 
ചൊല്ലുന്ന “ദൈവമേ, നീ കുര്‍ബാനയാകുന്നു; കുര്‍ബാന 
നിനക്ക്‌ അര്‍പ്പിക്കപ്പെടുന്നു .." എന്ന ഏറ്റുപറച്ചിലുമുണ്ട്‌. 

അപ്പം ഒരുക്കുമ്പോള്‍ “വെളിവുനിറഞ്ഞോരീശോ ...”പാടു 
ന്ന അനുഷ്ഠാന്രകമം ദൈവിക വെളിപാടിനെക്കുറിച്ചും രക്ഷാകര 
പ്രവര്‍ത്തനത്തെക്കുറിച്ചുമുള്ള ക്രൈസ്തവ ജ്ഞാനത്തിന്റെ 
പ്രകാശനവും ആഘോഷവുമത്രേ. (എന്നാല്‍, ആ ജ്ഞാനം 
പകര്‍ന്നെടുക്കാതെവന്നപ്പോള്‍ തിരികത്തിക്കലും ““വെളിവു നി 
റഞ്ഞോരീശോ ... "യും തമ്മിലുള്ള ബന്ധമറ്റു. തിരി 
കത്തിക്കലിന്റെ സമയവും ക്രമവും സംബന്ധിച്ചും, ആലപി 
ക്കുന്നതിന്റെ ആവശ്യകതയും സമയവും സംബന്ധിച്ചും 
വ്യക്തതയില്ലാതായി). “ഞങ്ങളുടെ കര്‍ത്താവും രക്ഷകനു 
മായ യേശുമിശിഹായുടെയും അവന്റെ രക്ഷാക 
രവ്യാപാരമാകെയുടെയും സ്മരണ നിര്‍വഹിക്കപ്പെടുന്ന ഈ 
സമയത്ത്‌” “ausa നിറഞ്ഞോരീശോ .. " ആലപിച്ചുകൊ 
ണ്ടുള്ള തിരികത്തിക്കല്‍ ഞങ്ങളെ അവന്‍ മുഖാന്തരമുള്ള 
രക്ഷാചരിത്രത്തിന്റെ ആദിയെയും ക്രിസ്തുകേന്ദ്രീകൃതത്വവും 
അനുസ്മരിപ്പിക്കുന്നു. “ആദിയില്‍ ആകാശവും ഭൂമിയും 
സൃഷ്ടിച്ചശേഷം ദൈവം അരുള്‍ചെയ്തു: വെളിച്ചം ഉണ്ടാക 
ട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്നു ദൈവം കണ്ടു.” 


ദൈവം സ്നേഹമാകുന്നു, (തിത്വൈക മാകുന്നു, 
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും പര 
സ്പര ഉള്‍ച്ചേരലുള്ള കൂട്ടായ്മയാകുന്നു എന്ന്‌, ലോകത്തിനു 
വെളിപ്പെട്ടത്‌ യേശുക്രിസ്തു മുഖാന്തരമാണല്ലോ. യേശുവിനെ 
വെളിച്ചമായി / പ്രകാശമായി അവതരിപ്പിക്കാനും സ്വീകരി 
ക്കാനും പുതിയ നിയമ ഗ്രന്ഥകാരന്മാരും ആരംഭസഭകളും 
അതീവം തത്പരരായിരുന്നുവെന്നതിന്റെ സാക്ഷ്യങ്ങളാ 


ണല്ലോ യോഹ 1,4; 8,12-9,4190 പുതിയ നിയമത്തിലെ മറ്റനേകം 
“പ്രകാശ്‌ /“വെളിച്ച്‌ പരാമര്‍ശങ്ങളും. 


വചനമായ ഭദവത്തില്‍ സംഭവിച്ചത്‌ ജീവനായിരുന്നു. ആ 
ജിവന്‍ മനുഷ്യരുടെ വളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരു 
ളില്‍ ഗചകാശിക്കുന്നു. ഇരുളിന്‌ അതിനെകിഴടക്കാന്‍ കഴി 
ഞ്ഞില്ല. ദൈവമയച്ച മനുഷ്യ നായ യോഹന്നാന്‍ (ചകാശ 
ത്തിനു സാക്ഷ്യം നല്കാന്‍ വന്നു; അവല്‍വഴി എല്ലാവരും 
(പകാശത്തില്‍ വിശ്വന്സിക്കാന്‍ (യോഹ 14-7). 


കുര്‍ബാന മഹാദീപാവലി 


അന്ധകാരത്തിലിലുന്ന ജനം വലിയ പ്രകാശം കണ്ടു. മര 
ണത്തിന്റെ നാട്ടിലും നിഴലിലുമിരുന്നവര്‍ക്കായി പ്രകാശം ഉദയം 
ചെയ്തു (മത്താ 4,16; ഏശ 9,1-2). പ്രകാശം രക്ഷയുടെ പ്രതീ 
കമാണ്‌. 


അന്ത്യോക്യന്‍ സുറിയാനി പാരമ്പര്യപ്രകാരം മലങ്കര 
സഭയര്‍പ്പിക്കുന്ന വിശുദ്ധ കുര്‍ബാന ആദ്യന്തം ആരാധകര്‍, 
വിശേഷിച്ച്‌ കര്‍മിയായ വൈദികന്‍, “പ്രകാശത്തില്‍നിന്നുളള 
്രകാശ്‌ ത്താല്‍ പ്രകാശം കാണുകയും കൂടുതല്‍ പ്രകാശിത 
രാകുകയും ചെയ്യുന്ന മഹാസംഭവമാണ്‌. അതില്‍ ആരാധകര്‍ 
“പ്രകാശത്തില്‍നിന്നുള്ള പ്രകാശത്തില്‍ കൂടതല്‍ ആമഗ്നരാ 
കുന്നു. പ്രകാശത്തിന്റെ ഉറവയില്‍നിന്നു പാനംചെയ്യുന്നു. പ്രകാ 
ശത്താല്‍ വിശുദ്ധീകരിക്കപ്പെടുന്നു. മഹാദീപാവലിയാണ്‌. 
കുര്‍ബാനയുടെ പരസ്യാരാധന കഴിഞ്ഞ്‌ മദ്ബഹാവിരിക്കു 
ള്ളില്‍ കര്‍മിയായ പുരോഹിതന്‍ ചെയ്യുന്ന സമാപനശുശ്രൂഷ 
യില്‍ സങ്കീ 36,8-9 ഞങ്ങളുടെ ദൈവമായ മിശിഹായെ വിളിച്ച്‌ 
ഇപ്രകാരം ആലപിക്കുന്നു: അവര്‍ നിന്റെ ഭവനത്തിലെ പുഷ്ടി 
യില്‍നിന്നു തൃപ്തരാകും. നിന്റെ ഇമ്പമുള്ള അരുവിയില്‍നിന്ന്‌ 
M7 അവരെ കുടിച്ചിക്കും. എന്തെന്നാല്‍, ജിവമന്റ്‌ ഉറവ 
തിന്നോടടൊത്തുണ്ട്‌. ചചകാശം നിറഞ്ഞ യേശുവേ (QUBA 
നിറഞ്ഞോരിശോു, നിന്റെ .ചകാശത്താലാകുന്നു ഞങ്ങള്‍ 
കാശം കാണുന്നത്‌ (ബ്നുഹ്റൊക്‌ ഹോസേനാന്‍ നുഹ്റൊ 
യേശു DEA! നുഹ്റൊ) (സുറിയാനിയില്‍നിന്ന്‌ ഈ 
ഉപാസകന്റെ പരിഭാഷ; (പകാശം നിറഞ്ഞ യേശുവേ എന്ന 
ഭാഗം മലയാളം കുര്‍ബാനതക്സായില്‍ (1987, 2007) വിട്ടുകള 
ഞ്ഞിരിക്കുന്നു). ആരംഭത്തില്‍ അപ്പം ഒരുക്കു മ്പോള്‍ 
ബ്നുഹ്മറാക്‌ ഹോസേനാഥനി ... പാടിക്കൊണ്ടു കര്‍മിതന്നെ 
തിരി കത്തിച്ചിരുന്ന പതിവനുസരിച്ചു കണ്ടാല്‍, അതുതന്നെ 
കര്‍മി അവസാനത്തിലും പാടുന്നു. അതായത്‌, കുര്‍ബാനസ 
മയം മുഴുവന്‍, ബലിപീഠത്തിലായിരിക്കുന്ന സമയമത്രയും, 
കര്‍മിയായ പുരോഹിതന്‍ ബ്നുഹ്റെക്‌ ഹോസേനാ൯ 
ബ്നുഹ്റൊക്‌ ഹോസേനാ൯ നുഹ്റെ യേശു മ്ലേ 
നുഹ്റൊയുടെ ആവൃതിക്കുള്ളിലാണ്‌! യേശുവാകുന്ന 
പ്രകാശം രക്ഷയുടെ വെളിപാ ടാകുന്നു. (മത്താ 4,16; ലൂക്കാ 
2,32; യോഹ 1,4;8,11,9; അപ്പ 2,20; 13,47; 1 പത്രോ 2,9;വെളി 18,1) 
ദൈവത്തിന്റെ രക്ഷാകര്രവര്‍ത്തനങ്ങളെപ്പറ്റിയുള്ള അറിവി 
നെയും സൂചിപ്പിക്കുന്നു പ്രകാശം (അപ്പ 9,3; 22,6.9എഫേ 5,13; 
2 തീമോ 110). നമ്മുടെ കര്‍ത്താവായ യേശുക്രിസ്തു വിന്റെ 
ദൈവം, മഹത്ത്വത്തിന്റെ al, ജ്ഞാനത്തിന്റെയും തന്നെ 
ക്കുറിച്ചുള്ള അറിവിന്റെ വെളിപാടിന്റ്യും ആത്മാവിനെ 
നമുക്കു നല്കിയിതിക്കുന്നു. അവിടുത്തെ വിളിയുടെ പ്രത്യാ 
ശയെന്തെന്ന്‌, വിശുദ്ധരിലുള്ള അവിടുത്തെ മഹത്ത്വചുര്‍ണ 


a 
ജൂലെ 2018 ~~ / AOS 


മായ അവകാശത്തിന്റെ സമ്ധന്നതയെമന്തന്ന്‌ നാം കാണാന്‍ 
നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകള്‍ (പകാശിതമാക്ക? (എഫേ 
1,17-18 പി.ഒ.സി. പുതിയനിയമം പരിഷ്കരിച്ച പതിപ്പ്‌). പ്രകാശം 
നിറഞ്ഞ യേശുവേ, നിന്റെ പ്രകാശത്താല്‍ ഞങ്ങള്‍ രക്ഷ 
അനുഭവിക്കുന്നു, അറിയുന്നു. വിശുദ്ധ കുര്‍ ബാന പ്രകാശ 
ത്തിന്റെ ഉത്സവമാണ്‌. 


യേശു സുസ്ഥിരവും അണായത്തതുമായ പ്രകാശം 


യേശുമിശിഹാ ഉന്നതത്തില്‍നിന്നുള്ള പ്രകാശമാകുന്നു 
എന്നത്‌ പ്രാരംഭസഭയുടെ പ്രകാശപൂര്‍ണമായൊരു ക്രിസ്തു 
ദര്‍ശനമാണ്‌. അത്‌ പുതിയ നിയമ ഗ്രന്ഥകർത്താക്കൾ സാക്ഷ്യ 
പ്പെടുത്തിത്തന്നിട്ടുണ്ട്‌. പൂര്‍വകാലങ്ങളില്‍ ്രവാചകന്മാര്‍വഴി 
വിവിധഘട്ടങ്ങളില്യം വിവിധ രീതികളിലും ദൈവം ഫിതാക്ക 
ദ്മാരോടു സംസാരിച്ച. ഈ അവസാനനാളുകളില്‍ a Loda 
അവിടന്നു നമ്മോടു സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടന്ന്‌ 
സകലത്തിന്റെയും അവകാശിയായ? അവരോധിക്കുകയും 
അവല്‍ മുഖേന പഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു. അവന്‍ 
അവിടത്തെ മഹത്ത്വത്തിന്റെ CORPO സത്തയുടെ മുദ്രയു 
മാണ്‌. DOR ശക്തിയുടെ വചനത്താല്‍ അവല്‍ എല്ലാറ്റിനെയും 
താങ്ങിനിറുത്തുന്നു. പാചങ്ങളില്‍നിന്നു നമ്മെ ശുദ്ധീകരിച്ച 
ശേഷം ഉന്നതങ്ങളില്‍ മഹത്ത്വത്തിന്റെ വലത്തുഭാഗത്ത്‌ അവന്‍ 
ഉപവിഷ്ടനായി. അവന്‍ അവകാശമമാക്കിയ നാമം ദുതന്മാരു 
ടേതിനെക്കാള്‍ ദ്േശഷ്ഠമായിതിക്കുന്നതുപോലെ, അവനും അവ 
രെക്കാള്‍ മഹനാിയനാണ്‌ (എബ്രാ 1,1-4). 


യേശു ആധികാരികമായി പ്രഖ്യാപിച്ചു: ഞാന്‍ ലോക 
ത്തിന്റ (പകാശമാകുത്തു. എന്നെ അനുഗമിക്കുന്നവ൯ ഒരി 
ക്കലും അന്ധകാരത്തില്‍ നടക്കുകയില്ല. അവനു ജീവന്റെ 
(പകാശമുണ്ടായിരിക്കും. (യോഹ 8,12; 9,5). ഞാന്‍ ലോക 
ത്തിന്റെ പ്രകാശമാകുന്നു. ഈ പ്രഖ്യാപനത്തിന്റെ അര്‍ഥം 
ഇതാണ്‌: യേശു ദൈവിക വെളിപാടിന്റെ പൂര്‍ണതയാണ്‌; 
ദൈവംതന്നാണ്‌; കര്‍ത്താവാണ്‌; രക്ഷകനാണ്‌; രക്ഷയുടെ 
അറിവു നല്‍കുന്നവനാണ്‌; പ്രകാശത്തിന്റെ പ്രകാശമാണ്‌; 
നിത്യനാണ്‌. അഖിലാണ്ഡത്തിന്റെ അര്‍ഥത്തെക്കുറിച്ചുള്ള 
ധാരണ വെളിപ്പെടുത്തുന്നു; അനവരതം പ്രകാശിക്കുകയും 
്രകാശിപ്പിക്കുകയും ചെയ്യുന്ന നിത്യതേജസ്സാകുന്നു. അവന്റെ 
തേജസ്സാലാകുന്നു നാം പ്രകാശം കാണുന്നത്‌. അവന്റെ ജീവി 
തവും വാക്കുകളും അവന്‍ പ്രവര്‍ത്തിക്കുന്ന അടയാളങ്ങളും 
അദ്ഭുതങ്ങളും പ്രകാശത്തിന്റെ ധര്‍മകര്‍മങ്ങളെ വെളിപ്പെടു 
ത്തുന്നു. അവന്‍ അനിശ്ചിതത്വത്തിന്റെ അന്തം കുറിക്കുന്ന 
പ്രത്യാശയാകുന്നു. 


ജീവന്റെ വെളിച്ചം 


എന്നെ അനുഗ്മിക്കുന്നവന്‍ ഒരിക്കലും അന്ധകാരത്തില്‍ MS 
ക്കു ക യില്ല. (യോഹ8,14). ആദിയില്‍ ദൈവത്തോടു 
കൂടെയായിരുന്ന വചനത്തില്‍, ദൈവമായിരുന്ന വചനത്തില്‍, 
ആരിലൂടെയാണോ സമസ്തവും സംഭവിച്ചത്‌ ആ വചനത്തില്‍ 
സംഭവിച്ചത്‌ ജീവനായിരുന്നു. ആ ജീവന്‍ മനുഷ്യരുടെ 
വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളില്‍ പ്രകാശിക്കുന്നു; 
അതിനെ കീഴടക്കാന്‍ ഇരുളിനു കഴിഞ്ഞില്ല (യോഹ 11-4). 
വെളിപാടിന്റെ പൂര്‍ണതയും സത്യദൈവവും കര്‍ത്താവും ഏക 
രക്ഷകനും നിത്യനും ദിവൃഗുരുവുമായ യേശു സകലരെയും 
ക്ഷണിക്കുന്നു: എന്നെ അനുഗമിക്കുക. അവന്‍ ഉറപ്പു 


5030021 2018 


നല്‍കുന്നു: എന്നെ അന്ദുഗമിക്കുന്നവ൯ ഒരിക്കലും അന്ഥകാ 
COMIC നടക്കുകയില്ല. അവനു പ്രകാശം നല്കപ്പെടാതിരി 
ക്കില്ല (യോഹ 1,4-5;12,35;എഫേ 5,14). 


അവനു ജിവമന്റ്‌ പകാശമുണ്ടായിരിക്കും. 22101909 പകാ 
ശം എന്ന രൂപകത്തിന്‌ രണ്ട്‌ അര്‍ഥമുണ്ട്‌. ജീവനായിരിക്കുന്ന 
പ്രകാശം എന്നും, ജീവന്‍ നല്‍കുന്ന പ്രകാശം എന്നും. പ്രകാശം 
ജീവന്റെ ഉറവയാണ്‌ (സങ്കീ 56,13;ജോബ്‌ 33,30). വിശുദ്ധ ആഗ 
സ്തീനോസ്‌ വ്യാഖ്യാനിക്കുന്നു: “ദൈവത്തിന്റെ കാര്യത്തില്‍ 
പ്രകാശവും ഉറവയും ഒന്നുതന്നാണ്‌. നീ കാണുന്നതിനായി 
നിനക്കുവേണ്ടി അവിടുന്നു പ്രകാശിക്കുന്നു. നിനക്കു കുടിക്കു 
ന്നതിനുവേണ്ടി അവിടുന്നുതന്നെ ജലപ്രവാഹമാകുകയും 
ചെയ്യുന്നു” (ജോസഫ്‌ കല്ലറങ്ങാട്ട്‌ - എബി പുതുക്കുളങ്ങര - 
എഡിറ്റേഴ്‌സ്‌, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ആഗസ്ത? 
ഭനോസ്ത്രിന്റെ ഭാഷ്യം (വിവര്‍ത്തനം), കോട്ടയം, 2000, 557). 
ദൈവം ജീവനും പ്രകാശവും ഉറവയുമാണ്‌. ദൈവത്തെ സംബ 
ന്ധിച്ച്‌ ഇവ മൂന്നും ഒന്നാണ്‌. യേശു ജീവന്റെ ഉറവിടത്തില്‍നിന്നു 
പുറപ്പെടുന്ന ജീവനും (ജീവനായ) പ്രകാശവും, ജീവനേകുന്ന 
പ്രകാശവുമാകുന്നു. അവനെ അനുഗമിക്കുന്ന മനുഷ്യര്‍ / 
ശിഷ്യര്‍ പ്രകാശിതരാകുന്നു; ലോകത്തിമന്റ്‌ (പകാശമാകുന്നു. 
... ഭവനത്തിലുള്ള എല്ലാവര്‍ക്കും (ചകാശം നല്കുന്നു... (മത്താ 
5,14-16). യേശുവിനെ അനുഗമിക്കുന്ന മനുഷ്യന്‍ ഈ പ്രകാശി 
താവസ്ഥയില്‍ ജീവദായകാവസ്ഥയിലാകുന്നു. ജീവന്റെ 
പ്രകാശം മനുഷ്യര്‍ക്ക്‌ മര്‍ത്യതയില്‍നിന്നു മോചനമേകുന്ന 
ആത്മജ്ഞാനം നല്കുന്നു. അങ്ങനെ ജീവന്‍ പ്രാപിക്കുന്നു. 
അയാള്‍ക്കു 22101609 പ്രകാശം ഉണ്ടായിരിക്കും. അത്‌ മനുഷ്യ 
രുടെ മുമ്പില്‍ പ്രകാശിക്കട്ടെ (മത്താ 5,16). 


ദൈവത്തിന്റെ ആര്‍ദ്രകരുണയുടെ പ്രകാശം 


അന്ത്യോക്യക്കാരനായ വിശുദ്ധ ലൂക്കാ ലോകത്തിലേക്കുള്ള 
യേശുവിന്റെ വരവിനെ നമ്മുടെ ദൈവമായ കര്ത്താവിന്റെ eds 
മായ കരുണയാല്‍ ഉന്തതത്ത?ത്നന്നുക്ള ഉദയസുതര്യന്റെ 
സന്ദര്‍ശനം എന്നു സഖറിയായുടെ വാക്കുകളില്‍ പകര്‍ന്നുതരു 
ന്നു (ലൂക്കാ 1,8). ഈ സന്ദര്‍ശനമാകട്ടെ, ഇരുളിലും മരണ 
തതിന്ററ്‌ നിഴലില്യം ഇരിക്കുന്നവര്‍ക്കു പ്രകാശം വശാനും സമാ 
ഗാനത്തിന്റെ മാര്‍ഗത്തിലേക്ക്‌ നമ്മുടെ പാദങ്ങളെ നേര്‍നയിക്കാ 
നുമദ്ത (ലൂക്കാ 179 ). “വെളിവുനിറഞ്ഞോരീശോ...”യും 
വിശുദ്ധ കുര്‍ബാനയിലെ സമാധാനംപകരലും തമ്മിലും ബന്ധ 
മുണ്ട്‌. ഇജ്രസ്ധായേഥിന്റെ മമദവമായ കര്‍ത്താവ്‌ ea ദാസനായ 
ദാവിദിന്റെ കുടുംബ്ചത്തില്‍്‌ ഉയര്‍ത്തിയ രക്ഷയുടെ കൊമ്പ്‌ 
(ലൂക്കാ 1 68-69 ) ഉന്നതത്തില്‍ നിന്നുള്ള ഉദയസുര്യനാണ്‌; 
യാക്കോബില്‍നിന്നുദിക്കുന്ന നക്ഷത്രമാണ്‌ (സംഖ്യ 27,17; ഏശ 
11,1-10). ഉന്നതത്തില്‍നിന്നുള്ള ഉദയസുര്യ൯ “പ്രകാശത്തില്‍നി 
ന്നുള്ള പ്രകാശമാണ്‌ - “സത്യദൈവത്തില്‍നിന്നുള്ള സത്യ 
ദൈവം.” ഉദയസൂര്യന്‍ യേശുവിന്റെ ജനനത്തിന്റെയും ഉയിര്‍പ്പി 
ന്റെയും ഉയിര്‍ത്തെഴുന്നേറ്റ യേശുവിന്റെയും പ്രതീകമാണ്‌. 


ദാവീദുപുത്രന്റെ രക്ഷാകരശക്തിയില്‍ പ്രകാശിക്കുന്നത്‌ 
ദൈവത്തിന്റെ ശക്തിയാണ്‌. യേശുവില്‍ ദൈവത്തിന്റെ തിരു 
മുഖം പ്രകാശിക്കുന്നു; ദൈവം പ്രകാശിക്കുന്നു. ഇത്‌ ലൂക്കാ 
യുടെ ദൈവവിചാരത്തിന്റെയും ക്രിസ്തുവിചാരത്തിന്റെയും 
അന്തര്‍ധാരയാണ്‌. യേശുവിന്റെ ജനനവും രൂപാന്തരീകരണവും 
ഉയിര്‍പ്പും പ്രകാശത്തിന്റെ ഉത്സവങ്ങളാണ്‌. അവന്റെ പ്രവൃത്തി 


കളും ദൈവത്തെ പ്രകാശിപ്പിക്കുന്നു. യേശുവില്‍ പാപമോചനം 
വഴിയുള്ള രക്ഷ എന്ന ഇതിവൃത്തം അനാവരണം ചെയ്യാന്‍ 
ലൂക്കാ പ്രകാശം എന്ന പ്രതീകം ഏറെ പ്രയോജനപ്പെടുത്തി 
യിട്ടുണ്ട്‌. യേശു വിജാതീയര്‍ക്കു പ്രകാശമാണ്‌ (ലൂക്കാ 2,32; 
അപ്പ 13,47; 26,17-20). ക്രിസ്തുശിഷ്യര്‍ പ്രകാശത്തെ സ്വീകരി 
ച്ചവരാണ്‌. അന്ത്യോക്യയില്‍ എഴുതപ്പെട്ടതെന്ന്‌ ഏറെ ശക്ത 
മായി കരുതപ്പെടുന്ന മത്തായിയുടെ സുവിശേഷവും യേശു 
വിനെ പ്രകാശമായി സാക്ഷ്യപ്പെടുത്തുന്നു (3,16). അവന്‍ 
പ്രകാശം (കാഴ്ച) നല്‍കുന്നവനാണ്‌. രക്ഷ നല്‍കുന്നവനാണ്‌ 
(ലൂക്കാ 18,42). “ausa നിറഞ്ഞോരീശോ, നിന്‍ വെളിവാല്‍ 
കാണുന്നു” എന്നു പാടുന്നത്‌ രക്ഷയായ യേശുവില്‍നിന്ന്‌ 
ഞങ്ങള്‍ക്കു രക്ഷ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വിശ്വാസ്രപഖ്യാ 
പനമാണ്‌. കാഴ്ചയില്ലാതെ വഴിയിലിരുന്നു കാഴ്ച ഭിക്ഷ യാചി 
ച്ചുകൊണ്ടിരുന്ന ഈ അന്ധര്‍ക്ക്‌ ഇതാ കാഴ്ച ലഭിച്ചിരിക്കുന്നു 
- രക്ഷ ലഭിച്ചിരിക്കുന്നു. യേശു ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. 
““വെളിവു നിറഞ്ഞോരീശോ, നിന്‍ വെളിവാല്‍ കാണുന്നു.” 


ആദിമ അന്ത്യോക്ൃയന്‍സഭയുടെ ഈ പ്രകാശദര്‍ശനപാര 
മ്പര്യം സുറിയാനിപിതാക്കന്മാരുടെ രചനകളിലും സാധാരണ 
(ശ്ഹ?മെൊ) നമസ്കാരത്തിലുമൊക്കെ കൈമാറി ലഭിച്ചിട്ടുണ്ട്‌. 
പരിശുദ്ധ റൂഹായുടെ വീണയെന്നറിയപ്പെടുന്ന മാര്‍ അപ്രേം 
പാടുന്നു: 


പ്രകാശത്തിന്നുറവിടത്തോടടുത്തിരിക്കില്‍ 
തെളിയുന്നു കണ്ണ്‌ 

തിളങ്ങുന്നതു വേണ്ട്രതയേകും പ്രകാശത്താല്‍ 
ജ്വലിക്കുന്നതതിന്‍ ശോഭയാല്‍ 
മഹിമയാര്‍ന്നതാകുന്നതതിന്‍ പ്രഭയാല്‍ 
അതിന്‍ സന്ദര്യത്താലലംകൃതയായതിനാല്‍. 


സൃഷ്ടിയെയെല്ലാം ദ്യോതിപ്പിക്കും 

താതന്‍ തന്റെ രശ്മിയതത്രെ നീ 

ഹാലേലുയ്യാ 

സ്തുത്യന്‍ നിന്‍ പ്രഭ ഞങ്ങള്‍ രക്ഷ- 

യ്ക്കങ്ങെയയച്ച താതനുമാരാധ്യന്‍. ( അപ്രേം സഭാഗ? 
തങ്ങള്‍, 36,2 ഈയുള്ളവന്റെ വിവര്‍ത്തനം:ശ്‌ ഹീമൊ നമ 
സ്കാരം, വ്യാഴം ശുബഹോ. രാത്രി ഒന്നാം കമാ, കോലൊ). 
തിങ്കള്‍ സൂത്താറായില്‍ സെറുഗിലെ മാര്‍ യാക്കോബിന്റെ ബോവൂ 
സായില്‍ പാടുന്നു: *.. നാഥാ, നീയെന്‍ സൂര്യന്‍, നടന്നിടുവേന്‍ 
നിന്നില്‍.” 


യോഹന്നാന്റെ പാരമ്പര്യത്തില്‍പ്പെട്ട പുതിയ നിയമ ഗ്രന്ഥ 
ങ്ങളിലെ പ്രകാശാവതരണങ്ങള്‍ സുവിദിതങ്ങളാണല്ലോ. ആദി 
സഭാപാരമ്പര്യത്തില്‍നിന്നു കൈമാറിക്കിട്ടിയ ഈ ക്രിസ്തു 
വിശ്വാസവെളിച്ചം സുറിയാനി സഭാപാരമ്പര്യം ആകര്‍ഷകമായി 
വികസിപ്പിക്കുകയും ഏറ്റുപാടുകയും ചെയ്തിട്ടുണ്ട്‌. ആദിമു 
തലുള്ള ഈ സത്യവിശ്വാസപാരമ്പര്യമാണ്‌ ദൈവപുത്രനായ 
യേശുവിനെ “പ്രകാശത്തില്‍നിന്നുള്ള പ്രകാശ്‌ മെന്ന്‌ സഭയുടെ 
ഒദ്യോഗിക വിശ്വാസ്രപ്മാണത്തില്‍ ഏറ്റുപറയാന്‍ പരിശുദ്ധ 
സൂനഹദോസുകളെ പ്രാപ്തമാക്കിയത്‌. 


പൌരസ്ത്യ “ആരാധാനാനുഭവത്തില്‍ കര്‍ത്താവായ 
ക്രിസ്തു, തിരുഗ്രന്ഥത്തിലെപ്പോലെതന്നെ, വഴിയെ പ്രകാശി 
പ്പിക്കുകയും പ്രപഞ്ചത്തിന്റെ സുതാര്യത വെളിപ്പെടുത്തുകയും 


yoo 


ചെയ്യുന്ന പ്രകാശമാണ്‌ (Pope John Paul II, Orientale Lumen 


(കിഴക്കിമന്റ്‌ വെളിച്ചം), വത്തിക്കാന്‍, മെയ്‌ 2 1995, നമ്പര്‍ 12; 
ഗ്ലേഖകന്റെന്റെ പരിഭാഷ). 


ദുഷ്ടതയുടെ കെട്ടുകള്‍ പൊട്ടിക്കുന്ന പ്രകാശം 


വീണ്ടും, ഏശയ്യാ്രവാചകന്റെ വാക്കുകളുടെ ഒരു പരാ 
വര്‍ത്തനത്തിലൂടെ പ്രകാശമായ യേശുവിനെ നമുക്ക്‌ ഇങ്ങനെ 
കാണാം: യേശു പ്രകാശമാകുന്നു; അവന്റെ കാശം laIe 
തംപോെ പൊട്ടിവിരിഞ്ഞു. എന്തെന്നാല്‍, അവല്‍ ദുഷ്ടത 
യുടെ കെട്ടുകള്‍ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകള്‍ 
അഴിക്കുകയും മര്‍ദിതര സ്വതന്ത്രാക്കുകയും എല്ലാ Nj 
ങ്ങളും ഒടിക്കുകയും ചെയ്തു. അങ്ങനെ അവല്‍ പിതാവ്‌ ആഗ 
ഹിക്കുന്ന ഉപവാസം അനുഷ്ടിച്ചു. അവനീ വിശക്കുന്നവന്ുമായ? 
ഭക്ഷണം പങ്കുവച്ചു. ഭവനരഹിതനെ ഭവനത്തില്‍ സ്വീക 
രിക്കുകയും നഗ്നനെ മഹത്ത്വത്തിന്റെ ഉടയാട ഉടുച്ചിക്കുകയും 
ചെയ്തു. അവന്റ്‌ നീതി അവന്റെ മുമ്പിലും കര്‍ത്താവിന്റെ 
മഹത്ത്വം അവന്റെ ചിന്ചിലും അവനെ സംരക്ഷിച്ചു. അവല്‍ 
പ്രാര്‍ഥിച്ചപ്ചോള്‍ പിതാവ്‌ തന്റെ ഹിതമനുസരിച്ച്‌ ഉത്തരമരുളി. 
. വിശക്കുന്നവര്‍ക്ക്‌ ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും 
പീഡിതര്‍ക്ക്‌ സംതൃപ്തി നല്കുകയും ചെയ്തതിനാല്‍ 
GOUNG പ്രകാശം അന്ധകാരത്തില്‍ ഉദിച്ചു. അവന്റെ ഇരുണ്ട 
വേളകള്‍ മധ്യാഹ്നംപോലയായി (ഏശ 58,6-10) 


“വെളിവു നിറഞ്ഞോരീശോ,” നിന്റെ വെളിച്ചത്താല്‍ 
കാണുന്ന ഞങ്ങളുടെ വെളിച്ചം ്രഭാതംപോലെ പൊട്ടിവിരി 
യാന്‍ ഞങ്ങള്‍ ദുഷ്ടതയുടെ കെട്ടുകള്‍ പൊട്ടിക്കുകയും തുക 
ത്തിന്റെ കയറുകള്‍ അഴിക്കുകയും മര്‍ദിതമര സ്വതന്ത്രാക്കു 
കയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യണം, അല്ലേ?. 
അങ്ങനെ ഞങ്ങള്‍ പിതാവ്‌ ആഗഗഹിക്കുന്ന ഉപവാസം അനു 
ഷ്ഠിക്കണം. ഞങ്ങള്‍ വിശക്കു നാവനുമായ? ഭക്ഷണം 
ചങ്കു വയ്ക്കണം; ഭവനരഹിതനെ ഭവനത്തില്‍ സ്വീക 
രിക്കുകയും നഗ്നനെ ഉടുച്ഛിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ 
നീതി ഞങ്ങളുടെ മുമ്പിലും കര്‍ത്താവിന്റെ മഹത്ത്വം ഞങ്ങ 
ളുടെ o/lnílepo ഞങ്ങളെ സംരക്ഷിക്കും. ഞങ്ങള്‍ പ്രാര്‍ഥി 
ക്കുമ്പോള്‍ പിതാവ്‌ തന്റെ ഹിതമനുസരിച്ച്‌ ഉത്തരമരുളും. ... 
വിശക്കുന്നവര്‍ക്ക്‌ ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡി 
തര്‍ക്ക്‌ സംതൃപ്തി നല്കുകയും ചെയ്താല്‍ ഞങ്ങളുടെ 
പ്രകാശം അന്ധകാരത്തില്‍ ഉദിക്കും. ഞങ്ങളുടെ ഇരുണ്ട വേള 
കള്‍ മധ്യാഹ്നംപോലെയാകും. 


ആത്മീയഭക്ഷണം പാകപ്പെടുത്തുന്ന പ്രകാശം 


പ്രകാശപൂരിതനായ യേശുവേ, എന്റെ ആത്മാവിന്റെ അന്ന 
ന്നയപ്പം ഒരുക്കപ്പെടുന്ന ഈ കുര്‍ബാനയുടെ ആരംഭത്തില്‍ 
““വെളിവു നിറഞ്ഞോരീശോ, നിന്‍ വെളിവാല്‍ കാണുന്നു” 
എന്നു നിന്നെ ഏറ്റുപറഞ്ഞു സ്തുതിക്കുമ്പോള്‍ ഭക്ഷണം 
പാകപ്പെടുത്തലും പ്രകാശവുമായുള്ള ബന്ധത്തെപ്പറ്റി കമാ 
രത്തില്‍ പഠിച്ചത്‌ ഇവരോര്‍ക്കുന്നു. സസ്യങ്ങള്‍ക്കു ഭക്ഷണം 
പാകപ്പെടുത്താന്‍ പ്രകാശം ആവശ്യമുണ്ട്‌. സൂര്യന്റെ പ്രകാ 
ശത്തിന്റെ സഹായം ആവശ്യമുണ്ട്‌. ഞങ്ങളുടെ ആത്മീയഭ 
ക്ഷണം പാകപ്പെടുത്താന്‍, പരിശുദ്ധനായ അപ്രേം എഴുതി 
ക്കാണിച്ചിട്ടുള്ളതുപോലെ, നീ പിതാവായ സുര്യന്റെ പ്രകാ 
ശമായും പരിശുദ്ധാത്മാവ്‌ സൂര്യന്റെ ചൂട്‌ ആയും ഈ സമയം 
്രവര്‍ത്തിക്കുന്നതിനു നന്ദിയും സ്തോത്രവും. 


8036081 2018... 


““വെളിവു നിറഞ്ഞോരീശോ, നിന്‍ വെളിവാല്‍ കാണുന്നു.” 
്രകാശപൂരിതനായ യേശുവേ, “ അന്ധകാരത്തില്‍നിന്നു 
പ്രകാശത്തിലേക്ക്‌ എന്നെ നയിച്ചാലും” എന്നു പ്രാര്‍ഥിച്ചുകൊ 
ണ്ടിരുന്ന ഇന്ത്യാക്കാരായ എന്റെ പൂര്‍വികരുടെ പ്രാർഥനയ്ക്കു 
സകലരുടെയും സ്നേഹപിതാവു നലകിയ മറുപടിയാകുന്നു 
നീ. പ്രകാശത്തിനു വേണ്ടി വിശന്നലഞ്ഞ്‌ കേവലമൊരു 
സൃഷ്ടിയായ സൂര്യനെ ദേവനായി പൂജിച്ചുപോന്ന വിഗ്രഹാ 
ധകരുടെയും വിശപ്പിന്‌ അറുതിയേകി സംതൃപ്തി നല്കിയ 
ജീവ്പ്രദമായ പ്രകാശമാണു നീ (പരിശുദ്ധ ബനഡിക്ട്‌ പതി 
നാറാമന്‍ പാപ്പാ, വിശ്വാസത്തിമന്റ്‌ വാതില്‍, നമ്പര്‍ 1നോടു 
കടപ്പാട്‌). അന്ധകാരത്തിത്നിന്നു (കാശം ഉദിക്കട്ടെ എന്നു 
പറഞ്ഞ ദൈവംതന്നാണ്‌ നിന്റെ മുഖത്തെ CORONI 
യുള്ള പ്രകാശം ഞങ്ങള്‍ക്കു തന്നത്‌ (2 കോറി 4,6). 


99 66 


“ausan നിറഞ്ഞോരീശോ;,” “മിശിഹാ കര്‍ത്താവേ, നീ 
പിതാവിനാല്‍ ലോകത്തിലേക്ക്‌ അയയ്ക്കപ്പെട്ട സാക്ഷാല്‍ 
പ്രകാശമാകുന്നു ... ആദികാലംമുതല്‍ നീതിമാന്മാരിലും പുണ്യ 
വാന്മാരിലും നീ വെളിപ്പെട്ടു” (വലിയ നോമ്പിലെ (്രാര്‍ഥന 
(Do, വെള്ളി സന്ധ്യാപ്രാര്‍ഥന, സെദറാ). നീ കര്‍ത്താവായ 
ദൈവം ഞങ്ങള്‍ക്കു നല്കിയ പ്രകാശമാകുന്നു (സങ്കീ 118,27). 
നീയാണ്‌ മലാഖിപ്രവാചകന്‍ പ്രവചിച്ച നീതിസൂര്യന്‍ (മലാ 
14,2). 


വിശുദ്ധീകരണത്തിനുള്ള വിളിപ്പാട്‌ 


““വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ ... സംഗതി 
വരണേ ഞങ്ങള്‍ക്ക്‌.” ഇത്രയും ഭാഗത്തിന്റെ സുറിയാനിപാഠ 
o അര്‍ഥമാക്കുന്നത്‌ ഇപ്രകാരമാണല്ലോ: പ്രകാശപൂരിതനായ 
യേശുവേ, നിന്റെ പ്രകാശത്താല്‍ ഞങ്ങള്‍ പ്രകാശം 
കാണുന്നു. സകല സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന സത്യ 
പ്രകാശം നീയാകുന്നു. പിതാവിന്റെ കിരണമേ, നിന്റെ ശോഭ 
യുള്ള പ്രകാശത്താല്‍ ഞങ്ങളെ പ്രകാശിപ്പിച്ചാലും. പ്രകാശ 
ത്തിന്റെ മേല്‍ത്തട്ടില്‍ വസിക്കുന്ന പുണ്യമുള്ള പരിശുദ്ധാ, 
ഞങ്ങളില്‍ നിന്നു ദുഷ്ടപീഡകളും വെറുക്കേണ്ട വിചാരങ്ങളും 
തടഞ്ഞാലും! നീതിയുടെ പ്രവൃത്തികള്‍ ചെയ്വാന്‍ 
ഞങ്ങള്‍ക്കു മനശ്ശുദ്ധി നല്കിയാലും! ഇത്‌ പൂര്‍ണ്രപകാശമായ 
മിശിഹായാല്‍ വിശുദ്ധീകരിക്കപ്പെടാനുള്ള പ്രാര്‍ഥനയാണ്‌. 


ഞങ്ങള്‍ ജീവനുള്ളവരായിരിക്കുന്നു! 


““വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ കാണുന്നു” 
ഇത്‌ “കര്‍ത്താവിന്റെ ദാസനായ ദാവീദിന്റെ” എന്ന തലക്കെട്ടലങ്ക 
രിക്കുന്ന 36-00 സങ്കീര്‍ത്തനത്തിന്റെ 9-90 പാദത്തിന്റെ രണ്ടാം 
പകുതിയുടെ ക്രിസ്ത്വാത്മക പരാവര്‍ത്തനമാണല്ല്ലോ. “അങ്ങ 
യുടെ (ദൈവത്താമ്റെ) (പകാശത്തില്‍്‌ ഞങ്ങള്‍ (പകാശം 
കാണുന്നു " എന്നു സങ്കീര്‍ത്തകന്‍ പാടി. അത്‌ ക്രിസ്തുവില്‍ 
പൂര്‍ത്തിയായെന്നും, വിശുദ്ധ കുര്‍ബാനയിലും ഞങ്ങളതു 
കാണുന്നു, അനുഭവിക്കുന്നുഎന്നും സഭ മനസ്സിലാക്കുകയും 
തന്റെ ഹൃദയരാഗമാക്കുകയും ചെയ്തു. വിശുദ്ധ കുര്‍ബാന 
യുടെ അവസാനം പൂജാപാത്രങ്ങള്‍ കഴുകുമ്പോഴും സങ്കീര്‍ത്ത 
നം 36 പ്ശീത്തായുടെ ചില പാദങ്ങള്‍ ആലപിക്കുന്ന കൂട്ടത്തില്‍ 
9-00 പാദവുമുണ്ടല്ലോ: “...ജ?വന്റെ ഉറവ നിന്റെ പക്കലുണ്ട്‌; 
നിന്റെ തേജസ്താലാകുന്നു ഞങ്ങള്‍ /പകാശം ദര്‍ശിക്കുന്നത്‌.” 
വിശുദ്ധ കുര്‍ബാനയുടെ പരസ്യാരംഭത്തിനു മുമ്പും പരസ്യാ 
രാധനയ്ക്കു ശേഷവും 9-90 പാദം പാടാന്‍ സഭ ക്രമീകരിച്ചി 


5030021 2018 


രിക്കുന്നു! ഞങ്ങള്‍ പ്രകാശം കാണുന്നു എന്നത്‌ ഞങ്ങള്‍ 
ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്‌ (ജോബ്‌ 3,20; 
സങ്കീ 49,19). പ്രകാശത്തില്‍നിന്നുള്ള പ്രകാശമായ യേശുവി 
നാല്‍ ഞങ്ങള്‍ ജീവിക്കുന്നു. വിശുദ്ധ കുര്‍ബാന ആദ്യന്തം 
ആരാധകര്‍, വിശേഷിച്ചു പുരോഹിതന്‍, “പ്രകാശത്തില്‍നി 
ന്നുള്ള ്രകാശ”ത്താല്‍ പ്രകാശം കാണുന്ന മഹാസംഭവമാ 
ണ്‌. അതിന്റെ സൂചനയായി പ്രകാശത്താല്‍ ദേവാലയം, 
പ്രത്യേകിച്ചു മദ്ബഹാ, ബാഹ്യമായും പ്രകാശത്താല്‍ അലം 
കൃതമാകുന്നു! 


പ്രകാശത്തിന്റെ പിതാവിനെ കാണുന്നു 


പകാശപുരിതന്നായ യേശുവേ, നിന്റെ (്രക്ാാശത്താതി 
ഞങ്ങള്‍ പ്രകാശം DIMM). ഞങ്ങള്‍ ദൈവത്തെ കാണു 
ന്നു. യേശുവേ, നീ പ്രകാശത്തിന്റെ നിറവാകുന്നു. ദൈവ 
ത്തിന്റെ പ്രകാശം പൂര്‍ണമായി - അതു മുഴുവനും - നിന്നില്‍ 
കേന്ദ്രീകരിച്ചിരിക്കുന്നു. ചരിത്രത്തിന്റെ ആദിയും അന്തവും 
വെളിപ്പെടുത്തുന്ന നിന്റെ പ്രകാശമാനമായ ജീവിതത്തില്‍ ദൈവ 
ത്തിന്റെ പ്രകാശം മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നു. നീ ലോക 
ത്തിന്റെ ഏക രക്ഷകനാകുന്നു ((ഫാന്‍സിസ്‌ പാപ്പാ, വിശ്വാ 
momladg പ്രകാശം, നമ്പര്‍ 35). ചകാശപുരിതനായ യേശു 
വേ, നീ “ദൈവത്തിന്റെ രക്ഷ്‌'യാകുന്നു - ദൈവത്തില്‍നി 
ന്നുള്ള രക്ഷയാകുന്നു. (ഏശ 40,3; ലൂക്കാ 3,6); നീ “പ്രകാശ 
ത്തില്‍നിന്നുള്ള പ്രകാശ” മാകുന്നു. ഇതു സൂചിപ്പിക്കാനാ 
ണല്ലോ നമസ്കാരസമയം സ്ലീബായുടെ മുമ്പില്‍ പ്രകാശി 
ക്കുന്ന തിരിയില്‍നിന്നുള്ള പ്രകാശം ഇടതുവശത്തെ തിരിയിലേക്കു 
പ്രകാശം പകരുന്ന പാരമ്പര്യം മലങ്കരസഭയ്ക്കു പകര്‍ന്നു 
നല്കപ്പിട്ടുള്ളത്‌. പ്രകാശപൂരിതനായ യേശുവേ, നീ ഏതു 
പ്രകാശത്തില്‍നിന്നുള്ളവനാണോ ആ പ്രകാശത്തെ നിന്റെ 
പ്രകാശത്താല്‍ ഞങ്ങള്‍ കാണുന്നു. ദൈവ (ചകാശമാകുന്നു 
(സങ്കീ 27,1). ദൈവം (ചകാശമാണ്‌. അവനില്‍ തല്ലും അന്ധ 
കാരമില്ല (1 യോഹ 1,5). ദൈവം പ്രകാശത്തില്‍ വസിക്കുന്നു 
(പുറ 13,21സങ്കീ 104,2; ദാനി 2,22; 1 തീമോ 6,16). അവിടന്ന്‌ 
പ്രകാശത്തിന്റെ പിതാവാണ്‌ (യാക്കോ 1,7); ര്പകാശത്തിന്റെ 
സ്രഷ്ടാവാണ്‌ (ഉത്പ 11,1-5); പ്രകാശത്തിന്റെ ഉറവിടവുമാണ്‌ 
(യോഹ 4,241 യോഹ 4,16). പ്രകാശമായ പിതാവിന്റെ പ്രകാ 
ശമാണു പുത്രന്‍. ദൈവപുത്രനായ പ്രകാശം പ്രകാശമായ 
ദൈവത്തെ സൃഷ്ടികള്‍ക്കു പ്രകാശിപ്പിക്കുന്നു. നിന്ന കാണു 
MAIB പിതാവിനെയും കാണുന്നു.( യോഹ) ദൈവത്തെ ആരും 
ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവം 
തന്നായ ഏകജാതനായ നിയാണ്‌ അവിടത്തെ ഞങ്ങള്‍ക്കു 
വെളിച്ചെടുത്തിയത്‌ (1 യോഹ 1,18). നസറായനായ യേശുവേ, 
നീ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിഛായയാണല്ലോ (കൊളോ 
115). പ്രകാശത്തിന്റെ പുത്രനല്ലോ പ്രകാശത്തെ പ്രകാശിപ്പി 
ക്കുന്നത്‌! പുത്രനാണ്‌ പിതാവിനെ വെളിപ്പെടുത്തുന്നത്‌. (ഇറ 
നേവൂസ്‌, പാഷണ്ഡികശിക്കെതിരേ, 4,20,7). 

(പകാശപുരിതന്ായ യേശുവേ, ന? ലോകത്തിന്റെ (വികാ 
ശമാണ്‌. (യോഹ 8,12). എന്തെന്നാല്‍, നീ ലോകത്തില്‍ ആയിരി 
ക്കുന്നിടത്തോളമ്രതയും നിന്നില്‍ ലോകത്തിനു ദൈവത്തെ 
ദര്‍ശിക്കാം. ലോകം നിന്നെ സ്വീകരിച്ചില്ല. നിന്നെ സ്വീകരിക്കാന്‍ 
ലോകത്തിലായിരിക്കുന്ന ഞങ്ങള്‍ക്കു കൃപ ലഭിച്ചിരിക്കുന്നു. 
പ്രകാശം ജീവന്റെ ഉറവിടമാണ്‌ (പ്രഭാ 11,7). നീ വന്നിട്ടുള്ളത്‌ 
ഞങ്ങള്‍ക്കു ജീവനുണ്ടാകാനും അത്‌ സമൃദ്ധമായുണ്ടാകാനു 


മാണ്‌ (യോഹ 10,10). പ്രകാശമായ നാഥാ, നിന്റെ കൃപ കാണു 
വാന്‍ എന്റെ മിഴികളെ പ്രകാശിപ്പിച്ചാലും; അങ്ങനെ, നിന്നെ 
സ്നേഹിക്കുന്നവര്‍ക്കു പകലായ നിന്നില്‍ ഞാന്‍ പ്രശോഭി 
ക്കപ്പെടട്ടെ. (സെറുഗിലെ മാര്‍ യാക്കാബിന്റെ ബോവൂസൊ, 
ശ്ഹീമൊ നമസ്കാരം, തിങ്കള്‍ രാത്രി, നാലാം കമാ). 


പ്രകാശം ദൈവിക നിയമം 


പ്രകാശം ദൈവിക നിയമത്തെയും സൂചിപ്പിക്കുന്നുവല്ലോ. 
(സങ്കീ 19). പ്രകാശം എന്ന നിലയില്‍ യേശുവേ, നീ ഞങ്ങ 
ളുടെ ജീവിതനിയമമാകുന്നു. സത്യവും പ്രകാശവും അഭേദ്യ 
മായി ബന്ധപ്പെട്ടിരിക്കുന്നു (സങ്കീ 43,3). പ്രകാശമായ യേശു 
വേ, നീ വഴിയും സത്യവും ജീവനുമാകുന്നു (യോഹ 14,6). 
പ്രകാശപൂരിതനായ യേശുവേ, ഞങ്ങള്‍ പ്രകാശത്തിമന്റ മക്ക 
BICAMEOIN ഞങ്ങള്‍ക്കു (്ചകാശമുള്ളച്ചോള്‍ ഞങ്ങള്‍ 
അതില്‍ വിശ്വന്സിക്കട്ടെ. (യോഹ 12,36). 


സഭയുടെ പ്രകാശം 


(്രകാശചുതിതനായ യേശുവേ, ന? “ജനതകളുടെ പ്രകാ 
ശ്‌ മായ സഭയുടെ (രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സില്‍, തിരു 
സഭ) പ്രകാശമാകുന്നു. നീ സഭയുടെ പ്രകാശത്തിന്റെ ഉറവി 
ടമാകുന്നു. സഭയ്ക്കു അവളുടേതെന്നു പറയത്തക്കവിധം സ്വയ 
മായ പ്രകാശമില്ലല്ലോ. സഭയിലെ ആദ്യകാലപിതാക്കന്മാര്‍ 
അവളെ ചാഠ്രദ്രരഹസ്യം' (mysterium lunae) എന്നു വിളിച്ചിരു 
ന്നെന്ന വസ്തുത, രണ്ടാം വത്തിക്കാന്‍ കാണ്‍ സിലിന്റെ 
്രാമാണികവിചാരത്തെ പിന്‍ചെന്നുകൊണ്ട; പരിശുദ്ധ 
ഗ്രാസിസ്‌ പാപ്പാ ഞങ്ങളെ ഓര്‍മിപ്പിക്കുന്നതിനു നന്ദി. 
ആദ്യകാല പിതാക്കന്മാര്‍ അങ്ങനെ വിളിക്കാന്‍ കാരണം ചന്ദ്രന്‌ 
സ്വന്തമായ പ്രകാശമില്ല.... അത്‌ സൂര്യനില്‍നിന്നു സ്വീകരി 
ക്കുന്ന പ്രകാശം ഭൂമിയിലേക്കു പ്രതിഫലിപ്പിക്കുന്നു. സമാന 
മായി സ്വയം പ്രകാശം അല്ലാത്തതും ഇല്ലാത്തതുമായ സഭ 
്രകാശമാകുന്ന ക്രിസ്തുവിന്റെ (alo സ്വീകരിച്ച്‌ 
പ്രസ്തുത പ്രകാശം ജനതകള്‍ക്കു പ്രതിഫലിപ്പിക്കുന്നു (2014 
നവംബര്‍ 24ന്‌ ദോമൂസ്‌ സാങ്തേ മാര്‍ത്തേയിലെ പ്രഭാത ദിവ്യ 
ബലിയില്‍ നടത്തിയ വചനപ്രഘോഷണം, BOTYGAUIETMIGO 
റൊമാനോ (മല) പുസ്തകം 7,ലക്കം 50,385 ഡിസംബര്‍ 2014, 
പുറം18). സഭയുടെ പ്രഭാപൂരിതനായ മണവാളാ, നീ നിന്റെ 
മണവാട്ടിക്ക്‌ നിന്റെ നിസ്തുലമായ പ്രകാശം നല്‍കുന്നു. പ്രകാ 
ശപൂരിതനായ യേശുവേ, നീ നിന്റെ സഭയെ പ്രകാശിപ്പിക്കുന്നു. 


ബന്ധപ്പെടുന്നവരെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം 


പ്രകാശമായ യേശുവേ, നീ ബന്ധപ്പെടുന്നവര്‍ പ്രകാശിത 
രാകുന്നു. ആദ്യം നിന്റെ അമ്മയെ നീ പ്രകാശിപ്പിച്ചു. റൂഹാ 
യുടെ വീണ പാടുന്നല്ലോ: 


ഒരു കണ്ണിലെന്നപോലെ വസിച്ചു പ്രകാശം മറിയമില്‍; 
മിനുസ്സപ്പെടുത്തിയതവളുടെ മനസ്സിനെ, 
പ്രശോഭിപ്പിച്ചതവളുടെ ചിന്തയെ 
വിശുദ്ധമാക്കിയതവളുടെ ധാരണയെ 
തിളങ്ങുമാറാക്കിയവളുടെ കന്യത്വത്തെ. (സഭാഗിതങ്ങള്‍, 
36,1 ലേഖകന്റെ വിവര്‍ത്തനം) 


(പകാശപുരിതന്മായ യേശുവേ, ന? ലോകത്തിന്റെ (വികാ 
ശമാണ്‌. നീ ജന്മാന്ധന്റെ കണ്ണില്‍ വസിച്ചു. അവന്‍ പ്രകാശ 


മായ നിന്നെ കാണാനും അനുഗമിക്കാനും അനുഗ്രഹിച്ചു. 
നിന്നെ അനുഗമക്കുന്നവന്‍ അന്ധകാരത്തില്‍ നടക്കുന്നില്ല. 
അപ്പോള്‍, കാഴചയുണ്ടെന്നു കരുതിയ എന്റെ കണ്ണില്‍ ഇരുട്ടു 
വസിക്കുകയായിരുന്നു. 


പ്രകാശത്തിന്നുറവിടത്തോടടുത്തിരിക്കില്‍ 

തെളിയുന്നു കണ്ണ്‌ 

തിളങ്ങുന്നതു വേണ്ട്രതയേകും പ്രകാശത്താല്‍ 
ജ്വലിക്കുന്നതതിന്‍ ശോഭയാല്‍ 
മഹിമയാര്‍ന്നതാകുന്നതതിന്‍ പ്രഭയാല്‍ 

അതിന്‍ സൂന്ദര്യത്താലലംകൃതയായതിനാല്‍ (മാര്‍ അപ്രേം, 
സഭാഗിതങ്ങള്‍, 36,2 ലേഖകന്റെ വിവര്‍ത്തനം). 


അതേ, നാം ദൈവത്തിലേക്ക്‌ അടുക്കുമ്പോള്‍ ... അവന്റെ 
പ്രകാശധോരണിയില്‍ നമ്മുടെ പ്രകാശങ്ങള്‍ അലിഞ്ഞില്ലാ 
താകുന്നില്ല. നമ്മുടെ പ്രകാശങ്ങള്‍ ആദ്യാഗ്നിയോട്‌ അടുക്കു 
ന്തോറും പ്രകാശത്തെ പ്രതിഫലിപ്പക്കുന്ന ഒരു കണ്ണാടിപോലെ 
കൂടുതല്‍ തിളക്കമാര്‍ന്നു ജ്വലിക്കുകയത്രേ ചെയ്യുന്നത്‌ 
((ഫാന്‍സിസ്‌ പാപ്പാ, വിശ്ഥസത്താിന്റെ വെളിച്ചം, നമ്പര്‍ 35, 
മലയാളം പുറം 65, ഇംഗ്ലീഷ്‌ പുറം 45.) 


്രകാശഫുര7തനായ യേശുവേ, നിന്റെ (0.1450 00 01000 00 
ഞങ്ങള്‍ ഗചകാശം കാണുന്നു. പ്രകാശപൂരിതനായ യേശുവേ, 
നീ ജനിച്ചപ്പോള്‍ കിഴക്കു നിന്റെ നക്ഷത്രം വാനജ്ഞാനി 
കള്‍ക്കുദിച്ചു. അതിലവര്‍ നീ ജനിച്ചിടത്തേക്കുള്ള യാത്രയുടെ 
വഴി കണ്ടു. നീ അപ്പത്തില്‍ ജനിക്കുന്ന ഈ കുര്‍ബാനയുടെ 
ആരംഭത്തില്‍ കിഴക്കു തെളിയുന്ന തിരിയില്‍ നിന്റെ നക്ഷത്രം 
ഞങ്ങള്‍ കാണുന്നു. അതു നില്ക്കുന്നിടം നീ വസിക്കുന്നിടമ 
ല്ലോ. കിഴക്കുദിച്ച നിന്റെ നക്ഷത്രപകാശത്താല്‍ നീതരാകുന്ന 
സ്വര്‍ഗജ്ഞാനികള്‍ക്ക്‌ അമ്മയോടുകൂടെ നിന്നെ കാണാം; 
രാജാവും പുരോഹിതനും പ്രവാചകനുമായ നിനക്കു ഹൃദയ 
നിക്ഷേപത്തിലെ പൊന്നും കൈക്കുടുന്നയിലെ കുന്തുരുക്കവും 
പാനപാത്രത്തിലെ മീറയും അര്‍പ്പിക്കാം, ഈ തിരുസമയത്ത്‌ 
അന്ധകാരത്തിലിരിക്കുന്ന ഞങ്ങള്‍ കാണുന്ന വലിയ പ്രകാ 
ശമല്ലോ നീ. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസി 
ക്കുന്നവര്‍ക്കായി ഉദയം ചെയ്ത പ്രകാശമാകുന്നു നീ. നിന്നി 
ലേക്കു നോക്കിയവര്‍ പകാശിതരായി (സങ്കീ 34,5). ഇതാ, 
സ്വര്‍ഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു! ഞങ്ങള്‍ ഇനിയും 
പാടിത്തുടങ്ങട്ടെ. 


താബോര്‍മലയിലെ മഹത്വദര്‍ശനം 


ചകാശപുരിതന്ായ യേശുവേ, നിന്റെ (0.1450 00 01000 00 
ഞങ്ങള്‍ പ്രകാശം കാണ്ടുന്നു. പ്രകാശപൂരിതനായ യേശുവേ! 
നീ ഈ ലോകത്തിലായിരുന്നപ്പോള്‍ നിന്നെ പ്രകാശപൂരിതനായി 
ശിഷ്യന്മാര്‍ കണ്ടത്‌ നിന്റെ രൂപാന്തരീകരണത്തിന്റെ മലയിലാ 
ണല്ലോ. ആ വെളിപാടുണ്ടായിടമാണല്ലോ താബോര്‍മല. അവി 
ടെയാണല്ലോ നിന്റെ മുഖം സുര്യനെപ്പോലെ വെട്ടിത്തിളങ്ങിയതും 
നിന്റെ വസ്ത്രം പ്രകാശംപോലെ ധവളമായതും (മത്താ 17,1-2). 
ഞങ്ങളെപ്പോലെ പത്രോസും യാക്കോബും യോഹന്നാനും ഈ 
പ്രപഞ്ചത്തില്‍ കണ്ടിട്ടുള്ള ഏറ്റവും തേജസ്സുറ്റ പ്രകാശം സൂര്യന്റേ 
താണല്ലോ. സത്യത്തില്‍ ഈ മൂവര്‍സംഘം ദര്‍ശിച്ചത്‌ നിന്റെ 
മുഖത്തു പ്രകാശിച്ച ദൈവതേജസ്തന്നെ. അത്‌ “സത്യദൈവ 
ത്തില്‍നിന്നുള്ള സത്യദൈവത്തിന്റെ, പ്രകാശത്തില്‍നിന്നുള്ള 
പ്രകാശത്തിന്റെ” തേജസ്സാകുന്നു. കിഴക്കുദിച്ചതായി പൌരസ്ത്യ 


ഓൂലൈ 2018 


ദേശത്തുനിന്നുള്ള ജ്ഞാനികള്‍ കണ്ട യാക്കോബിന്‍നക്ഷ്രത 
ത്തിന്റെ ദൈവിക മഹത്ത്വം. ദാവീദുസുതനില്‍ തിങ്ങിത്തിള 
ങ്ങിയ ദൈവികപരിശുദ്ധിയുടെ പ്രകാശനം — വെളിപ്പെടുത്തല്‍. 
നീതിനിഷ്ഠരെ പിതാവിന്റെ രാജ്യത്തില്‍ പ്രശോഭിപ്പിക്കാനുള്ള 
സൂര്യതേജസ്‌ (മത്താ 13,43). ആകാശസൂര്യന്റെ തേജസ്സിനെ 
വെല്ലുന്നത്‌. ലോകത്തിന്റെ പ്രകാശത്തിന്റെ (യോഹ 8,12) പ്രകാ 
ശം. സൂര്യന്‍ അന്ധകാരമായി മാറുമ്പോള്‍ (മത്താ 24,29) പ്രകാ 
ശിക്കാനിരുന്ന സൂര്യന്റെ തേജസ്സ്‌. അത്‌ നീതിസൂര്യന്റെ 
(മലാ 42) തേജസാകുന്നു. കൊല്ലപ്പെടാനും ഉയിര്‍ത്തെഴുന്നേ 
ല്ക്കാനുമുള്ള (മത്താ 16,21;17,12) കുഞ്ഞാടായും മഹത്ത്വത്തോടെ 
വരാനുള്ളവനുമായി നീ പ്രകാശിക്കുകയായിരുന്നു; അവിടെയ 
വര്‍ക്കപ്പോള്‍ പ്രകാശം നല്കാന്‍ സൂര്യന്റെയോ ചന്ദ്രന്റെയോ 
ആവശ്യമില്ലായിരുന്നു (വെളി 2122-23). 


്രഭാപൂരിതനായ യേശുവേ, താബോര്‍മലയില്‍ നിന്റെ 
തേജസ്‌ ദര്‍ശിക്കാന്‍ അവിടെ നിന്റെ ശിഷ്യന്മാര്‍ക്കു വചന 
ത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. മോശയും ഏലിയായും 
നിന്നോടു സംസാരിക്കുന്നതായി അവര്‍ കണ്ടു (മത്താ 
17,3;206:990 9,4;;2.H0 9,30). നിന്നോടുള്ള മോശയുടെയും ഏലി 
യായുടെയും സംസാരം മുമ്പു അവര്‍ മലമുകളില്‍വച്ചു ദൈവ 
ത്തോടു സംസാരിച്ചതിന്റെ തുടര്‍ച്ചയും പൂര്‍ത്തീകരണവുമല്ലോ. 
മോശ ഹോറെബുമലയില്‍വച്ചു ദൈവത്തോടു പേരു ചോദിച്ചു. 
ദൈവം പേരു പറഞ്ഞുകൊടുത്തു സ്വയം വെളിപ്പെടുത്തി (പുറ 
3,13-16). പക്ഷേ, പിന്നൊരിക്കല്‍ സീനായ്മലയില്‍വച്ചു മോശ 
കേണപേക്ഷിച്ചിട്ടും ദൈവത്തിന്റെ മഹത്ത്വത്തിന്റെ ദര്‍ശനം 
പൂര്‍ണമാകേണ്ടതിന്‌ തന്റെ മുഖം കാണിക്കാന്‍ അവിടന്ന്‌ അവ 
നോടു കരുണ കാണിച്ചില്ല (പുറ 33,18-23). സൈന്യങ്ങളുടെ 
ദൈവമായ കര്‍ത്താവിനെപ്രതിയുള്ള തീക്ഷ്ണതയാല്‍ ജ്വലി 
ച്ചുകൊണ്ടിരുന്ന ഏലിയായും ഹോറെബുമലയില്‍ കര്‍ത്താവി 
നോടു സംസാരിച്ചു. അവനു കര്‍ത്താവിന്റെ മൃദുസ്വരം 
കേള്‍ക്കാന്‍ കഴിഞ്ഞെങ്കിലും അവിടത്തെ കാണാന്‍ കഴിഞ്ഞില്ല 
(1 രാജാ 19,8-18). യേശുവേ, താബോറിലിതാ, നിന്റെ മുഖം സൂര്യ 
നെപ്പോലെ വെട്ടിത്തിളങ്ങുമ്പോള്‍ മോശയും ഏലിയായും 
നിന്നോടു സംസാരിക്കുന്നു. നിന്റെ മുഖത്തു നിന്റെ മഹത്ത്വം ശോഭി 
ക്കുന്നതു ദര്‍ശിച്ചുകൊണ്ടു നിന്നോടു സംസാരിക്കുന്നു. ഇതാ, 
നിന്റെ മഹത്ത്വം പകര്‍ന്നതിനാല്‍ “മോശയും ഏലിയായും മഹ 
ത്ത്വത്തോടെ കാണപ്പെട്ടു” (ലൂക്കാ 9,30-31). 


അവരും നീയുംകൂടി താബോര്‍മലയില്‍ സംസാരി 
ച്ചുകൊണ്ടിരുന്നത്‌ അടുത്തുതന്നെ ജറുസലേമില്‍ പൂര്‍ത്തിയാ 
CAME നിന്റെ കടന്നുപോക്കിനെക്കുറിച്ചാണ്‌ (ലൂക്കാ 9,30-31). 
കടന്നുപോക്ക്‌ — എക്സൊഡൊസ്‌ - പെസഹാ. നിങ്ങളുടെ 
സംസാരം നിന്റെ പെസഹാരഹസ്യത്െെക്കുറിച്ചായിരുന്നു. നീ 
സഹിച്ചു പിതാവിനു സന്ധ്യാബലിയായി സ്വയം അര്‍പ്പിച്ചുള്ള 
കടന്നുപോക്ക്‌ (ലൂക്കാ 23,44-46). മഹത്ത്വത്തിലേക്കു, സ്വര്‍ഗ 
ത്തിലേക്കു, സംവഹിക്കപ്പെട്ട മഹാപുരോഹിതനും സ്വീകൃതമായ 
അര്‍പ്പണവുമായി കടന്നുപോകുന്നതിനെക്കുറിച്ച്‌ (ലൂക്കാ 24,50 
-52). അവരിതു മുമ്പേ എഴുതിയിരുന്നതാണല്ലോ. തിരുലിഖി 
തങ്ങളനുസരിച്ചാണല്ലോ നീ മരിച്ചതും ഉയിര്‍ത്തതും (1 കോറി 
15,3-4). നിന്റെ പെസഹായില്‍ വെളിപ്പെടാനിരുന്ന നിന്റെ മഹത്ത്വ 
ത്തെക്കുറിച്ചായിരുന്നു നിങ്ങളുടെ സംസാരം. ഇപ്രകാരം 
നിങ്ങള്‍ സംസാരിക്കുന്നത്‌ മുമ്പ്‌ പത്രോസും യാക്കോബും യോഹ 
ന്നാനും കണ്ടിരുന്നില്ല, അല്ലേ? അതിനാലല്ലേ പത്രോസ്‌ നിന്നെ 


5030021 2018 


തടസ്സപ്പെടുത്തിയ സാത്താനായിപ്പോയത്‌! (മത്താ 16,22). 
നിന്റെ പെസഹാരഹസ്യത്തെക്കുറിച്ചു നീയും മോശയും ഏലി 
യായും കൂടി സംസാരിക്കുന്നതു കേള്‍ക്കാനുമാണല്ലോ നിന്റെ 
പെസഹാരഹസ്യത്തിന്റെ ആഘോഷത്തിനാമുഖമായി oou 
ന്ഥത്തിന്റെ പ്രവചനഭാഗം വായിക്കുന്ന പാരമ്പര്യം മലങ്കര സുറി 
യാനി സഭയ്ക്കുള്ളത്‌! എന്നാല്‍, നീ പീഡകളേല്ക്കാനും 
ഉയിര്‍ത്തെഴുന്നേല്‍്ക്കാനും പോകുന്നതിനെക്കുറിച്ചു താബോ 
AGMA ഇറങ്ങിപ്പോരുമ്പോള്‍ നീ പറഞ്ഞിട്ടും പത്രോസ്‌ 
തടസ്സം നില്ക്കുന്നില്ല. താബോറില്‍നിന്ന്‌ ഇറങ്ങിയതിനു 
ശേഷവും പത്രോസ്‌ നിന്നെ തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ. 


യേശുവേ, നിന്റെ രൂപാന്തരീകരണമലയില്‍ Mag മുഖ്വം സുര്യ 
നച്ഛോലെ വെട്ടിത്തിളങ്ങി. താബോര്‍മലയില്‍ നിന്റെ മുഖം 
““ശതഭാസ്കരദീപ്തമാം ഗഗനംപോലെ തെളിഞ്ഞു” വെന്നു 
““മാനസാന്തര്‌ ത്തിന്റെ കവിയുടെ (ബാലചന്ദ്രന്‍ ചുള്ളിക്കാ 
ട്‌, “മാനസാന്തരം,” മാത്യഭുമി ആഴ്ച്ചച്ഛതിച്ച്‌, ലക്കം1992 മെയ്‌ 
2) വാക്കുകളിലും ഞങ്ങള്‍ കണ്ടുകൊള്ളട്ടെ. താബോര്‍മ 
ലയിലെ നിന്റെ മുഖശോഭ സമയപൂര്‍ത്തിയിലെ നിന്റെ പുന 
രാഗമനത്തിന്റെ തിരുമുഖത്തെളിച്ചവുമല്ലോ. സമയത്തെ 
പൂര്‍ത്തിയാക്കുന്ന നിന്റെ പുനരാഗമനത്തിന്റെ മുന്‍കൂറനുഭ 
വവുമായിത്തീരട്ടെ ഇപ്പോള്‍ നിന്റെ (പകാശത്താത്‌ ഞങ്ങള്‍ 
(കാശം DIMM ഈ പ്രകാശോത്സവം — ഈ കുര്‍ബാന 
യാഘോഷം! 


മോശയും ഏലിയായും നിന്നോടു സംസാരിച്ചു. മോശയുടെ 
നിയമത്തിലും പ്രവാചക്രഗന്ഥങ്ങളിലും ആരെക്കുറിച്ചു എഴു 
തിയിരിക്കുന്നുവോ അവന്‍; അതേ നസറത്തില്‍നിന്നുള്ള 
യേശുവായ നീയാണല്ലോ.” (“യോഹ 145) മനുഷ്യനായി 
ത്തീര്‍ന്ന, സ്വര്‍ഗത്തില്‍നിന്ന്‌ അപ്പമായി ഇറങ്ങിവന്ന, 
നിത്യവചനം. മോശയുടെ നിയമത്തിന്റെയും ഏലിയായുള്‍പ്പെ 
ടുന്ന ്രവാചകന്മാരുടെയും വാക്കുകളിലെ വചനമാണല്ലോ നീ 
(സെന്റ്‌ അഗസ്റ്റിന്‍, സുവിശേഷവചനങ്ങളെക്കുറിച്ചുള്ള (പഭാ 
ഷണങ്ങള്‍, 78,3: [PL 38,491]) ആദിയുണ്ടായിരുന്നച്ഛേോഴെ ന? 
മമദവത്തോമടാത്തായിരുന്ന, മരദവമായിരുന്ന, വചനമായുണ്ടാ 
യിരുന്നു. നിത്യവചനമായ തിന്നിലൂടെയല്ലാതെയും നിന്നെ 
കൂടാതെയും ഒന്നും ഉണ്ടായിട്ടില്ല. വചനമായ Mao 2210108 
ഉണ്ടായിരുന്നു. ആ ജിവന്‍ മനുഷ്യരുടെ (ചകാശമായിരുന്നു. 
ആ പ്രകാശം ഇരുളില്‍ ചകാശിക്കുന്നു. അതിനെ കിഴടക്കാന്‍ 
ഇരുളിനു കഴിഞ്ഞില്ല (യോഹ 11-5). വചനമായ M7 ജീവന്റെ 
പേകാശമാണല്ലോ. എല്ലാ മനുഷ്യരെയും ചകാശിച്ചിക്കാന്‍ 
യഥാര്‍ഥ പ്രകാശമായ 01 ലോകത്തിലേക്കു വന്നു (യോഹ1,9). 


നീയാണ്‌ സത്യപ്രകാശം. എന്തെന്നാല്‍, യോഹന്നാന്‍സു 
വിശേഷകന്‍ എഴുതുമ്പോലെ, നിയമം മോശവഴി MEDD 
ട്ടു; കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തുവഴി ഉണ്ടായി. 
ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയില? 
രിക്കുന്ന െദവംതന്നയായ ഏകജ്ാതനാണ്‌ അവിടത്തെ വെളി 
പ്ലെടുത്തിയത്‌ (യോഹ 116-118). അതേ, പിതാവിനോടു ഗാഡ 
ബന്ധം പുലര്‍ത്തുന്ന വചനമായ നീയാണ്‌ ദൈവത്തെ ഏ 
റ്റവും കൃത്യമായും സുനിശ്ചിതമായും പൂര്‍ണമായും ലോക 
ത്തിനു വെളിപ്പെടുത്തിയത്‌. അതല്ലേ, യോഹന്നാന്‍ പിന്നെയും 
പറയുന്നത്‌, സ്വര്‍ഗത്തില്‍നിന്ന്‌ ഇറങ്ങിവന്ന മനുഷ്യചു(തന 
ല്ലാതെ മറ്റാരും ഇതുവരെ സ്വര്‍ഗത്തില്‍ കയറിയിട്ടില്ല എന്ന്‌ 


(യോഹ 3,13). ഇതുതന്നല്ലേ എര്രായലേഖനകര്‍ത്താവും എഴു 
തുന്നത്‌: ഈ അവസാനനാളുകളില്‍ ദൈവം DOG ഏകചു 
ത്രന്മിലുടെ സംസാരിച്ചിരിക്കുന്നു. നീയാണ്‌ ദൈവപിതാവിനു 
ഞങ്ങളോടുള്ള ഏറ്റവും അവസാനത്തെ വചനം. ഈ 
സത്യത്തിന്റെ ദര്‍ശനാനുഭവം കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്‍ 
കാര്‍മല്‍ മലകയറ്റം എന്ന കൃതിയില്‍ (ഭാഗം രണ്ട്‌, പുറം 22) 
ഇങ്ങനെ പങ്കുവച്ചിട്ടുണ്ടല്ലോ: 


ദൈവം തന്റെ പുത്രനെ, തന്റെ ഏകജാതനെ, നമുക്കു നല്കി. 
(എന്തെന്നാല്‍, അവിടത്തേക്കു മറ്റു പുത്രനില്ല). അതിനാല്‍, അവി 
ടന്ന ഈ ഏകവചനത്തില്‍ എല്ലാം സംസാരിച്ചുകഴിഞ്ഞു. ഇനിയും 
കൂടുതലൊന്നും പറയാനില്ല അവിടത്തേക്ക്‌. കാരണം, പണ്ട്‌ പ്രവാച 
കരിലുടെ ഭാഗംഭാഗമായി പറഞ്ഞതെല്ലാം തന്റെ എല്ലാമായ പുത്രനെ 
നല്‍കിയതിലൂടെ പറഞ്ഞുകഴിഞ്ഞു. ദൃഷ്ടി ക്രിസ്തുവില്‍ പൂര്‍ണ 
മായി ഉറപ്പിക്കാതെ മറ്റേതെങ്കിലും പുതുമയഭിലഷിക്കുന്നവര്‍ 
അപരാധം ചെയ്യുന്നു. ദൈവത്തെ ചോദ്യം ചെയ്യുകയോ, BBV 
നങ്ങളോ വെളിപാടുകളോ തേടുകയോ ചെയ്യുന്ന ഏതൊരാളും 
വിഡ്ഡിത്തം നിറഞ്ഞ പെരുമാറ്റത്താല്‍ മാത്രമല്ല, ദൈവത്തെ ദ്രോഹി 
ക്കുന്നതിനാലും അപരാധിയാകും. 


ഞാനിപ്പോള്‍ നില്ക്കുന്ന ഈ താബോര്‍മലയില്‍ ഈ അപ്പ 
ത്തില്‍, ഈ വീഞ്ഞില്‍ യേശുവേ, നിന്റെ രൂപാന്തരീകരണം 
കാണുന്നതിന്‌ എനിക്കൊന്നും തടസ്സമാകരുതേ. ദൈവപുത്രാ, 
“തിരുലിഖിതമാകുന്ന നിന്റെ ശരീരവും” (ExpositioEvangelii 
secundum Lucam, 6,33; PL, 15, 1677; കര്‍ത്താവിന്റെ വചനം, നമ്പര്‍ 
18), മോശയും ഏലിയാവും നിന്നോടു സംസാരിക്കുന്നതും 
ഞാനും കാണാനല്ലോ ഇവിടെ മോശയെയും പ്രവാചകന്മാരെയും 
വായിച്ചത്‌. മോശ മുതലുള്ള എല്ലാ പ്രവാചകന്മാരുടെയും വചന 
ങ്ങള്‍ വചനമായ നിന്നെക്കുറിച്ചാണെന്ന്‌ എന്നെ ഓര്‍മിപ്പി 
ക്കുന്നതിനു നന്ദി. ഈ അപ്പത്തിലും വീഞ്ഞിലും നിന്റെ 
തേജസ്‌, മഹത്ത്വം, പ്രകാശം എനിക്കു വെളിപ്പെടാനുള്ള ഒരു 
ക്കവുമായിരുന്നല്ലോ പ്രവാചകവായനകള്‍. പ്രവാചകന്മാരില്‍ 
വചനം സൃഷ്ടിച്ച നീതന്നെ, വചനമായ നീതന്നെ, ഇനിയല്‍പം 
കഴിയുമ്പോള്‍ വചനം സംസാരിക്കുന്നത്‌ എനിക്കു സുവിശേ 
ഷത്തില്‍ കാണുകയും കേള്‍ക്കുകയും ചെയ്യാന്‍ ഞാന്‍ 
പ്രാപ്തനാകുമെന്ന്‌ ആശ്വസിക്കുന്നു. താബോറില്‍ നിന്റെ 
വസ്ത്രങ്ങള്‍ ധവളമായത്‌, ““സുവിശേഷവചനങ്ങള്‍ ഒന്നും മറച്ചു 
വയ്ക്കപ്പെടാതെ എല്ലാം വ്യക്തവും സ്പഷ്ടവുമായിരിക്കുമെന്നു” 
സൂചിപ്പിക്കുന്നല്ലോ (മാക്സിമൂസ്‌ ദ കണ്‍ഫെസ്സര്‍, അവ്യക്ത 
29001900401, 10 PG 91,1128B). വചനമായ നീതന്നെ സുവി 
ശേഷവചനങ്ങളെല്ലാം എനിക്കു പ്രകാശിപ്പിച്ചുതരണമെ — രക്ഷാ 
കരമാക്കണമെ. കര്‍ത്താവേ, ഞങ്ങള്‍ ആരുടെ അടുത്തേക്കു 
പോകാനാണ്‌? നിത്യജീവന്റെ വചനങ്ങള്‍ MOR പക്കലുണ്ട്‌. 
നീയാണ്‌ ദൈവത്തിന്റെ പരിശുദ്ധന്‍ എന്നു ഞങ്ങള്‍ alom 
ക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു (യോഹ 6,68-69). 
താബോറില്‍ ധവളമായ നിന്റെ വസ്ത്രങ്ങള്‍ക്ക്‌ മഹത്ത്വമേ 
റിയ സുവിശേഷവചനങ്ങളുടെ ശോഭയുണ്ടെന്ന്‌, സുവിശേഷവ 
ചനങ്ങള്‍ ഞാന്‍ ധരിക്കേണ്ട നിന്റെ മഹത്ത്വത്തിന്റെ വസ്ത്ര 
ങ്ങളാണെന്ന്‌, ഞങ്ങളോടു സാക്ഷിക്കുന്ന മഹാനായ വിശ്വാസ 
സാക്ഷിയ്യെപതി നിനക്കു സ്തോത്രം. 


ദൈവവചനത്തിന്റെ പ്രകാശത്താല്‍ കാഴ്ചയുണ്ടാകാന്‍ 


വചനം മനുഷ്യനായി ഞങ്ങളുടെയിടയില്‍ «520251 


242108 അപ്പമായി ഞങ്ങളുടെയിടയിലും ഞങ്ങളുടെയുള്ളിലും 
കൂടാരമടിക്കുന്നു. നിന്റെ മഹത്വം ഞങ്ങള്‍ ദര്‍ശിക്കട്ടെ. 
സീലോഹായായ — അയയ്ക്കപ്പെട്ടവനായ — നിന്റെ വചനം 
ശ്രവിച്ച്‌ നിന്നില്‍ ഞങ്ങള്‍ ഞങ്ങളുടെ കണ്ണുകള്‍ കഴുകട്ടെ. 
രാത്രി സമീപിക്കുന്നതു കണ്ട്‌ ദിവസവും സന്ധ്യയ്ക്കു ഞങ്ങള്‍ 
പാടുന്നു: നിന്റെ വചനം എന്റെ കാലുകള്‍ക്കു വിളക്കും വഴി 
കള്‍ക്കു പ്രകാശവ്യമാകുന്നു (സങ്കീ 119,105). നിന്നെക്കുറിച്ചാണ്‌ 
സങ്കീര്‍ത്തകന്‍ പാടിയതെന്നു ഞങ്ങള്‍ അറിയുന്നു. യേശുവേ, 
നീതന്നാണല്ലോ ഞങ്ങളുടെ കാലുകള്‍ക്കു വിളക്കും വഴി 
കള്‍ക്കു പ്രകാശവുമായിരിക്കേണ്ട വചനം. അതിരാവിലെ ഇരു 
കായിരിക്കുന്വോശീത്തന്നെ (യോഹ 20,1) നിന്റെ ഉയിര്‍പ്പിന്റെ 
വചനം മഗ്ദലേനമറിയത്തിനു പ്രകാശവചനമായല്ലോ. നിന്റെ 
തേജസ്ത്ാലല്ലോോ അവള്‍ (്രകാശം കണ്ടത്‌! 


ജ്ഞാനികളുടെ വെളിച്ചത്തിന്‌ 


പൂര്‍ണ്രപകാശമായ യേശുവേ, ““വെളിവുനിറഞ്ഞോരിശോ 
നിന്‍ വെളിവാല്‍ കാണുന്നു” എന്നു ഞങ്ങള്‍ പാടുമ്പോള്‍ 
ഭൂമിയിലെ ആദ്യമനുഷ്യന്‍ മുതല്‍ നിന്റെ ജനനംവരെയും 
തങ്ങളെ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തെ അന്വേഷിച്ചുകൊണ്ടി 
രുന്ന എല്ലാ മനുഷ്യരോടും ഞങ്ങള്‍ ചേരുകയാണല്ല്ലോ. നിന്റെ 
ദിവസം കാണാമെന്ന പ്രതീക്ഷയില്‍ അതു കാണുകയും 
സന്തോഷിക്കുകയും ചെയ്ത അബ്രാഹമിനോടും (യോഹ 
8,56) ഞങ്ങള്‍ ചേരുകയാണല്ല്ലോ. കിഴക്ക്‌ നിന്റെ നക്ഷത്രം 
കണ്ട്‌ നിന്നെ അന്വേ ഷിച്ചിറങ്ങുകയും നക്ഷ്രതത്തെ അനുഗ 
മിച്ചു നിന്നെ കണ്ടെത്തി നിനക്കു പൊന്നും മീറയും കുന്തുരു 
ക്കവും സമര്‍പ്പിച്ച പൌരസ്ത്യ ദേശത്തുനിന്നുള്ള സകല 
ജ്ഞാനികളോടും ഞങ്ങള്‍ ചേരുകയാണല്ലോ. യഥാര്‍ഥ 
നന്മയും സത്യമായ സ്നേഹവും വിശുദ്ധീകരിക്കുന്ന പ്രകാ 
MANO അന്വേഷിക്കുന്ന സകലരോടും ഞങ്ങള്‍ ചേരുകയാണ 
ല്ലോ. “സത്യര്രകാശമായ നീ ഉദയം ചെയ്തപ്പോള്‍ ഇരുള്‍ 
ഓടിപ്പോയി,” “യാഥാര്‍ഥ്യം കടന്നുവന്നപ്പോള്‍ നിഴലുകളെല്ലാം 
നീങ്ങിപ്പോയി” (മാര്‍ അപ്രേം). വിശുദ്ധ കുര്‍ബാനയുടെ ആരം 
ഭത്തില്‍ വെളിവു നിറഞ്ഞോരീശോ... ആലപിക്കുന്നതു യുക്ത 
മാകുന്നു. എന്തെന്നാല്‍, “കുര്‍ബാനയില്‍ ക്രിസ്തു ഉദയസു 
ര്യനെപ്പോലെ തന്റെ പ്രകാശവും ശോഭയും വെളിപ്പെടുത്തു 
ന്നു” (മാര്‍ അപ്രേം, കാണുക, ജി. ചേടിയത്ത്‌, സുറിയാനിസ 
ഭാസാഹിത്യം, തിരുവനന്തപുരം, 2008, 31). 


ഹൃദയക്കണ്ണുകളെ ്രകാശപൂര്‍ണമാക്കുക 


പരസൃശുഷയാരംഭിച്ച്‌ വൈകാതെ യേശു അനുയായി 
കളോട്‌ ഗുരുവിന്റെ അധികാരത്തോടെ പറഞ്ഞു: കണ്ണാണ്‌ 
നിന്റെ ശരീരത്തിന്റ വിളക്ക്‌. ആകയാല്‍ നിന്റ കണ്ണ്‌ 
അന്യുനമമങ്കില്‍ ശരീരം (പകാശപുര്‍ണമായിരിക്കും. കണ്ണ്‌ 
ദുഷ്ടമാഞെങ്കിലോ, ശരീരം മുഴുവന്‍ അന്ധകാരത്തി 
ലായിരിക്കും. അതിനാത്‌, നിന്നിലെ പ്രകാശം അന്ധകാരമാ 
ഞെങ്കിത്‌ ആ അന്ധകാരം എത്രയോ വലുതായിരിക്കും! 
(മത്താ 6,22-23). എന്നിലെ പ്രകാശംതന്നെ എന്നിലെ 
അന്ധകാരമാകുക! രാവിന്റെ ഇരുളില്‍ യാക്കോബ്‌ 
തലയിണയാക്കിയ കല്ല്‌ (ഉത്പ 28,10-17) വളര്‍ന്ന്‌ മരുഭൂമിയില്‍ 
രാവിന്റെ ഇരുളില്‍ ഇസ്രായേല്യര്‍ക്കു പ്രകാശം നല്കി നയിച്ച 
അഗ്നിത്തുണായി (പുറ 13,21-22). യേശുവില്‍നിന്ന്‌ 
അപ്പക്കഷണം സ്വീകരിച്ച ഉടനെ യൂദാസ്‌ പുറത്തേക്കു 


ത്തി 
ജൂലെ 2018 ~~ / AOS 


പോയപ്പോള്‍ അവന്റെ ഉള്ളിലും പുറത്തും രാത്രിയായിരുന്നു 
(യോഹ 13,30). അതിനാല്‍ കെദ്രോണരുവിയുടെ അക്കരെ 
തന്റെ ഗുരുവിനെ ശ്രതു ക്കള്‍ക്ക്‌ ആളുമാറാതെ കൃത്യമായി 
കാട്ടിക്കൊടുക്കാന്‍ അവന്‍ വിളക്കുകളും പന്തങ്ങളും ഏന്തേ 
ണ്ടിവന്നു. അവന്‍ ഗുരുവിന്റെകുടെ നടന്നു നേടിയ സമ്പാദ്യം 
ഹക്കല്ദ്മാ - രക്തത്തിന്റെ വയല്‍ - ആക്കി പരിവര്‍ത്തിപ്പി 
ക്കുകയും ചെയ്തു (മത്താ 27,3-10; അപ്പ 1. 16-19). 
കുര്‍ബാനയ്ക്ക്‌ പുരോ ഹിതനായ എന്റെ മുമ്പില്‍ ത്രോ 
ണോസില്‍ കത്തിക്കുന്ന തിരികള്‍ യൂദാസ്‌ ഏന്തിയ 
പന്തങ്ങളും വിളക്കുകളുമോ? ദൈവജനത്തിന്‌ മരുഭുയാത്ര 
യിലെ ഇരവുകളില്‍ പ്രകാശത്തൂണുകളാകുന്ന അഗിസ്തംഭ 
ങ്ങളോ? 


വെളിച്ചത്തിന്റെ കിണറില്‍നിന്നു കോരിക്കുടിക്കുക, 
കോരിക്കൊടുക്കുക (പ്രകാശവുംഅനുതാപവും) 


യേശുവേ, സകല സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന — 
രക്ഷിക്കുന്ന — സത്യപ്രകാശം നീയാകുന്നു. നീ സമറിയാക്കാ 
രിയെ പ്രകാശിപ്പിച്ചു. അവളോടു ജലം ചോദിച്ചു ചെന്ന നീ 
അവള്‍ക്കു തന്റെ ദാഹം എന്നേക്കുമായി ശമിപ്പിക്കുന്ന ജലം 
നല്കി. അതുകൊണ്ടല്ലേ അവള്‍ യാക്കോബിന്റെ കിണറ്റില്‍ 
നിന്നു വെള്ളം കോരാഞ്ഞത്‌! നീ അവള്‍ക്കു നല്കിയത്‌ പരി 
ശുദ്ധാത്മാവാകുന്ന ജലമല്ലോ. ജലം കുടിക്കാനും കുളിക്കാ 
നുമുള്ളതാണല്ലോ. അതു കുടിക്കുകയും നീ അതില്‍ 
അവള്‍ക്കു സ്നാനം നല്കുകയും ചെയ്തപ്പോള്‍ അവളുടെ 
അന്തരാത്മാവില്‍ പ്രകാശമുണ്ടായി. തന്റെ യഥാര്‍ത്ഥ അവസ്ഥ 
കാണാന്‍ അവള്‍ക്കു പ്രകാശമുണ്ടായി. നീ സകല കാര്യങ്ങളും 
അവളെ അറിയിച്ചു (യോഹ 4,25). നിന്നെ കാണാനും നീ 
അവളെ പ്രകാശിപ്പിച്ചു. വരാനിരിക്കുന്ന മിശിഹായായ പ്രകാശ 
രശ്മി അവളെ തഴുകി. അവള്‍ക്കു നീ പരിശുദ്ധാത്മാവിനാലുള്ള 
സ്നാനം നല്കി. അകംപോലെ പുറവും ശുദ്ധമായി. പരിശു 
ദ്ധാത്മാവ്‌ അവളെ പ്രകാശത്തിന്റെ പ്രഭ ചൊരിയുന്ന മഹ 
ത്ത്വവസ്ത്രം ധരിപ്പിച്ചു. ദൈവത്തെ യഥാര്‍ഥമായി ആരാധിക്കാ 
നുള്ള വിധവും ഇടവും വാതിലും നീ അവള്‍ക്കായി തുറന്നി 
ട്ടു. സീയോന്‍മലയിലും ഗെര്‍സീം മലയിലുമല്ല, സത്യത്തിലും 
ആത്മാവിലും — ദൈവപുതനായ ക്രിസ്തുവിലും പരിശുദ്ധാ 
ത്മാവിലും — ദൈവത്തെ ആരാധിക്കണം. ഇനിയവള്‍ക്കു മല 
കളുടെ സത്യമറിയാന്‍ അലയേണ്ട. അവള്‍ക്കിനി ധൈര്യമായി 
പട്ടണത്തിലേക്കു പോകാം. താന്‍ യാക്കോബിന്റെ കിണറിന്നരി 
കിലേക്കു കൊണ്ടുവന്ന കുടവും അവള്‍ക്കിനി വേണ്ട. അവള്‍ 
നിറകുടമായിക്കഴിഞ്ഞു. സങ്കീര്‍ത്തനം 36,8-9 പ്ശീത്താ 
അവളിങ്ങനെ നിന്നെ പാടിക്കേള്‍പ്പിക്കുന്നത്‌ എനിക്കു 
കേള്‍ക്കാം: Mo ഭവനത്തിലെ സമ്യദ്ധിയിതീനിന്ന്‌ ന? 
എനിക്കു തൃപച്ത? തന്നു; നിന്റെ ഇമ്പമുള്ള അരുവിയിതീനിന്ന്‌ 
എന്നെ കുടിച്ചിച്ചു. എന്തെന്നാല്‍, ന? 22101689 ഉറവയാകുന്നു. 
നിന്റ (പകാശത്താലാകുന്നു ഞാനീ (്രകാശം കണ്ടത്‌. വിശുദ്ധ 
കുര്‍ബാന കഴിഞ്ഞ്‌ തിരുപ്പാധ്രങ്ങള്‍ തുടയ്ക്കുമ്പോള്‍ ഞാന്‍ 
പാടുന്ന ഈ സങ്കീര്‍ത്തനഭാഗം എനിക്കുമിങ്ങനെ പാടാന്‍ കഴി 
യുന്ന അടുത്ത ദിവസത്തിനായി ഞാന്‍ നോക്കിപ്പാര്‍ക്കട്ടെ: 
യേശുവേ, ഞാന്‍ പ്രകാശത്തിനായി ദാഹിച്ചു പ്രകാശ 
ത്തിന്നുറവ അന്വേഷിക്കുമ്പോള്‍ എനിക്കുവേണ്ടി ദാഹിക്കു 
ന്നവനായി നീ എന്നരികില്‍ വരുമല്ലോ! 


5030021 2018 


““വെളിവു നിറഞ്ഞോരീശോ, ...” പ്രകാശം നിറഞ്ഞ യേശു 
വേ, നിന്റെ പ്രകാശത്താല്‍, കുതിരുളിമ്റെ്‌ താഴ്വരയിലൂടെ 
യാണ്‌ ഞാൽ നടക്കുന്നമതങ്കിലും, (സങ്കീ 23,4ഹീബ്രു, ഗ്രന്ഥ 
കാരന്റെ പരിഭാഷ) മരണത്തിന്റെ നിഴത്വിണഞ താഴ്വരയ] 
ലുടെയാണ്‌ ഞാനി നടക്കുനാതെങ്കിലും, (സങ്കീ 23,4 പി.ഒ.സി; 
സെപ്ത്വജിന്ത്‌ ) നിന്റെ പ്രകാശത്താല്‍ എനിക്കു പ്രകാശം 
കാണാം. ഇരുള്‍പോലും എനിക്ക്‌ ഇരുളായിരിക്കുകയില്ല. 
കാരണം, MINA) ഇരുള്‍പോലും ഇരുളല്ല; ഇരവ്‌ 
പകഅല്‍്പോമല ്പകാശപൂരിതമായിരിക്കും; എന്തെന്നാല്‍, 
നിനക്ക്‌ ഇരുള്‍ ചകാശംപോലെയാഞ്‌ (സങ്കീ 139,10-12 
ഹീബ്രു, ലേഖകന്റെ പരിഭാഷ). അതേ, പ്രകാശം നിറഞ്ഞ 
യേശുവേ, നിനക്ക്‌ ഇരുളും പ്രകാശമാണല്ലോ. 


“വെളിവു നിറഞ്ഞോരീശോ,” ലോകത്തിന്റെ പ്രകാശമായ 
നീ ജന്മാന്ധനെയും നിന്റെ പ്രകാശത്താല്‍ പ്രശോഭിപ്പിച്ചു. 
അവന്‍ കാഴ്ചയുള്ളവനായി. തന്റെ കണ്ണു തുറന്നവന്‍ എന്ന്‌ 
അവന്‍ നിന്നെ കണ്ടു. നീ ദൈവത്തില്‍നിന്നുള്ളവനാണെന്നും 
പ്രവാചകനാണെന്നും മിശിഹായാണെന്നും അവന്‍ നിന്നെ 
കണ്ടു. പിതാവിന്റെ കിരണമേ, നിന്റെ ശോഭയുള്ള പ്രകാശ 
ത്താല്‍ ഞങ്ങളെ പ്രകാശിപ്പിച്ചാലും. പ്രകാശമായ നിന്റെ മുമ്പില്‍ 
നിന്ന്‌ നിന്നെയും എന്നെയും കാണാന്‍ എനിക്കിടയാകട്ടെ! നിന്നി 
ലൂടെയും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാന്‍ എനിക്കാ 
യെങ്കില്‍! 


പ്രകാശമായ ദൈവത്തില്‍നിന്നു ലോകത്തിനു വേണ്ട 
സത്യപ്രകാശം ലോകത്തിലേക്കു വന്നു. കാഴ്ചയുണ്ടെന്നു 
സ്വയം കരുതിയവര്‍ അവനെ പുറത്താക്കി. ആ പ്രകാശം 
ഗൊല്ഗോഥായില്‍ തണ്ടിന്മേല്‍ ഉയര്‍ത്തപ്പെട്ടു. പ്രകാശത്തിന്റെ 
രശ്മികളെ തടയാന്‍ അവനെ പുറത്താക്കിയവര്‍ രണ്ടു കരി 
ന്തിരികളും അവന്റെ ഇരുവശത്തുമുയര്‍ത്തി; അവന്റെ മുമ്പില്‍ 
നിലകൊണ്ട്‌ ഇരുളിന്റെ മറവിലും നിഴലിലും അഭയം തേടി. 
കരിന്തിരികളിലൊന്ന്‌ അവരോടൊപ്പം അന്ധകാരത്തിലമര്‍ന്നു 
പോയി. ഭൂമിയിലാകെ അന്ധകാരം വ്യാപിച്ചപ്പോള്‍ അപ 
രനാകട്ടെ ഉയര്‍ത്തപ്പെട്ടിരുന്ന സത്യപ്രകാശത്തിന്‍ രശ്മി 
കളേറ്റു ്രകാശപൂരിതനായി. തന്നെത്തന്നെയും സത്യപ്രകാ 
ശത്തെയും കണ്ടു; പ്രകാശത്തിന്റെ പുത്രനായി. 


വെളിവാക്കിത്തരു നാഥാ, എന്‍ കുറവുകളെല്ലാം 
നിന്‍ പ്രകാശത്താല്‍ 

അവയെ തെറ്റിന്നിരുള്‍ മൂടി 

നിന്നാല്‍ തെളിയണമെന്‍ ബോധം 

സൃഷ്ടികളെ ശോഭിപ്പിക്കും പ്രഭ നീയല്ലോ 
ഞാന്‍ നിന്നെ വാഴ്ത്തും (ശ്ഹിമെ നമസ്കാരം, 


““വെളിവിന്‍ തട്ടില്‍ വസിക്കും പുണ്യനിധേ പരിശുദ്ധാ, ...”: 
പ്രകാശത്തട്ടില്‍ വസിക്കുന്ന പുണ്യവാനായ പരിശുദ്ധനേ, 
ഞങ്ങളില്‍നിന്നു ദുഷ്ട പീഡകളും വെറുക്കേണ്ട വിചാരങ്ങളും 
തടഞ്ഞാലും! അവ ഞങ്ങളെ അശുദ്ധരാക്കുന്നു. നീതിയുടെ 
പ്രവൃത്തികള്‍ ചെയ്വാന്‍ ഞങ്ങള്‍ക്കു ANGIE! നല്കി 
യാലും! എന്നെ അകംപുറം വിശുദ്ധീകരിച്ചാലും! എന്തെന്നാല്‍, 
പുറം സൃഷ്ടിച്ച വരി തന്നയല്ലേ അകവും സൃഷ്ടിച്ചത്‌. ഇന്നു 
നിങ്ങള്‍ കര്‍ത്താവിത്‌ ്രകാശമായിതിക്കുന്നു. (പകാശത്തിന്റെ 
മക്കളെപ്പോലെ വര്‍ത്തിക്കുവില്‍. പ്കാശത്തിരന്റ ഫലം സകല 
നന്മയിലും നീതിയിലും സത്യത്തില്യമാണ്‌ LaDy DH ച്ചടു 


ന്നത്‌. കര്‍ത്താവിനു (aIMVIBAODIMA! എന്തെന്നു വിവേചിച്ച 
റിയുവില്‍ അന്ധകാരത്തിന്റെ നിഷ്ഫലമായ (ചവര്‍ത്തനങ്ങ 
ളില്‍ പങ്കുചേരരുത്‌. (എഫേ 5,8-11) - നിന്റെ പരിശുദ്ധാത്മാവ്‌ 
ശ്ലീഹായിലൂടെ ഞങ്ങള്‍ക്കു നല്കിയ പ്രബോധനം. ഞങ്ങള്‍ 
വിസ്മരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തു. അതിനാല്‍ 
ഞങ്ങള്‍ ആവര്‍ത്തിച്ചപേക്ഷിക്കുന്നു: പ്രകാശത്തട്ടില്‍ വസി 
ക്കുന്ന പുണ്യവാനായ പരിശുദ്ധനേ, ഞങ്ങളില്‍നിന്നു ദു 
ഷ്ടപീഡകളും വെറുക്കേണ്ട വിചാരങ്ങളും തടഞ്ഞാലും! 
“്രകാശമഹിമയോടെ നീ വരുമ്പോള്‍ നിന്റെ മുമ്പില്‍നിന്നു 
ഞങ്ങളെ തള്ളിക്കളയരുതെ. പ്രകാശത്തിന്റെ പ്രഭയും മഹ 
ത്ത്വത്തിന്റെ അങ്കിയും ഞങ്ങളുടെമേല്‍ വിരിക്കണമെ. 
അതിനാല്‍ അന്ധകാരത്തെ ഞങ്ങള്‍ വിജയിക്കുകയും പ്രകാ 
ശത്തില്‍ നിനക്കു മഹത്ത്വം ഘോഷിക്കുകയും ചെയ്യുമാറാക 
ണമെ”(വലിയ നോമ്പിലെ ്ാര്‍ത്ഥന്റകമം, വെള്ളി രാത്രി, 
മുന്നാം കാമാ, മാര്‍ യാക്കോബിന്റെ ബോവുസാ). 


പ്രകാശം — യേശുവിന്റെ ഉയിര്‍പ്പിന്റെ പ്രകാശം! പ്രകാശം 
യേശുവിന്റെ പുനരാഗമനത്തിന്റെ (കാശം! പൂര്‍ണ 
്രകാശമായ യേശുവേ, ഈ കുര്‍ബാനയില്‍ നിന്റെ 
ഉയിര്‍പ്പിന്റെയും പുനരാഗമനത്തിന്റെയും പ്രകാശത്തെയും 
പ്രതീക്ഷിച്ചുകൊണ്ട്‌ “ജനതകളുടെ പ്രകാശ” മായ സഭയില്‍ 
ഞാന്‍ പാടട്ടെ: “വെളിവുനിറഞ്ഞോരീശോ നിന്‍ വെളിവാല്‍ 
കാണുന്നു ...” 


ഉലകത്തിന്‍ പ്രഭയം ദൈവാത്മജ നിന്‍ മുന്‍ 
ആഗതനന്മേല്‍ കൃപ ചെയ്യേണം 


താതന്‍ കരിണമാം മിശിഹാ ദേവാ മുന്‍ 
ആഗതനന്മേല്‍ കൃപ ചെയ്യേണം (ശ്ഹാിമെൊ, ചൊവ്വാ, പ്രഭാ 
തം, മെനഒ്ഥ, എനിയോനൊ. 


എന്നിലെ അന്ധകാരത്തെ ദൂരീകരിക്കുന്ന പ്രകാശത്തെക്കു 
റിച്ചു മാത്രമല്ല, മനുഷ്യവംശത്തെ പൊതുവായി ഗ്രസിച്ചിരി 
ക്കുന്ന അന്ധകാരത്തെ ദുരീകരിക്കുന്ന പ്രകാശത്തെക്കുറിച്ചും 
ഞാന്‍ പ്രാര്‍ഥിക്കുന്നു. പ്രകാശം നിറഞ്ഞിരിക്കുന്ന യേശുവേ, 
്രകാശത്തില്‍നിന്നുള്ള ്രകാശമായ നിന്റെ വിശുദ്ധീകരി 
ക്കുന്ന പ്രകാശത്താല്‍ പ്രകാശത്തിന്റെ ഈ ഉത്സവത്തില്‍ 
ഞങ്ങളെയും മനുഷ്യകുലത്തെയാകെയും വിശുദ്ധീകരിക്കണ 
മേ! ഈ കുര്‍ബാന ജ്രസ്ാായേഥിന്റെ (പകാശം അഗ്നിയായും 
അവന്റെ പരിശുദ്ധന്‍ ജ്വാലയായും മാറുന്ന (ഏശ 10,17) രക്ഷ 
യുടെ മഹാ സംഭവമാണല്ല്ലോ. 


പ്രകാശം നിറഞ്ഞ യേശുവേ, ഇപ്ചോള്‍ ഞങ്ങളുടെ രക 
ഞങ്ങള്‍ വിശ്വാസം സ്വീകരിച്ച സമയത്തെക്കാള്‍ സമീപസ്ഥ 
മദ്രത. രാതി കഴിയാറായി; പകല്‍ സമിീപിച്ചിരിക്കുന്നു. ആക 
യാല്‍, ഞങ്ങള്‍ അന്ധകാരത്തിന്റെ പ്രവ്യത്തികള്‍ പരിത്യജിച്ച്‌ 
പേകാശത്തിമന്റ്‌ ആയുധങ്ങള്‍ ഗരിക്കക്ടെ. പകമലെന്നപോലെ 
ഞങ്ങള്‍ മാന്യമായ! വ്യാചരിക്കകടു. ഞങ്ങള്‍ സുഖ്വലോല്യപ 
തയിലോ മദ്യാസക്തിയിലോ അവിഹിതവേഴ്ചകളിലോ കല 
ഹത്തിലോ അന്പുയയിലോ മുഴുകാതിരിക്കഒട്ട. പ്രത്യുത (ated 
ശമായ നന്നെ ധരിക്കട്ടെ. അച്ഛോള്‍ ദുര്‍മോഹങ്ങള്‍ ഉണ്ടാക 
ത്തക്കവിധwം ശരീരത്തിന്റ കാര്യത്തിത്‌ ഞങ്ങള്‍ക്കു (ദധി 
ക്കാതിരിക്കാമല്ലോ (റോമ 13,11-14). 


പ്രകാശം നിറഞ്ഞ യേശുവേ, നീ ഞങ്ങളുടെ ഹൃദയത്തില്‍ 
പ്രകാശമായിരിക്കണമെ. എന്തെന്നാല്‍, ഹൃദയത്തില്‍ പ്രകാ 


ശമുള്ളയാളിന്‌ എപ്പോഴും വെളിച്ചമുണ്ടായിരിക്കും. മിശിഹാ 
സൂര്യനും പകലുമായിരിക്കുന്നയാള്‍ക്ക്‌ എപ്പോഴും സൂര്യനും 
പകലുമുണ്ടായിരിക്കും. പ്രകാശത്തിന്റെ മക്കള്‍ക്കു രാത്രിയി 
ല്‍പ്പോലും പകലുണ്ടായിരിക്കും (വിശുദ്ധ സിപ്രിയാന്‍, 
കര്‍ത്ത്യപ്രാര്‍ത്ഥന, 38: വിവ: ജി. ചേടിയത്ത്‌, പ്രാര്‍ത്ഥന സഭ 
wlod, 68നോടു കടപ്പാട്‌). കര്‍ത്താവേ, നിന്നാല്‍ ഞാന്‍ പ്രകാ 
ശിക്കും. എന്തെന്നാല്‍, നിന്നെ സ്നേഹിക്കുന്നവന്‍ നീ പക 
ലാകുന്നു. കര്‍ത്താവേ, നീ പ്രകാശമാകുന്നു. നിന്റെ കരുണയെ 
കാണുവാന്‍ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെ. ലോക 
ത്തിന്റെ വഴി സകല വിരുദ്ധതകളും കെണികളും നിറഞ്ഞ 
താകുന്നു. നീ പകലായിരിക്കുന്നതുകൊണ്ട്‌ നിന്നില്‍ നടക്കു 
ന്നവന്‍ വിരുദ്ധപ്പെടുന്നില്ല (വലിയ സനോസന്ഥിലെ ്രാര്‍ഥന്രക 
മം, തിങ്കള്‍ രാത്രി, ഒന്നാം ADAMI, മാര്‍ യാക്കോബിന്റെ 
ബോവുസാ). 


വെളിവു നിറഞ്ഞോരീശോ, “്രകാശമഹിമയോടെ നീ വരു 
മ്പോള്‍ നിന്റെ മുമ്പാകെനിന്നു ഞങ്ങളെ തള്ളിക്കളയരുതേ. 
പ്രകാശത്തിന്റെ പ്രഭയും മഹത്ത്വത്തിന്റെ അങ്കിയും ഞങ്ങളു 
ടെമേല്‍ നീ വിരിക്കണമെ. അതിനാല്‍ അന്ധകാരത്തെ 
ഞങ്ങള്‍ കീഴടക്കുകയും പ്രകാശത്തില്‍ നിനക്കു മഹത്ത്വം 
ഘോഷിക്കുകയും ചെയ്യുമാറാകണമെ.” (വലിയ സനോസന്ഥിലെ 
പ്രഠാര്‍ഥന്രകമം, വെള്ളി രാത്രി, മുന്നാം കമ്മാ, മാര്‍ യാക്കോ 
ബിന്റെ ബോവുസാ) 


ലോകത്തിലേക്കു വന്ന (ചകാശമായ യേശുവേ, പ്രകാശ 
മായ നിന്നെക്കാള്‍ അധികമായ] അന്ധകാരത്തെ സ്നേഹിക്കാ 
നും, അങ്ങനെ ഞങ്ങള്‍ തിന്മയുടെ പ്രവൃത്തികളില്‍ തുടരാനും 
ഇനിയും ഇടയാക്കരുതേ. ഞങ്ങള്‍ തിന്മ പ്രവര്‍ത്തിക്കുന്നവരും 
പ്രകാശത്തെ വെറുക്കുന്നവരും ആകാതിരിക്കട്ടെ. ഞങ്ങളുടെ 
പ്രവൃത്തികള്‍ വെളിപ്പെടേണ്ടതിനു ഞങ്ങള്‍ വെളിച്ചത്തിലേക്കു 
വരട്ടെ! അങ്ങനെ ഞങ്ങളുടെ പ്രവൃത്തികള്‍ ദൈവത്തില്‍ ചെയ്യു 
ന്നവയെന്നു വെളിപ്പെടട്ടെ! (യോഹ 3,19-21) 


വെളിവു നിറഞ്ഞൊരേശുവേ, കര്‍ത്താവേ, നിന്നാല്‍ ഞാന്‍ 
പ്രകാശിക്കും. എന്തെന്നാല്‍ നിന്നെ സ്നേഹിക്കുന്നവന്‍ നീ 
പകലാകുന്നു. കര്‍ത്താവേ, നീ പ്രകാശമാകുന്നു. നിന്റെ കരു 
ണയെ ദര്‍ശിക്കാന്‍ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമെ. 
ലോകത്തിന്റെ വഴി സകല വിരുദ്ധതകളും കെണികളും നിറ 
ഞ്ഞതാകുന്നു. നീ പകലായിരിക്കുന്നതിനാല്‍ നിന്നില്‍ നടക്കു 
ന്നവന്‍ വിരുദ്ധപ്പെടുന്നില്ല. (വലിയ നോമ്പിലെ പ്രാര്‍ഥന 
ക്രമം, തിങ്കള്‍ രാത്രി, ഒന്നാം കാമാ, മാര്‍ യാക്കോബിന്റെ 
ബോവുസാ) 


നിങ്ങള്‍ ലോകത്തിന്റെ ചകാശമാകുന്നു. .. വിളക്കുകൊ 
BI ആരും പറയുടെ കീഴില്‍ വയ്ക്കാറില്ല, ദീപപീഠത്തിന്മേ 
ലാണ്‌ വയ്ക്കുക. അച്ഛോള്‍ അത്‌ ഭവനത്തിലുള്ള എല്ലാ 
വര്‍ക്കും വളിച്ചംമേകുന്നു. അപ്രകാരം, മനുഷ്യര്‍ നിങ്ങളുടെ 
സത്പവ്യത്തികള്‍ കണ്ട്‌, സ്വര്‍ഗസ്ഥനായ നിങ്ങളുടെ പിതാ 
വിനെ മഹതത്വപ്പെടുത്തേണ്ടതിന്‌ നിങ്ങളുടെ വെളിച്ചം അവ 
രുടെ ANG laio loaa. (മത്താ 5,14). വഴിപിഴച്ച 
തും വ്രകയുള്ളതുമായ തലമുറയുടെയിടയില്‍ കുറ്റമറ്റ ദൈവ 
മക്കളാകാനുള്ള കൃപയും ശക്തിയും ഞങ്ങള്‍ക്കു നല്കണ 
മെ. അങ്ങനെ, അവരുടെ മധ്യേ ലോകത്തില്‍ വെളിച്ചമായി 
പ്രകാശിക്കാന്‍ ഞങ്ങളെ അനുഗ്രഹിക്കണമെ! (ഫിലി 2,15). 


ഓൂലൈ 2018 oe 


52 


ഈ വാക്കുകളാല്‍ രൂപാന്തരപ്പെട്ടവരായി, ഈ മലയില്‍നിന്നിറ 
ങ്ങാന്‍ ഞങ്ങളെ അനുഗ്രഹിക്കണമെ! (പകാശഫുതിതനായ 
യേശുവേ, ഇരുളടഞ്ഞ ഒരു ഭാഗവ്ുമില്ലാതെ എന്റെ, ഞങ്ങളു 
ടെ, ശരീരം മുഴുവന പ്രകാശമാനമായിരിക്കാ൯ (ലൂക്കാ 11,36) 
എന്റെ്‌, ഞങ്ങളുടെ, ശരീരം മുഴുവന്‍ (പകാശിച്ചിക്കണമമ 
(ലൂക്കാ 11,34). 


ദുഷ്ടതയുടെ കെട്ടുകള്‍ പൊട്ടിക്കാന്‍ 


നമ്മുടെ പ്രകാശം പ്രഭാതംപോലെ പൊട്ടിവിരിയാന്‍ ഏശ 
യ്യാപ്രവാചകന്‍ പറഞ്ഞുതന്നിട്ടുള്ള പ്രായോഗിക വഴികള്‍ സ 
ന്ദര്‍ഭോചിതമായി സ്മരിച്ചുകൊണ്ട്‌ ഈ ധ്യാനം നമുക്കിവിടെ 
തത്കാലം ഇപ്രകാരം ഉപസംഹരിക്കാം: ദുഷ്ടതയുടെ കെട്ടു 
കള്‍ പൊട്ടിക്കുകയും നുകത്തിന്റ്‌ കയറുകള്‍ അഴിക്കുകയും 
മര്ദിതരെ സ്വതന്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കു 
കയും ചെയ്യുന്പോള്‍, ... വിശക്കുന്നവന്ുമായി ആഹാരം ചങ്കു 
വയ്ക്കുകയും ഭവനരഹിതനെ ഭവനത്തില്‍ സ്വീകരിക്കുകയും 
നഗ്നനെ ഉടുച്ചിക്കുകയും സ്വന്തക്കാരില്‍്നിന്ന്‌ ഒഴിഞ്ഞുമാറാ 
തിരിക്കുകയും 6210601008 ... നിന്റെ വെളിച്ചം (്പഭാതം 
പോലെ പൊട്ടിവിരിയും; ന? വേഗം സ്ുഖ്ം(പാപിക്കും; നിന്റെ 
നീതി തിന്റെ zjmíleno കര്‍ത്താവിന്റെ മഹത്ത്വം നിന്റെ 
പിന്വില്യും നിന്നെ സംരക്ഷിക്കും. ന? പ്രാര്‍ഥിച്ചാല്‍ കര്‍ത്താവ്‌ 
ഉത്തരമരുളും: 01 നിലവിളിക്കുന്വോള്‍ ഇതാ, ഞാനി എന്ന്‌ 
അവിടുന്ന്‌ മറുപട? തരും. മര്‍ദനവ്യും കുറ്റുരോപണവും ദുര്‍ഭാ 
ഷണവ്ും നിന്നില്‍നിന്ന്‌ ദുരെയകറ്റുക. വിശക്കുന്നവര്‍ക്ക്‌ ഉദാ 
രമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതര്‍ക്ക്‌ സംതൃപ്ത? 
നല്കുകയും ചെയ്താല്‍ നിന്റ പ്രകാശം അന്ധകാരത്തില്‍ 
ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകള്‍ മധ്യാഹ്നംപോമലയാകും. 
കര്‍ത്താവ്‌ നിന്നെ നിരന്തരം നയിക്കും; മരുഭൂമിയിലും നിനക്ക്‌ 
സമൃദ്ധി നല്കും; നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നന 
ച്ചു വളര്‍ത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും 
പോലെയാകും M1, (ഏശ 58,6-11). ““കാന്ത്യാ ഞങ്ങളെ നീ 
താതന്‍ കതിരേ ശോഭിപ്പിക്കെന്നും.” പിതാവിന്റെ പ്രകാശക്ക 
തിരായവനേ, നിന്റെ പ്രകാശത്താല്‍ ഞങ്ങളെ എന്നും പ്രകാ 
ശിപ്പിക്കണമെ! 


ഞങ്ങള്‍ക്കറിവുള്ള സകല പ്രകാശദായകവസ്തുക്കളും 
നിര്‍മിതികളും പ്രകാശത്തിരികളുമെല്ലാം കത്തിയെരിഞ്ഞുതീ 
ര്‍ന്നുകൊണ്ടാണ്‌ പ്രകാശം നല്‍കുന്നത്‌. ഞങ്ങള്‍ക്ക്‌ അനുദിനം 
അനുഭവപ്പെടുന്ന, കാണപ്പെടുന്ന, ഏറ്റവും വലിയ പ്രകാശ 
മായ സൂര്യന്‍ ഞങ്ങള്‍ക്കു പ്രകാശവും പ്രകാശദാതാവുമാ 
യിരിക്കുന്നത്‌ സ്വയമെരിഞ്ഞുതീര്‍ന്നു കൊണ്ടാണല്ലോ. 
യഥാര്‍ഥ പ്രകാശവും ആദിപ്രകാശവുമായ ദൈവമേ, നിന്റെ 
ഏകജാതനിലൂടെ നീ പൂര്‍ത്തിയാക്കുകയും പൂര്‍ണമാക്കു 
കയും ചെയ്ത സ്വയംദാനത്തിലൂടെ, നിന്റെ സ്വയംശൂന്യമാ 
ക്കലില്‍, ആണല്ലോ നീ ഞങ്ങള്‍ക്കു ജീവദായകമായ പ്രകാ 
ശമായിക്കൊണ്ടേയിക്കുന്നത്‌. അപ്രകാരംതന്നെ ലോകത്തിന്റെ 
പ്രകാശമായ യേശുവും. സൂര്യന്‍ എരിഞ്ഞുതീര്‍ന്നാലും ഒരി 
ക്കലും എരിഞ്ഞുതീരാത്തതും എന്നേക്കും കത്തിജലിച്ചുകൊ 
ണ്ടിരിക്കുന്നതുമായ അനശ്വരസൂര്യനും നിത്യ (al od 
ശവുമാകുന്നു നീയും നിന്റെ പുത്രനും നിങ്ങളുടെ പരിശുദ്ധാ 
ത്മാവും. 


ദൈവത്തിന്റെ ശൂന്യവത്കരണത്തിന്റെ സമ്പൂര്‍ണതയായ 
ഗോല്ഗോഥായില്‍ കുരിശും പ്രകാശവും ഒന്നാകുന്നു. അതി 


NX. 
കാഹളം ലം 


നാലാകുമല്ലോ ക്രൂശിതന്‍ പിതാവിന്റെ കരങ്ങളിലേക്ക്‌ ആത്മാ 
വിനെ ഏല്‍പിച്ചു പ്രാണന്‍ വെടിയാനുള്ളതിന്റെ ഒരുക്കമായ 
പ്പോള്‍ മുതല്‍ - ആറാം മണിക്കൂര്‍ മുതല്‍ - ഒമ്പതാം മണി 
ANG വരെ ഭൂമി മുഴുവന്റെയുംമേല്‍ അന്ധകാരമുണ്ടായതും 
സൂര്യഗ്രഹണമുണ്ടായതും! (മര്‍ക്കോ 15,33; മത്താ 27,45-47; 
ലൂക്കാ 23,44-46). ഇനി ക്രൂശിതന്‍ മതി ലോകത്തിനു പ്രകാ 
ശമായി. ആഴ്ചയുടെ ഒന്നാം നാള്‍ ഇരുട്ടായിരിക്കു 
മ്പോള്‍ത്തന്നെ സ്ഥിരീകരിക്കപ്പെടും അവനാണ്‌ മരണമില്ലാത്ത 
്രകാശമെന്ന്‌. സൂര്യന്‍ എറിഞ്ഞെരിഞ്ഞ്‌ ഇരുണ്ടുപോകും; 
നക്ഷത്രങ്ങള്‍ മങ്ങിപ്പോകും; ചന്ദ്രനു പ്രകാശം കിട്ടാതെയും 
തരാന്‍ സാധിക്കാതെയും വരും. കല്ലറിയില്‍നിന്നു പ്രകാശിച്ച 
ര്രൂശിതന്‍ മാര്തം അനശ്വര്രപകാശമായി നിലനില്ക്കും. 
വെളിച്ചം സുഖദമാണ്‌; സുര്യനെ നോക്കുന്നത്‌ കണ്ണിനു നല്ല 
താണ്‌. (സഭാപ്ര 11,7). 


ക്രൂശിതനായ ദൈവപുത്രനേശുവാണ്‌ നട്ടുച്ചയ്ക്ക്‌ അന്ധ 
കാരം മൂടുന്ന ഞങ്ങളുടെ ലോകത്തിന്‌, ഞങ്ങള്‍ക്ക്‌, കാണ 
പ്പെട്ടതിലേക്കും ഏറ്റവും ജീവദായകമായ സമ്പൂര്‍ണപ്രകാശം. 
അവനങ്ങനെയായത്‌ അധികാരികളും പടയാളികളും വഴിപോ 
ക്കരും സഹരകൂശിതരായ അക്രമികളിലൊരുവനും 
അന്യോന്യം മത്സരിച്ച്‌ അവനെ അധിക്ഷേപിച്ചും വെല്ലുവിളി 
ച്ചും തിളങ്ങിവിളങ്ങിക്കൊണ്ടിരുന്ന പ്പോഴാണല്ലോ. അവന്‍ 
ഞങ്ങള്‍ക്കു വേണ്ടി പിതാവിന്റെ നിയോഗം ഏറ്റെടുത്തു 
നിവര്‍ത്തിയാക്കിയ ശൂന്യവത്കരണത്തിന്റെ ആത്മപ്രകാശന 
മാകാന്‍, അങ്ങനെ ലോകത്തിനു പ്രകാശമാകാന്‍, സ്വയം എരി 
ഞ്ഞുതീരാന്‍ ഞങ്ങളെ അനുഗ്രഹിക്കണമേ! 


പരമപ്രകാശമേ, ക്രൂശിതനായ യേശുവേ, പ്രകാശത്തിന്റെ 
പരമവെളിപാടേ, അന്ധകാരാവൃതമായ എന്റെ ആത്മാവിനെ, 
എന്റെ ജീവിതത്തെ, നിന്റെ പ്രകാശത്താല്‍ പ്രകാശിപ്പിക്ക 
ണമെ! നിന്റെ തിരുമാറിലെ മുറിവില്‍നിന്നൊഴുകുന്ന രക്ത 
ത്തിന്റെയും വെള്ളത്തിന്റെയും ചുവന്ന പ്രകാശം അശുദ്ധി 
യില്‍ ചത്ത എന്റെ ആത്മാവിനു ജീവനും പരിശുദ്ധിയും പക 
രുമല്ലോ! 


““വെളിവു നിറഞ്ഞോരീശോ,” നീ അനശ്വരമായ ദൈവിക 
തയുടെ അനശ്വരമായ വെളിച്ചവും അനശ്വരമായ വെളിച്ച 
ത്തിന്റെ അനശ്വരമായ ദൈവികതയും ആകുന്നു. പ്രകാശസ 
ങ്കോചം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ 
്രകാശനിറവാകുന്ന നീ നിതൃഗ്രകാശരശ്മികളാല്‍ നിറയ്ക്ക 
maa. “വെളിവു നിറഞ്ഞോരേശുവേ,” സൈന്യങ്ങളുടെ 
ദൈവമായ കര്‍ത്താവേ, അങ്ങയുടെ മുഖാ (ചകാശിക്കുകയും 
ഞങ്ങള്‍ രക്ഷപ്രാപിക്കുകയും ചെയ്യട്ടെ (സങ്കീ 81,7). 


പ്രകാശപൂരിതനായ യേശുവേ, കര്‍ത്താവേ, നിന്നാല്‍ ഞാന്‍ 
പ്രകാശിക്കും. എന്തെന്നാല്‍, നീ പിതാവിനാല്‍ അയക്കപ്പെട്ട 
പ്രകാശമാകുന്നു. (വലിയ നോമ്പ്‌ വെള്ളി, സന്ധ്യ,സെദറാ; 
മൂന്നുനോമ്പ്‌ തിങ്കള്‍ രാത്രി - മാര്‍ യാക്കോബിന്റെ ബോവുസാ 
പേജ്‌ 31). 


ദൈവ (പകാശിക്കുന്നു എന്നതിനര്‍ഥം ദൈവം വരുന്നു 
എന്നും അവിടുന്നു മനമായിരിക്കുകയില്ല എന്നുമത്രേ (സങ്കീ 
50,2). അതേ, നമ്മുടെ ദൈവം വരുന്നു. അവിടുന്നു നമ്മോടു 
സംസാരിക്കും; നമുക്കുത്തരമരുളും; തന്നത്തന്നെ നമുക്കു 
നല്കും. 


പക്ഷേ, പിശാചിന്റെ സ്വാധീനത്തില്‍പ്പെട്ടു പ്രകാശ 
ത്തില്‍നിന്നു മുഖം തിരിക്കരുത്‌ (2 കോറി 6,15; 1114; എഫേ 
5,12;കൊളോ 1,13; 1 തെസ്സ 5,4-5). “പിതാവില്‍നിന്നുദിച്ച 
പ്രകാശം ഭൂമിയില്‍ ശോഭിക്കുകയും തന്റെ കതിരുകള്‍ വീശു 
കയും ചെയ്തു. ആ കതിരുകള്‍ കടന്നുചെന്ന്‌ മാലിന്യം 
നിര്‍മാര്‍ജനം ചെയ്യുകയും ഭൂമിയില്‍ പരിശുദ്ധി വിതറി അതിനെ 
സ്വതന്ത്രമാക്കുകയും ചെയ്തു.” (മലങ്കര സുറിയാനി കത്തോ 
ലിക്കാസഭയുടെ ആരാധനക്രമം. ഹാശാ ആഴ്ചയിലെ പ്രാര്‍ഥ 
നക്രമം, 2009, 41). ഈ രക്ഷാകരസംഭവത്തിന്റെ അനുസ്മര 
ണാഘോഷമാണ്‌ വി. കുര്‍ബാന. 


തത്കാലവിരാമനിമിഷത്തിലെ വെളിവ്‌ 


കുര്‍ബാനയുടെ മറവില്‍ തങ്ങളുടെ വിശ്വാസക്കണ്ണു 
കള്‍ക്കു മുമ്പില്‍ പ്രത്യക്ഷപ്പെടുകയും നല്ക പ്പെടുകയും 


ചെയ്യാനണയുന്ന കര്‍ത്താവുംദൈവവു 
മായ യേശുക്രിസ്തുവിനോട്‌, സ്വര്‍ഗീയ 
പിതാ വിന്റെ ആദ്യജാതനോട്‌, ആരാധ 
കര്‍ മുഖാഭിമുഖം സമര്‍പ്പിക്കുന്ന അപേക്ഷ 
യുടെയും ആരാധനയു ടെയും പ്രത്യാശ 
യുടെയും ആലാപനമാണ്‌ “വെളിവുനിറ 
ഞ്ഞോരീശോ...” 


“വെളിവു നിറഞ്ഞോരീശോ,” എന്റെ 
കര്‍ത്താവേ, നിന്റെ തിരുനാമം എത്ര 
മഹോന്നതം! നിന്നോടുള്ള വിശുദ്ധ 
ഫനസ്റ്റീനയുടെ കിളിക്കൊ ഞ്ചലുകള്‍ 
എന്റെ ദുര്‍ബലയും ഭയവിഹ്വലയുമായ 
ആത്മാവിന്റെ നിരന്തര നിമന്ത്രണം ആയി 
ത്തീരുമെങ്കില്‍ നിനക്ക്‌ ഈര്‍ഷ്യയരുതേ! 
ഈ അയോഗ്യയുടെ ആശ്വാസത്തിനുവേ 
ണ്ടി അത്‌ അനുരൂപപ്പെടുത്തി ആവര്‍ത്തി 
ച്ചുകൊള്ളാന്‍ അനുവദിക്കുമല്ലോ: നിന്റെ 
തിരുനാമം! അതെന്റെ ശക്തിയത്രേ. 
എന്റെ ശക്തികളെല്ലാം ക്ഷയിച്ച്‌ ആത്മാ 
വിനെ അന്ധകാരം ആവരണം ചെയ്യു 
മ്പോള്‍ നിന്റെ തിരുനാമമാകുന്ന സൂര്യ 
കിരണമായിരിക്കും എനിക്കു ചുറ്റും 
പ്രകാശം പകരുന്നത്‌. ഈ പ്രകാശ 
ത്തിന്റെ ശക്തിയാല്‍ ആത്മാവ്‌ കൂടുതല്‍ 
സുന്ദരിയും പ്രശോഭിതയും ആയിത്തീരു 
ന്നു. അത്‌ ഓജസ്സ്‌ സ്വീകരിക്കുന്നതും 
നിന്റെ തിരുനാമത്തില്‍നിന്നത്രേ. നിന്റെ 
നിറമധുരമായ തിരുനാമത്തിന്റെ കേള്‍വി 
എന്റെ ആത്മാവിന്റെ ഹൃദയസ്പ 
ന്ദനത്തിനു ശക്തിയേറ്റുന്നു. ചില സന്ദര്‍ഭ 
ങ്ങളില്‍, ആത്മാവ്‌ നിന്റെ തിരുനാമം 
കേള്‍ക്കുമ്പോള്‍ മനനിയാകുകയും നീ 
കാണാതെ നിന്റെ പിന്നില്‍ക്കൂടി വന്ന്‌ 
നിന്നെ സ്പര്‍ശിക്കാനാശിച്ചു കൈനീട്ടു 
കയും ചെയ്യുന്നു! നീ തിരിഞ്ഞുനോക്കി 
പുഞ്ചിരിക്കുന്നതു കണ്ട്‌ പ്രേമാര്‍ദ്രയായി 
ലജ്ജിച്ചു മനനിയാകുന്നു! (വിശുദ്ധ 
സിസ്റ്റര്‍ മരിയ ഫനസ്റ്റീന കൊവല്‍സ്‌ക്ക, എന്റെ അന്തരാത്മാ 
വിലേക്ക്‌ ഒഴുകിയിറങ്ങിയ ദൈവകരുണ: ഡയറി, മലയാളം 
തര്‍ജമ, ഡിവൈന്‍ മേഴ്‌സി ഷ്രൈന്‍ ഓഫ്‌ ഹോളി മേരി പ്രസി 
ദ്ധീകരണം, മരിയ നഗര്‍, തൊടുപുഴ, 2016, 323നോടു കടപ്പാട്‌). 
മണവറവാതില്‍ തുറക്കാറായോ! കണ്ണുകള്‍ മഞ്ചുന്നല്ലോ! 
പ്രകാശം അപൂര്‍വോജ്വലമായല്ലോ! ആമ്മീന്‍. 


803068! 2018 ——. 


ഗലീലിയോയെ കത്തോലിക്കാ we 
വീഡിപ്പിച്ചിട്ടില്ല...തീ കൊളുത്തി കാന്നിടില്ല 


ഭൂമിയല്ല സൂര്യനാണ്‌ പ്രഞ്ചത്തിന്റെ കേന്ദ്രം എന്ന 
ശാസ്ര്രീയ സത്യം (ഗലീലിയോയുടെ നിരീക്ഷണം 
ആധുനിക പ്രപഞ്ചവിജ്ഞാനീയമനുസരിച്ച്‌ സുര്യന്‍ 
അനേകകോടി നക്ഷ്രതങ്ങളിലൊന്നു മാര്രമാണ്‌. പ്രപഞ്ച 
കേന്ദ്രമല്ല) അവതരിപ്പിച്ച ഗലീലിയോയെ അത്‌ ബൈബി 
ളിനെതിരായതിനാല്‍ സഭ ക്രൂരമായി പീഡിപ്പിക്കുകയും 
അവസാനം ചുട്ടുകൊല്ലുകയും ചെയ്തു എന്നത്‌ വ്യാപകമായി 
്രചാരത്തിലിരിക്കുന്ന ഒരു കെട്ടകഥയാണ്‌ (popular myth) 
യാതൊരുവിധ HLO പശ്ചാത്തലവുമില്ലാത്ത ഈ കഥ 
ദുരുദ്ദേശപരമായി കെട്ടിച്ചമച്ചതാണ്‌ എന്നത്‌ ചരിത്രം 
പഠിപ്പിക്കുന്നവര്‍ക്ക്‌ വ്യക്തമാകും. 


ശാസ്ത്രവും കത്തോലിക്കാ സഭയും 


ശാസ്ത്രത്തിന്റെ വളര്‍ച്ചയോടെ കത്തോലിക്കാ സഭയുടെ 
വിശ്വാസങ്ങളെല്ലാം ക്ഷയിച്ചെന്നും വിശുദ്ധ ്ഗന്ഥം 
തെറ്റാണെന്ന്‌ സ്ഥാപിക്കപ്പെട്ടുവെന്നും കരുതുന്നുവരും 
ഗപചരിപ്പിക്കുന്നവരുമുണ്ട്‌. എന്നാല്‍ ഇതര വിശ്വാസ 
പദ്ധതികളെക്കാള്‍ ആധികാരികതയോടെ കത്തോലിക്കാ 
വിശ്വാസം സ്വീകരിക്കാനും ജീവിക്കാനും ശാസ്ത്രീയമായി 
നിഗമനങ്ങളും കണ്ടെത്തലുകളും സഹായകമായിട്ടുണ്ട്‌ 
എന്നതാണ്‌ സത്യം. പദാര്‍ത്ഥത്തെക്കുറിച്ചും പ്രപഞ്ചത്തെ 
ക്കുറിച്ചും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചും മനഷ്യന്റെ 
പരിണാമത്തെക്കുറിച്ചുമെല്ലാം കത്തോലിക്കാസഭയുടെ 
പഠനങ്ങളും വിശുദ്ധഗ്രന്ഥത്തിനും വിരുദ്ധമായതൊന്നും 
തന്നെ ആധുനികശാസ്ത്രം അവതരിപ്പിക്കുന്നില്ല, എന്നു 
മാത്രമല്ല, ഇവയെപ്പറ്റിയുള്ള ആധുനികശാസ്ത്രത്തിന്റെ എല്ലാ 
ധാരണകളും കത്തോലിക്കാ വിശ്വാസത്തോട്‌ ചേര്‍ത്തുവായി 
ക്കാവുന്നവയുമാണ്‌. 


disse 


ശാസ്ത്രം വളരാന്‍ തുടങ്ങിയ ആരംഭകാലങ്ങളില്‍ ചില 
അസ്വധസ്ഥതകളുണ്ടായിരുന്നുവെങ്കിലും 
ആധുനികശാസ്ത്രത്തിന്റെ വളര്‍ച്ചക്ക്‌ വേരുപാകിയതും 
അതിന്റെ അടിസ്ഥാനങ്ങളെ കെട്ടിപ്പടുത്ത ഗവേഷണ 
നിരീക്ഷണരീതി ശാസ്ത്രങ്ങള്‍ക്ക്‌ രൂപം നല്‍കിയതും 
പരിശുദ്ധ കത്തോലിക്കാ സഭയാണെന്ന സത്യം ചരി്രബോധ 
മുള്ളവര്‍ നിഷേധിക്കുകയില്ല. കത്തോലിക്കരായ (വൈദി 
കരടക്കം) നിരവധി ശാസ്ത്രജ്ഞരുടെ വിശ്വാസ ജീവിത 
ത്തിന്റെയും ദൈവാശ്രയബോധത്തിന്റെയും കൂടെ ഫലമാണ്‌ 
മിക്ക ശാസ്ത്രീയ കണ്ടെത്തലും എന്നതും സത്യമാണ്‌. ഇന്നും 
അത്യാധുനികമായ ശാസ്ത്രഗവേഷണങ്ങള്‍ക്ക്‌ നേതൃത്വം 
നല്‍കാന്‍ പരിശുദ്ധ സഭയും സഭയുടെ മേല്‍നോട്ടത്തിലുള്ള 
നിരവധി സ്ഥാപനങ്ങളും മുന്‍പന്തിയിലുണ്ട്‌ എന്ന സത്യവും 
വിമര്‍ശകര്‍ സാകര്യപൂര്‍വുൃം മറച്ചുവക്കുന്ന ഒരു യാഥാര്‍ത്ഥ്യ 
മാണ്‌. ലോകത്തിലെ പ്രശസ്ത വാനനിരീക്ഷണ കേന്ദ്ര 
ങ്ങളിലേതൊന്ന്‌ മാര്‍പ്പാപ്പയുടെ സ്വന്തമാണെന്ന സത്യവും 
(vatican observatory) അവര്‍ സൌകര്യപൂര്‍വ്വം മറക്കുന്നു. 


ഗലീലിയോയുടെ കാലഘട്ടം സഭയും ശാസ്ത്രവും 


1564 -1642 കാലഘട്ടമാണ്‌ ഗലീലിയോ ഗലീലിയുടേത്‌. 
ശാസ്ത്രീയമായ വളര്‍ച്ചയുടെ ആരംഭകാലഘട്ടമാണ്‌ 16,17 
നൂറ്റാണ്ടുകള്‍. ശാസ്ത്രീയ ഗവേഷണങ്ങളിലേര്‍പ്പെട്ടിരുന്ന 
നിരവധി ജസ്യൂട്ട്‌ വൈദികരുടെ ചരിത്രവും പതിനാറാം 
നൂറ്റാണ്ടുമുതലുള്ള യൂറോപ്പിന്റെ ചരിത്രത്തില്‍ നമുക്ക്‌ 
വായിക്കാന്‍ കഴിയും. വാനശാസ്ര്തത്തിലും ഇതര 
ഗവേഷണങ്ങളിലും മുഴുകിയിരുന്ന ജസ്യൂട്ട്‌ ശാസ്ത്രജ്ഞരുടെ 
ഒരു നീണ്ട നിരതന്നെ റോമില്‍ അക്കാലഘട്ടത്തി 
ലൂണ്ടായിരുന്നു. പ്രശസ്തരായ പല ശാസ്രതജ്ഞരും 


ഗവേഷണങ്ങള്‍ക്കുള്ള സാമ്പത്തിക സഹായം നല്‍കിയി 
രുന്നതും സഭ തന്നെയായിരുന്നു എന്നതിന്‌ ഉപോദ്ബലകമായ 
തെളിവുകള്‍ വത്തിക്കാന്റേതടക്കമുള്ള അന്താരാഷ്ര്ര 
ആര്‍ക്കൈവുകളില്‍ ലഭ്യമാണ്‌. 


പതിനഞ്ചാം നൂറ്റാണ്ടില്‍ നിക്കോളാസ്‌ കോപ്പര്‍നിക്കസ്‌ 
സൌഈരക്രേന്രവാദം (heliocentrism) അവതരിപ്പിക്കുന്ന തന്റെ 
ഗ്രന്ഥമായ on the Revolution of the Celestial Orbs കത്തോലിക്കാ 
സഭയുടെ പരമാദ്ധ്യക്ഷനായിരുന്ന മുന്നാം പൌലോസ്‌ 
മാര്‍പാപ്പക്കാണ്‌ സമര്‍പ്പിച്ചിരുന്നത്‌. കത്തോലിക്കാ സഭയ്ക്ക്‌ 
ശാസ്ത്രീയ ഗവേഷണങ്ങളോടുള്ള തുറവിയാണ്‌ ഇത്‌ 
സൂചിപ്പിക്കുന്നത്‌. എന്നാല്‍ ഈ വിഷയത്തില്‍ പ്രൊട്ടസ്റ്റന്റ്‌ 
സഭകളുടെ സമീപനം വൃത്യസ്തമായിരുന്നു. സൌര 
കേന്ദ്രീകൃതവാദം അക്കാലഘട്ടത്തില്‍ത്തന്നെ പ്രൊട്ടസ്റ്റന്റ്‌ 
സഭകളുടെ എതിര്‍പ്പിന്‌ കാരണമായിരുന്നു. ഗലീലിയോയ്ക്ക്‌ 
പത്ത്‌ വര്‍ഷങ്ങള്‍ക്ക്‌ മുമ്പ്‌ ജോഹന്നാസ്‌ കെപ്ലര്‍ അവതരിപ്പിച്ച 
സൌഈരക്രേന്ദീകൃതവാദവും ഇതേരീതിയില്‍ പ്രൊട്ടസ്റ്റന്റു 
കാരുടെ എതിര്‍പ്പിന്‌ ഇടയാക്കി. അതേസമയം കോപ്പര്‍ 
നിക്കസിന്റെയും കെപ്ലഛറുടെയും ഗലീലിയോയുടെയും 
പഠനങ്ങള്‍ ശാസ്രതജ്ഞരായിരുന്ന നിരവധി ജസ്യൂട്ട്‌ 
വൈദികര്‍ ആഹ്ലാദത്തോടെയാണ്‌ സ്വാഗതം ചെയ്തത്‌ എന്ന 
കാര്യവും ഇതിനോട്‌ ചേര്‍ത്ത്‌ വായിക്കണം. 


പ്രൊട്ടസ്റ്റന്റ്‌ സഭകളുടെ ബൈബിള്‍ വ്യാഖ്യാനം 
പതിനാറാം നൂറ്റാണ്ടിലെ ശാസ്ത്രവും സംഘര്‍ഷങ്ങളും 


കത്തോലിക്കാ സഭയില്‍ നിന്നും വിഘടിച്ച്‌ പതിനാറാം 
നൂറ്റാണ്ടില്‍ രൂപപ്പെട്ട പ്രൊട്ടസ്റ്റ (പസ്ഥാനത്തിന്റെ 
ബൈബിള്‍ വ്യാഖ്യാനരീതിയാണ്‌ ഒരു പരിധിവരെ 
മതശാസ്ര്രസംഘര്‍ഷത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണ 
രൂപപ്പെടുന്നതിന്‌ കാരണമായത്‌. പ്രൊട്ടസ്റ്റന്റുകാരെ 
സംബന്ധിച്ചിടത്തോളം ബൈബിള്‍ മാത്രമാണ്‌ (Sola scriptura) 
വിശ്വാസത്തിന്റെ ഏകമാനദണ്ഡം. എന്നാല്‍ ദൈവചന 


ത്തെക്കുറിച്ച്‌ സംസാരിക്കുമ്പോള്‍ കത്തോലിക്കാ സഭ 
എഴുതപ്പെട്ട വചനത്തോടൊപ്പം സഭയുടെ ജീവിതത്തിലൂടെ 
കൈമാറ്റം ചെയ്യപ്പെടുന്ന അലിഖിതവും അതേസമയം 
പരിശുദ്ധവുമായ പാരമ്പര്യത്തിനും (unwritten but holy tradition) 


തുല്യര്പാധാന്യം നല്‍കുന്നുണ്ട്‌. ഒപ്പം ബൈബിള്‍ 
വ്യാഖ്യാനത്തിന്റെ രീതിശാസ്രതത്തെക്കുറിച്ച്‌ കത്തോലിക്കാ 
സഭക്ക്‌ വ്യക്തവും ആധികാരികവുമായ കാഴ്ചപ്പാടുമുണ്ട്‌. 
ദൈവത്തിന്റെ വചനങ്ങള്‍ കാലഘട്ടത്തിനനുസരിച്ച്‌ 
വ്യാഖ്യാനിക്കുന്നതിന്‌ കത്തോലിക്കാ സഭ അനുശാസിക്കുന്ന 
മാര്‍ഗ്ഗനിര്‍ദേശങ്ങളും അത്തരം വ്യാഖ്യാനങ്ങളിലൂടെ 
രൂപപ്പെടുന്ന ദൈശാസ്ത്രവും തികച്ചും യുക്തൃധിഷ്ഠിത 
മായിത്തന്നെ വിശ്വാസം ജീവിക്കാന്‍ ആധുനികയുഗത്തിലും 
കത്തോലിക്കരെ സഹായിക്കുന്നുണ്ട്‌. 


ഗലീലിയൊ എന്തുകൊണ്ട്‌ സഭാകോടതിയില്‍? 


ഗലീലിയോ സംഭവത്തെ കത്തോലിക്കാ സഭക്കെതിരെ 
ഉപയോഗിക്കുന്നവര്‍ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ 
ചിലകാര്യങ്ങളാണ്‌ മുകളില്‍ സൂചിപ്പിച്ചത്‌. കത്തോലിക്കാ 
സഭയിലെ വൈദികരടക്കം ഏര്‍പ്പെട്ടിരുന്ന ശാസ്ര്രഗവേഷണ 
ങ്ങള്‍ക്കിടയില്‍ ഏന്തുകൊണ്ട്‌ ഗലീലിയോ Ao സഭാ 
കോടതിയില്‍ ചോദ്യം ചെയ്യപ്പെട്ടു എന്നത്‌ പ്രസക്തമാണ്‌. 
പ്രധാനമായും ഓര്‍മ്മിക്കേണ്ടത്‌, ഗലീലിയോ അവതരിപ്പിക്കുന്ന 
സൌഈരക്രേനദ്രീകൃതവാദം കത്തോലിക്കാ സഭയെ മാത്രമല്ല 
അസ്വസ്ഥപ്പെടുത്തിയത്‌ എന്നതാണ്‌. അക്കാലഘട്ടത്തിലെ 
എല്ലാ പ്രമുഖ ശാസ്ര്രജ്ഞരുടെയും ഭാമക്രേന്ദീകൃത 
വാദത്തില്‍ (geocentric) അധിഷ്ഠിതമായിരുന്ന ര്പപഞ്ച 
വിജ്ഞാനീയ ചിന്തയെ അത്‌ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു. 
മാത്രമല്ല, കോപ്പര്‍ നിക്കസോ, കെപ്ലറോ ഒക്കെ അവതരി 
പ്പിച്ചതിലുമതികമായ തെളിവുകളോടെ തന്റെ സിദ്ധാന്തത്തെ 
സ്ഥാപിച്ചെടുക്കാന്‍ ആ കാലഘട്ടത്തിന്റെ പരിമിതികള്‍ 
ക്കുള്ളില്‍ നിന്നുകൊണ്ട്‌ ഗലീലിയോക്ക്‌ സാധിക്കുമായിരുന്നില്ല 
താനും. 


ഓൂലൈ 2018 


വാസ്തവമിതായിരിക്കെ, ഗലീലിയോ സനരകേന്ദ്രീകൃത 
വാദം അവതരിപ്പിച്ച ഉടനെ സഭ വാളും പരിചയുമെടുത്ത്‌ 
ഗലീലിയോയ്ക്കെതിരെ പുറപ്പെട്ടുവെന്ന മട്ടില്‍ കഥ 
പറയുന്നത്‌ ചരിത്രത്തോടുള്ള നീതിയല്ല. ഇത്തരമൊരു 
സാഹചര്യത്തില്‍ എന്തുകൊണ്ട്‌ ഗലീലിയോക്ക്‌ സഭാ 
കോടതിയില്‍ നില്‍ക്കേണ്ടി വന്നു എന്നതിനുത്തരം 
കിട്ടണമെങ്കില്‍. ഗലീലിയോ തന്റെ കണ്ടത്തെലിനെ 
ഇതരശാസ്ത്രജ്ഞരില്‍ നിന്ന്‌ വ്യത്യസ്തമായി കൈകാര്യം 
ചെയ്ത രീതി കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്‌. പ്രപഞ്ചത്തിലെ 
ഗ്രഹങ്ങളുടെ ചലനത്തെയും സ്ഥാനത്തെയും കുറിച്ചുള്ള ഒരു 
പുതിയ സിദ്ധാത്തം എന്ന നിലയില്‍ തന്റെ കണ്ടെത്തലുകളെ 
അവതരിപ്പിക്കുകയും ശാസ്ത്രചിന്തയുടെ തലത്തില്‍ മാത്രം 
അത്‌ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നെങ്കില്‍ 
യാതൊരുവിധ പ്രതിസന്ധിയും ഗലീലിയോ അഭിമുഖീകരി 
ക്കേണ്ടി വരുമായിരുന്നില്ല. ഗലീലിയോയെ പ്രതിസന്ധിയി 
ലാക്കിയ രണ്ട്‌ നിലപാടുകളാണ്‌ നിഷ്പക്ഷമായി ചരിത്രം 
പഠിക്കുന്നവര്‍ ചുണ്ടികാണിക്കുന്നത്‌. 


1. തന്റെ സിദ്ധാന്തം സ്ഥാപിക്കാന്‍ ആവശ്യമായ 
തെളിവുകള്‍ ഇല്ലാതിരുന്നപ്പോഴും ഗലീലിയോ അത്‌ 
ശക്തിയുക്തം വാദിച്ചു. 


2. തന്റെ പുതിയ സിദ്ധാന്തത്തെ ദൈവശാസ്ത്രപരമായ 
ചര്‍ച്ചകള്‍ക്ക്‌ വിധേയമാക്കണമെന്നും 

വിശുദ്ധഗധഗന്ഥത്തിന്റെ ചില വ്യാഖ്യാനങ്ങളില്‍ മാറ്റം 
വരുത്തേണ്ടതുണ്ട്‌ എന്നും ഗലീലിയോ വാദിച്ചു. 


പ്രൊട്ടസ്റ്റന്റ്‌ വിപ്ലവത്തിന്റെ അനന്തരഫലമായി വിശുദ്ധ 
ഗ്രന്ഥത്തിന്റെ വ്യക്ത്ൃധിഷ്ഠിതമായ വ്യാഖ്യാനത്തെ (അവ 
തികച്ചും അബദ്ധജഡിലമായതിനാല്‍) കരുതലോടെ 
വീക്ഷിച്ചിരുന്ന കാലഘട്ടത്തിലാണ്‌ ഗലീലിയോ ഇത്തരമൊരു 
ശ്രമം നടത്തുന്നത്‌. കൃത്യമായി തെളിവുകളുടെ സഹായ 
ത്തോടെ വ്യക്തമാക്കാന്‍ സാധിക്കാത്ത ഒരു സിദ്ധാന്തത്തിന്റെ 
വെളിച്ചത്തില്‍ വിശുദ്ധ ഗ്രന്ഥത്തെ പുനര്‍വ്യാഖ്യാനി 
ക്കണമെന്ന ഗലീലിയോയുടെ നിര്‍ബന്ധബുദ്ധിയാണ്‌ 
അദ്ദേഹത്തെ സഭാകോടതിയില്‍ എത്തിച്ചത്‌. അല്ലാതെ 
ശാസ്ത്രത്തോട്‌ സഭക്കുള്ള വിരോധമായിരുന്നില്ല. 


ഗലീലിയോയോട്‌ സഭ ചെയ്തത്‌ എന്ത്‌? 


തന്റെ സിദ്ധാന്തവുമായി ഗലീലിയോ അഞ്ചാം പൌലോസ്‌ 
മാര്‍പാപ്പായെ (1605 -1621) കാണാന്‍ വന്നു. വിവാദം 
സൃഷ്ടിക്കാന്‍ താല്‍പര്യമില്ലാതിരുന്ന മാര്‍പാപ്പ പ്രശ്നം 
കൈകാര്യം ചെയ്യാന്‍ തന്റെ ഓഫീസിനെ ഭരമേല്‍പിച്ചു. അവര്‍ 
ഗലീലിയുടെ സിദ്ധാന്തത്തെ നിഷേധിച്ചു. എന്നാല്‍ റോബര്‍ട്ട്‌ 
ബെല്ലാര്‍മിന്‍ എന്ന ജെസ്യൂട്ട്‌ കര്‍ദ്ദിനാളിന്റെ സഹായത്തോടെ 
തന്റെ ഗവേഷണം തുടരാനുള്ള ഒരു സര്‍ട്ടഫിക്കറ്റ്‌ ഗലീലിയോ 
സംഘടിപ്പിച്ചു. 1616-ലാണ്‌ ഇത്‌ സംഭവിക്കുന്നത്‌. തുടര്‍ന്ന്‌ 
വര്‍ഷങ്ങളോളം യാതൊരു പ്രശ്‌ നവുമുണ്ടായിരുന്നില്ല. 
തുടര്‍ന്ന്‌ 1623-ല്‍ പുതിയ പാപ്പായും ഗലീലിയോയുടെ 
സുഹൃത്തുമായിരുന്ന ഈര്‍ബന്‍ എട്ടാമന്‍ പാപ്പാ 
ഗലീലിയോയ്ക്ക്‌ തന്റെ സിദ്ധാന്തം പുസ്തമാക്കി 
പ്രസിദ്ധീകരിക്കുന്നതിനുള്ള അനുവാദം നല്‍കി. എന്നാല്‍ 
സിദ്ധാന്തത്തിന്‌ അനുകൂലവും പ്രതികൂലവുമായ 
വാദഗതികള്‍ അതിലൂണ്ടാകണമെന്ന്‌ മാര്‍പാപ്പ നിഷ്കര്‍ഷിച്ചു. 


5030021 2018 


എന്നാല്‍ Dialogue on the Two World system എന്ന തന്റെ 
ഗ്രന്ഥത്തില്‍ പാപ്പ തന്നോട്‌ ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്ന 
നിലയില്‍ സെപ്ലിച്ചിയോ എന്ന കഥാപഠ്രതത്തെക്കൊണ്ട്‌ 
ഗലീലിയോ പറയിപ്പിക്കുകയുണ്ടായി. കൂടാതെ ഗലീലി 
യോയെ സാമ്പത്തികമായി പിന്തുണച്ചിരുന്ന ഉയര്‍ന്ന 
നിലയിലുള്ള ഒരാളെയും ഗലീലിയോ അതില്‍ പരിഹസി 
ച്ചിരുന്നു. കൂടാതെ സൈദ്ധാന്തികമായി ഗലീലിയോയെ 
പ്രോത്സാഹിപ്പിച്ചിരുന്ന ജെസ്യൂട്ട്‌ വാനശാസ്ത്രജ്ഞരെയും 
മറ്റു കാരണങ്ങളാല്‍ പിണക്കിയിരുന്നു. ഇതെല്ലാം പിന്നീട്‌ 
ദോഷമായിത്തന്നെ ഗലീലിയോയ്ക്ക്‌ ഭവിക്കുകയും സഭാ 
പരമായ വിചാരണയിലേക്ക്‌ നയിക്കുകയും ചെയ്തു. 


ഗലീലിയോ തന്റെ സിദ്ധാന്തം പിന്‍വലിച്ചിരുന്നു. എന്നാല്‍ 
അത്‌ സഭയുടെ പീഡനങ്ങളെത്തുടര്‍ന്നാണ്‌ എന്ന്‌ 
ആരോപിക്കുന്നത്‌ തികച്ചും വ്യാജമാണ്‌. വിചാരണയുടെ 
കാലഘട്ടത്തില്‍ ഗലീലിടോടെ തടവില്‍ ഇട്ടിരുന്നു എന്നത്‌ 
ചരിത്രപരമായ സത്യം തന്നെയാണ്‌. എന്നാല്‍ ഗലീലിയോ 
തടവറയിലായിരുന്നില്ല. മറിച്ച്‌ പരിശുദ്ധ കത്തോലിക്കാ 
സഭയുടെ അദ്ധ്യക്ഷന്‍ വേനല്‍ക്കാലം ചിലവിട്ടിരുന്ന ഒരു 
കൊട്ടാരത്തിലായിരുന്നു അ്രതമാര്തം 
കുലീനമായി ഗലീലിയോയോട്‌ പെരുമാറാന്‍ തിരുസഭാ 
നേതൃത്വത്തിന്‌ കഴിഞ്ഞു. ഗലീലിയോയുടെ കാര്യങ്ങള്‍ 
ക്രമീകരിക്കുവാന്‍ ഒരു സേവകന്‍ അദ്ദേഹത്തിന്‌ മാത്രമായി 
നല്‍കപ്പെട്ടിരുന്നു. 


(home arrest). 


ഗലീലിയോ ഒരിക്കലും പീഡിപ്പിക്കപ്പെടുകയോ മരണ 
ശിക്ഷയ്ക്ക്‌ വിധിക്കപ്പെടുകയോ ചെയ്തിരുന്നില്ല. മേല്‍ 
പുറഞ്ഞ കാര്യങ്ങളാല്‍ തടവിന്‌ വിധിക്കപ്പെട്ടിരുന്നു എങ്കിലും 
പിന്നീട്‌ അത്‌ വീട്ടുതടങ്കല്‍ തന്നെയായി കുറച്ചുകാലത്തേയ്ക്ക്‌ 
തുടരുക മാ്രമാണുണ്ടായത്‌. 


ഗലീലിയോ പീഡിപ്പിക്കപ്പെടിരുന്നില്ല എന്നതിന്റെ 
തെളിവുകള്‍ 


ഗലീലിയോയുടെ സുഹൃത്തും വത്തിക്കാനിലെ ടസ്കന്‍ 
അംബാസിഡറുമായിരുന്ന നിക്കോളിനി തന്റെ രാജാവിന്‌ 
എഴുതിയിരുന്ന കത്തുകള്‍ ഈ വിഷയത്തിന്റെ വാസ്തവ 
ത്തിലേക്ക്‌ വെളിച്ചം വീശുന്നതാണ്‌. ആ കാലഘട്ടത്തിലെ 
നിക്കോളിനിയുടെ കത്തുകള്‍ പ്രധാനമായും ഗലീലിയോ 
സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ളവയായിരുന്നു.ചില കത്തുകളിലെ 
വരികള്‍ ഇവിടെ ചേര്‍ക്കാം. 


1. “മറ്റാര്‍ക്കും നല്‍കാത്ത ആനുകൂല്യങ്ങള്‍ ഗലീലിയോയ്ക്ക്‌ 
നല്‍കിയിട്ടുണ്ട്‌ എന്ന്‌ പോപ്പ്‌ എന്നോട്‌ സൂചിപ്പിച്ചു” letter dated 
Feb. 13, 1633) 

2. അദ്ദേഹത്തിന്‌ ഒരു സേവകനും എല്ലാ സൌകര്യങ്ങളു 


Mo?» 


മുണ്ട. (letter, April 16) 


3. ഗലീലിയോയെ സംബന്ധിച്ച്‌ 1616 ലെ നിര്‍ദേശങ്ങള്‍ക്ക്‌ 
വിരുദ്ധമായി പ്രവര്‍ത്തിച്ചതിനാല്‍ അദ്ദേഹം അല്പകാല 
ത്തേക്ക്‌ തടവിലടപ്പെട്ടേക്കും. പക്ഷേ വിധി വന്നാലുടനെ 
തന്നെ അത്‌ ഗലീലിയോയെ അല്‍പമാത്രമായി ബാധിക്കും 
വിധം എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ച്‌ ഞാനു 
മായി ചര്‍ച്ചയാവാം എന്ന്‌ പാപ്പാ പറഞ്ഞിട്ടുണ്ട്‌ (letter, June 18) 


മാത്രവുമല്ല, 1595 ലെ (The Directory for Inquisitors) പ്രകാരം 
ഗലീലിയോയെ യാതൊരുവിധത്തിലും പീഡിപ്പിക്കുവാൻ 
സഭാനേതൃത്വത്തിന്‌ സാധിക്കുമായിരുന്നില്ല താനും. ഇതേ 
കാലയളവില്‍ ന്യൂ ഇംഗ്ലണ്ടില്‍ പ്രൊട്ടസ്റ്ററ്റുകാര്‍ ബൈബിള്‍ 
വിരുദ്ധ നിലപാടുകളെടുത്തവരെ പീഡിപ്പിക്കുകയും 
ചുട്ടുകൊല്ലുകയും ചെയ്തിരുന്ന ചരിത്രപശ്ചാത്തലത്തെ 
കത്തോലിക്കാ സഭയുടെ നിഷ്കളങ്കവും അക്കലഘട്ടത്തിലെ 
നിയമപരവുമായ സാഹചര്യങ്ങള്‍ക്ക്‌ പിന്നില്‍ പ്രതിഷ്ഠിച്ചു 
കൊണ്ട്‌ വരച്ചെടുക്കുന്ന ചിത്രത്തില്‍ മാത്രമാണ്‌ ഗലീലിയോ 
പീഡനത്തിന്‌ ഇരയാകുന്നതും തീ കൊളുത്തി കൊല്ല 
പ്പെടുന്നതും. 


സഭാപ്രബോധനങ്ങളുടെ അപ്രമാദിത്വം 


സഭയുടെ പ്രബോധനങ്ങള്‍ അപ്രമാദിത്വമുള്ളതാണെങ്കില്‍ 
ഗലീലിയോയുടെ മേല്‍ കൈകൊണ്ട നടപടികളെ ചൊല്ലി സഭ 
പിന്നീട്‌ ദുഃഖം രേഖപ്പെടുത്തേണ്ടിവരുമായിരുന്നില്ല എന്ന 
ആക്ഷേപമുണ്ട്‌. ഗലീലിയോക്ക്‌ മേല്‍ കൈക്കൊണ്ട 
നടപടികളെ പ്രതി സഭ ദുഃഖം രേഖപ്പെടുത്തുകയും മാപ്പു 
ചോദിക്കുകയും ചെയ്തു എന്നത്‌ സഭാനടപചികളുടെ 
എക്കാലത്തുമുളള കുലീനതയാണ്‌ എടുത്ത്‌ കാണിക്കുന്നത്‌. 
നടപടിക്രമങ്ങള്‍ തെറ്റാണെന്ന്‌ തിരിച്ചറിയുന്ന കാലത്ത്‌ അത്‌ 
ഏറ്റുപറയാന്‍ കാണിക്കുന്ന ആര്‍ജ്ജവമാണ്‌ സഭാജീവിത 
ത്തിന്റെ ആത്മീയ സമ്പത്തും ധാര്‍മ്മിക ബലവും. 


ഗലീലിയോക്ക്‌ മേല്‍ കൈക്കൊണ്ട നടപടികള്‍ ഒരിക്കലും 
അപ്രമാദിത്വസ്വഭാവമുള്ളവയായിരുന്നില്ല. പത്രോസിന്റെ 
പിന്‍ഗാമിയെന്ന നിലയില്‍ എല്ലാ വിശ്വാസികള്‍ക്കും വേണ്ടി 
വിശ്വാസത്തേയും ധാര്‍മ്മികതയെയും കുറിച്ച്‌ വിശദമായി 
പഠിപ്പിക്കുമ്പോളാണ്‌ അപ്രമാദിത്വം അഥവാ തെറ്റാവരം 
്രായോഗികമാകുന്നത്‌. ഗലീലിയോയെ സംബന്ധിച്ച്‌ 
സഭയുടെ ഒരു ഓഫീസ്‌ എടുത്ത തീരുമാനം സഭാപരമായ 
നടപടിക്രമമനുസരിച്ച്‌ മാര്‍പാപ്പായുടെ അനുവാദത്തോടെ 


യാണ്‌ നടപ്പില്‍ വരുത്തുന്നത്‌ എന്നതുകൊണ്ട്‌ അവയെല്ലാം 
അപ്രമാദിത്വസ്വഭാവമുള്ളവയല്ല. 


ഗലീലിയോയുടെ പഠനങ്ങളെ സഭ നിഷേധിച്ചിരുന്നു 
വെന്നത്‌ അന്നും ഇന്നും പ്രസക്തമാണ്‌. അക്കാലത്ത്‌ അതിന്‌ 
വേണ്ടത്ര തെളിവുകളില്ലായിരുന്നു. അക്കാലത്തെ ശാസ്ത്രം 
തന്നെ അതിനെ എതിര്‍ത്തു സംസാരിച്ചിരുന്നു. ഇക്കാലത്തും 
സൂര്യനല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന സത്യം ശാസ്ത്ര 
ത്തിന്റെ വളര്‍ച്ചയിലൂടെ മനസ്സിലാക്കിയതിനാല്‍ ഗലീലിയോ 
യുടെ പഠനങ്ങള്‍ അപ്രസക്തം തന്നെയാണ്‌( ആ വലിയ 
ശാസ്ത്രജ്ഞന്റെ പ്രതിഭയെ ആദരിച്ചുകൊണ്ട്‌ തന്നെ). അന്ന്‌ 
സഭ അദ്ദേഹത്തിന്റെ പഠനങ്ങള്‍ സ്വീകരിച്ചിരുന്നെങ്കില്‍ 
പിന്നീട്‌ അതും മാറ്റേണ്ടിവരുമായിരുന്നു എന്നതും 
സഭാവിമര്‍ശകര്‍ ചിന്തിക്കേണ്ടതുണ്ട്‌. 


ഗലീലിയോയുടെ മരണം 


ഗലീലിയോയെ സഭ ചുട്ടുകൊന്നു എന്നൊക്കെയാണ്‌ 
ആരോപണങ്ങളുടെ വളരെ രൂക്ഷമായ ഒരറ്റം. എന്നാല്‍ 77-00 
വയസ്സില്‍ ഗലീലിയോ തന്റെ മരണക്കിടക്കിയില്‍ 
സമാധാനപൂര്‍ണ്ണമായ മരണം വരിക്കുകയാണുണ്ടായത്‌ എന്ന്‌ 
യഥാര്‍ത്ഥ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്‌. മരണദിവസം 
പോലും അദ്ദേഹത്തിന്‌ സന്ദര്‍ശകരുണ്ടായിരുന്നു എന്നതാണ്‌ 
സതൃം. 


സമാപനം 


ഗലീലിയോ സംഭവത്തെ ഇന്നും സഭക്കെതിരെയുള്ള 
ആയുധമായി അവതരിപ്പിക്കുന്നവര്‍ വേണ്ടത്ര ചരിര്രബോധ 
മില്ലാത്തവരും അല്‍പസത്യത്തെ വലുതാക്കുന്നവരും 
വളച്ചൊടിക്കുന്നവരും ദുര്‍വ്യാഖ്യാനം ചെയ്യുന്നവരുമൊക്കെ 
യാണ്‌. സത്യം അറിയാനും പഠിക്കാനും താല്‍പര്യമില്ലാ 
ത്തവരും (പാപതിയില്ലാത്തവരുമായ ഭൂരിപക്ഷത്തെ 
തങ്ങളുടെ ഗൂഡോദ്ദേശപരമായ ഇത്തരം നീക്കങ്ങളിലൂടെ 
തെറ്റിദ്ധരിപ്പിക്കാനും അവര്‍ക്ക്‌ സാധിക്കുന്നുണ്ട്‌. സഭ 
ഗലീലിയോയെ പീഡിപ്പിച്ചു കൊന്നുവെന്നും ശാസ്ത്രത്തോട്‌ 
അകലം പാലിക്കുന്നുവെന്നുമൊക്കെയുള്ള ആരോപണങ്ങള്‍ 
ദുരുദ്ദേശപരവും സത്യവിരുദ്ധവുമാണ്‌. പാഠപുസ്തകങ്ങളും 
ചരിത്രപുസ്തകങ്ങളും പോലും ഈ വിധത്തില്‍ വ്യാജം 
പ്രചരിപ്പിക്കുന്ന കാലയളവില്‍ ഇതുസംബന്ധമായ സത്യം 
അറിയാനും പഠിക്കാനും സത്യാന്വേഷികള്‍ തല്‍പരരാ 
കേണ്ടതുണ്ട്‌. 


ദൈവദാസന്‍ 
ആര്‍ച്ചുബിഷഷ്‌ മാര്‍ ഈവാനിയോസ്‌ തിരുമേനിയുടെ 


^ 
0) 6) 


ആഘോഷമായ വി 
മുഖ്യ കാർമികന്‍ 
അത്യുന്നത കര്‍ദ്ദിനാള്‍ 

മോറാന്‍ മോര്‍ ബസേലിയോസ്‌ ക്ലീമിസ്‌ 
കാതോലിക്കാബാവാ 


CNL) 06൧9൧11൦60 06൧91൧16 : (499150 uorssiupy) N31 A3NOL 


- J98]UuO?7) voissiwipe jnoge siow puy OL 
fey uiydesof “14 “AY LA JUSPUCdSeII0D e (2599019 wuepueuyey jo doysig) Soned Jew 3u92ulA 10 ‘AY JSON '9'H : ueuureu? 
923uejsissy 1u23uuo2e|d Sndue) » (Anu 19381) EA puz 794110 ഒ 24351 ui uoiSSIU py 

| (ase, ejeJoy) Poo} snonugnu pue 60000൮90 YIM ssaw pue euanojeg * 
Sistjeuoneanp3 paumouas Aq 2211185200) jeuoneanp3 * ge] e3en3ue] wapow ysow * 
qni) HESH * sjeuinof jeuoneuJajur SnoueA 0} sa32e-e yim esq! uJopow * 
$5929€ !J-IM JY YZ BIA Sjuapnis au} je 0} AWANI@UUOD [89019 * 


K30jouu»a | 3uunejnuejA ‘FIN 

$51u041293|3 paddy “3-1 

മ്ധ്വദദധ്യദ്ധ 19 UJS 1e1ndui0) “3 
Supaaulsuq R DUŞ saIndwoy *3'g 
SULIIIUISUY $51u04129|3 R [ഥാ “4g 
Sut122ui8u3 uoneoiunuiuo^ R $21u04123|3 “ദു 
8uu9soui3u3 പാ *3'g 

Sun99uidu3 Je»iueu»oajA “ദു 


SALTO  ടാട്വററാ 


ieuuau») ‘ASISAUN euuy വധ '312IV Aq paaosddy 
(wepueywey Jo 9se2otrg 21104782) 


INVONVH.LHVIN 
ADOTONHO2341 GNV 5NHHI33NISN3 dO 39311109 


uggs പ്‌ി 


uA - 

| ന... 
W ^ , — tia © [ 
x f 


SAdwWed vo ejua? ejep 3uiueo|-a pazyesjUad e 0} poj2euuoo SWOOJSSEJI ssej PHOM 
s22u212dxo |eu]snpu 3 4323S [ലാം 1s0d tj K|n2e) pajeaipap pue paouauadx3 


(248 jeauey "ujnoj 50591 51644 "sse Koy 4190) uoneuuo penjulds ` 


em 


RNI Licence No. 5675/1960 


Registered-Postal Reg.No.KL/TV(N)284/2018-2020 
Date of Publication 29-06-2018 


Christavakahalam Monthly, JULY 2018 


Annual Subscription Rs. 150/- 
Single Copy Rs. 15/- 


Where life can be comfortable and rewarding in a warm ambience... 


Navajeevan 
Home 


Kattanam, Alapuzha Dist, Kerala. 
Managed by Bethany Fathers 


Phone: -944 788 7033, 944 670 8934, 949 788 9876 
Off - 0479 2332023 


E-mail: bethanynavajeevanhomeQ gmail.com 


Spacious AC and non AC rooms with small kitchenette e Clean dining room with nutritious food e Unpolluted, quiet 
dean environment @ 24 hours security @ Car Parking @ Internet surfing and emailing © A well-stocked library 
Prayer and spiritual discourses © Yoga, meditation © In-house first aid arrangements e Musical, cultural and festive programme 
organized periodically ൭ Close vicinity to hospitals e Activities that promote productive ageing. 


Published by The Director, Communication Media, Major Archdiocese of Trivandrum 


Printed at St. Mary's Press, Pattom, Trivandrum-4, Ph: 0091 471 2446116, 2443374, e-mail: stmaryspresspattom @ gmail.com 


